കേരളപഥനങ്ങള്‍ 


എപ്രില്‍-- ജൂണ്‍ 1993 


ഓണററി എഡിററര്‍ 
കെ. ടി. റാംമോഹന്‍ 


ജനതയും സംസ്‌കാരവും 
ആഖ്യായിക, സംജുഞ, സാമൂഹ്യരകമം: 
"സര്‍ഷ്‌'വും കേരളീയരും 5 എസ്‌. രാജു 
“കൊളോണിയലിസവും 'ദേശീയത'യും: 
തെക്കന്‍തിരുവിതാംകൂറിലെ “വൈകുണ്ഠ 


സ്വാമി (പസ്‌ഥാന'ത്തെക്കുുറിച്ച്‌ 26 എം. എസ്‌. എസ്‌. പാണ"“ഡ്യന്‍ 

പരോക്‌ഷം 
ജനസമ്പര്‍ക്കം 48 ദേവിക ജെ. 
ബന്‌ധങ്ങാം 49 ആര്‍. എന്‍. യേശുദാസ്‌ 
“ഉത്‌“സാഹെ ലഭതെ കാര്യം" 50 കെ. ടി. റാംമോഹന്‍ 

സംവാദം 
"കേരളചരിത്രം" ഒരുപഠനം 51 എം. ജി. എസ്‌. നാരായണന്‍ 
കല 

ഗ്രാമീണ വംശവ്യക്‌ഷത്തിന്‍െറ ദൃശ്യങ്ങാം 65 വിജയകുമാര്‍ മേനോന്‍ 
പി. എസ്‌. രാജന്‍െറ ശില”പങ്ങഠം 70 കെ. ജി. ശങ്കരഷിള്ള ലി 

വികസനം 

നി 
കര്‍ഷകത്തൊഴിലാളികളുടെ & 
പുനരധിവാസം: ഒരു കേരളീയ 
ഗാമത്തിലെ അനുഭവപാഠങ്ങം 73 പി. ശിവാനന്ദന്‍ ല്‌ 
പ്രളയവും വരഠാംച്ചയും 87 ഡാര്‍ളി ജോസ്‌ 
പുതിയ വഴികള്‍ 
ചുമട്ടുതൊഴിലാളികളെക്കുറിച്ച്‌ 94 പി. എസ്‌. വിജയശങ്കര്‍ 
പുസ്‌തകലോകം 

ഒരു നൂററാണ്ടിന്‍െറ കഥ 100 പി. കെ. മൈക്കിഠം തരകന്‍ 
“കൃഷിഗീത'യ്‌ക്കൊരു മുഖവുര 105 എം. ഗംഗാധരന്‍ 
കൃഷിഗീത 112 

വിശകലനം 
കേരള ഇ ണൊമിക്‌ റെവ്യൂ 1992 135 കെ. മുരളീധരന്‍ 

ന ഥ്‌ 


൭ കേരളപഠനങ്ങള്‍ 


[ന 
ജനതയും സംസ്‌കാരവും 
ട്‌ 


 . ക്രേളപഠനങ്ങള്‍ | 


ആഖ്യായിക 
സംജ്‌ഞ 
സാമുഹ്യ്രകമം: 


“സര്‍പ്പ'വും കേരളീയരും 


എസ്‌. രാജു 


ഇടംതിരിക്കല്‍ 


ി 

വംസ്പുകളില്‍ കറങ്ങിത്തിരിയറുന്നതൂ 
കൊണ്ട്‌ തൃപ്‌തിഷെടാതെ അവ (പാമ്പുകാം) 
ചിലഷോഠാം വീടുകാംക്കുള്ളിലും കടക്കുന്നു. 
ജാലകഷടിമേല്‍, വാതില്‌ക്കല്‍, അടുഷിനു 
ളില്‍, കിടക്കയുടെ പുതഷിനടിയില്‍-വി 
ചിത്രമെന്നുതോന്നും, നിങ്ങളുടെ കുഷായ 
ക്കീശയില്‍പോലും-വഴുതിഷുളഞ്ഞു നീങ്ങു 
കയോ സദുഖകരമായ മയക്കത്തില്‍ ചുരുണ്ടു 
കിടക്കുകയോ ചെയ്യുന്ന അവയെ സദാ കുറണാം. 
വീട്ടിനെറ എല്ലാഭാഗങ്ങളിലേയ്‌ക്കും അവ നുഴ 
ഞ്ഞു കയറുന്നു ....."” 


ഇരുപതാംനൂററാണടിന്‍െറ ആരംഭംവരെ 
കേരളീയ ജനജീവിതത്തില്‍ പാമ്പുകളുടെ 
സാന്നിദ്ധ്യം ഏതാണ്ട്‌ സാര്‍വ്വ്രതികമായി 
രുന്നു. വീടുകാംക്കുചുററും, പെരറുവഴി 
യിലും അമ്പലങ്ങളിലും ചന്തസ്‌ഥലങ്ങളിലും 
അവ പുളഞ്ഞിഴഞ്ഞു; അനുഷ്‌ ഠാനങ്ങളിലും 
ചിത്രങ്ങളിലും കൊത്തറുവേലകളിലും വിഗ്ര 
ഹങ്ങളിലും എല്ലാം അവയുടെ പ്രതിരൂപങ്ങഠം 
കാണച്ചെട്ടിരുന്നു; കഥകളിലും പുരാവൃത്ത 
ങ്ങളിലും പഴമൊഴികളിലും അവ നിറഞ്ഞു 
നിന്നു. വൈവിദ്ധ്യമാര്‍ന്ന ഭാവങ്ങളിലാണ്‌ 
സര്‍ഷങ്ങാം ജനങ്ങാംക്കിടയില്‍ നിലകൊ : 
ണ്ടത്‌: പൂജനീയരായി, (പതികാരമൂര്‍ത്തിക 
ളായി, ഉപകാരികളായി, വെറും ഭാതിക(്രാ 
ണികളായി, നല്ല ശകുനങ്ങളായ?, വിശക 
ലനപാത്രങ്ങളായി, ഭനേരിന്‍െറ കലവറക 
ളായി, ന്യായാന്യായങ്ങളുടെ വിധികര്‍ത്താക്ക 





1 കെ. പി. പത്‌മനാദമേ നോന്‍, ഫിസ്റ്ററി ഓഫ്‌ കേരള, 
രം 


_ ലാല്യം 4, (1924; ന്യൂഡല്‍ഹി: ഏഷ്യന്‍ എഡ്യറുടക്കേഷ 


ണല്‍ സര്‍വ്വീസ്‌, 1989) പു. 457 


[ 





ഭായി. സംസാരങ്ങളിലും (മടഠോധഭടട) അനുഷ്‌ ഠാന്രകമങ്ങളിലും പാമ്പേന്ന ജീവ 
ജാലം, മുന്‍പറഞ്ഞ എല്ലാ ക്ഷണികഗദുണങ്ങളും അര്‍ത്ഥങ്ങളും നിറഞ്ഞുനിന്ന ഒരു 
സംജ"ഞയായി (5൭0) രൂപാന്തചെട്ടു. അനന്തരം ഈ സര്‍ഷസംജ്‌ഞ, പാമ്പിന്‍െറ 
പഞ്ചഭൂതാത"മകശരീരത്തില്‍നിന്ന്‌ വേര്‍പെട്ട്‌, താരതമ്യേന സ്വാധികാരയറുക്‌ത 
മായ ഒരു മേഖലയായി നിലകൊണ്ടു. അനവധി നിലകളില്‍, തികഞ്ഞ വൈവിദ്‌ധ്യ 
ത്തോടുകൂടി സമൂഹത്തില്‍ ഇത്‌ (്രവര്‍ത്തിക്കുന്നുണ്ട്‌. 


പാസ്പെന്ന ജിവള്ാലം, കേവലം ഇ്രന്ദിയഗോചരമായ അസ്‌തിത്വത്തിന്‌ അതീ 
തമായ, വ്യത്യസ്‌ത ജനവിദാഗങ്ങംക്ക്‌* തനതുരീതികളില്‍ സ്വാംശീകരിക്കാവുന്ന 
തായ, ഒരു സംജുഞയായി രദുപാന്തരഷ്ചെട്ടത്‌ എങ്ങനെയാണ്‌? 


ന ഈ ചര്‍ച്ച ഒരുപരിധിവരെ സര്‍ഷസംജു്‌ഞയമുടെ ഭിന്നഭാവങ്ങളുടെ വിശദാംശ 


്ങളേക്കുറിച്ചാണ". അതിനാല്‍ മുകളിലുന്നയിച്ച ചോദ്യത്തെ ഇതിന്‍െറ നിര്‍ഗ്‌ഗമ 
ബിന്ദുവായി (01 ൦! ഠിദ്രാദസ്ധഭ) കണക്കാക്കാം. മററു ചോദ്യങ്ങളെ ഇത്‌ വ്യഞ്‌ജി 
ഷിക്കുന്നുമുണ്ട്‌: കേരളീയരും സര്‍ഷങ്ങളും തമ്മിലുള്ള സവിശേഷ ബന്‌ധങ്ങാം 
വ്യവസ്‌ഥചെയ്യച്ചെട്ടതെങ്ങനെയാണ്‌ അധികാരബന്‌ധങ്ങളില്‍ (00൦൨ (81811005) 
ഇവ ധ്വനിഷിക്കഷചെട്ടതെങ്ങനെയാണ്‌*? 


ചര്‍ച്ചയിലേയ്‌ക്കു കടക്കുംമുമ്പ്‌ ഒരു (പധാന ചോദ്യം: ഈ പഠനത്തിന്‌ മുന്നോ 
ടിയോ പിന്നോടിയോ ആയി ഇവിടെ ചര്‍ച്ചചെയ്യുഷെടുന്ന ബന്‌ധങ്ങളുടെ “ഉത്‌ ഭവ്‌ 
ത്തെക്കൂുറിച്ചുള്ള അന്വേഷണം ആവശ്യമല്ലേ? അതായത്‌, എന്തുകൊണ്ട്‌ ഈ ബന്ധ 
അാം' എന്നൊരു വിശദീകരണം അനിവാര്യമല്ലേ? “ഉത്‌ദവ'ത്തിന്‍െറ വിശദീകരണമോ 
ഉല്‌പത്തിയദുടെ അനര്‍ഘനിമിഷമോ തിരഞ്ഞുപിടിക്കലല്ല എന്‍റ പഠനോദദ്ു 
ശ്യമെന്ന്‌ തുടക്കത്തിലേ വൃക്‌തമാക്കുട്ടെ. ഒരു “സാമൂഹ്യമായ കെട്ടിഷടുക്കല്‍" 
ട്രാധിദ। 0ോനടസ) എന്ന നിലയ്‌ക്കാണ്‌ സര്‍ഷസംജു“ഞ ചുരുളഴിയുന്നത്‌. 
അതിന്‌ സ്‌ഥിരവും നിശ്‌ചലവദുമായ എന്തെങ്കിലും “സത്ത'യോ സംജു"ഞയുടെ 
പ്രിന്നില്‍ ഗൂഡമായി നിലകൊള്ളുന്ന അകളങ്കിത വ്യക്‌തിത്വമോ ഒന്നും ഇല്ല. ചരി 


ത്രപരവും സാമൂഹ്യവുമായ ചുററുപാടുകാംക്കനുസമിച്ച്‌ സംജ്‌ഞയും, ഒഷം 


അതിന്‍െറ നാനാര്‍ത്‌ഥങ്ങളും മാറുന്നു, സങ്കീര്‍ണവും എന്നാല്‍ തൂടര്‍ച്ചയററതദുമായ 
രീതിയില്‍ ഭിന്നചിന്തകളും (പവര്‍ത്തനങ്ങളും (പതിവര്‍ത്തിക്കുന്ന അന്തരീക്‌ഷ 
ത്തിലാണ്‌" ജനങ്ങാഠംക്ക്‌ സര്‍ഷങ്ങളെക്കുറിച്ചുള്ള വികാരവിചാരങ്ങാം രൂപച്ചെട്ടത്‌. 
“ഉത"ഭവസ്‌ഥാന"ത്തിനു പിന്നാലെയുള്ള ഏതൊരന്വേഷണവും വസ്‌തുക്കളുടെ കേവ 
ലമായ അന്തസ്സത്തഭയയും ഉല്‌പത്തിയുടെ “പവിത്ത'മായ ആദിനിമിഷത്തേയും കുറി 
ച്ചുള്ള മുന്‍ധാരണകളെ അവലംബിച്ചാണ്‌” നിലനില്‌ക്കുന്നത്‌. കാര്യങ്ങളുടെ പുറം 
പൂച്ചിനുള്ളില്‍ ഒളിഞ്ഞുകിടക്കുന്ന അലംഘനീയമായ 'ദിവ്യവചന' (10905) സങ്കല്പ 
മാണ" ഇങ്ങനെയുള്ള അന്വേഷണങ്ങാംക്കു ദ്രപരണ. ഇത്തരം പവിരതമായ ഉത്‌ & 
വസ്‌ഥാനങ്ങഠം തേടിഷിടിക്കുന്ന കെട്ടിച്ചമയ്‌ക്കഷെട്ട കാര്യകാരണവിശദീകരണ 
അം വഹിച്ചുപോരുന്ന ധര്‍മ്മങ്ങളും, അവയുടെ പചരണത്തിലൂടെ സാദ്‌ധ്യമാ 
കുന്ന അധികാര-സ്വാധീനഫലങ്ങളുമാണ്‌ (0൮ ൭1/9൦45), വാസ്‌തവത്തില്‍, കൂടു 
തല്‍ ആഴത്തില്‍ ചര്‍ച്ചചെയ്യുചെടേണ്ടത്‌. ചരി(്രപുസ്‌തകങ്ങളില്‍ (അവയ്‌ക്കു പുറ 
ത്തുനില്‌ക്കുന്ന സാധാരണ ദൈനംദിന അനുഭവങ്ങളിലും) വ്യാപകമായി കണ്ടു 
വരുന്ന ഈ “ശീലം'തന്നെയാണ്‌ അവയ്‌ക്ക്‌ 'സത്യ'ത്തിന്‍െറ ഛായ പ്രദാനം 
ചെയ്യുന്നത്‌. 


പാമ്പുകടളേയും മനുഷ്യരേയും ബന്‌ധീഷിക്കുന്ന കഥകാഠം അനുഭവങ്ങളേയറും 





സ്‌മരണകടളയും ചിട്ടഷെടുത്തറുന്നു; മനുഷ്യര്‍ തമ്മില, പരസ്‌ പരബന്‌ധങ്ങളുടെ 
4 ട്ട ല്ല 
൭ ക്രേളപഠനങ്ങള്‍ | 


[ ു ന ൦. 





അടിസ്‌ഥാനത്തില്‍ വ്യക്‌തികളെ നിര്‍വചിക്കുന്നു; ഗണങ്ങളായി തരംതിരിച്ച്‌ 
അവര്‍ക്ക്‌ അധികാര-അവകാശങ്ങളും കടമ-ബാദ്‌ധ്യതകളും കല്‌പിക്കുന്നു; നിരവധി 
സ്രമ്പദായങ്ങളേയും (പ്രകിയകളേയും ഏകോപിഷിക്കുന്നു. അധികാരവിനിടയോ 
ഗത്തിന്‍െറ അവിദാജ്യഭാഗമായിത്തീരുന്നൂ അവ. 1 





മനുഷ്യരേയും പാമ്പുകടളയും ബന്‌ധിഷിക്കുന്ന ആഖ്യായികകാം, അധികാരവി 
ന്യാസത്തിന്‍െറ (൭6010൮൬9൩1 0 ൧0ഠ0ധ൦) ഭാഗമായി, മൂല്യങ്ങളേയും വഴക്കങ്ങളേയും 
സാമൂഹ്യാചാരങ്ങളേയും ഘടനചേചേര്‍ക്കറുകയും അഴിച്ചുപണിയുകയും ചെയ്‌തതെ 
ങ്ങനെ? ഈ ചര്‍ച്ചയില്‍ നിര്‍ണ്ണായകമായ ചോദ്യം ഇതാണ്‌. 


ഇവിടെ ആഖ്യായിക “(പയോഗ'മായി (008) ത്തന്നെയാണ്‌ വീക്‌ ഷിക്കഷെടു നം 4 
ന്നത്‌. അനുഭവത്തെക്കുറിച്ച്‌ പറയാനുള്ള ഉപായം മാത്രമല്ല, അതിനെ കെട്ടിഷടു 
ക്കാനും, (കമീകരിക്കാനും, നവീകരിക്കാനുമുള്ള വഴികൂടിയാണത്‌. ഒരു, പെരു 
മാററസംഹിതയറദുടെ നിര്‍മ്മാണത്തില്‍ ഇതിനു മുഖ്യപങ്കുണ്ട്‌. ആഖ്യായികകളുടെ 
നില" (ഠോസീാധഭഠന) “സത്യ'വും "യാഥാര്‍ത്ഥ്യവും ഉല്‌പാദിഷിക്കുന്നും [ 
ഇരുപതാം നൂററാണ്ടിന്‍െറ ആദ്യദശകളില്‍ കേരളത്തില്‍ ശാസ്‌രതവും ആഖ്യാ 
യികയും തമ്മിലുള്ള വൈരുദ്‌ധ്യം വ്യക്‌തമായി രൂപച്ചെട്ടിരുന്നില്ല. ആഖ്യായിക 
കളുടെ (പാമാണ്യത്തെ ആരും സംശയദൃഷ്‌ട്യാ വീക്‌ഷിച്ചിരുന്നില്ല (ജനത ഒന്നടങ്കം 
അങ്ങനെ ചിന്തിച്ചിരുന്നുവെന്നല്ല പറയുന്നത്‌. ഭൂരിപക്ഷം ജനങ്ങളും അതില്‍ 
പങ്കുചേര്‍ന്നിരുന്നുവെന്ന്‌ മാതമേ സൂചിഷിക്കുന്നുള്ളു). അക്കാലത്ത്‌ അറിവിന്‍െറ 
മുഖ്യര്‍ൂപം ആഖ്യായികകളില്‍ അധിഷ്‌ഠിതമായിരദുന്നതിനാല്‍ അവയെ *സത്യ'മായി 
സ്‌ഥാപിക്കുന്നതിനോ ന്യായയുക്‌തമാക്കുന്നതിനോ (പത്യേക മുറകളൊന്നും വേണ്ടി 
യിരുന്നില്ല. സര്‍ഷാരാധനയിലെ ആചാരങ്ങളും നിലവിലുള്ള വഴക്കങ്ങളുമല്ല ഇവി 
ടുത്തെ ചര്‍ച്ചാവിഷയം. സാമാന്യമായിഷറഞ്ഞാല്‍, സര്‍ഷ-സംജ്‌ഞയുടെ ഉത്‌പാദന. 
സ്വാംശീകരണ രീതികളെ, അല്ലെങ്കില്‍, അതിന്‍െറ 'സൂചിഷിക്കല്‍ (പ്രകിയ'യെ 
(ടരിഠവിറിദേിന ൧10055) വിവരഭിക്കാനാണ്‌ ഇവിടെ മുതിരുന്നത്‌. സമൂഹത്തില്‍ 
അതെങ്ങനെ (പവര്‍ത്തിക്കുന്നു, അധികാരബന”ധങ്ങളില്‍ എങ്ങനെ വിവക്‌ഷിക്ക 
ഷെടുന്നു, എന്നൊക്കെ വിശദീകരിക്കാനാണ്‌ എന്‍െറ ശ്രമം. കേരളത്തില്‍ വ്യാപക 
മായിരുന്ന ചില സ്രമ്പദായങ്ങാംക്ക്‌ പൊരുളും (പാധാന്യവും നേടിക്കൊടുത്ത 
ഒരര്‍ത്‌ഥമണഡലത്തെ വരച്ചുകാട്ടാന്‍ അതറു സഹായിക്കും. കൃത്യമായ നിര്‍വ്വചന 
ങ്ങളില്‍ ഒതുങ്ങുന്ന. സ്‌ഥായിയായ അതിമറുകഠംക്കുള്ളില്‍ നിലകൊള്ളുന്ന, ഒന്നായി 
രുന്നില്ല അത്‌. 








വാഴ്‌ത്തപ്പെട്ട പിറവി 


ആദിയില്‍ കേരളം ഉണ്ടായി. മനുഷ്യര്‍ അവിടേക്ക്‌ കുടിയേറാന്‍ തുടങ്ങി. 
എന്നാല്‍ അവിടെ വസിച്ചിരുന്ന സര്‍ഷങ്ങാം അവമെ തടുത്തു. മനുഷ്യര്‍ പിന്‍വാങ്ങി. 
വീണ്ടും ഭൂമി കൈയേറാന്‍ മനുഷ്യര്‍ വന്നു. നാഗങ്ങാം ഇടതടവില്ലാതെ അവരോ 
ടേററുനിന്നു. ഒടുവില്‍ കേരളത്തിന്‍െറ 'ജനക”നായ പരശുരാമന്‍ ഇടപെട്ട്‌ തര്‍ക്കം 
തീര്‍ത്തു. മനുഷ്യരും സര്‍ഷങ്ങളും യോജിച്ച്‌ ഒരു തീരുമാനത്തിലെത്തി. ഉള്ളദൂമി 
ഇരുകൂട്ടരും പങ്കുവച്ചെടുക്കുന്ന തീര്‍ഷായിരുന്നു അത്‌. ഓരോ വീട്ടുവളഷി നം 
റയും തെക്കദുപടിഞ്ഞാറുഭാഗം നാഗങ്ങഠംക്കായി നീക്കിവയ്‌ക്കണമെന്ന്‌ നിശ്ച 
യിക്കഷ്ചെട്ടു. ഇവിടെ ദൂമി അതിന്‍െറ സഹജഭാവത്തില്‍ത്തന്നെ നിലനിന്നു. “കട 
ചാടുതീര്‍ക്കല്‍* സ്വഭാവമുള്ള നിരവധി അനുഷ്‌ഠാനസ്രമ്പദായങ്ങാം അവിടെ നടത്തി 
ഭഷാന്നു. അങ്ങനെ അവിടം നാഗത്താന്‌മാരക്ക്‌ വാഴാനുള്ള സവിശേഷസ്‌ ഥാന 


റ; 


നം: 7 











മായി-'സര്‍ഷക്കാവ"*. പരശുരാമനന്‍െറ അനുശാസനപ്രകാരം ആചാരമുറയായി വര്‍ഷ 
ത്തിലൊരിക്കലെങ്കിലും സര്‍ഷങ്ങളെ ഉരട്ടേണ്ടതുണ്ടായിരുന്നു. അതാണ്‌ നൂറും 
പാലും കൊടുക്കല്‍; എന്നറിയഷെടുന്നത്‌. നാഗങ്ങഠാംക്കു" നേരിട്ടല്ല, കാവിനുള്ളില്‍ 
പ്രതിഷ"ഠിക്കച്ചെട്ട നാഗശിലകാംക്കാണ്‌ ഇതു നേദിക്കുന്നത്‌, 






കരളോല”പത്തി/യില്‍നിന്നുള്ള ഒരു ഐതീഹ്യമാണിതെന്ന്‌ കരദുതഷെടുന്നറു. 
വാമൊഴിയായി തലമുറകളിലമുടെ കടന്നുവന്ന, വഴിയേ കൂടട്ടിച്ചേരക്കലറുകളും തുടച്ചു 
നീക്കലുകളും ഒക്കെ ഉണ്ടായിട്ടും, ഇതിന്‍െറ അടിസ്‌ഥാനഘടന മാറിയിട്ടില്ല. ചരിത്ര 
വസ്‌തുതകാം ഒന്നുംതന്നെ ഇതില്‍നിന്ന്‌ ലഭ്യമല്ലെങ്കിലദും (അവയ്‌ക്കുവേണ്ടി ചിക 
ഞ്ഞുനോക്കുന്ന രീതിയാണ്‌ പൊതുറുഭവ നിലവിലുള്ളത്‌) (്രചാരംസിദ്‌ ധിച്ചകാല 
ത്തൂതന്നെ നിലവിലുണ്ടായിരുന്ന ചില മനോഭാവങ്ങളുടെ സാന്നിദ്ധ്യം ഈ ഐതീ 
ഫ്യത്തെ (ശ്രദ്‌ധേയമാക്കുന്നു. ഇതിന്‍െറ ഒരുവശം ഇവിടെ (പത്യേകം പരാമർശി 
ക്കാവുന്നതാണ്‌. "നാഗ' എന്നത്‌ സര്‍ഷാമാധനഭയോ സര്‍ഷഗോതച്ചിഹ്‌നമോ ഉള്ള 
കാനനവാസികളുടെ വംശനാമമാണെന്ന്‌ വിശ്വസനീയമാംവിധം വാദിക്കപചെട്ടിട്ടുണ്ട്‌ 2 
അങ്ങനെയിരിക്കെ, കുടിയേററത്തിനറുശമിച്ച വര്‍ക്കെതിരെ “നാഗന്‌മാര്‍, 





പടുത്തുയര്‍ത്തിയ ആദ്യകാലചെറുത്തുനില്‌പുകളും ടെുവില്‍ ഉണ്ടായ തീര്‍ഷും, 





സംഘര്‍ഷത്തിന്‍േറയും പരസ്‌പരസാംസ്‌കാരികാഗിരണത്തിന്‍േറയും സമ്മിരശ 
പ്രരകിയയെയാണ്‌ സൂചിഷിക്കുന്നത്‌. മനുഷ്യരും സര്‍ഷങ്ങളും തമ്മിലുള്ള ഒത്തു 
തീര്‍ഷ്‌, വിവിധ ജറീവജാലങ്ങഠംക്ക്‌ അവരവമുടെ രീതികളില്‍ ഈ ലോകത്ത്‌ നില 
നില"ക്കാനുള്ള ഇടം തരഷെടുത്തുന്ന ഒരു ജീീവിത്രകമത്തിലേക്കാണ്‌* വിരല്‍ചൂണ്ടു 
ണത്‌. ഇവര്‍ തമ്മിലുള്ള “മല്‌പിടുത്തം' അനുഷ്‌ ഠാനരൃപംപൂണ്ട ചില (കമങ്ങാംക്ക്‌ 
കീഴ്‌വഴങ്ങിയാണ്‌ നടക്കുന്നത്‌. എതിരാളിയുടെ സമ്പൂര്‍ജു അടിയറവോ, ഉന്‌മൂ 
ലനാശമോകൊണ്ടുമാ്തം സാഫല്യമടങ്ങുന്ന ഒരു മനോഭാവമല്ല ഇവിടെ ഭൃശ്യമാകു 
ന്നത്‌: അടിഷെടുത്തുന്നവനും അടിടചെട്ടവനുമല്ല ഇവിടുത്തെ മുഖ്യകഥാപാ്രതങ്ങഠം. 
ഈ ഉല്‌പത്തികഥയില്‍ "കീഴടക്കല്‍" (000050) നിന്ദ്യമായി കരുതപെടുന്നു. 
നാഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വടംവലി അയഞ്ഞഷോം ഇരുകൂട്ടര്‍ക്കും ബാധ 

യ അവകാശ-ബാദ്‌ധ്യതകളുടെ വ്യവസ്‌ഥ പ്രാവര്‍ത്തികമായി. സഹജമായ രീതി 
യില്‍ത്തന്നെ ഒന്നു മറെറാന്നിന്‍െറ അവിദാജ്യഭാഗമായിനില്‍ക്കുന്ന ഒരുതരം 
ബന്‌ധമാണ്‌ ഇവിടെ ഉരുത്തിരിയുന്നത്‌. “ശ്രതു-മിതം', “ചെകുത്താന്‍-ദൈവം” 
തുടങ്ങിയ പരസ്‌പരവിരറുദ്‌ധങ്ങളായ ദ്വയങ്ങളെ ആശ്രയിച്ചുള്ള ബന്‌ധമല്ല ഇവി 
ട്ടുള്ളത്‌. ഏതെങ്കിലും ഒരുവശത്തെ ആ(കമണകാരിയായി ചിത്രീകരിക്കാന്‍ ഈ 
ഐതീഹ്യം തുനിയുന്നില്ല. പരസ്‌പര-ബന്‌ധങ്ങാം “ബഹദുദൈവ്‌ സങ്കല്‌പത്തി 
ലൂടെ പ്രാവര്‍ത്തികമാക്കഷെടുന്ന ഒരു സംസ്‌കാരത്തില്‍ തീരവമായ അന്തരങ്ങള്‍ 
രഞ്‌ജിഷിലെത്തുകയും, പരസ്‌പരംചെയ്യൂന്ന വീട്ടുവീഴ്‌ചകാം നിലനിര്‍ത്താന്‍ ഓരോ 
വിഭാഗവും പരിശ്രമിക്കുകയും ചെയ്യുന്നു. വ്ൃത്യസ്‌ഥവിഭാഗങ്ങളുടെ സഹവര്‍ത്തി 
“ത്വത്തിലൂടെ സാംസ്‌ കാരികാഗിരണ്രപ്രകിയ നാസ്പെടുക്കുുന്നു. 


_ സര്‍ഷക്കാവിന്‍െറ സ്‌ഥാപനത്തോടൊഷം കഥകളും അവയ്‌ക്കനുരൂപമായ ചട 
്അുകളും സ്രമ്പദായങ്ങളും അടങ്ങിയ ഒരു ശ്രേണിതന്നെ ജനങ്ങരാക്ക്‌ പരിചിത 
മായി. കാലഷഴക്കം ഏറെച്ചെന്ന കഥകാംമൃതല്‍ അടുത്തിടെ ചമയ്‌ക്കചെട്ടവവരെ 
ഇക്കൂട്ടത്തിലുണ്ടായിരുന്നറു. ഉള്ളടക്കത്തിലും രൂപത്തിലും വ്ൃത്യാസങ്ങം, സ്‌ഥലവും 
ജനവിഭാഗവും അനുസരിച്ച്‌, കണ്ടുകൊണ്ടേയിരൂുന്നു; ഒരു പ്രദേശത്തിനുള്ളീില്‍ 


നകി നി 
2 ഡിം ഡി. കോസാമ്പി, ദ കഠാച്ചര്‍ ആന്‍ഡ്‌ സിവിലൈസേഷന്‍ ഓഫ്‌ ഏന്‍ജ്യന്‍റ്‌ ഇന്ത്യാ (ന്യൂഡല്‍ഹി 
വികാസ്‌ പബ്ലിഷിങ്ങ്‌ ഹസ്‌, 1370). പു, 93 


ി 


ടെ 











ത്തന്നെ കാര്യമായ വൈജാത്യം ദൃശ്യമായിരുന്നു. സര്‍ഷങ്ങളുടെ ബഹറദൂവിധസ്വദാ 
വങ്ങളുടേയും മനുഷ്യരുമായുള്ള അവരുടെ ബന്‌ധത്തിന്‍േറയും മററും വൈവി 
ദധ്യമാര്‍ന്ന വിവരണങ്ങളാണ്‌ ഇവയിലാകെ: വിയോജിച്ചും ഏററുമുട്ടിയും സാദ്യ 
ശൃഷ്ഷെട്ടും പരസ്‌പരപുരകങ്ങളായിവര്‍ത്തിച്ചും ഇവ നിലകൊണ്ടു. , അവകാശങ്ങളു 
ടേയും കടമ-ബാദ്‌ധ്യതകളുടേയും വ്യവസ്ഥയെ താങ്ങിനിര്‍ത്താനുതകുന്ന. ത്രുന്ത 
ങ്ങളുടെ ഒരു സമ്പൂര്‍ണ്ണ കവചംതന്നെ ചമച്ചെടുക്കാന്‍ ഇവയ്‌ക്കു സാധിച്ചു. മനു 
ഷ്യ-സര്‍ഷ ബന്‌ധം ആഖ്യായികകളുടെ മാത്രം ഉല്‌പന്നമാണെന്നല്ല ഇവിടെ പറഞ്ഞു 
വരുന്നത്‌. സൂചിഷിക്കല്‍(പ്രരകിയ കാലദേദമെന്യേ സ്ഥായിയായി തുടമുമെന്നും 





ക 


അവകാശപെടുന്നില്ല. ഈ സംജു്‌ഞ, എതോ നിഗൂന്മാര്‍ത്ഥത്തിൽന്‍െറ സഞ്ചയമോ, 


സൂചിതത്തെ (ടറൃന്റിദഠ) ആവിഷ്‌കരിക്കുന്ന സൂചകമോ (ടര!) അല്ലേന്നു ു 
മാതമേ പറയുന്നുള്ളു. ഏകവാച്യ (ധവ്ഡഠഠദ1) സ്വഭാവം അതിനില്ല. വ്യാഖ്യാന(്പ 
ക്രിയയിലൂടെയാണ്‌ ഇതിന്‍െറ അര്‍ത്‌ഥം ഉല"പാദിഷിക്കഷെടുന്നത്‌. 


"നാഗം" ചില നിശ്‌ചിത ജൈവസ്വദാവങ്ങളുള്ള വെറുംപാമ്പായിരുന്നില്ലഅത്‌ 
ഫണമുള്ള സര്‍ഷംമാ്തവുമല്ല. ദൈസമയം മനുഷ്യനും പാമ്പുമാണത്‌, നാഗങ്ങഠാംക്കു്‌ 
ഇഷ്‌ ടാനുസരണം രദൂപംമാറാം. സ്വര്‍ഗ്‌ഗത്തില്‍നിന്ന്‌ ഇറങ്ങിവരാനും ഇച്‌ ഛി 





ക്കുന്നമാത്രയില്‍ അപ്പരത്യക്‌ഷമാകാനു മുള്ള ശേഷിയുണ്ട്‌ അവയ്‌ക്ക്‌. “* _..,സര്‍ഷ 


ങ്ങാം ദൈവത്തിന്‍െറ ആത്മാക്കളാണ്‌. അങ്ങനെയല്ലായിരുന്നെങ്കില്‍ ഒരു ചെറു 
ദംശനംകൊണ്ടുമാതം ആളെക്കൊല്ലാനുള്ള ശക്‌തി ദൈവം അവര്‍ക്കു നല്‍കില്ലാ 
യിരുന്നു'3. നൂററാണ്ടുകളുടെ പഴക്കമുള്ള ഈ നിരീക്ഷണത്തില്‍ പ്രതിധ്വനി 
ക്കുന്നത്‌ വളരെ വ്യാപകമായിരുന്ന ഒരു മനോഭാവമാണ്‌. രക്‌തച്ചൊരിച്ചിലോ അക്ര 
മമോകൂടാതെ നിമിഷനേരത്തില്‍ കൊല്ലാനുള്ള കഴിവ്‌ പത്തൊന്‍പതാം നൂററാണ്ടിലെ 
കേരളീയമനമയ്സിന്‌ അത്രകണ്ട്‌ അത്‌ഭുതകരമായിമുന്നു -- ദൈവീകശക്‌തി 
കൂടാതെ അത്‌ സാദ്‌ധ്യമല്ലെന്നേ അതിന്‌ വിശ്വസിക്കാനായുള്ളു. മനുഷ്യര്‍ക്കും മററു 
ലയകീക്രപാണികാംക്കും എല്ലാം അതീതവും അപ്രാപ്യവുമായ ഒരിടം സങ്കല്‌പി 
ക്കാന്‍ കഴിഞ്ഞാല്‍മാര്തമേ ഇത്തരമൊരു മനോഭാവം നിലനില്‍ക്കുകയുള്ളൂ. ഇവി 
ടെയാണ്‌ പ്രകൃതിയിലെ “സാധാരണ (്രാണികളില്‍നിന്ന്‌ വേറിട്ട്‌, ഒരു ദേവതാ 
ഗണത്തിന്‍െറയുള്ളിലായി നാഗങ്ങഠം അവടരാധിക്കച്ചെട്ടത്‌. ലു 
ലം 

ദേവതാഗണത്തില്‍ സ്‌ഥാനംലഭിക്കണമെങ്കില്‍ നാഗങ്ങളുടെ ഉല്‌പത്തി അതി 
വിശിഷ്‌ടമായിരിക്കണം. ദൈവീകത്വത്തിന്‌ ഒഴിച്ചുകൂടാനാവാത്ത മുന്‍വ്യവസ്‌ഥ 
യായിരുന്നു “തിരുഷിറവി”. അമാനുഷികരുടെ വിശേഷാധികാരങ്ങാം സൃഷ്‌ടിക്കു 
ന്നതും ന്യായീകരിക്കുന്നതും അതുതന്നെ. അതിനാല്‍ ഐതീഹ്ൃപുരുഷന്‍മാരുടെ 
“ഉല"പത്തി' വീണ്ടുംവീണ്ടും സ്‌മരിക്കഷെടുന്നു. ഗദ്യത്തിലും പദ്യത്തിലും പാടി 
ഷറുകഴ്‌ത്തഷെടാന്‍ യോഗ്യമായ സംഭവങ്ങളാണവ, 


പ്രചാരത്തിലുള്ള നിരവധി സര്‍ഷോല്‌പത്തിക്കഥകളില്‍ ഒന്നാണ്‌ പുള്ളുവന്‍ 
മാരുടെ “സര്‍ഷോല്‌പത്തിഷാട്ട്‌*. സാക്ഷാല്‍ (ബഹ്‌മാവിന്‍െറ നാഭിയില്‍നിന്ന്‌ 
ഉയിര്‍ക്കൊണ്ട കാശ്യപമുനിയുടെ പത്‌നിയായിമുന്നു ക്രദു. (ബഹ്‌മാവിന്‍െറ ഇടം- 
വലം കൈകളില്‍നിന്നു പിറന്നവരായിരുന്നു ക്രദൂുവിന്‍െറ മാതാപിതാക്കാം. ഭാര്യ 
യെന്ന നിലയില്‍ കാട്ടിയ ശുഷ്‌കാന്തിയില്‍ (പീതിപൂണ്ട മുനി, ക്രമുവിന്‍െറ അമീ 
ഷ്‌ടത്തിനൊത്ത്‌ നല്‍കിയ വരംമൂലമാണ്‌ അവാക്ക്‌ അത്‌ദുതസിദ്‌ധികളുള്ള 





ദ ലുഡോവിക്കോ ഡി. വര്‍ത്തേമ, ദ (ടാവല്‍സ്‌ ഓഫ്‌ ലുഡോവിക്കോ ഡി. വര്‍ഭത്തേമ ഇന്‍ ഈജിപ്‌ത്‌, 
സിറിയ, ഇന്ത്യ ആന്‍ഡ്‌ .എത്തിയോഷിയ (€ജാണ്‍ വിള്‍ടര്‍ ജോണ്‍സ്‌ വിവര്‍ത്തനം) പു. 174 








റ 


[ര 
ഴ്‌ 
ന്‌ 


ു 


ആയിരം നാഗശിശരുക്കാം പിറന്നത്‌“. സകല ചരാചരങ്ങളുടേയും (സഷ്‌ടാവായ 
(ബഹ്‌മാവുമായി ഈ വിധം സ്‌ഥാപിക്കഷെട്ട താവഴിബന്‌ധത്താല്‍ നാഗലോക 
ത്തിന്‍െറ ദിവ്യവിശുദ്‌ധി ഭര്രമാക്കഷെട്ടു. മനുഷ്യസമൂഹത്തിലെ ഉച്ചനീചത്വങ്ങം 

. തിട്ടഷെടുത്തുന്നതില്‍ “ഉല്‌പത്തി“ക്ക്‌ ഗണ്യസ്‌ഥാനമുണ്ടല്ലോ. ഉദാഹരണത്തിന്‌ 
(ബാഹ്‌മണര്‍ (ബഹ്‌മാവിന്‍െറ നാവില്‍നിന്നും ശൂ്രര്‍ (ബഹ”മപാദങ്ങളില്‍നിന്നു 
മാണര്‍്രേ ജന്മമെടുത്തത്‌. ശരീരാവയവങ്ങളില്‍ പാദത്തിന്‌ അധമസ്‌ഥാനവും 
നാവിന്‌ ഉല്‍കൃഷ്‌ടസ്‌ഥാനവുമാണ്‌ കല്‌പിച്ചിരിക്കുന്നത്‌. സാമൂഹ്യപദവിയും 
ഉത്‌ദഭവസ്‌ഥാനവും തമ്മിലുള്ള പൊരുത്തം മനുഷ്യര്‍ക്കുമാതമല്ല, സര്‍ഷങ്ങാംക്കും 
മരങ്ങാംക്കും, നദികഠാംക്കും, സ്‌ഥലങ്ങാംക്കറും ഒക്കെ ബാധകമാണെന്ന്‌ ഇവ ടെ 
കാണാം. 





പുനരാഖ്യാനസന്ദര്‍ഭമനുസരിച്ചുള്ള മാററങ്ങളോടുകൂടി ഈ ഉല്‌പത്തിപുമാണ൦ 

വ്യാപകമായി (പചരിച്ചിരുന്നു. വാമൊഴിയിലൂടെ സാദ്‌ ധ്യമായ പ്രചരണ്രപ്രകി 

.  യയുടെ വിശദാംശങ്ങഠം പരിശോധിക്കുന്നത്‌ ഇവിടെ (പസക്‌തമായിരിക്കും. ആഖ്യാ 

 യികകാംക്ക്‌ സമൂഹത്തില്‍ 'നിയമസാധദുത' (69111൬൭2) കൈവന്നതെങ്ങനെയെന്ന്‌ 
മനസ്സിലാക്കാന്‍ അതുപകരിക്കും. 


പറച്ചിലിലൂടേയും പാട്ടിലൂടേയും സര്‍ഷകഥകമെ നാടെങ്ങും പരത്തിയിരുന്ന 
ജാതിക്കാരുണ്ടായിരുന്നു: പുള്ളുവക്കുടത്തിന്‍െറ താളത്തിനൊത്ത്‌ വീടുതോറും 
സര്‍ഷംപാട്ടുപാടി മുറ്റപകാരമറുള്ള (പതിഫലം പററിയിരടുന്ന പറുള്ളുവന്‍മാര്‍, വടക്കേ 
മലബാറിലെ വണ്ണാന്‌മാര്‍, മലബാറിലെ തെയ്യം പാട്ടികഠം തുടങ്ങിയവര്‍. തങ്ങാം 
നിര്‍വഹിച്ചുപോന്ന വിവിധ സാമുഹ്യധര്‍മ്മങ്ങളുടെ ഭാഗമായി പാട്ടുകളും ഗാഥകളു 
പാടിയും ചൊല്ലിയും നിത്യവ്യത്തി കഴിച്ചിരുന്നവരായിരുന്നു ഇവര്‍. എന്നാല്‍ 
ഇവയുടെ പ്രചരണം ഇവരുടെ സവിശേഷാധികാരമോ കുത്തകടയാ ആയിരുന്നില്ല. 
കോംവിക്കാരുള്ളിടത്തൊക്കെ അവ പുനരവതരിഷിക്കഷചെട്ടു. കോക്കടുസവര്‍ക്കെല്ലാം 
അവയെ മറെറവിടെയും അവതരിഷിക്കാന്‍ അധികാരമുണ്ടായിരമുന്നു. ഇ(പകാരമുള്ള 
[ _ കഥപറച്ചിലുകളില്‍ പറയുന്നവരും കോക്കുന്നവരും ഒരുപോലെ ജ“ഞാനോല്‌ പാദ 
ത്യം ഭാഗമായിത്തീര്‍ന്നിരുന്നു. 


നാഗലോകത്തിനുള്ളിലെ രന്നത്യദ്ര്രണീബന്‌ധങ്ങാം (൮18/ദവിേ। 818005) 
നേരത്തേ ഉദധരിച്ച ഉലപത്തികഥയില്‍ (പത്യക്‌ഷമാകുന്നുണ്ട്‌. ഈ പവിത്ര 
മേഖലയ്‌ക്കുള്ളിലും സര്‍ഷങ്ങംതമ്മില്‍ സ്വഭാവവിശേഷങ്ങളിലും സിദ്‌ധികളിലും 
അന്തരം കാണാമായിരുന്നു. പത്തികളുടെ എണ്ണത്തിലും ഉടലിനന്‍െറ വലുഷത്തിലും 
നിറത്തിലുമാണ്‌ ശാരീരികവ്യത്യാസങ്ങഠം ഏററവും പ്രകടമായിരുന്നത്‌. നാഗലോ 
കത്തിലെ ഒന്നത്യദ്രേണി നിശ്‌ചയിക്കറുന്നതില്‍ ഇതിന്‌ മുഖ്യപങ്കുണ്ടായിരമുന്നു. 
നാഗങ്ങളില്‍ തലമുത്തവനായ അനന്തന്‌ ആയിരം പത്തികളും സ്വര്‍ണ്ണവര്‍ണ്ണമാര്‍ന്ന 
ദേഹവുമാണുള്ളത്‌. ദ്വീതീയന്‌ എണ്ണൂറു പത്തികളും തൂവെള്ള ശരീരവുമാണ്‌. 
മൂഷ്‌ കുറയുംതോറും പത്തികാഠം കുറയുകയും നിറഭേദം കാണദുകയടും ചെയ്യും 
യ നാഗങ്ങളില്‍ അഷ്‌ടനാഗങ്ങളുടെ ട്രശണ'ഗുണങ്ങാംമാര്തമേ (പടത്യേകം 


_  വീവഭിക്കപെട്ടിട്ടുള്ളുവെങ്കിലും ഇവ ഉട്ടിയുറഷീക്കുന്ന മാമുലറുകളില്‍നിന്നും 
_ പരസ്‌പരബന്‌ധങ്ങളില്‍നിന്നും ഒന്നത്യശ്രേണിയുടെ ഒരു ഏകദേശമാത്യക 
 ഉഹിച്ചെടൂക്കാവുന്നതാണ്‌. 





4 എം. വി. വിഷ്‌ണുനമ്പൂതിരി; പുള്ളുവന്‍പാട്ടും, നാഗാരാധനയും (ഭകാട്ടയം എന്‍. ബി. എസ്‌.1977) 
പു. 3103-08, ളു 4 ക്ട്‌ 








ി 


ശാരീരിക്രപകൃതിമാത്രമല്ല നാഗങ്ങളുടെ സാമൂഹിക ഉച്ചനീചത്വങ്ങാം നിര്‍ 
ഇയിച്ചത്‌. “സദാചാര*വും (പധാനംതന്നെ. മനുഷ്യസമൂഹത്തിലും (പക്ൃതിയിലും 
വസ്‌തുക്കളിലും നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളുടെ (പതിബിംബം സര്‍ഷങ്ങാംക്കി വം 
ടയിലെ ഒന്നത്യശ്രേണിയില്‍ കാണാം. ഉദാഹരണത്തിന്‌ “ചേര” എന്നപേരില്‍ അപ 
ഹാസ്യനായി, വിഷഷല്ലു നഷ്ടപെട്ട" അധമസ്‌ഥാനത്തേക്കുു തള്ളഷെട്ട കാര്‍ക്കോ 
ടകന്‍, സദാചാരലംഘനം നടത്തിയ സര്‍ഷമായിമുന്നു. ചെറിയമ്മയെ വഞ്ചിച്ച. കൂററ 
ത്തിന്‌ ശിക്‌ഷയായിയാണ്‌ കാര്‍ക്കോടകന്‌ വിഷം നഷ്‌ടഷെട്ടത്‌. സര്‍ഷങ്ങാം 
(നല്ലപാമ്പ്‌") സാധാരണ പാമ്പുകളില്‍നിന്നും വ്ൃത്യസതരാണല്ലോ: സിദ്‌ധീകളു 
ടേയും സവിശേഷഗുണങ്ങളുടേയും പൂര്‍ണ്ണകവചംതന്നെ അവയ്‌ക്കുണ്ടടര്ര. , ല്‍ ലു 








ചട്ടങ്ങള്‍, കടമകള്‍, വിലക്കുകള്‍ 





ദൈവീകത്വത്തിന്‍െറ ശാശ്വതീകരണത്തിന്‌ ആഖ്യായികകാംക്കു പുറേ മററു 
മാര്‍ഗ്‌ഗങ്ങളുമുണ്ടായിരടുന്നു. ജീവിതത്തിന്‍െറ നാനാതലങ്ങളുമായി നാഗങ്ങളെ 
ബന"ധഷെടുത്തുന്ന ഭാഷാ-ദാഷേതര സ്രമ്പദായങ്ങളുടെ വലിയൊരറു' അണിതന്നെ 
യുണ്ടായിരുന്നു, ഇതിന തുണയായി. ചട്ടഞ്ങാം, കടമകാം, വിലക്കുകഠം എന്നിവ 
യുടെ ഒരു വ്യൂഹം ഇഭതോടൊഷം നീന്നു. ചില ഉദാഹരണങ്ങാം ഇവിടെ പ്രത്യേക 
മായി എടുത്തുകാട്ടാം.. ബാദ്ധ്യതകളും വിലക്കുകളും മാര്തമായിരുന്നില്ല ഇവയിലൂടെ 
(പാവര്‍ത്തികമായത്‌; പല പ്രവര്‍ത്തികളും സാദ്‌ധ്യമായിത്തീര്‍ന്നതുതന്നെ ഇവയി 
ലൂടെയാണ്‌. അതുകൊണ്ട്‌ ബാദ”ധ്യതാപരവും വീ്മ്്ട്ട്തുമായ (്രവര്‍ത്തികാം൧൦* 
അഷുറമായി, കഥകളിലൂടെ സാദ്‌ധ്യമാക്കഷെട്ട (പവര്‍ത്തികളിലൂം വര്‍ദ്ധിച്ച 
ശ്രദ്ധ ക്രേന്ദീകരിക്കേണ്ടതാണ്‌. ഇതിനുപുറമേ ഈ പ്രവര്‍ത്തികാം (പതിനിധാനം 
ചെയ്‌ത. ചിന്തകാം, മനോദാവങ്ങാം, ഇവയ്‌ക്കു സഹായകമായി നിരന്തരം (പത്യ തം 
ക്‌ഷചഷ്െട്ട കഥകാം -- ഇവയെല്ലാം പ്രധാനമായി കണക്കുക്കഷെടേണ്ടതുണ്ട്‌. 


പാമ്പുകളെ ഉപ്രദവിക്കൂന്നത്‌, (പടത്യകിച്ച്‌ കേരളത്തിലെ ഏററവും വിഷമുള്ള ച്ച 
പാമ്പുകളിലൊന്നായ മൂര്‍ഖനെ ഉപ്രദവിക്കുന്നത്‌, ദേവതാത്‌മാക്കളോടു ചെയ്യാവുന്ന 
ഏററവും കടുത്ത പാതകങ്ങളിലൊന്നായി എണ്ുപചെട്ടിമുന്നു. അഭതക്കുറിച്ച്‌ സംസാര 
ക്കുന്നതിനുപോലും വിലക്കുണ്ടായിരൂന്നു. ന്റേത - ചര്‍മ്മരോഗങ്ങാം, വി 
മരണം, ഗര്‍ഭം അലസല്‍, വന്‌ധ്യത തൂടങ്ങിയവയൊക്കെ സര്‍ഷഭകാപത്താല്‍ ഉണ്ടാകാ 
മെന്ന്‌ വിശ്വസിക്കഷ്ചെട്ടിരുന്നു. ഈവിധ ദുദ്യോഗങ്ങളുണ്ടാകുമ്പോഴും സര്‍ഷങ്ങഠം 
അസാധാരണമാംവിധം (കൂദ്‌ധമായി കാണചഷെടുമ്പോഴും നാഗലോകത്തിന്‍െറ അതൃ 
പതിയും (പക്‌ഷുബ്‌ധാവസ്‌ഥയുമാണ്‌ ജനങ്ങാം തിരിച്ചറിഞ്ഞത്‌. അശുഭസം ക്‌? 
ഭവങ്ങളെക്കുറിച്ചുള്ള ഉത്‌കണ്‌ഠ വീട്ടുകാര്‍ക്കുമാര്തമായിരുന്നില്ല. ബന്ധുക്കളു 
ടേയും അയല്‍ക്കാരുടേയും സുഹൃത്തറുക്കളുടേയും ഇടയില്‍ അത്‌ ചര്‍ച്ചാവിഷയ 
മായി, സംഭവത്തിന്‍െറ നാനാവശങ്ങളകും വിവക്‌ഷകളും പരിശോധിക്കഷ്െട്ടു; സമാ 
നസ്വദാവമുള്ള സംഭവങ്ങാംക്കായി ഭൂതകാലമാകെ ചികഞ്ഞുനോക്കട്ചെട്ടു. വയോജ _ 
നങ്ങളുടെ ഉപദേശത്തിനുപമൂറമേ “കാരണം' തിരയാന്‍ കണിയാന്‍െറ സഹായവും 
വേണ്ടിവന്നിരുന്നു. ക്രോധശമനത്തിനായി (പായശ്‌ചിത്തകര്‍മ്മങ്ങഠം നടത്തപെട്ടു. ് 


അബദ“ധവശാല്‍ സര്‍ഷത്തെ കൊല്ലുന്നതുപോലും മഹാപാപമായിരുന്നു. കരു 
തിക്കൂട്ടിയ ആക്രമണമാണ്‌ നടന്നതെന്നു കണ്ടാല്‍ മുറ്റപകാരമുള്ള ശിക്‌ഷാനട 
പടികാം സ്വീകരിക്കാന്‍ രാജാവ്‌ ബാദ്‌ ധ്യസഥനായിരൂന്നു. സര്‍ഷങ്ങളുമായി ശാരി 
രികമല്‍ഷിടുത്തത്തെക്കുറിച്ച്‌ കേട്ടുകേഠംവി പോലദുമുണ്ടായിരുന്നില്ല. വിഷവൈദ്യ 
ന്‌മാര്‍പോലദും സര്‍ഷങ്ങാംക്ക്‌ ഹാനികരമായി ഭവിച്ചേക്കാവുന്ന നടപടികളില്‍നിന്ന്‌ 
വിട്ടുനിന്നു. നാഗങ്ങളുമായുള്ള ജനങ്ങളുടെ ഇടപെടല്‍ - നിയ്യന്ത്തിച്ചുപോന്ന ചട്ടങ്ങ 





ി 













ളുടെ പരിപാലനത്തെ വിഷയമാക്കി ഒരുപാടു കഥകാഠം നിലവിലുണ്ടായിലമുന്നു 
അറിഞ്ഞോ അറിയാതെയോ ചട്ടങ്ങാം ലംഘിച്ചതിന്‍െറപേരില്‍ കലിമൂത്ത നാഗങ്ങളെ 


_ സമാധാനിഷിക്കാന്‍ ജനങ്ങഠം പരിഹാര്രകിയകാം നടത്തുന്നതിനെസംബന്‌ധിച്ച്‌ 
“  എണ്ണമററ കഥകാഠം ഇവിടെങ്ങും പാട്ടായിരുന്നു. 





ലം ട്‌ ഗ്രോഹിച്ചാലും അനുഗഹിച്ചാലും സര്‍ഷങ്ങളുടെ സിദ്ധികളെ ആരും സംശയി 
കാന്‍ ധൈദരൃപെട്ടില്ല. സര്‍ഷത്തിന്‍െറ പ്രതികാരബൂുദ്‌ധി പ്രസിദ്‌ധമായിരുന്നു. 
അതേക്കുറിച്ചുള്ള ഒരു കഥ : പത്തൊന്‍പതാംനൂററാണ്ടിന്‍െറ ഒടുക്കം, വടക്കന്‍ 
കൊല്ലത്തുള്ള അനന്തപുരം ക്‌ഷ്രേതപരിസമത്തറുവച്ച്‌ ഒരു ര്ബാഹ്‌മണക്കുട്ടി 
സര്‍ഷത്തെ കല്ലെറിഞ്ഞു നോവിച്ചു. തികച്ചും നിമുപ്രമവിയും ശാന്തസ്വഭാവിയദുമാ 
യിരുന്ന സര്‍ഷം പെട്ടെന്ന്‌ (കൂദ്‌ധനായി. ഭയന്നദുപോയ കൂട്ടി സര്‍ഷത്തില്‍നിന്ന്‌ 
രക്‌ഷപെട്ട്‌" വീട്ടിനുള്ളില്‍ ഒളിച്ചു. പക്‌ഷേ അത്‌ വ്യര്‍ത്‌ഥമായി-- സര്‍ഷകോപം 
ഒരിക്കല്‍ സമ്പാദിച്ചാല്‍ഷിന്നെ ജീവിതമാകെ താറുമാറാകും. പ്രിറേറന്ന്‌ പള്ളിക്കൂട 
ത്തില്‍നിന്നു മടങ്ങി വീട്ടിലേക്ക്‌ കാലെടുത്തദുവയ്‌ക്കവേ കുട്ടിക്ക്‌ സര്‍ഷദംശന 
മേററു. ആ പടികളിലൂടെ കയറിയിറങ്ങിയ മററാഭമേയറും സര്‍ഷം ഉപ്രദവിച്ചില്ലത്രേ. 


മരണാനന്തരവും സര്‍ഷങ്ങഠംക്ക്‌ ഉന്നതജാതിക്കാമുടെ മാന്യത കല”പിച്ചിരുന്നു. 
മൃതസര്‍ഷത്തെകണ്ടാല്‍ മനുഷ്യര്‍ക്കുനല്‍കുന്ന അതേ ആദരവോടുകൂടി അതിനെ 
സംസ്‌ കരിക്കണമെന്ന ബോധം സര്‍വ്വസാധാരണമായിരുന്നു. 


സര്‍ഷങ്ങളോടുള്ള ആദമവാല്‍ അധികം വീടുകളിലും വളഷിന്‍െറ ചെറിയൊരു 
ഭാഗം അവര്‍ക്കുമാര്തമായി നീക്കിവച്ചിരദുന്നു; മനുഷ്യരുടെ കൈചെല്ലാതെ പച്ചഷു 
കാം തഴച്ചുമുററിയിരുന്ന അവിടം അത്യന്തം പവിത്രമായി കരുതച്ചെട്ടു. സര്‍ഷക്കാവഃ 
കഠം ഒരുകോട്ടവുമേല്‍ക്കാതെ സംമക്‌ഷിക്കഷെടണമെന്നത്‌ ഒരു കാലത്ത്‌ കേരള 
ത്തില്‍ അലംഘനീയ സാമൂഹ്യൃശാസനമായിഭുന്നു. 


നിരവധി കഥകളില്‍ ഈ ശാസനം (്രത്ൃക്‌ ഷചഷെടുന്നുണ്ട്‌, ദരീ്രയായ ഒരു 
ത്രീ ചന്തയില്‍നിന്ന്‌ വിറകുവാങ്ങാന്‍ നിവൃത്തിയില്ലാതെ കാവില്‍നിന്ന്‌ ഒരു 
നേരത്തെ പാചകത്തിനുമാത്രംവേണ്ടചുള്ളി പെറുക്കി. വീട്ടിലെത്തിയ ഷോ6ഴാ 
കോപംപൂണ്ടുനില്‍ക്കുന്ന സര്‍ഷത്തെയാണ്‌ കണ്ടത്‌. എന്തുചെയുണമെന്നറിയാതെ 
കുഴങ്ങിയ അവര്‍ ഒടുവില്‍ ഒരു അയല്‍വാസിയുടെ ഉപദേശ(പകാരം പെറുക്കി 
യെടുത്ത ചുള്ളി കാവില്‍ത്തന്നെ കൊണ്ടിട്ടു. സര്‍ഷം അപ്രത്യക്ഷനായി. ഒരിക്കലും 
ഇതാവര്‍ത്തിക്കില്ലെന്ന്‌ സ്ര്തീ ശപഥംചെയ്യുകയും ചെയ്‌തു. 


ജൈൈവാധിഷ്‌ഠിതസമത്വമാണ്‌ പാരിസ്‌ഥിതിക ചിന്തയുടെ ക്രേന്ദബിന്ദു. ജൈവ 
മണ്‌ഡലത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്‌പരാശിതമായ ഒരദു വ്യവസ്‌ഥയില്‍ 
ബന്‌ധിഷിക്കചെട്ടിരിക്കുന്നു; അതിനാല്‍ അവയ്‌ക്കെല്ലാം ഒരേ ആന്തരികമൂല്യമാ 
ണുള്ളത്‌; ജീവിക്കാനുള്ള അവകാശം അവയ്‌ക്കെല്ലാം ഒരുപോലെയാണുള്ളത്‌. 
ഇവിടെ പഠനവിഷയമായിരിക്കുന്ന “പുരാവ്യത്തചിന്ത'യും ഇതു ഫലിഷിക്കുന്നുണ്ട്‌; 
_ സര്‍ഷക്കാവിന്‍െറനേര്‍ക്കുള്ള ഏതൊ്രകമവും (പകൃതിസന്തുലനം അപകടഷെ 
ടൂത്തും; മനുഷ്യജീവിതത്തിലെ സന്തോഷവും അത്‌ ചോര്‍ത്തിയെടുക്കും. നാം ജീവി 
ക്കൂന്ന ആധുനികലോകത്ത്‌ ഇത്തരം ചിന്തക്ക്‌ പ്രാധാന്യമേറി വരികയാണ്‌ 


ന 


5 സി. എസ്‌. കുഞ്ഞഷ, “പാമ്പും കാവും മാത്യദൂമി വാര്‍ഷികപതിഷ്‌ 1976, പേജു 117 


6 പ്രോഫ. കെ. എന്‍. പണിക്കര്‍ പറഞ്ഞുകേട്ടത്‌. 
& മ്‌ 


12ന്‌ 











പ്രഴമയ്‌ക്ക്‌ സ്‌തുതിപാടാന്‍വേണ്ടിയല്ല ഈ താമതമ്യം. നിലവിലുണ്ടായിമുന്ന 
സാമുഹ്യ--പാരിസ്‌ഥിതികവ്യവസ്‌ഥയെ സംരക്‌*ഷിക്കുന്നതില്‍ സുപ്രധാന(്രായോ . 


ഗിക പങ്ക്‌ ഇവയ്‌ക്കുണ്ടായിരദുന്നുവെന്ന്‌ ഉരന്നീിയെന്നു മാത്രം. 






വ്യവസ്‌ഥാപിത "പെരുമാററ സംഹിത'യുടെ ഉല്ലംഘനവും, അതുുമൂലമുണ്ടാകുന്ന 
ദുരന്തങ്ങളും, പിന്നീട്‌ പൂര്‍വ്വാവസ്‌ഥ പറുനഃസ്‌ഥാപിക്കാനുള്ള മാര്‍ഗ്‌ഗങ്ങ്ള 
അടങ്ങിയ ഇതിവ്യത്തമാണ്‌ ഈ ആഖ്യായികകളിലെല്ലാംകാണാവറുന്ന മുഖ്യമായ ഒരറ്റ 
വശം. വ്യക്‌തികളെ നിയമങ്ങക്കും നീയ്രന്തണങ്ങാംക്കും കീഴ്‌ഷെടുത്തി നിര്‍വ 
ചിക്കുകയും പുനഃ (പതിഷ്‌ഠിക്ക്റുകയും ചെയ്യുന്നു ഇവ. ഈവിധ മര്യാദകളെ 
അനാദരിക്കുക എന്നത്‌ നാഗങ്ങളെ നിന്ദിക്കലായി കണക്കാക്കിയിരുന്നു; അനാദരവ്‌ 
കടുത്ത (പത്യാഘാതങ്ങാം വരുത്തിയേക്കാം -- തക്കതായ (പതികര്‍മ്മങ്ങഠം അനു 
ഷ്‌ഠിക്കാത്ത പക്‌ഷം. നാഗസംജു”ഞ ചമയ്‌ക്കഷെടുകയും (്രവര്‍ത്തനനിരതമാവു ട്‌ 
കയും ചെയ്യുന്നതിനോടൊഷം അതോടു ബന്‌ധഷെട്ടുകീടക്കുന്ന നിയമങ്ങാംക്കും 
നിയ്രന്തണങ്ങാംക്കും വിധേയമായി വ്യക്‌തി നിര്‍വ്വചിക്കഷെടുന്നു. ആഖ്യായികകഠം 
വ്യക്‌തികളുടെ പെരുമാററത്തെ വാര്‍ത്തെടുക്കുകയും നിര്‍വ്വചിക്കുകയും ചെയ്യുന്നു. 
രണ്ടു കാര്യങ്ങാഠം എടുത്തറു പറയേണ്ടതാണ്‌: ഒന്ന, “യാഥാര്‍ത"ഥ്യം* ആഖ്യായികകാം വ 
ക്കുള്ളിലാണ്‌നിര്‍മ്മിക്കഷെടുന്നത്‌. കാര്യകഷമമായ നിലനില്‌പീന്‌ ഉത്‌പ്രേരക 
മായി ആഖ്യായികകളെ സ്വീകരിക്കുന്ന ഒരു കൂട്ടായ്‌മ, ദൂതകാലത്തെ വര്‍ണ്ണിക്കാ 
നുള്ള മാര്‍ഗ്‌ഗമായിമാ(തം അവയെ കാണുകയില്ല. ഭൂതകാലത്തെ എന്തെങ്കിലും സം& 
വമായിരിക്കാം (പ്രത്യക്ഷ പരാമര്‍ശം. പക്‌ഷേ കൂട്ടായ സാമൂഹ്യബന”ധങ്ങളുടെ 
നിര്‍മ്മാണത്തില്‍ ആഖ്യായികയുടെ അര്‍ത്‌ഥത്തോളംതമന്നെ (പധാനമാണ്‌ അത്‌ 








ത്ത: 

ആവര്‍ത്തിച്ചു പറയുക എന്ന പ്രവൃത്തിയും. ലി 
ആഖ്യായികകഠംശട്‌ അവയുടേതായ നീതീകരണമുണ്ടായിരുന്നു. സ്വന്തം(പാമാണ്യം 
തെളിയിക്കുന്നതിനായി അവയ്‌ക്ക്‌ പുറത്തു നില്‍ക്കുന്ന പ്രത്യേക മുറകളൊന്നും ച 
ആവശ്യമായിരുന്നില്ല. ഭൂതകാലസംഭവങ്ങാം ആഖ്യായികകളില്‍ (പത്യക്‌ഷഷെട്ടത്‌ ൽ 


കേവലം സാങ്കല്‌പികസ്യഷ്‌ടികളായല്ലു. “കഥ” എന്ന വാക്കില്‍ത്തന്നെ രങ്ടര്‍ത്‌ഥ, 
മുണ്ട്‌: ഒരേ സമയം വസ്‌തുതയേയും കല്‌പനാസ്ൃഷ”ടിയേയും അതു സൂചിഷി 
ന്നുണ്ട്‌ (കഥയില്ലായ്‌മ്‌, ““കഥകഴിക്കുക'* തൂടങ്ങീയ പ്രഭയാഗങ്ങളുടെ അര്‍ത്ഥം 
സദൂക്‌ഷ്‌മമായി പരിശോധിച്ചാല്‍ ഇതു വ്യക്‌തരാകും). 'പൊടിഷും തൊങ്ങലും” 
വയ്‌ക്കാമെന്നല്ലാതേ തികച്ചും മായികസ്യഷ്‌ടിയായല്ല അതിനെ കണ്ടുവന്നിരുന്നത”. 
"വസ്‌തുത", “കഴമ്പ്‌* എന്നിവയ്‌ക്കൊക്കെ കടകവിരുദ്ധമായി നിലകൊള്ളുന്ന 
ഒന്നായിരുന്നില്ല അത്‌. “ശഥ"യെ “കാര്യ"ത്തിന്‍റെറ വിപരീതമായി കണ്ടുതുടങ്ങിയത്‌ 
അടുത്തകാലത്താണ്‌. 





രണ്ടാമത്‌, ആഖ്യായികകളുടെ (പയോഗ്രപ്രകിയയിലൂടെയാണ്‌ അവയദുടെ 
ഉപായസമ്യദ്‌ധി വെളിഷെടുന്നത്‌, അവ സമൂഹത്തിന്‌ (കമം പകരുകയും അതിന്‍െറ 
അതിജീവനത്തിനാവശ്യമായ വിവിധ ബന്‌ധങ്ങളുടെ സ്ഥാനനിര്‍ണ്ണയം നടത്തുകയും 
ചെയ്യുന്നു. സമൂഹത്തെ സ്വന്തം കാര്യക്‌ഷമതാമാനദണ്‌ഡങ്ങാം നിര്‍വചിക്കാന്‍ അവ 
അനുവദിക്കുന്നു; മറുവശത്ത്‌ ഇരവക മാനദണ്‌യങ്ങളുടെ അടിസ്‌ഥാനത്തില്‍ 
(പസ്‌തുതസ മൂഹത്തില്‍ നടക്കുന്നതും നടക്കാന്‍ സാധ്യതയുള്ളതുമായ എല്ലാത്തി ക 
നേയും വിലയിരുത്താന്‍ അവ സഹായിക്കുന്നു. വിവിധ പ്രവര്‍ത്തനങ്ങളെ വ്യവ 
ഛേദിച്ച്‌ തരംതിരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്‌ ഇവയുടെ അടിസ്ഥാ 
നത്ത്ലാണ്‌. സമുഹത്തിന്റെ പെരറുമാററസംഹിതയുടേയും മനോദാവങ്ങളുടേയും 
6ംപഖ വരച്ചുകാട്ടുന്നതിലും . നിര്‍വ്വചിക്കുന്നതിലും അവയ്‌ക്കു മുഖ്യപങ്കുണ്ട്‌. 











ച 


്‌ കഷ്‌ 





അവകാശബാദ്‌ധ്യതകള റിയമങ്ങളും അടങ്ങിയ ഒരു സമുച്ചയം, അധികാരവിന്യാസം 
സാദ്‌ ധ്യമാക്കുന്ന കൂട്ടാ യായിത്തീരുന്ന “ഇട' ത്തെയാണ്‌ മനുഷ്യമും സര്‍ഷങ്ങളും 
തമ്മിലുള്ള വ്യവസ്‌ഥ രൂപഷെടുത്തറുന്നത്‌. 





ഈ “പ്പെരുമാററച്ചട്ടങ്ങാം" അപൂര്‍വ്വമായി മാര്രമേ ലംഘിക്കുഷെട്ടിരുന്നുള്ളൂ. അധി 
കാരവിനിയോഗത്തിനുടേണ്ടി നിയമങ്ങളുടേയും നിയ്യന്തണങ്ങളുടേയും നിരന്ത 
രമായ സനിലനില”പിലൂടെ വ്യക്‌തികളുടെ പെരുമാററത്തെ ചിട്ടഷെടുത്താന്‍ ബല്രപ 
യോഗം വേണ്ടിവന്നിരൂന്നില്ല. കാരണം, “സത്യ'വും “യാഥാര്‍ത്‌ഥ്യ'വറും ഉല്‌പാദിഷി 

_ ച്ചുകൊണ്ടാണ്‌ അധികാരം ബല്പ്രയോഗത്തിലേക്ക്‌ കടക്കാന്‍ തുടങ്ങുന്നത്‌, നിഷി 

ദ“ധവും അനുവദനീയവുമായ എല്ലാ പ്രവൃത്തികളും ഈ 'യാഥാര്‍ത്‌ഥ്യ'ത്തിന്‍െറ ഭാഗ 

മാണ്‌. ഓരോ വ്യക്‌ തിയുടേയും കടമയെന്ന നിലയില്‍ അവയ്‌ക്ക്‌ നിരുപാധിക 
അംഗീകാരം ലഭിക്കുകയും ചെയ്യും. അവയോടുള്ള അവഗണന, സാന്തം മനസ്സാക്ഷി 
യോടുള്ള ഉത്തരവാദിത്വമില്ലായ്‌ മയായാണ്‌ കാണഷച്ചെട്ടിരുന്നത്‌. ഈ ത്ത്തം 
വിഭധേയത്വത്തെയെന്നപോലെതന്നെ അധികാര-സ്വാധീനങ്ങളേയും ഉല”പാദിഷിച്ചു. 
അധികാര*ത്തിന്‍െറ നിര്‍വ്വചനം, സങ്കല്പനം തുടങ്ങിയവയിലെ (്പരശ്‌നങ്ങം ഈ 

ഴ്‌ ഘട്ടത്തിര ചര്‍ച്ചചെയ്യേണ്ടതില്ല. അധികാരബന്‌ധങ്ങളുടെ ഒരു സവിശേഷസ്‌ഥാനമെന്ന 
നിലയ്‌ക്ക്‌ നാഗസംജു”ഞയുടെ (പചാരത്തില്‍ നിന്നുളവാകുന്ന അധികാര. 

* സ്വാധീന ഫലങ്ങാം സ്‌പഷ്‌ടമാക്കുകയാണ്‌ ഇവിടെ മുഖ്യമായും ചെയ്യുന്നത്‌ ഷം, 
അത്‌ ഏതു രീതിയില്‍ 'യാഥാര്‍ത്‌ഥ്യം' നിര്‍മ്മിച്ചെടുക്കുന്നുവെന്നും, എങ്ങിനെയൊ 
ക്കെ വ്യക്‌ തികളേയും സംഘങ്ങളേയും “വിഷയവത്‌കരിക്കുന്നദുവെന്നും (ഭഥ160) 
പരിശോധിക്കേണ്ടതാണ്‌, 








ട്‌ കാവുകളെ സഹജാവസ്‌ഥയില്‍ത്തന്നെ നിലനിര്‍ത്തിയിരുന്നെങ്കിലും “ആളും 
അനക്കവും കൂടാതെ കിടക്കാന്‍ അനറുവദിച്ചിരുന്നില്ല. എന്നും സന്‌ധ്യാസമയത്ത്‌ 
കാവിനുള്ളില്‍ നാഗത്താന്‌മാര്‍ക്ക്‌ വിളക്കുവയ്‌ക്കുന്ന പതിവ്‌ ഇന്നൂമുണ്ടല്ലോ. 
റിയ നാഗരാജാവിന്‍റയോ നാഗയക്‌ഷിയുടടയോ അവര്ടെ പിന്‍മുറക്കാരുടേയോ ഒക്കെ 
ലി റിംബങ്ങഠം അവിടെ പ്രതിഷ്‌ ഠിക്കഷെട്ടിരിക്കും. പിതൃക്കാംക്കുററും മററു പ്രതിഷ്‌ഠ 
ക്കും സന്‌ ധ്യാദീപം കൊളുത്തിയിരമുന്നു. കുടുംബത്തിന്‍െറ ഐശ്വര്യത്തിനാ 
ണ്‌, സര്‍ഷങ്ങഠാംക്കു വര്‍ഷത്തിലൊരിക്കല്‍ നൂറും പാലും നേദിക്കുന്നത്‌. തൃപ്‌ ത 
 ഭാണെങ്കില്‍ മാതമേ അവ നൈവേദ്യം സ്വീകരിക്കൂ; എന്നാലേ കുടുംബത്തിന്‍െറ 
രക്‌ഷകസ'ഥാനം കൈക്കൊള്ളൂ. ഈവിധ അനുഷ്‌ ഠാനങ്ങം മുടക്കുന്നത്‌ സര്‍ഷ 
കോപത്തെ ക്‌ഷണിച്ചുവരൂത്തുന്നതിനു, സമാനമായി കരൂതച്ചെട്ടു. തദവസരങ്ങളില്‍ 
പതിവുവിഹാരക്രേനങ്ങാം ഉപേക്‌ഷിച്ച്‌ അവ വീടിന്‍െറ പരിസരങ്ങളില്‍ കാണായ്‌ 
വരുമെന്ന്‌ വിശ്വസിക്കഷെട്ടിമുന്നു. കടമകഠം നിര്‍വ്വഹിച്ചുകൊള്ളാമെന്ന വാഗ്‌ദാ 
നത്തിന"മേല്‍ അവ മടങ്ങുമത്രെ; എന്നാല്‍ ഈ വാഗ്‌ ദാനങ്ങളെ വീണ്ടും അനാദരി 

ക്കുന്നത്‌ ഗുരുതരമായ അനന്തരഫലങ്ങാംക്ക്‌* കാരണമാകും, 


ക്രൂദ്‌ധരായ സര്‍ഷങ്ങളെ (പസാദിഷിക്കാന്‍ (പത്രയേക. അനുഷ്‌ഠാനവിധികളുണ്ട്‌. 

൪൭ ചീല അവസരങ്ങളില്‍ 'സര്‍ഷം തുള്ളല്‍' മാര്രമാണ്‌ ഏക, പോംവഴി. ധാരാളം 
പണച്ചെലവുള്ള, സങ്കീര്‍ണ്ണമായ ഒന്നാണിത്‌. ജാതി, പദേശം, കൂടുംബത്തിന്‍െറ 
ധനസ്‌ഥിതി തുടങ്ങിയവയൊക്കെ അനുഷ്ഠാനങ്ങളുടെ സൂക്‌ഷ്‌മസ്വഭാവങ്ങളെ 
ഏറിയും കുറഞ്ഞും സ്വാധീനിച്ചു. പുലയസമുദായത്തിന്‍െറ സര്‍ഷപൂജാവിധികാം, 
 കുറുന്തിനിഷാട്ട്‌, മണ്ണാര്‍ശാലയിലെ പ്രസിദ്ധമായ “ഉരൂളികമിഴ്‌ത്തല്‍' ഒക്കെയും 

' നാഗ്രപിതിക്കായി നടത്തിഷോരുന്നവയാണ്‌. പുലയരുടെ, “സര്‍ഷബലി/യില്‍ നാഗ 

റ ക്കന്നിയുടെ കളമെഴുതി, അരിയും തേങ്ങയും ഇളനീരും നേദിച്ച്‌, നോമ്പൂനോററ്‌ 














ചൊല്ലുകളു'ടെ അകമ്പടിഭയാടെയാണ്‌ സര്‍ഷപൂജ ട്ട വര്‍ഷംതോറും 
ഈ ചടങ്ങ്‌ നടത്തഷെടും. ചടങ്ങിനുശേഷം തുടി-ചേങ്ങിലതാളത്തിനൊഷം പാടുന്ന ട്‌ 
പാട്ടുകളിലൂടെ പുലയരുടെ നാട്ടിലേക്ക്‌" മഹാനാഗങ്ങളെ ക"ഷണിക്കുന്നു. 






മേല്‌പറഞ്ഞ ചട്ടങ്ങളുടെ വ്യൂഹം സാദ്‌ധ്യമാക്കിത്തീര്‍ത്ത നിരവധി സമ്രദായ। 
ങ്ങളില്‍ ചിലതാണ്‌ ഇവയൊക്കെ. ഇവ മനുഷ്യജീവിതത്തിന്‍െറ “സന്തുലനം: നില 
നിര്‍ത്തുമെന്ന്‌ വിശ്വസിക്കട്ചെട്ടിരുന്നു. 


ബഹുവാച്യമായ ദിവ്യത്വം ലി 


നാഗസംജു“ഞ ഒരിടത്തുതന്നെ ഒതുങ്ങിക്കിടന്നിരുന്നില്ല. വിവിധ രംഗങ്ങളിലെ 
അതിന്‍െറ സാന്നിദ*ധ്യം “സൂചിഷിക്കല്‍ സംവിധാനത്തെ പുനരുദ്ദീപിഷിച്ചു. ഴ്‌ 
ഓരോ രംഗവും അതിന്‌ വ്യത്യസ്‌ത ഛായകളും ഗുണവിശേഷങ്ങളും കല്‌പിച്ചു. 
“ഉടന്‍കൊല്ലി*, “വിഷജീവി” തുടങ്ങിയനിലകളില്‍മാത്രമല്ല, സമൂഹത്തിലെ 
നിരവധി പ്രവര്‍ത്തനങ്ങളുടെ അവിഭാജ്യദാഗമായ ഒരു ബഹുവാച്യ സംജുഞയാ 
യാണ്‌ നാഗം ((പത്യക്‌ഷച്ചെട്ടത്‌. ഈനാട്ടുകാരല്ലാത്ത പലരിലും ഇത്‌ അത്‌ഭുതം , 
ഉളവാക്കിയിരുന്നു. തന്‍െറ മുന്‍ഗാമികളിലൊരാഠം പറഞ്ഞ അനറുദവകഥ ഒരു, ലി 
(ബ്രിട്ടീഷ്‌ ഉദ്യോഗസ്‌ഥന്‍ രേഖചഷെടുത്തിയിരിക്കുന്നത്‌ (ശരദ്‌ധിക്കുക: 


“*... കുറേവര്‍ഷംമുമ്പുനടന്ന കാര്യമാണ്‌. അന്നയാഠാംക്ക്‌ ചെറുഷം, സ്‌ഥലത്ത്‌ 
പുതുതായി എത്തിയസമയം. ഒരുനാഠാം കച്ചേരിയില്‍ കൂടിയിരുന്ന കക്ഷികളില്‍ 
ചിലര്‍ അയാളോട്‌ ““ദൈവംവരുന്നു'"'വെന്ന്‌ പറഞ്ഞഷോടം കാര്യം മനസ്സിലാകാതെ 
കുഴഞ്ഞ ത്രെ. ജനക്കൂട്ടം വഴിമാറിയഷോഠം അയാഠം എഴറുന്നേററുനോക്കി. ദൈവ" 
മെന്ന്‌ വിളികു ചെട്ടത്‌ ജീവനുള്ള ഒരു മൂര്‍ഖന്‍പാമ്പാണെന്ന്‌ കണ്ട്‌ ആകെ 
ഭയന്നു പോയി..... അവിടുള്ളവര്‍ക്ക്‌ അവയുമായി നല്ല പഴക്കമാണെന്നു പ” 
കാരണം ഇഴ ജീവികളെ കാണദുമ്പോഠം അവര്‍ വിരളാറില്ല'".7 ി 





“പാമ്പിനെ” മൃത്യുവുമായി ബന്‌ധച്ചെടുത്തുന്ന ഏകമുഖ വീക്‌ഷണത്ത' 
ഇവിടെ സ്‌ഥാന്രഭംശമുണ്ടായിരിക്കുന്നു. 





ശരിയേയും തെററിനേയറും, കുററവാളിയേയും നിരപരാധിയേയും വേര്‍തിരി 
ച്ചറിയാന്‍ സര്‍ഷങ്ങാംക്ക്‌ സ്വതഃസിദ്‌ധമായ ശേഷിയുണ്ടെന്ന്‌ പരക്കെ അംഗീകരിക്കു 
ഷ്വെട്ടിരുന്നു. നേരിന്‍േറയറ്റം ന്യായത്തിന്‍േറയും നിലവറകളായി അവ കരുതപ്പെട്ടു . 
സത്യപരീക്‌ഷണങ്ങളില്‍ അവ വിധികര്‍ത്താക്കളും ന്യായമുര്‍ത്തികളറുമായം 
കുുററമേററു പറയാന്‍ ആദേങ്കിലും വിസമ്മതിക്കുമ്പോഠം അവര്‍ ഉ(ഗവിഷമുള്ളതും ക്‌ 
ദിവ്യസ്വദാവമുണ്ടെന്ന്‌ കരുതഷെടുന്നതുമായ ഈ ഇഴജീവികളിലൊന്നിനെ ഒരു _ 
മേലങ്കിക്കുള്ളിലായി പൊതിഞ്ഞെടുക്കറും. എന്നിട്ട ആരോപണവിധേയനായ 
വ്യക്‌തി ഈശ്വരനെ വിളിച്ചുകൊണ്ട്‌ മേലങ്കിക്കുള്ളില്‍ കൈകടത്തി സര്‍ഷത്തെ 
എടുത്തുയര്‍ത്തണം. ദംശനമേററാല്‍ അയാഠാം കുററക്കാരനെന്ന്‌ കരുതഷെടും'”. , 









“സത്യമുള്ള” ജിവിയ:യി; സ്യായത്തിന്‍െറ ഉറവയായി, സര്‍ഷത്തെ കാണുന്ന 
മനോദാവമാണിവിടെ. സമൂഹ്യകമത്തിന്‍െറ നിലനില്‌പിന്‌ നിര്‍ണ്ണായകമായ 





ന ുടാവന്‍കൂര്‍, റിഷോര്‍ട്ട്‌ ഓണ്‍ സെസസ്‌്‌, 18931, പാര്‍ട്ട്‌ 1, തിരുവനന്തപുരം, 1892, പു.357 ട്ടും 
8 ജെം സി. വീഷര്‍, മെ 








ററഴ്‌സ്‌ (രം മലബാര്‍, ക്യാന്‍സ്‌ രബര്‍ദഴസ്‌, വെപ്‌റേ, 1862, പും 123 







ഉം നഴ 
കം 


















ചി [ ര [ ടം 
ച: പ 
ടു റ 


[ തം ള്‌ 
പെരുമാററച്ചട്ടങ്ങളെ നാഗം ദരദമാക്കി. മനുഷ്യര്‍ക്ക്‌ അസാദ്‌ധ്യമാായതരത്തില്‍, 
സ്വേച്‌ഛ തൊട്ടുതെറിക്കാതെ ന്യായനിര്‍വ്വഹണം നടത്താന്‍ സര്‍ഷങ്ങാംക്ക്‌ കഴിയു 


' മെന്നായിരുന്നു വിശ്വാസം. 


.“വിശേഷഗുണങ്ങളുടേതായ ഒരു രാജി” (ഭഇട0ഡസ) തന്നെ “നാഗ'ത്തില്‍ അവമോ 
ഗരിക്കച്ചെട്ടിരുന്നു. മാ്നത്രികശക്‌തിയുള്ള മാണിക്ൃക്കല്ലുവഹിക്കാനുള്ള കഴിവാണ്‌ 
ഇവയിലൊന്ന്‌. സര്‍ഷത്തെ ഈ അമൂല്യരത്‌നവുമായി ബന്‌ധിഷിക്കുന്ന കഥകയം 
നിരവധിയാണ്‌. ഭൂമിക്കടിയില്‍ മറഞ്ഞുകിടക്കുന്നുവെന്ന്‌ വിശ്വസിക്കഷെടുന്ന 
സുവര്‍ണ്ണനിധികാംക്ക്‌ അത്‌ഭൂതസിദ്‌ധിയുള്ള സര്‍ഷങ്ങാം വര്‍ഷങ്ങളോളം കാവല്‍ 
നില്‍ക്കുമത്രെ. ഇക്കാലമ്രതയും സര്‍ഷത്തിന്‍െറ ശ്വാസം ഇടതടവില്ലാതെ നിധി 
യിന്‌ മേല്‍ പതിയുന്നതിനാല്‍ അത്‌ ചുമരുങ്ങിച്ചുമുങ്ങി ഒടുവില്‍ അപൂര്‍വ്വ 
സുന്ദരമായ മാണിക്യമായി മാറുംപോല്‍. ഈ രൂപാന്തരം പൂര്‍ത്തിയാകുന്നതോടെ 
സര്‍ഷത്തിന്‌ ചിറകുകഠം മുളയ്ക്കുന്നു; മാണിക്യവും പേറി അത്‌ സ്വര്‍ഗ്‌ഗീയ 
മേഖലകളിലെങ്ങോ സ്‌ഥിതിചെയ്യുന്ന അജു“ഞാതദേശത്തേക്ക്‌ പറന്നു പോകുന്നു. 
ഈ കഥയുടെ നിരവധി പാഠാന്തരങ്ങാം കോംക്കാനുണ്ട്‌. മാനത്ത്‌ ധൂമകേതുവിനെ 
കണ്ടാല്‍പോലും അത്‌ മാണിക്യക്കല്ലുംവഹിച്ചുപോകുന്ന സര്‍ഷമാണെന്ന”്‌ 


വിശ്വസിച്ചിമുന്നു. 


ഭാവിഐശ്വര്യങ്ങളുടെ അഗ്രഗാമിയെന്ന്‌ കരുതചെട്ട ഈ ചെററുരത്‌ നം 
അത്യപൂര്‍വ്വമായ കൈയില്‍ കിട്ടുമെന്നായിരറുന്നു വിശ്വാസം. ദരിദ്രനാരായണന്‌മാര്‍ 
ഇതു കണ്ടെത്തിയതിനുശേഷം ലക്‌ഷപ്രദുക്കളായിമാറിയതിനെഷററി ധാരാളം 
പ്രഴങ്കഥകാം ഇഷോഴും നാട്ടില്‍ പാട്ടാണ്‌. മാണികൃക്കല്ലുംപേറി ആകാശങ്ങളിലൂടെ 
പാറിനടക്കുന്ന നാഗങ്ങളുടെ ചിത്രം മനസ്സിന്‍റെ ആഴത്തില്‍ പതിഞ്ഞിരുന്നു: 
രാത്രിയുടെ ഇരുളിലൂടെ എന്തെങ്കിലും വെളിച്ചം മാനത്ത്‌ നീങ്ങുന്നതു കണ്ടാല്‍' 
മാണിക്യവുമെടുത്ത്‌, ചിറകുവിടര്‍ത്തി, പറക്കുന്ന സര്‍ഷത്തിന്‍െറ ചിത്രമാണ്‌ 
തെളിഞ്ഞിരുന്നത്‌. 


ഗ്രഹണംപോലുള്ള (പാപഞ്ചിക്രപതിദാസങ്ങളിലും നാഗത്തിന്‌ കൈയുണ്ടെന്ന്‌ 
റിശ്വസിക്കഷചെട്ടു. ““ര്രഹണസമയത്ത്‌ രാഹു എന്ന ഭീമാകാരന്‍സര്‍ഷം സൂര്യ- 
ച്ര്ദന“മാരെ വിഴുങ്ങുകയാണെന്ന്‌ പരമ്പരാഗതമായി പറയചെടുന്നു'“. ഈയൊര 
റിവില്‍നിന്നുളവായ ചട്ടങ്ങഠാം പാലിക്കുന്നത്‌ “ശുദ്ധം നോക്കലി'ന്‍െറ ഭാഗമായി 
രുന്നു. “"്ഗഹണം സുമ്യച്രന്ദടന”മാരൂടെ നിര്യാണത്തെ കുറിക്കുന്നതായതിനാല്‍ 
അത്‌ തുടരുവോളം പുലയുണ്ട്‌.........  ഗഹണസമയത്ത്‌ ഭക്ഷണവും ജലവും 
വിഷമയമാകുന്നതുകൊണ്ട്‌ അതറുകഴിയറുവോളം അന്നവും വര്‍ജു്‌ജിക്കണം. 
ഗ്രഹണത്തിനുശേഷം കുളിച്ചുശുദ്‌ധി വരുത്തേണ്ടിയിരടുന്നു. എന്നാല്‍, അത്രയും 
സമയം വീട്ടിനുള്ളില്‍ത്തന്നെകഴിഞ്ഞാല്‍ ശുദ്ധം മാറില്ല. ര്രഹണങ്ങാം തുടരെ 
ത്തുടമെയുണ്ടാകുന്നത്‌ വന്‍വിപത്തുകളുടെ മുന്‍സൂചനയത്രെ.*"? 


._ കൊച്ചി-മലബാര്‍ഭാഗങ്ങളിലെ തറവാടുകളില്‍ കാവുകാം നിര്‍ബന്‌ധമായും പരി 
പാലിച്ചുപോന്നിരുന്നു; സര്‍ഷംപാട്ടിന്‌ അവിടെ ഏറെ പ്രചാരം സിദ്‌ധിച്ചിരുന്നറു; 


_ അതുപോലെ “നാഗപടക്കൂട്ടം' കൂടുതലായി ഉപദയാഗിക്കഷെട്ടിരുന്നും 


 തിരുവിതാംകൂറിലാകട്ടെ കാവുകളെ സംബന്‌ധിച്ച്‌ ഇത്തരമൊരു ഒഴിച്ചുകൂടായ”മ 


, 





ണ്ടായിരുന്നില്ല; സര്‍ഷംപാട്ട്‌* താരതമ്യേന വിരളമായിരുന്നു, നാഗപടക്കൂട്ടത്തിനും 





5 ടി. കെ. ഗോപാലപണിക്കര്‍, മലബാര്‍ ആന്‍റ്‌ ഇററ്‌ സ്‌ ഫോക്‌, 1900, പു. 58 











ു 
ച്ച 





ം ക 
താരതമ്യേന പ്രിയം കുറവായിരുന്നു. ഇത്തരം വൃത്യാസങ്ങഠം- “വടക്കും "തെക്കുമുള്ള 
നായന്‌മാരെ വകതിരിച്ചു കാണുന്നതിന്‌ ഒരടിസ്‌ഥാനമായി. 


സര്‍ഷങ്ങളും കാവും ഭൂമിയുടെ (കയവിര്രയത്തിലും (്രമാണപ്രതങ്ങളിലും- 
കടന്നുകൂടി. തറവാട്ടുവളുഷ്‌ ഭാഗിക്കുകയോ വിലയ്‌ക്കുകൊടുക്കുകയോ ചെയ്യു 
മ്പോഠം കടുടുംബസര്‍ഷങ്ങളേയും അത്‌ ബാധിച്ചു. വില്‍ക്കുന്നവര്‍ക്കും വാങ്ങുന്ന 
വര്‍ക്കും ഇതേച്ചൊല്ലി ഒരുപോലെ ഉത്‌കണ്‌ഠയുണ്ടായിമുന്നു. കാവിനുള്ളില്‍ 
അതി്രമിച്ചുകടക്കുന്നതിന്‍െറ അനന്തരഫലങ്ങാം സര്‍വ്വര്‍ക്കും നന്നായി അറിയു 
മായിമുന്നല്ലോ. സ്‌ഥലം വാങ്ങുന്നയാഠം കാവന്‍ റ പരിപാലനം ഏറെറടുത്ത്‌ 
മുറപോലെ പൂജുകര്‍മ്മാദികഠം നടത്താന്‍ തയ്യാറാകുമെന്ന ഉറഷിലൂടെ മാത്രമേ 
സര്‍ഷകോപം ഒഴിവാക്കാനാവു എന്നു വിശ്വസിക്കട്ചെട്ടു. കാവ” മാററി(്രതിഷ്‌ഠി 
ക്കുന്നത്‌ വളരെ (ശരമകരമായിരടുന്നു. പാമ്പറമ്മേക്കാട്ടില്ലക്കാരുടേയോ പുള്ളുവരു 
ടേയോ കാര്‍മ്മികത്വത്തില്‍ വിപുലമായ ചടങ്ങുകാം നടത്തുന്നതിലൂടെ മാതമേ ഇത്‌ 
സാദ്‌ധ്യമാകദൂ. എങ്കില്‌ പോലും സര്‍ഷകോപം ഒഴിവാകുമെന്ന്‌ തീര്‍ച്ചയുണ്ടായിരു 
ന്നില്ല. അതിലൂടെ സംജാതമാഭയക്കാവുന്ന ആപത്തുകളുടെ കഥകാം കേട്ടുതന്നെ 
വാങ്ങാന്‍തുനിഞ്ഞവര്‍ പിന്‌മാറുന്നതും വിരളമായിരുന്നില്ല. 





അത്തരം വസ്‌തു കൈമാറുന്നതുതന്നെ അങ്ങേയററം മനോവേദനയുണ്ടാക്കിയി 
മൂന്നു. ഭരദേവതകളെ വിലയ്‌ക്കുകൊടുക്കുന്നതിനു സമമായിരുന്നു അത്‌. അവസാന 
ക്കൈയായിമാത്രമേ അതിന്‌ ആരെങ്കിലും തൂനിയു. ഭൂമികൈമാററത്തിന'മേല്‍ 
ഈ വൈമനസ്യത്തിന്‌ സ്വാധീനമുണ്ടായിരുന്നിരിക്കണം. കാവ്‌ വില്‌ക്കാനുള്ള മടി 
ഭൂമിയുടെ (കയവി(രയത്തെ മൊത്തത്തില്‍ മെല്ലെയാക്കിയിരിക്കണം. എത്രത്തോളം 
വലുതായിരുന്നിരിക്കാം ഇതിന്‍െറ സ്വാധീനമെന്ന്‌ ഉഹിക്കാനാവുന്നത്‌ കാവുകളുടെ 
ബാഹുല്യം കണക്കിലെടുക്കു മ്പോഴാണ്‌. തിരുവിതാംകൂര്‍ സെന്‍സസഡ്റ്റിന്‍െറ ഒരേകദേശ 
ഭണെക്കി്‌ ലഭ്യമാണ്‌: ““എഴറുപതറുവര്‍ഷംമുമ്പ്‌ വാര്‍ഡും കോണറും അവയുടെ (കാവു 
കളുടെ) എണ്ണം 15,000 എന്നുഗണിച്ചു. ഈ സംഖ്യ അതിനറുശേഷം പെരുകിയിട്ടു 
ണ്ടെന്ന്‌ എനിക്കുതോന്നുന്നു.“20 കൊച്ചിയിലും മലബാറിലും അവയുടെ എണ്ണം ി 





താരതമ്യേന അധികമായിരുന്നു. 


മിക്ക ക്‌ഷ്രേതങ്ങളുടേയും ഒരു മുലയിലായി ഒരു കാവോ നാഗപ്രതിഷ”ഠയോ 
കാണാം. അന്തിശ്‌ശേരി, മൂത്തകുന്നം തുടങ്ങിയ ക്‌ഷ്രേതങ്ങളിലാകട്ടെ നാഗങ്ങ 
ളാണ്‌ മുഖ്യര്പതിഷ്‌ഠ. മററുചിലയിടങ്ങളില്‍ മുഖ്യരപതിഷ്‌ഠ മറെറാന്നായിരുന്നാല്‍ 
ത്തന്നെയും സര്‍ഷങ്ങളുമായി അവയ്‌ക്ക്‌ അടുാഷം കല്പിച്ചിരുന്നു. ഐതീഹ്യങ്ങ 
ളിലൂടേയും കഥകളിലൂടേയുമാണ്‌ ഇത്‌ സ്ഥാപിക്കുന്നത്‌. ഏതൊക്കെരുപങ്ങളി 
ലൂടെയാണോ സര്‍ഷവും കേമളീയരും തമ്മിലുള്ള ബന്‌ധം പവിത(്തവല"ക്കരി നം 
ക്കഷെട്ടത്‌, അവയദുടെതന്നെ ഭാഗമായിരുന്നു ഈ കഥകളും. തിരുവിതാംകൂറിെറ 
ഭരദേവതയായ ശ്രീപത്‌മനാഭസ്വാമിക്‌ഷ്രേതത്തിന്‍െറ ഉത്‌ദവകഥ ഒരുദാഹരണമാണ്‌. 
വിഷ്‌ണുവും സര്‍ഷവും തമ്മിലുള്ള പരസ്‌പരബന”ധത്തെയാണ്‌* അനന്തശയനം 
വിഗ്രഹം പ്രകാശിഷിക്കുന്നത*. സര്‍ഷത്തിന്‍െറ ഉയര്‍ത്തിഷിടിച്ച പത്തറികഠാം 
വിഷ്‌ണുവിന്‌ തണലേകുന്നു; അതിന്‍െറ ശരീരം ദേവനു ശയ്യയാകുന്നു. 





തീക്‌ഷ്‌ണവികാരങ്ങളും ആസക്‌തിയദും ദിവ്യത്വത്തിന്‌ അന്യമായിരുുന്നില്ല. 
കന്യകമാരെ (പണയിച്ച സര്‍ഷങ്ങളെക്കുറിച്ചും കഥകാം (പ്രചരിച്ചിരുന്നു. ഇന്നും 





1 ട്രാവന്‍കൂര്‍, റിഷോര്‍ട്ട്‌ ഓണ്‍ സെന്‍സസ്‌, വാല്യം 1, 1891, പു. 356-57 














പലരുടേയും ഓര്‍മ്മയില്‍ തങ്ങിനില്‍ക്കുന്ന ഒരു സംഭവം ഇതാ: ഒരു പെണ്‍കുഞ്ഞിെറ 
സമീപത്തറുതന്നെയായി ഒരു സര്‍ഷം എല്ലായ്‌പോഴും കാണച്െട്ടിരുന്നു. അവാം 
വളര്‍ന്നു കന്യകയായഷോഴും വിചിര്രമായ പ്രണയാരാധന തുടര്‍ന്നു. ഒടുവില്‍ 
പെണ്‍കുട്ടി വിവാഹിതയായി. നൈരാശ്യംമൂത്ത സര്‍ഷം അവളെ വകവരുത്തി. ശവം 
സംസ്‌കരിച്ചശേഷവും അത്‌ കടുത്തദുഃഖത്തോടുകൂടി ചിതകൂൂട്ടിയ സ്‌ഥലത്ത്‌ 
ചരൂണ്ടുകിടക്കുന്നത്‌ കാണാമായിരുന്നത്രെ. 
സര്‍ഷങ്ങാം വിശകലനത്തിനും അപ്രഗഥനത്തിനും വിഷയമാക്കുച്ചെട്ടിരുന്നു. 
അവയുടെ പെരറുമാററരീതിയും സ്വദാവവിശേഷങ്ങളും നിരീക്‌ഷിച്ചും തരംതിരിച്ചും 
മു അപ്രഗഥിച്ചും ഒരു വിജ്‌ഞാനശാഖ രൂപം(പ്രാപിച്ചു: വിഷവൈദ്യം. ഈ ശാഖയില്‍ 
പഠന്രഗന”ഥങ്ങളും രചിക്കഷ്ചെട്ടിരുന്നു. വിദഗ”ദ്‌ധനും പരിചയസമ്പന്നനൂമായ 
ഗുരുവിന്‍െറകീഴില്‍ വിദ്യ അടിമുടി അല്യസിച്ചുവശമാക്കിയവരദുടെയറിടയ റില്‍ 
മാത്രമേ മലയാളത്തിലും സംസ്‌കൃതത്തിലും രചിക്കഷചെട്ട ഈ വിജു്‌ഞാനസമറുച്ചയഃ 
പ്രചരിച്ചിരുന്നുള്ളൂ. എല്ലാത്തരം ദംശനങ്ങാംക്കറുമടുള്ള ചികിത്‌ സാവിധികരം വിഷ 
വൈദ്യന്‌മാര്‍ ആവിഷ്‌കരിച്ചത്‌ ഈ അറിവദുകളുടെ അടിസ്‌ഥാനത്തിലാണ്‌. 


കേരളത്തില്‍ പരമ്പരാഗതമായി പാമ്പാട്ടിമാരായി ജീവിച്ചുപോന്ന കാക്കാലരുടെ 
വിഷചികിത്‌സാവിധികളും വിജു്‌ഞാനമാതൃകയും മുന്‍പറഞ്ഞ സ്രമ്പദായത്തില്‍ 
നിന്നും തീര്‍ത്തുംവ്യത്യസ്‌ തമായിരൂുന്നു. മലബാറിലെ മ്രന്തവാദികഠം, കിഴക്കന്‍ 
മലകളില്‍ വസിച്ചുപോന്ന കരിംപാലര്‍, തിരുവിതാംകൂറിലെ കുടുംതികാം തുടങ്ങിയ 
അനേകം ജനവിദാഗങ്ങാം താന്താങ്ങളുടേതായ നിരീക്‌ഷണങ്ങളേയും സവിശേഷ 
ചികിത്‌ സാരീതികളേയും അവലംബിച്ച്‌ വിഷചികിത്‌സയിലേര്‍ഷട്ടിരുന്നു. 





| വിഷവൈദ്യന്‌മാര്‍ക്ക്‌ പലതരത്തിലുള്ള ചികിത്‌ സാസ്രമ്പദായ ങ്ങളുണ്ടായി 
ഒദുന്നു: ഓഷധചികിത്‌സ, മ്രന്ത്ത്രന്താദികളെ ആശ്രയിച്ചുള്ളവ. ഒടുവിലത്തെ 
ശ്രമമായി, ദംശനമേല്‌ പിച്ച സര്‍ഷത്തെ മടഒദിവരാന്‍ പ്രേരിഷിച്ചശേഷം അതിനെ 
ക്കൊണ്ടമുതന്നെ വിഷമിറക്കിക്കാന്‍വരെ അവര്‍ക്കു കഴിയുമായിരുന്നു. വിഷവൈദ്യ 
ന"മാരുടെ ഇനംതിരിക്കലനുസരിച്ച്‌ മുഖ്യമായും രണ്ടുതരം രീതികളാണ്‌ ഈ 
ചികിത്‌ സാവിധികളില്‍ അടങ്ങിയിട്ടുള്ളത്‌: ഒന്ന്‌, ഭൂതലക്‌ഷണം; വരാനിരിക്കുന്ന 
തെന്തെന്ന്‌ മുന്‍കൂട്ടി മനസ്സിലാക്കാനുള്ള മാര്‍ഗ്‌ഗങ്ങം; രണ്ട്‌, ദംശനങ്ങളെ മ്രന്ത്ര 
ത്രന്താദികളിലൂടെ ചികിത്‌ സിക്കാനുള്ള വിധികാം. 





വിഷചികിത്‌സാസ്രമ്പദായത്തിലെ മുറകളുടെ ഒരുവിവരണം കേംക്കാം: 


“ഒരു വൈകുന്നേരം, സന്‌ധ്യയടുത്ത നേരത്തേ എന്‍െറ താവളത്തില്‍നിന്ന്‌ ഉദ്ദേശം 

ആറടിയകലത്തില്‍ നിന്നിമുന്ന രണ്ടുതീയ്യന്‌മാര്‍ ഒരു സര്‍ഷത്തിന്‍റെറ മുന്നില്‍ച്ചെന്നു 

ത്‌ ചാടി. ഇരുവരും ദംശനമേററതായി പറഞ്ഞു. അവരില്‍ ഒമൂവനെറ പാദത്തിന്‌ മേല്‍ 

ഒരു മുറിവ്‌ കാണച്ചെട്ടിരുന്നു. സുഹൃത്തുക്കളും ബന്‌ധുക്കുളും ചേര്‍ന്ന്‌ അയാളെ 

സമീപത്തുള്ള ഒരു (ഗാമത്തിചെ (പസിദ്‌ധനായ വൈദ്യന്‍െറയടുക്കലേക്കു കൊണ്ടു 

& പോയി. ചികിത്‌സയ്‌ക്കു വേണ്ടതൊക്കെ കാലേകൂട്ടി ഒരുക്കാനായി അയാളുടെ 

സഹോദരന്‍ മുന്‍പേ പോയി. വൈദ്യന്‍െറ വീട്ടിനടുത്തെത്തിയഷോഠം അദ്ദേഹം തന്‍െറ 

നേരെ നടന്നുവരുന്നതായി അയാഠാം കണ്ടു. എന്തെങ്കിലും ഉരിയാടുന്നതിനുമുമ്പടു 

“ തന്നെ അദ്ദേഹം പറഞ്ഞു, 'മടങ്ങിക്കോളൂ ഒന്നുകൊണ്ടും ഇനി ഫലമില്ല. നിങ്ങളുടെ 

സഹോദരന്‍ വഴിയേ മരിച്ചിരിക്കുന്നു”. ഇത്‌ യഥാര്‍ത്ഥത്തില്‍ നടന്നതു തന്നെയാണ്‌. 

താല്‌പര്യം തോന്നിയതുകൊണ്ട്‌ ഞാന്‍ ദംശനമേററയാളുടെയൊഷം പോയിരുന്നു. 
അയാളൂടെ സഹോദരന്‍ വന്നു വിവരമറിയിക്കുന്നത്‌ ഞാന്‍ കേട്ടതാണ്‌ 22 








11 എച്ച്‌. എം. (ബ൪രണ്‍, മാജിക്‌ ആന്‍റ്‌ ബ്ലാക്‌ ആര്‍ട്ട്‌ ഇന്‍ മലബാര്‍, മ മലബാര്‍ ക്വാര്‍ട്ടേര്‍ലി 
റിവ്യൂ, 1902 വാല്യം 1, പും 467 










വില്‍ 


കേരളപഠനങ്ങള്‍ 


ക്‌. 





ദൂതലക്‌ഷണ്രപകാരം മുന്‍കൂട്ടയറിയാനുള്ള വൈദ്യര്‍ന്‍െറ്റ കഴിവ്‌ വെളിഷെടു 
ത്തുന്ന മറെറാരു സംഭവം 

““അകലത്തറുനിന്നും അടുത്തുനിന്നും ധാരാളം ആളദുകാം ചികീത്‌സയ്‌ക്കായി 
അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്‌. ഫലപ്രദമായ ചികിത്‌സ ലഭിക്കാത്തവര്‍ ചറുരദുക്ക 
മാണത്രെ, “ഒരു (പത്യേകസമയത്ത്‌ ഒരു പ്രത്യേകവ്യക്‌ തി” ചികിത“സയ'ക്കായി 
വരുമെന്ന്‌ മുന്‍കൂട്ടിയറിയാന്‍മാ(തമുള്ള പ്രാവീണ്യമുണ്ട്‌ ഈ രംഗത്ത്‌ അദ്ദേഹ 
ത്തിന്‌. ചിീലഷോഴൊക്കെ അങ്ങനെയുള്ളവരെ (പതീക്‌ഷിച്ച്‌ രാത്രികാലങ്ങളില്‍ 
അദ്ദഹം ഉണര്‍ന്നിരിക്കാറുണ്ടെന്നാണ്‌ ഏനന്‍െറ അറിവ്‌. അടുത്തിടെ ഞാന്‍ നേരിട്ടു 
കണ്ട അത്തരമൊരു സംഭവമുണ്ടായി .. ചികിത്‌സയ്‌ക്കെത്തിയ കൂട്ടരുടെ തോണി 
രാത്രിയോടെ കടവിലടുത്തു. അവിടെ നമ്മുടെ തമ്പൂരാന്‍െഠ വാല്യക്കാരന്‍ അവരെ 
കാത്തദുനില"പുണ്ടായിരുന്നു-ചികിത്‌സയ്‌ക്കെത്തിച്ച വ്യക്‌തി മരിച്ചുകഴിഞ്ഞെന്നും 
മടങ്ങാമെന്നു അറിയിക്കാനായി. സത്യം തന്നെയായിരുന്നു, നോക്കിയഷോഠാം ഉയിര്‍ 
പൊയ്‌ പോയിരുന്നു. 22 


"ഭൂതലക്‌ഷണം* (ഗന്‌ഥത്തില്‍ ക്രോഡീകരിക്കഷെട്ട വിജ്‌ ഞാനത്തിനദു പുറ3മ 
വിഷവൈദ്യന്‍മാര്‍ തലമുറകളായി ആര്‍ജു്‌ജിച്ചെടുത്ത ചികിതസാപരിചയത്തില്‍ 
നിന്നുളവാകുന്ന “ഉഠാവിളി'കളും ഇത്തരം മുന്നറിവുകളെ സഹായിച്ചിരുന്നു. വിഷ 
മിറങ്ങാന്‍ സാദ്‌ധ്യതയുണ്ടെന്നു കണ്ടാല്‍ ഓഷധങ്ങാം തയ്യുിറാക്കഷചെട്ടു. ദംശന 
ത്തിന്‍റെറ സ്വഭാവം, എല്‌പിച്ച സര്‍ഷത്തിന്‍െറ വര്‍ഗ'്‌ഗം. വലിഷം, സ്വഭാവങ്ങാം, 
ഏററയാളറുടെ ശാരീരികനില., ഏററ സമയം മുതലായ അനേകം ഘടകങ്ങാം ഒത്തു 
നോക്കിയാണ്‌ ഒരഷധ കൊണ്ടുള്ള (പ്രയോജനം നിശ്ചയിക്കുന്നത്‌. ഇതുകൂടാതെ 
ദിവസം, നാഴിക, ദൂതന്‍ വിവരമറിയിക്കുന്ന സമയത്ത്‌ അദിമുഖമായിനിന്ന ദിക്ക്‌, 
അയാളുടെ (പായം, ജാതി, വിവരമറിയിക്കാന്‍ ഉപയോഗിച്ച വാക്കുകഠം, - ഇങ്ങനെ 
പലതും കണക്കിലെടുത്താണ്‌ ചികിത്‌സ തീരുമാനി ടുന്നത്‌. വിഷമിറക്കാന്‍ 
സാധാരണ പ്രഭയാഗിച്ചുവരുന്ന ചികിത്‌സകളിലൊന്ന* മുറിവിനു മുകളിലായി 
ഒരു ചെറിയ കല്ലെടുത്തുവയ്‌ക്കുകയാണ്‌. ശരീരത്തില്‍ കടന്ന വിഷമ്രതയും 
വലിച്ചെടുത്തശേഷം കല്ല്‌ തനിയേ താഴെ വീഴും. ഒഓഷധം വേണ്ടര്ത ഫലംചെയ്‌തി 
ല്ലെങ്കില്‍ മ്രന്തത്രന്താദികളാണ്‌ വിഷമിറക്കാനുള്ള പിന്നീടുള്ള മാര്‍ഗ്‌ഗം. ഗുരുതര 
മായ സനര്‍ദഭങ്ങളില്‍ മാതമേ ഇവയെ ആശ്രയിച്ചിരുന്നുള്ളൂ. 








മ്രന്തശക്‌തിയിലൂടെ സര്‍ഷത്തെ മടക്കിവിളിക്കുക എന്ന അവസാനഭത്ത 
പോംവഴി വളരെ ചുമരുക്കമായിമാ(്തമേ പ്രയോഗിച്ചിരുന്നുള്ളു. സര്‍ഷങ്ങഴളാടു പാലി 
ക്കേണ്ട ആചാരമര്യാദകാം മൂടക്കിയതുകൊണ്ടാണ" ദംശനദമററതെങ്കില്‍ സര്‍ഷത്തിന്‍െറ 
ഭ്രകാധം വെദ്യനുനേമെ തിരിയുമെന്ന്‌ ഭയച്ചെട്ടിരുന്നു. വിഷമേല്‌പിച്ച സര്‍ഷവും 
വിഷമേററവ്യക്‌തിയും കണ്‍മുമ്പിലില്ലെങ്കില്‍ക്കൂടി മ്രന്തവാദംവഴി ചികിത്‌സിക്കാ 
മായിരുന്നുപോലും. ദംശനമേററ വ്ൃക്‌തിയുടെപേര്‌, ജന്‌മനക്‌ഷ്രതം, വയസ്സ്‌, 
ജന്‌മസ്‌ഥലം, ജന്‌മസമയം തുടങ്ങിയ വിവരങ്ങാം ഇതിനാവശ്യമായിമുന്നു. 
വിളക്കുവച്ച്‌ വെററിലചവച്ച്‌ മ്രന്തംചൊല്ലാന്‍ തുടങ്ങിയാല്‍ കുറേശ്ശെയായി 
വിഷമില്ലാതെയാകുമെന്ന്‌ കരറുതഷ്ചെട്ടു. “കാലവഞ്ചകം', “ഗരുഡ്രതയാക്‌ഷരം*", 
"പഞ്ചാക്‌ഷരം' തുടങ്ങിയ (ഗന്‌ഥങ്ങളില്‍ പ്രത്യേകാവസരങ്ങളില്‍ നടത്തേണ്ട ചടങ്ങു, 
കളും മററും വിശദമായി (പതിപാദിക്കച്െട്ടിട്ടുണ്ട്‌. 





12 രാജ മാജ വര്‍മ്മ കോയില്‍ തമ്പുരാന്‍, ദ മലബാര്‍ ക്വാര്‍ട്ടേര്‍ലി റിവ്യൂ, 1902, വാല്യം 1, പു. 467 ക 








ടു വിവിധതരം സര്‍ഷങ്ങളുടെ വിഷമടക്കമുള്ള സ്വദാവവിശേഷങ്ങാം വിലയിരു 
ത്തിയും താരതമ്യഷെടുത്തിയും തരംതിരിച്ചും മനുഷ്യശരീരത്തില്‍ വിഷമേല്‌ക്കു 
൬നതുമൂലമുണ്ടാകുന്ന ഫലങ്ങാം അറിഞ്ഞും ഈഷധവുമായി അത്‌ പ്രതി(്രവര്‍ത്തി 
മുന്ന രീതികാം മനസ്സിലാക്കിയുമാണ്‌ മേല്‌പറഞ്ഞ ചികിത്‌ സാവിധീകരം 
നിര്‍മ്മിച്ചെടുത്തത്‌. ഇതിനുപുറമേ ദംശനമേററയാളിടന്‍റയും കൂടെവന്നവമുടേയും 
മുഖഭാവം, ശാരീരികചലനങ്ങാം, അയാളുടെ ഗ്രഹനില, മ്രന്തത്രന്താദികാം ശരീരത്തി 
ലദണ്ടാക്കുന്ന ചലനങ്ങളെക്കൂറിച്ചുള്ള അറിവ്‌, ഇത്തരം ചികിത്‌ സാവിധികഠം 
ക്കെല്ലാം പൊതുവില്‍ ആധാരമായി നില്‌ക്കുന്ന ധാര്‍മ്മികമദൂല്യസംഹ റിതം 
ക ഇവയ്‌ക്കെല്ലാം അവയുടേതായ (പാധാന്യമുണ്ടായിരുന്നു. സര്‍ഷവിഷത്തിന്‌ പ്രതി 
ം രോധചീകിത്‌സ വളര്‍ത്തിയെടുക്കാനും (ശമങ്ങളുണ്ടായിമുന്നു. എന്നാല്‍ സര്‍ഷങ്ങളെ 
നിയ്രന്തണത്തില്‍കൊണ്ടുവരാനോ, അടിഷെടുത്താനോ, നശിഷിക്കാനോ യാതൊരു 
ശ്രമവുമുണ്ടായിരുന്നില്ല. സര്‍ഷങ്ങം സ്വത്രന്രരായിത്തന്നെ ജീവിച്ചു ഉഗ്രവിഷമുള്ള 
മൂര്‍ഖന്‍ അഷോഴറും 'നല്ലപാമ്പാ'യി ആരാധിക്കഷെട്ടു. 


ി 


ജീവിതാനുദവത്തിന്‍െറ വ്ൃയത്യസ്‌തരംഗങ്ങളില്‍ നിലനിന്നിരുന്ന ബഹുവിധ 
മൂല്യങ്ങളുടേയും സ്വഭാവങ്ങളുടേയും നാഗം പ്രതീകവല്‌ക്കരിച്ചതായി നാം കണ്ടു 
കഴിഞ്ഞു. തികച്ചും ബഹുവാച്യമായ ഒരു സംജു്‌ഞയാണത്‌. ഉല്‌പത്തികഥയിലെ 
(യ00ടിട) ഈശ്വരമന്‍റ കടകവിരുദ്ധമായ ചകിയന്‍സര്‍ഷം ഇവിടെ സദൂചിഷിക്കു 
ചെടുന്നഭതയില്ലു. ഏകമൈവവിശ്വാസത്തില്‍നിന്നു വളരെയകന്നുനില്‌ക്കുന്ന മനോ 
ഭാവമാണ്‌ ഇവിടെ തെളിയുന്നത്‌. ഒന്നിന്‍െറതന്നെ വ്ൃത്യസ്‌തരദൂപങ്ങഠാക്കെല്ലാം 
ഒര അര്‍ത്‌ഥം കല"പിക്കുന്ന (ഉദാ: സര്‍ഷം - തിന്‌മ -- സാത്താന്‍ - പിശാച്‌) സംവേദന 
ശീലമല്ല ഇവിടെ ദൃശ്യമാകുന്നത്‌. ചിഹ്‌നത്തെ എതെങ്കിലും മൂല ആശയത്തിലേക്ക്‌ 
(ടട! !ല2)ചുരുക്കിയൊതുക്കാതെ അതിനോട്‌ ബഹുവിധ അര്‍ത്‌ഥകല്‌പനകാം 
കൂട്ടിച്ചേര്‍ക്കുന്ന ഈ രീതി തികച്ചും വ്യത്യസ്‌തമാണ്‌, നാഗസംജ്‌ഞയില്‍ അവോ 
ധിതമായ ബഹുവിധ അര്‍ത്ഥങ്ങളും (പസക്‌തികളും ധര്‍മ്മങ്ങളും ഒരു രാജി 
(ട്രാടഗ്ഡേസ) ആയി രൂപപ്പെട്ടു: അവ വ്ൃതൃസ്‌തഷെടുകയും പരസ്‌പരപദൂരകങ്ങളായി 
“വര്‍ത്തിക്കുകയും വിമുദ്‌ധാവസ്‌ഥയില്‍ നിലകൊള്ളുകയും ചെയ്‌തു. അനവധി 
ദവതകളിലൊന്നായിരിക്കെത്തന്നെ നാഗം ബഹുവാച്യസ്വദാവമുള്ളതായിമുന്നു. എല്ലാ 
ത്തിനേയും ഒരു ക്രേന്ദആശയത്തിടലേക്ക്‌ ഏകോപിഷിച്ച്‌, വിദരുദ്‌ധ്രധുവങ്ങള 
ടങ്ങിയ ഒരു മണ”ഡലത്തിന്‍െറ എതെങ്കിലും ഒരു വശത്തായി അതിനെ സ്ഥാപി 
കടദുകയും പെയ്യുന്ന പ്രകിയയുടെ അഭാവമാണ്‌ ഇവിടെ (്രദ്‌ഭധയമാകുന്നത്‌. 














“2൩ടിടിം റസ എന്നു വിശേഷിഷിക്കാവുന്ന സവിശേഷചിഹ്‌നവ്യവസ്‌ഥ 
 ്‌ യിലൂടെയാണ്‌ ഈ ബഹുത്വങ്ങഠം സാദ'ധ്യമായതെന്നു പറയാം: വ്യത്യസ്‌തങ്ങളായ 
രൂപങ്ങളും സ്വഭാവങ്ങളുമുള്ള, ബഹുവിധ പെരുമാററരീതികളും നിലകളും ധര്‍മ്മ 
ങ്ങളും ൨ഹിക്കുന്നവരായ ഈശ്വരന്‌ മാരുടെ വലിയൊരു വൃന്ദം നിലനിച്‌ക്കുകയും 
6 ശറയുകയും പുനരവതരിക്കുകയും ചെയ്യുന്ന വ്യവസ്‌ഥ. ഈ (കമീകരണസ്രമ്പദായ 
_ത്തിനുള്ളില്‍ സാമൂഹ്യവ്യവസ'ഥ അതിന്‍റ സവിദശഷമാര്‍ഗ്‌ഗം പിന്‍തുടര്‍ന്നു. 
ൽ, സ്ഥലം, കാലം, അധികാരം ഇവയുടെ (കമീകരണത്തില്‍ ദൃശ്യമാകുന്ന ബഹുുത്വങ്ങളും 
 മുകളില്‍വിവരിച്ച സവിഭശഷചിഹ്‌നവ്യവസ്‌ഥയറദും തമ്മിലുള്ള പരസ്‌പരപൂരക 
ി ത്രത്തെ അംഗീകരിക്കുന്നത്‌, ജനങ്ങാം ചിന്തിക്കുകയും പ്രവര്‍ത്തിക്കുകയും ചെ 
യ്യുന്ന സവിദശഷരീതികളെ മനസ്സിലാക്കുന്നതീന്‌ ഒഴിച്ചുകൂടാനാവാത്ത മുന്നുപാ 
_ധിയാണ്‌. ഇതേക്കുറിച്ച്‌ കൂടുതല്‍ വിശദീകരിക്കുമ്പോഠം നമ്മാം അദിമുഖര്‍കരി 
ക്കുന്നത്‌ (ഈ ദിശയിലെ ഗവേഷണങ്ങളുടെ ഇന്നത്തെയവസ്‌ഥ പരാിഗണിക്കു 
കി സ്പോഠം) പരസ്‌പരവൈരുദ്‌ധ്യങ്ങഠംനിറഞ്ഞ അനിശചിതാവസ്‌ഥയാണ്‌. 












“പന്തികള്‍തമ്മില്‍ പക്‌ഷഭേദം" 





സംജൂു“ഞയുടെ വിന്യാസ്രപ്രകിയയുടെ ഭാഗമായി, നാനാവിധ .. വൃതിരിക്‌ത-_. 
വിപരീത രീതികളിലൂടെ "നാഗം" വിവിധ താല്‌പര്യങ്ങളുമായി കൂടിക്കുഴയുന്നത്‌ 
പരിശോധിക്കാം. ഉപജീവനം കണ്ടെത്താനും സാമൂഹ്യപദവികളിലെ ഉച്ചെനീചത്വ 
ശ്രേണി കെട്ടിഷടുക്കാനും ചില വിശേഷാധികാരബന്‌ധങ്ങളെ പൂനര്‍നിര്‍മ്മിക്കാനും 
മററുമായി, എല്ലാവരും പൊതുവില്‍ പങ്കുകൊണ്ടിരുന്ന (പമേയങ്ങളേയും അര്‍ത്ഥ 
സൂചനകളേയും പ്രത്യേകവ്യക്‌തികളും സംഘങ്ങളും സ്വാംശീകരിച്ചുപോന്ന 
വ്യത്യസ്‌തരീതിക ഠം കാണാന്‍ ഇത്‌ സഹായകമാകും. ബഹുഭൂരിപക്ഷം ജനങ്ങളും 
“നാഗ'വുമായുള്ളബന്‌ധത്തിനു വിധേയരായിരുന്നു. എന്നാല്‍, "നാഗ'മെന്ന 
സാമൂഹ്യനിര്‍മ്മിതിയെ സ്വായത്തമാക്കി വിനിയോഗിക്കുന്നതിനായി പ്രത്യേക 
വൃ്ക്തികളും ജനവിദാഗങ്ങളും സ്വീകരിച്ച (്പരത്യേക വഴികളില്‍ കാര്യമായ 
വൈജാത്യം കാണാനുണ്ടായിരുന്നു. നാഗസംജു“ഞയൂുടെ നിര്‍മ്മാണ - പൂനര്‍ 
നിര്‍മ്മാണത്തില്‍ സ്വാംശീകരണ്രപ്രകിയകളും (ദ്ാഥാഥാ്ദി0൩ 00659595) 
ആഖ്യായികകളും പരസ്‌പര പൂരകങ്ങളാകൂന്നു. വിവിധ താല്‌പര്യങ്ങളോടു 
ചേരുന്നതോടെ സമാനങ്ങളായ ആശയങ്ങളും അര്‍ത്‌ഥകല്‌പനകളും സംജു്‌ഞകളും 
വ്യതിരിക്തവും വിപരീതവുമായ വഴികളിലൂടെ (പയോഗത്തില്‍ വരുന്നു. ഈ 
*സ്വാംശീകരണ സങ്കല്‌പന'ത്തിലൂടെ ഇതിന്‍െറ രൂപരേഖ വരച്ചെടുക്കാന്‍ സാധിക്കും. 


മേല്‍പറഞ്ഞ പരസ്‌പരപൂരകത്വം നിലനിന്ന ഒരു ക്രേന്ദബിന്ദു മണ്ണാര്‍ശാലയാണ്‌. 
ഇവിടുത്തെ കാവില്‍ നാഗരാജനും രാജ്‌ഞിയും അസംഖ്യം സന്തതികളോടൊത്തു 
വാഴൂന്നുവെന്നാണ്‌ വിശ്വാസം. ദീര്‍ഘചതൂരാകൃതിയില്‍ പതിനാദറേക്കര്‍ 
വിസ്താരത്തില്‍ നീണ്ടുപരന്ന കാവും പരിസരവും തലമുറകളായി മണ്ണാര്‍ശാല 
നമ്പ്യാതിയില്ലക്കാരാണ്‌ പരിരക്‌ഷിച്ചുപോരുന്നത്‌. ക്‌ഷ്രേതത്തിലേയും കാവി 
ലേയും നിത്യപൂജകാം, സര്‍ഷപ്രീതിക്കായുള്ള വിവിധ ചടങ്ങുകഠം, ഉത്‌സവങ്ങാം 
ഇവയെല്ലാം നടത്താനുള്ള അവകാശം അവര്‍ക്കാണ്‌, നാഗ്രപീതിക്കായി 
കേരളത്തിന്‍െറ എല്ലാഭാഗങ്ങളില്‍നിന്നും ഭക്‌തര്‍ ഇവിടെയെത്താറുണ്ട്‌. വിശേഷ 
ദിവസങ്ങളില്‍ നടവരവ്‌ ധാരാളമാണ്‌. ആയില്യംനാളില്‍ നിത്യപൂജകാംക്കു 
പുറമേ നററുംപാലറും കഴിക്കലും സര്‍ഷംതുള്ളലും നടത്താറുണ്ട്‌. അന്ന്‌ വിവിധ 
ജാതികളില്‍പെട്ടവര്‍ സ്വര്‍ണ്ണം, വെള്ളി, കൃഷിവിദവങ്ങാം എന്നിവ കാഴ്‌ചവച്ച 
തൊഴാനെത്തും. ഇതിനദുപുറടമേ കാണിക്കയിടലും മുറയ്‌ക്കുനടക്കും. പണ്ട്‌ ൽ 
ഈ ദിവസങ്ങളില്‍ പൂലയജാതിക്കാരെയും ആരാധന നടത്താന്‍ അനുവദിച്ചിരുന്നു-- 
ബാഹ്‌മണപൂജാരികളുള്ള ക്‌ഷ്രേതങ്ങളില്‍ അവര്‍ക്ക്‌ പൊതുവേ പ്രവേശനമില്ലായി 
മുന്നെങ്കിലൂം ്രത്യേകാവസരങ്ങളില്‍ ജാതിവ്യവസ്ഥയുടെ കാര്‍ക്കശ്യങ്ങളെ 
ഇല്ലാതാക്കാന്‍ നാഗസംജു“ഞയ്‌ക്കൂ കഴിഞ്ഞിമുന്നു, 








അഭീഷ്‌ടസിദ്‌ധി വരുത്താനും രോഗശമനമമുണ്ടാക്കാനും നാഗരാജാവിനുള്ള 
അസാമാന്യശേഷിയെഷററിയുള്ള കഥകാം ഇവിടുത്തെ 'ദിവ്യത്വ'ത്തിനു മാററുകൂട്ടി. 
ഭക്‌തജുനങ്ങാംക്കിടയില്‍ ഇവയ്‌ക്കൂസിദ്‌ധിച്ച പ്രചാരം ഇല്ലത്തിന്‍െറ ആധികാരിക . 
സ്‌ഥാനത്തിനു താങ്ങായി. അസമയത്തദും അസ്‌ഥാനത്തും പാമ്പുകളെ കാണാനിട വും 
യായാല്‍ മണ്ണാര്‍ശാലയിലേക്ക്‌ കാഴ്ചയോ കാണിക്കയോ നേരുന്ന പതിവ്‌ 
ഇന്നുമുണ്ട്‌. നമ്പ്യാതിയുടെ വരുമാനം വര്‍ദ്‌ധിഷിച്ചത്‌ ഇത്തരം സംഭവങ്ങളാണ്‌”. 1 
വന്‌ധ്യതയകററാനും ചില കുുടുംബങ്ങാംക്ക്‌ ഐശ്വര്യം വരുത്താനും രോഗശാന്തി 
വരുത്താനും മററും സര്‍ഷങ്ങാംക്കുകഴിയദുമെന്ന വിശ്വാസം മണ്ണാര്‍ശാലയിലെ 
ആരാധനാസ്രമ്പദായങ്ങളുടെ പവിരതതയെ അമക്കിട്ടൂറഷിച്ചു. ം 


കേരളപഠനങ്ങള്‍ | ഷു റു 


ടു 








മണ്ണാര്‍ശാലയ്‌ പവിത്രതകല്‌പിച്ചുകൊടുത്ത ഉത്‌ദവകഥയ്‌ക്ക്‌ പല 
പ്രാഠദേദങ്ങളുണ്ട്‌ . നാഗദക്‌തയായ ഒരന്തര്‍ജ്‌ജനത്തിന്‍െറ നിരന്തരമായ ഉപാസന 
യൂടെ പ്രതിഫലമായി അവര്‍ക്കുപിറന്ന ഒരു സര്‍ഷമാണ്‌ ഇല്ലത്തീന്‍െറ 
അഭിവ്യദ്‌ധിക്ക്‌ ആധാരമായി കരുതഷെടുന്നത്‌. “മണ്ണാര്‍ശാല'യുടെ പദവ്യൂല്‌പ 
ത്തിയെക്കുറിച്ചും കഥ തുടരുന്നുണ്ട്‌. ഖാണ്‌ഡവവനം അഗ്‌നിക്കിരയായ 
കാലത്ത്‌ ഒരു തുരുത്തുമാര്രം കത്തിനശിക്കാതെ രക്ഷപെട്ടു. മണ്ണാര്‍ശാലയില്ല, 
ത്തമ്മയുടെ സന്തതിപരമ്പരയുടെ (പാര്‍ത്‌ഥനമൂലമാണ്‌ അര്രയുംസ്‌ഥലം വനമായി 
ത്തന്നെ നിര്‍ത്തഷെട്ടത". അവ പെരുകിയഷോഠം ഇല്ലത്ത്‌ താമസസ്ഥലം പോരാതെ 
വന്നു. അങ്ങനെ ഇല്ലത്തിന്‍െറ തെക്കേഷുറത്തായി അവ മാറിത്താമസംതുടങ്ങി 
അവിടെ വലിയൊരു കാവ്‌ പടര്‍ന്നുപന്തലിക്കുകയും ചെയ്‌തു. 


വാഗവിര്രഹപൂജ നടക്കുകയും നാഗശിശമു സംരക്‌ഷിക്കഷെടുകയും 
ചെയ്‌തതോടെ ഇല്ലത്തിന്‌ പ്രശസ്‌തിയും സമ്പത്‌ സമൃദ്ധിയും കൈവന്നു. നാഗ 
ലോകരത്തോടുകാട്ടിയ സ്‌നേഹവും ഒദാര്യവും നാഗരാജാവിന്‍െറ പ്രീതിക്കും 
അനറ്രഗഫത്തിനും കാരണമായി. മനുഷ്യരും സര്‍ഷങ്ങളും പരസ്‌പരം ചെയ്‌ത 
ഉപകാരങ്ങളെ (പതിപാദിക്കുന്ന ഈ കഥ, ഇല്ലത്തിന്‍െറ “ഉല്‌പത്തി'യെ വിശദീകരി 
ക്കുന്നതില്‍ സുുപ്രധാനപങ്കുവഹിക്കറുന്നു. മനുഷ്യരും സര്‍ഷങ്ങളും തമ്മിലുള്ള 
ഉത്തമബന്‌ധത്തിന്‍െറ സ്വഭാവത്തെ ദ്ൃഡ്ഭീകരിക്കറുന്ന ഈ ഉല്‌പത്തിപുരാണത്തെ 
സത്യമായിത്തന്നെ അംഗീകമിച്ചുപോന്നു. എന്നാല്‍, ഈ ബന്ധത്തെ ഉലച്ചില്‍ 
കൂടാതെ നിലനിര്‍ത്താന്‍ ചില പെരുമാററച്ചട്ടങ്ങാം അനുസരിച്ചേ മതിയാവൂ. 
ഇതു(പകാരം ഇല്ലത്തിന്‍െറ നിലവറയിലാണ്‌ സര്‍ഷശിശുവിനെ വളര്‍ 
ത്തുന്നത്‌. സര്‍ഷശിശുവിന്‍െറ നിര്‍ദ്ദേശപ്രകാരം ഇല്ലത്തെ മൂത്തമ്മയ്‌ക്കു 
മാതമേ അവിടേക്ക്‌ (പവേശനമുള്ളു. മൂഷൂസിദ്‌ധിക്കുന്നതോടെ ഈ 
അന്തര്‍ജു” ജനം നാഗരാജാവിന്‍െറ പരിചരണത്തിന്‌ ആവശ്യമെന്നു കരുതഷചെടുന്ന 
സന്യാസജുര്‍വിതത്തിലേക്കു പ്രവേശിക്കുന്നു. ഇല്ലത്തെ അളവററ സ്വത്തദുക്കാം 
സൂക്‌ഷിക്കുന്നതും ഈ നീലവറയില്‍ത്തന്നെ. പക്‌ഷേ മൂത്തമ്മയ്‌ക്കു സ്വപ്‌ന 
ദൃഷ്‌ടിയിലൂടെ നാഗരാജാവിന്‍െറ സമ്മതംലഭിക്കുന്ന അവസരങ്ങളില്‍മാര്തമേ ആ 
സ്വത്ത്‌ ഇല്ലത്തുള്ളവര്‍ക്ക്‌ അനുജവിക്കാനാവൂ. അമ്പലത്തിലേയും കാവിലേയും 
പുജുകഠം നടത്താനുള്ള അവകാശം ഇല്ലക്കാര്‍ക്ക്‌ മാതമായിരമുന്നു. വ്യവസ്‌ഥ 
 ചെയ്യഷെട്ട ദിവസങ്ങളില്‍ പൂജകളും കാഴ്‌ചവയ്‌ക്കലുകളും മററദുചടങ്ങുകളദും 
'നിര്‍ബന”ധമായും നടത്തേണ്ടിയിമുന്നു. മുറ്രപകാരം ശുദ്‌ധിയും വൃത്തിയും 
കടുകിട തെററാതേവേണം ഇവ അനദുഷ്‌ഠിക്കാന്‍. അല്ലാത്തപക്ഷം നാഗലോകം 
രോഷംപൂണ്ട്‌ കാവിനുപുറത്തു (പത്യക്‌ഷട്ചെട്ട്‌ (പതിഷേധം വ്ൃക്‌തമാക്കുമത്രെ. 
ഉത്തരവാദിത്വംനിറവേററുന്നതിലും കടഷാടുകാംതീര്‍ക്കുന്നതിലും വരുത്ത റയ 
വീഴ്‌ചകളെളക്കുറിച്ച്‌ ഇല്ലക്കാമെ ഇതോര്‍മ്മചചെടുത്തും. സര്‍ഷങ്ങാം പ്രകടിഷിക്കുന്ന 
ഭാവങ്ങളില്‍നിന്നും ചലനങ്ങളില്‍നിന്നും ജനങ്ങാംക്ക്‌ അവയുടെ കോപവദും 
പസാദവും തിരിച്ചറിയാന്‍പോലും കഴിയുമായിരുന്നു. സര്‍ഷങ്ങളോടിട 
ഴകുമ്പോഠം സാമാന്യജനങ്ങംക്കുബാധകമായ നിയമങ്ങാംക്കുപുറമേ “ഇടനില 
: ക്കാരെ*ന്നനിലയ്‌ക്ക്‌ ഒരു വ്യത്യസ്‌തജീവിതശൈലിതന്നെ ഇല്ലത്തുള്ളവര്‍ക്ക്‌ 
പാലിക്കേണ്ടിവന്നു. നാഗത്തിന്‍െറ ബദ്‌ധദ്ൃഷ്‌ടിയില്‍നിന്നും അവര്‍ക്കൊരിക്കലും 

_ ഒഴിഞ്ഞുമാറാന്‍ കഴിയുമായിരുന്നില്ല. 














സര്‍ഷങ്ങളും ഇല്ലക്കാരും തമ്മില്‍ നിലവിലുള്ള ബന്‌ധത്തിന്‍െറ ചിഹ്‌ന 
മെന്നോണം അവിടുത്തെ പുരുഷന്‌മാരുടെ നാമങ്ങാംക്കുമദുമ്പായി സര്‍ഷദേവതയുടെ 
_ പേരും (“വാസുകി”) സര്‍ഷശിശദുവിനു ജന്‍മം നല്‍കിയ സ്‌ത്രീയുടെപേമും 








(൨ ശീദേവി) കൂട്ടിച്ചേര്‍ത്തിരറുന്നു. ഉദാഹരണത്തിന്‌, ഒരൂണ്ണിക്ക്‌ “കൃഷ്‌ണന്‍” 
എന്നാണു പേമെങ്കില്‍ 'വാസുകി(ശീദേവികൃഷ്‌ ണന്‍" എന്നായിരിക്കും അവന്‍, 
അറിയഷെടുക. ഇല്ലത്തമുള്ളവര്‍ക്ക്‌ സര്‍ഷങ്ങാം നിത്യജീവിതത്തിന്‍െറ ഭാഗ 
മായിരുന്നു. കല 





സര്‍ഷവും മനുഷ്യരും തമ്മിലുള്ള ബന”ധത്തെ (്രമീകരിക്കുന്ന നിയമങ്ങളുടെ 
ആദര്‍ശവല്‌ക്കരണത്തില്‍ ക്രേദ്ദസഥാനംവഹിക്കാന്‍ മണ്ണാര്‍ശാലയ്‌ക്കുലദിച്ച 
സവിശേഷാവകാശത്തെ ന്യായീകരിക്കാന്‍ ഈ ആഖ്യായികകളും ബന്ധപെട്ട 
സ്രമ്പദായങ്ങളും ഉപകരിച്ചു. 


“ഇടനിലസ്‌ഥാനം* വഹിച്ചുപോന്ന മറെറാരുജനവിഭാഗമാണു പുള്ളുവര്‍. 
വര്‍ഷംതോറും ചില നാളുകളില്‍ വീടുകാംതോറും നടത്തഷചെട്ട പുള്ളവന്‍പാട്ട്‌ നാഗ 
പ്രീതിക്കായി നടത്തഷെടുന്ന മുഖ്യാചാരങ്ങളിലൊന്നായിരുന്നു. പുള്ളുവ 
സ്തീയുടെ പാട്ടുകേട്ട്‌ നാഗം തൃപ്‌തിയടഞ്ഞ്‌, രോഷംശമിച്ചുമയങ്ങുമെന്നായിമുന്നു 
വിശ്വാസം. ഇതിനായി ഓരോവീട്ടില്‍നിന്നും പുള്ളുവന്‌ മുറ്റ്രകാരമുള്ള 
പ്രതിഫലം ലഭിച്ചിരുന്നു. 


ഈ "ഇടനില" നീതീകരിക്കുന്ന പല കഥകളുമുണ്ട്‌. അതിലൊന്ന്‌ ; 


ഖാണ്‌ഡവദഹനത്തോടെ അവിടെ നിവസിച്ചിമുന്ന സര്‍ഷങ്ങളിലധികവും 
ചത്തൊടുങ്ങി. എന്നാല്‍ അഞ്ചുതലകുളുള്ള ഒരു കൂററന്‍സര്‍ഷം വല്ലാതെ 
പൊള്ളലേററു (വണച്ചെട്ടെങ്കിലും, ജീവനുംകൊണ്ടുപറന്നുകളഞ്ഞു. കൂട്ടനാട്ടിലാണ്‌ 
ഒടുവില്‍ അതെത്തിഷററിയത്‌. ആ സമയത്ത രണ്ടു സ്‌ര്തീകാം വെള്ളംകോരാനായി 
കിണററിനടുത്തേക്കുപോവുകയായിരുന്നു. തന്‍െറ പ്രാണവേദന ഒട്ടൊന്നു 
ശമിഷിക്കാനായി ഏഴുകൂടംവെള്ളം ദേഹത്തൊഴിച്ചുകൊടുക്കാന്‍ സര്‍ഷദ 
അവരോടഭ്യര്‍ത്‌ഥിച്ചു. സ്‌(്രീകഠം അപ്രകാരം ചെയ്‌തു. ചരിച്ച ഒരു കുടത്തി 
നുള്ളില്‍ അത്‌ കടന്നുകൂടുകയും ചെയ്‌തു. കുടത്തിന്‍െറ ഉടമസ്‌ഥയോട്‌ തന്നെ 
വീട്ടില്‍ കൊണ്ടുപോയി പടിഞ്ഞാറേ മുറിയില്‍ വയ്‌ക്കാന്‍ നിര്‍ദ്‌ദേശിക്കുകയും 
ചെയ്‌തു. പക്‌ഷേ സ്തീക്ക്‌ ഭയമായിരുന്നു. കൂടത്തിന്‍െറ വായ തുണി 
കൊണ്ടു മൂടാനും, തന്നെ ഇരുത്തിയ മുറി ഒരാഴ്‌ചക്കാലത്തേക്ക്‌ അടച്ചിടാനും 
സര്‍ഷം അവരെ ഉപദേശിച്ചു. ഈ നടന്നതൊന്നും സ്തീയുടെ ഭര്‍ത്താവ്‌ 
അറിഞ്ഞിരടുന്നില്ല. അയാഠാം മുറിയുടെ വാതില്‍ തുറക്കാന്‍ ആഞ്ഞു(ധ്രമിച്ചു. 
ഒടുവില്‍ സര്‍വ്വശക്‌തിയുമെടുത്ത്‌ ചവിട്ടിഷൊളിച്ചഷോഠം അവിടെ ഒരു പുററ്‌ 
വളര്‍ന്നുനില്‍ക്കുന്നതുകണ്ടു. സര്‍ഷത്തിന്‍െറ സാന്നിദ"ധ്യം അറിയാതെ അയാഠാം 
തട്ടിനിരത്തി; അയാളെ സര്‍ഷം വകവരദുത്തുകയും ചെയ്‌തു. പക"ഷേ വിധവയും 
അശരണയുമായിത്തീര്‍ന്ന തന്‍െറ സംരക്‌ഷകയെ ആശ്വസിഷിക്കാനായി അത്‌ ഒരു 
വഴികണ്ടെത്തി; അതാണ്‌ മുകളില്‍ സൂചിഷിച്ച “ഇടനില'സ്‌ഥാനം. . ഈ, 
സരതരീക്ക്‌ ഭിക്‌ഷകൊടുക്കുന്നവര്‍ സര്‍ഷദംശനത്തില്‍നിന്നും ഒഴിവാക്കു 
ഷചെട്ടിരുന്നത്രെ. അങ്ങനെയാണ്‌ പുള്ളുവനും പുള്ളുവത്തിയും വീടുതോറും 
കയറിയിറങ്ങി പാട്ടുപാടി പ്രതിഫലംപററുന്ന സ്രമ്പദായമുണ്ടായത്‌. 


അപകടത്തില്‍ചെട്ട ഒരു സര്‍ഷത്തോട്‌ കാട്ടിയ സ്‌നേഹത്തോടും ദയയോടുമാണ്‌ 
പുള്ളുവജാതിയറുടെ ഉത്‌ഭവം ബന്‌ധിഷിക്കച്ചെട്ടിരിക്കുന്നത്‌. നാഗത്തിന്‍െറ 
വര്രപസാദം നേടിയതിലൂടെ കൈവരിച്ച മദ്‌ധ്യസ്‌ഥസ്‌ഥാനം അനേകരൂപങ്ങാം 
പൂണ്ടു. സര്‍ഷംതറുള്ളലില്‍, കാവുകളിലെ ചിത്രകൂട്ര്പതിഷ”ഠയില്‍, ഗര്‍ഭിണികളുടെ 
മരണം, ദുര്‍മരണം, അകാലമൃത്യു, ചര്‍മ്മരോഗങ്ങാം, പലതരം ബാലാരിഷ്‌ടതകാം . 


ന 





കേരളപേങ്ങള്‍ പ ക ഷൂ: ടു 
പം ടു ളു പ 














& 


ഇവയൊക്കെ തടയാനുള്ളപുജകളില്‍ അവമുടെ സാന്നിദ"“ധ്യം നിര്‍ള്ണായക 
ക ല്‍ ജനങ്ങരംക്ക്‌ പൊതുവിലുള്ള ചില കടഷാടുകളും ബാദ്ധ്യതകളും 
ന ക്ടദെന്നവര്‍ എന്ന നിലയില്‍ അനുവദിച്ചുകിട്ടിയ പത്യേകാവകാശങ്ങരം 
ല്‌ സമൂഹത്തിന്‍െറ ഭാഗമായി നിലനിന്നു. 
ക്‌ ി 


ചാലക്കൂടിക്കടുത്തുള്ള പാമ്പുംമേക്കാട്ട“നമ്പൂതിരറിയാില്ലമാണ” സ ര്‍ഷ 
സംജഞയുടെ (പയോഗത്തിന്‍െറ മറെറാരു ക്രേന്ബിന്ദു. നാഗലോകവദുമായുള്ള 
ദിവ്യബന്‌ ധൂത്വത്തിന്‌ പൂുകഴ്‌പെററ തറവാടാണിത്‌. ഈ ഇല്ലക്കാരുടേയും നിത്യ 
ജീവിതത്തിന്‍െറ ഭാഗമായിരുന്നു സര്‍ഷങ്ങരം. ഇല്ലത്തിനുള്ളില്‍ മനുഷ്യരമോടൊഷം 
സര്‍ഷങ്ങാം ഇണങ്ങിക്കഴിയുമായിരുന്നത്രെ. ഇവിടുത്തെ അമമൂല്യസ്വത്തദുവകകളുടെ 
രക്‌ഷകര്‍ അവരായിരുന്നു. ദുഷ്ടലാക്കോടെ ഇല്ലത്തിനുള്ളില്‍കടക്കുന്നവര്‍ക്ക്‌ 
ഇവരില്‍നിന്നും മക്‌ഷയില്ലെന്ന്‌ പറയച്െട്ടിമൂന്നു. 


നാഗലോകവുമായുള്ള അടുത്തസമ്പര്‍ക്കത്തില്‍നിന്നുണ്ടായ അനൂുദവജു്‌ ഞാന 
ത്തില്‍നിന്ന്‌ സര്‍ഷവിഷത്തിനെതിരെ പ്രയോഗിക്കാവുന്ന മറദുമരദുന്നിന്‍െറ 
വലിയൊരുനിരതന്നെ ഈ കുടുംബക്കാര്‍ സൃഷ്‌ടിച്ചെടുത്തു. കുടുംബത്തിന്‍െറ 
ആത'മീയ-ലാകിക അഭിവൃദ്ധിയെ കാത്തുസൂക്‌ഷിച്ചിരുന്നതായി കരടുതഷ്ചെട്ടു. 
ഇരുപതാംനൂററാണ്ടിന്‍െറ അത്‌ ഭൂതകാലത്ത്‌ തേഴ്‌സ്‌ററണ്‍ രേഖഷെടുത്തിയ ഒരു 
കഥയുണ്ട്‌. നാഗ്ര്രീതിക്കായി ഭക്‌തജനങ്ങളില്‍നിന്നും എല്ലാവര്‍ഷവും അനേകം 
അമുല്യവസ്‌തുക്കാം ഇല്ലത്തേക്ഷു നേര്‍ച്ചയായി എത്തിയിരുന്നത്രെ. 


ഗെ... ഇതുകേട്ട്‌ ആര്‍ത്തിപൂണ്ട ഒരു തസ്‌കരസംഘം ഇല്ലത്തുകടന്ന്‌ നിധി 
മോഷ്‌ടിക്കാന്‍ തീരുമാനിച്ചു. നമ്പൂതിരിയെ പിടിച്ചുകെട്ടിയിട്ടശേഷം വെള്ളി 
യിലുള്ള നാഗരൂപങ്ങളെ ഒഴിവാക്കി സ്വര്‍ജ്ുത്തിലുള്ളവയ്രതയും കൈവശച്ഷെടുത്തി 
അവര്‍ കടക്കാന്‍ തുടങ്ങി. എന്നാല്‍ പടികടക്കുന്നതിനുമുമ്പുതന്നെ അനേകം 
സര്‍ഷങ്ങാം അവരുടെ പിന്നാലെ പാഞ്ഞുചെന്നു. കഴുടച്ചുതുറക്കുംമദുമ്പേ 
കള്ളന്‌ മാരില്‍ ഓരോരുത്തരേയും ഈരണ്ടു (കദൂദ്‌ധസര്‍ഷങ്ങാം ചുററിവരിഞ്ഞു 
കഴിഞ്ഞിരുന്നു. മററുള്ളവ അആരരമിക്കാനെന്നോണം ഫണമറുയര്‍ത്തിക്കൊണ്ട്‌* 
സംഘത്തെയാകെവളഞ്ഞു. തസ്‌കരസംഘം ഒന്നടങ്കം ഭയച്ചെട്ട്‌ നിശ്‌ചലരായി നിന്നു 
പോയി. ഇതിനിടെ അധികാരികളെ വിവരമറിയിച്ചതുമൂലം എല്ലാവരും പിടിയി 
ലായി. ഉദ്യോഗസ്‌ഥര്‍ സ്‌ഥലത്തെത്തുന്നതിനുമുമ്പായി ഒരിഞ്ചുമാറാന്‍ സര്‍ഷങ്ങം 
കൂട്ടാക്കിയില്ലത്രെ .... 3 


ഭയത്തേക്കാഠം ഇരറുകൂട്ടരുടേയും (പടത്യകസ്വഭാവങ്ങളെക്കുറിച്ചുള്ള പരസ്‌പര 
ധാരണയാണ്‌ സര്‍ഷങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ ബന്‌ധത്തിനുപിന്നില്‍ 
(പവര്‍ത്തിക്കുന്നത്‌. ഈ (പദേശത്തറു താമസിക്കുന്നവര്‍ക്ക്‌ പാമ്പിനെ ഭയമില്ലാ 
യിരുന്നു. ഒരു വിദേശി പറയുന്നതു കോംക്കാം: 

ശശീലംകൊണ്ട്‌ നമുക്ക്‌ അവയെക്കുറിച്ചുള്ള ദയം വലിയൊരളവുവരെ ഇല്ലാതാ 
കുന്നു; പക്‌ഷേ അവ ഉ്രഗവിഷമുള്ളവയാണെന്നതില്‍ സംശയമില്ല; അറിയാതെ 
ചവിട്ടുന്നവമര അവര്‍ കൊല്ലുകതന്നെ ചെയ്യും. അല്ലാത്തയവസരങ്ങളില്‍ നമ്മില്‍ 
നിന്നും ഒഴിഞ്ഞുനില്‌ക്കാന്‍ അവ (ശമിക്കും. 





33 തേഴ*സ്‌ററണ്‍, ഒമേന്‍സ്‌ ആന്‍റ്‌ സമൂഷര്‍സ്‌ററിഷന്‍സ്‌. ചു. 27-28. 


പ ൨൭ ജെ. സി. വീഷര്‍, ലെറേറഴസ്‌ (ഫം മലബാര്‍, പു. 162. 





സമൂഹത്തിന്‍െറ ഉച്ചനീചത്വവ്യവസ്‌ഥയില്‍ പാമ്പുംമേക്കാട്ടില്ലത്തെ പ്രതിഷ” 
ക്കുന്നതില്‍ സര്‍ഷസംജു“ഞ വഹിച്ചപങ്ക്‌ ഇവിടെ പ്രത്യേകം ദൃശ്യമാണ്‌. 
പാമ്പുംമേക്കാടും തണ്ണാര്‍ശാലയും താരതമ്യേന ഉന്നതസ്‌ഥാനങ്ങഠം നേടിയെങ്കിലും 
സര്‍ഷങ്ങളുമായി ഇമ്മാതിരിബന്‌ധമുള്ള എല്ലാ വിഭാഗക്കാര്‍ക്കും അതു തര്ഷെട്ട്‌' 
രുന്നില്ല. ഉദാഹരണത്തിന്‌ മലബാറിലെ കുറവന്‍മാര്‍ക്ക്‌” സര്‍ഷബന”ധം നിത്യവൃത്തി 
കണ്ടെത്താനുള്ള ഒരു മാര്‍ഗ്‌ഗമെന്നതില്‍ക്കവിഞ്ഞ്‌ ഒന്നുമായിരുന്നില്ല. പാമ്പറുകളു 
മായി ഇവര്‍ ഈരുചുററും. അവയെ വിലയ്‌ക്കുവാങ്ങി മോചിഷിച്ചുവിടുന്നത്‌ 
പുുണ്യരപവ്യത്തിയായി കണക്കാക്കച്ചെട്ടിമുന്നു. അതുപോലെ തിരുവിതാംകൂറിലെ 
കാക്കാലന്‍മാര്‍ക്കും മലബാറിലെ തെയ്യംപാട്ടികഠംക്കും സര്‍ഷങ്ങളുമായുള്ള അടറുഷ 
ത്തില്‍നിന്ന്‌ ഉന്നതസാമൂഹ്യപദവിയൊന്നും കൈവന്നിരുന്നില്ല. ചില ജനവിദഭാഗങ്ങഠം 
മററുള്ളവയെ ദൊം ഫലപ്രദമായരീതിയില്‍ സര്‍ഷസംജു”ഞയെ സ്വായത്തമാക്കിയതെ 
അനെയെന്ന ചോദ്യം ഇവിടെ (പസക്‌തമാണ്‌. 


ജനങ്ങളും നാഗങ്ങളും തമ്മില്‍ കെട്ടിഷടുക്കഷെട്ട ബന്ധങ്ങളില്‍ ഒരിടത്തല്ലെങ്കില്‍ 
മറെറാരിടത്തായി ഒട്ടുമിക്ക ജനവിഭാഗങ്ങളും ജാതികളും സ്‌ഥാപിക്കഷചെട്ടിരുന്നൂ. 
പ്രൂലയന്‍ മുതല്‍ നമ്പൂതിരി വരെ എല്ലാവരും ഇതിലറുഠാംഷഷെട്ടിരുന്നു. അതിനാല്‍ 
വൃക്‌തികളും ജനവിഭാഗങ്ങളും ഉച്ചനീചത്വശ്രേണിയില്‍ (രകമീകരിക്കുഷെട്ടതില്‍ 
നാഗസംജൂു“ഞ വഹിച്ച പങ്കും അതിന്‍െറ സ്വാംശീകരണത്തിലെ വൃത്യസ്‌തതയുമാണ്‌ 
ഇവിടെ സംഗതമായ ചോദ്യം. സമൂഹത്തിന്‍െറ പൊതുവിലുള്ള ഉച്ചനീചത്വശ്രേണീ 
വല്‌ക്കരണത്തില്‍ കേവലം സൂക്‌ഷ്‌മഘടകമോ സ്രമ്പദായമോ മാത്രമായിരുന്നു 
സര്‍ഷസംജു“ഞയുടെ ഈ സവിശേഷ മണ്‌ഡലമെന്ന്‌ ഓര്‍ക്കേണ്ടതുണ്ട്‌. ആരാധനാ 
മൂര്‍ത്തിയില്‍നിന്ന്‌ ഓമോരൂത്തര്‍ക്കുമറുള്ള സാമീപ്യ - വിദൂരതകാം ചില പ്രത്യേക 
മനോഭാവങ്ങളുടേയും സാമൂഹ്യപദവികളുടേയും മൂപഷെടലിനുള്ള പല വഴികളില്‍ 
ഒന്നാരയേക്കാം. നാം മുകളില്‍കണ്ടതൂപോലെ, ചില വ്ൃയക്‌തികളും കുടുംബങ്ങളും 
(ദാ : പാമ്പൂംമേക്കാട്‌, മജ്ജാര്‍ശാല) മററു ചിലരെക്കാഠം (പുള്ളുവര്‍, തെയ്യംപാട്ടികാം 
തൂടങ്ങിയവര്‍) ഉയര്‍ന്ന സാമൂഹ്യപദവിയും സാമ്പത്തിക ഒരന്നത്യവും നേടിയിരുന്നു. 
നാഗങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്‌ധത്തിലെ ഇടനിലക്കാരായിരദുന്നവര്‍ക്ക്‌ _ 
ഉയര്‍ന്ന സാമൂഹ്യപദവി കല്‌പിക്കഷ്െട്ടിമുന്നു. ഈ മദ്‌ധ്യസ്‌ഥതയൂുടെ നടപടി 6 
(കമങ്ങളും ത്രന്ത്ങ്ങളും സമൂഹഘടനയില്‍ അങ്ങോളമിങ്ങോളം (്രചരിച്ചുകൊണ്ടിരൂന്ന & 
തിനാല്‍, നാഗസംജു്‌ഞയുടെ സ്വാംശീകരണരീതിയില്‍ ഭിന്നതയും, അതുമൂലം 
ഉച്ചനീചത്വശ്രേണീവല്‍ക്കരണവും സാദ്ധ്യമായി. ഈ ത്രന്തങ്ങളുടേയും നടപടി 
(കമങ്ങളുടേയും ആലേഖനം ഇനിയും ചെയ്‌തുതീര്‍ന്നിട്ടില്ലാത്ത കര്‍ത്തവ്യമാണ്‌”. ൫ 


10, 


് 


ഴ്‌ 
[| 


(പരിദാഷ -- ദേവിക ജെ. പി. കെ. ശശിധരന്‍) 











ഷം 


നി 


“കൊളോണിയലിസ'വും “ദേശീയത'യും: 
തെക്കന്‍ തിരുവിതാംകൂറിലെ 
“വൈകുണഠസ്വാമി (പസ്‌ഥാന'ത്തെക്കുറിച്ച" 





എം. എസ്‌, എഡ്‌, ചാണ്‌ഡ്യയയ 


ദേശീയവാദപരമായ ചരി(തമചനാരീതി (നദ॥ിഠന॥॥ട5% ൨50നാറ്ു്0സ) യുടെ 
ചരിതവ്യവഹാരങ്ങളില്‍ “ദേശീയത, 'ദേശീയതാവാദം* എന്നീ പരികല്‌പനകാംക്ക്‌* 
പവിത്രതയുടെ പരിവേഷമുള്ള ഒരുതരം വിശിഷ്‌ടപദവിയാണ്‌ കല്‌പിക്ക 
ഷെടാറുള്ളത്‌. ഈ രീതി പിന്തുടരുന്ന ചരി(്തകാരന്‍മാര്‍, കൊളോണിയല്‍ കാല 
ഘട്ടത്തിലെ അധികാരബന്‌ധങ്ങളെ, കീഴടക്കഷചെട്ട രാഷ്‌ (ടവും അധിനിവേശ 
ശക്‌തിയും തമ്മിലുള്ള ഏകതാനമായ ഒരു ബന്ധം മാധ്രമായാണ്‌ 
ചീര്രീകരിക്കുന്നത്‌.. ദേശീയ വാദത്തിന്‌ ഏകശിലാരൂപത്തിലദുള്ള ഒരു 
കൊളോണിയല്‍ വിരുദ്‌ധ ഉള്ളടക്കം അവര്‍ കല്‌പിക്കുന്നു. അധികാരബന്‌ധങ്ങളെ 
ഏതെങ്കിലുമൊരു സവിശേഷതയിലേക്കുമാരതമായി ചുരുക്കുന്ന ഏതു നിലപാടും 
പോലെ ഈ വീക്ഷണവും വികലമാണെന്നറു പറയാതെ വയ്യ. അധിനിവേശശക്‌തി 
കളുടെ ആധിപത്യമോ, “മാഷ്‌ (ട"ത്തിന്‍െറ രാഷ്ര്ടീയ ജീവിതത്തില്‍ ദേശീയ 
(പസ"ഥാനത്തിനുണ്ടായിരുന്ന മേല്‍കേെയ്‌മഭയാ അടിസ്‌ഥാനപരമായി പൂര്‍ജ്ജ 
മായിരുന്നില്ല എന്നതാണ്‌ യാഥാര്‍ത്ഥ്യം. മറെറാരുവിധ ത്തില്‍ പറഞ്ഞാല്‍ 
കൊളോണിയല്‍ സാഹചര്യങ്ങളിലെ അധികാരബന്‌ധങ്ങഠം നീരവധി തലങ്ങളുള്ള 
ഒന്നായാണ്‌ നിലനിന്നിരുന്നത്‌. അവയ്‌ക്ക്‌ എഷോഴും കൊളോണിയലി 
സത്തിന്‍േറയും ദേശീയതാവാദത്തിന്‍േറയും മാദ്‌ധ്യസ്‌ഥം ഉണ്ടായിരുന്നുമില്ല. ഈ 
അധികാരബന്‌ധങ്ങാംക്ക്‌ കൊളോണിയലിീസത്തിന്‍േറയും ദേശീയവാദത്തിന്‍്റയും 
മാദ്‌ധ്യസ"ഥം ഉണ്ടായിരുന്ന സന്ദര്‍ഭങ്ങളില്‍ പോലും ആ സന്ദര്‍ഭങ്ങളുടെ (പത്യേകതകാം 
ക്കനുസരിച്ച്‌ അതിന്‍െറ അളവും തോതുമെല്ലാം വൃത്യസ്‌തമായിരുന്നുതാനും. 


“അതിനാല്‍ ദേശീയവാദത്തിനോ കൊളോണിയലിസത്തിനോ ഒരേയൊരു ചരിതം 


ഉണ്ടാവുക സാദ്‌ധ്യമല്ല. മറിച്ച്‌ നിരവധി ചരി്രതങ്ങം ഉണ്ടാവും. 


ഇങ്ങനെ ദേശീയവാദം, കൊളോണിയലിസം എന്നിവയെക്കുറിച്ച്‌ ബഹുമുഖങ്ങ 
ളായ ചരിര്രങ്ങഠം മചിക്കഷെടേണ്ടതിന്‍െറ ആവശ്യകത വിശദമാക്കുകയാണ്‌ ഈ 
പഠാനത്തിന്‍െറ ഉദ്ദേശ്യം. പത്തൊമ്പതാംനൂററാണ്ടില്‍ തെക്കന്‍തിരുവിതാംകുറിലെ 
ചാന്നാര്‍ ! സമുദായത്തില്‍ നടന്ന പ്രപാട്ടസ്സറന്‍റ്‌ മതപരിവര്‍ത്തന്റശമങ്ങഠം, അതിന്‍െറ 
ഫലമായി രൂപംകൊണ്ട 'വൈകുണ്‌ സ്വാമി (പസ്‌ഥാനം' എന്നറിയഷെടുന്ന ജനകീയ 
ഹൈന്ദവമത(്രസ"ഥാനം എന്നീ ചരിത സംഭവങ്ങളെ പിന്തുടര്‍ന്നുകൊണ്ടാണ്‌ ഈ 
ഖസ്‌തുത വിശദീകരിക്കാന്‍ (ശമിക്കുുന്നത്‌. നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂര്‍, 
(്രിട്ടീഷ്‌മേല്‍ക്കോയ്‌മയ്‌ക്കുകീഴില്‍കഴിഞ്ഞിരുന്നകാലത്തെ സഭഭവങ്ങളാണ ഴ്‌ 
ഇനിയുള്ളഭാഗങ്ങളില്‍ വിവരിക്കുന്നത്‌. 


പത്തൊമ്പതാംനൂററാണ്ടിന്‍െറ ആദ്യദശകങ്ങളില്‍ തെക്കന്‍തിരദുവിതാം കൂറില്‍ 
നിലനിന്നിരുന്ന ജാതൃയധിഷ്‌ഠിതമായ തൊഴില്‍വിഭജനസ്യമ്പദായപകാരം 
- ട്‌ ളു 
ഴു ന്‌ 
26. ' ക്രേളപഠനങ്ങള്‍ ॥ 
% 





ചാന്നാന്‍മാരുടെ മുഖ്യതൊഴില്‍ പനങ്കളളുചെത്തലായിരുന്നു. ഭൂവുടമകളായ നായര്‍, 
വെള്ളാളര്‍ എന്നീ ജാതിക്കാരുടെ കറുടിയാന്‍മാരായി കാര്‍ഷികവ്യത്തിയിലേര്‍പെട്ടു 
പോന്നവരായിരുന്നു മറെറാരു വിഭാഗം ചാന്നാന്‍മാര്‍. തിരുവിതാംകൂറിലെ 
ജാതിവ്യവസ്ഥയുടെ ഏററവും കീഴ്‌ത്തട്ടില്‍ കഴിഞ്ഞിരുന്ന ചാന്നാന്‍മാര്‍ അങ്ങേയററം 


മര്‍ദ്ദിതവും അപമാനിതവറുമായ ഒരു ജീവിതമാണ്‌ നയിച്ചിരുന്നത്‌. ഹാര്‍ഡ്്രേഖ്‌ 


പറയുന്നപോലെ; 


“നമ്പൂതിരിമാരില്‍നിന്നും മദുഷത്തിയാറ്‌ അടിയും നായന്‍മാരില്‍നിന്നും 
പ്രന്തണ്ട്‌* അടിയും ദൂരെമാറി നില്‍ക്കണമായിരുന്നു നാടാന്‍മാര്‍. കീഴാളജാതി 
ക്കാരായതിനാല്‍ കുട, ചെരദുഷ്‌, സ്വര്‍ണ്ണാദരണങ്ങാം എന്നിവ ഉപയോഗിക്കുവാന്‍ 
അവര്‍ക്ക്‌ അവകാശമുണ്ടായിരുന്നില്ല. അവരുടെ വീടുകാംക്ക്‌ ഒരറുനില മാതമേ 
പാടുള്ളൂ. അവര്‍ പശുവിനെ കറക്കാന്‍ പാടില്ല. മേല്‍ജാതിക്കാര്‍ ചെയ്യുന്നതു 
പോലെ ഇടുഷില്‍ വെള്ളം ചുമന്നുകൊണ്ടുപോകാന്‍ നാടാര്‍സ്‌( തറീക൭ളെ 
അനുവദിച്ചിരുന്നില്ല, അവര്‍ അരയ്‌ക്കുമേല്‍ ശരീരം മറയ്‌ക്കാനും പാടില്ല. കനത്ത 
നികുതിയാണ്‌ അവരില്‍നിന്നും ഈടാക്കിയിരുന്നത്‌. പറയരെഷോലെ അടിമകളാ 
'യിരുന്നില്ലെങ്കിലും, അവരെക്കൊണ്ട്‌ സര്‍ക്കാരിനുവേണ്ടി നിര്‍ബ്ബന്‌ധിതമായി വേല 
(ഉഴിയം) ചെയ്യിച്ചിരുന്നു"”. 2 


ചാന്നാന്‍മാരുടെമേല്‍ കെട്ടിയേല്‌പിച്ചിരുന്ന നിരവധി നികുതികളിൽ ഏററവും 
ദുര്‍വ്വഹമായിരുന്നത്‌ തലവരിനികുതി (160 / ൧0! 10) ആയിരുന്നു. ജീവിച്ചി 
ിക്കുന്നവര്‍ക്കുമാര്തമല്ല മരിച്ചു പോയവര്‍ക്കുടവണ്ടിയും നികുതി കൊടുക്കേണ്ടി 
വന്നു. ഈ നികുതിയില്‍നിന്നും മക്‌ഷഷെടാന്‍വേണ്ടി അവര്‍ പലഷോഴും 
തിരൂവിതാംകൂര്‍മാജ്യാതിര്‍ത്തിക്കൂപുറത്തുള്ള തിരുനല്‍വേലിജില്ലയ ലേക്കു 
പലായനം ചെയ്യുമായിരുന്നു. മറെറാരു പപധാനവസ്‌തുത, ഇക്കാലത്ത്‌ തെക്കന്‍ 
തിരുവിതാംകൂറിലെ നായന്‍മാര്‍, 'പിടഗായ്‌ക്കരുടെ ദേശീയ സമിതി” എന്നൊരു 
ആാതിസംഘടനയുടെ കീഴില്‍ സുസംഘടിതരായിരുന്നു എന്നതാണ്‌. ഈ സംഘടന 
യുടെ, വിവിധ്രഗാമങ്ങളില്‍വസിക്കുന്ന ഇരുനൂറിലധികംവരദുന്ന അംഗങ്ങഠം 
വര്‍ഷംതോറും ശുച്്ര്ദത്ത്‌ സമ്മേളിച്ച്‌, വ്യത്യസ്‌തജാതിക്കാര്‍ അവരവരുടെ 
ആാത്യാചാരങ്ങാം കര്‍ശനമായി പാലിക്കുന്നുണ്ടോ എന്നു പരിശോധിക്കുമായിരുന്നു. 
“തങ്ങളുടെ സ്വന്തംജാതിയില്‍ച്ചെട്ടവരും അന്യജ്ാതിക്കാരും അവരവരറുടെ 
അത്യാചാരങ്ങളും സ്രമ്പദായങ്ങളും മററും പാലിക്കുന്നുഭണ്ടാ എന്നും, ഏതെങ്കിലും 
ജാതിക്കാര്‍ മററു ജാതിക്കാരുടെ വേഷസ്രമ്പദായമോ, ആഹാരരീതിയോ, സംസാര 
ഭീതിയോ മറേറതെങ്കിലും സ്വദാവസവിശേഷതകളോ അനുകരിക്കുന്നുണ്ടോ എന്നും, 
പരിശോധിക്കുക എന്നതായിരുന്നു ഇത്തരം വാര്‍ഷികസമ്മേളനങ്ങളിലെ (പധാന 
വിഷയം. ഏതെങ്കിലുമൊരാഠാം അയാളുടെ ജാതിനിയമങ്ങളും അതിരുകളും 
ലംഘിച്ചതായി കണ്ടെത്തിയാല്‍ നിയമം കയ്യിലെടുത്ത്‌ അയാഠാക്കെതിരെ വിധി. 
കല്‌പിക്കാന്‍ അവര്‍ മടിച്ചിമുന്നില്ല.”” 3 


അധികാരത്തിന്‍േറയും സാമ്പത്തികവിദവങ്ങളുടേയും കാര്യത്തില്‍ നിലനിന്നു 
പോന്ന ഈ അസമാനമായ സാഹചര്യം പതുക്കെ മാറാന്‍ തുടങ്ങിയത്‌ ലണ്ടന്‍ മിഷണറി 
സൊസൈററി (എല്‍. എം. എസ്‌.) യിലെ റവ. ഡബ്ല്യു. ടി. റിംഗ്‌ഠംടോബ്‌ 1809 
സെപ്‌തംബറില്‍ മൈലാടി ഗ്രാമത്തില്‍ ഒരു പ്രൊട്ടസ്സന്‍റ്‌പള്ളി സ്ഥാപിക്കുന്ന 
തോടെയാണ്‌. തിരുവിതാംകൂറിലെ ഈസ്റ്റിന്ത്യാ കമ്പനിയിലെ (്രിട്ടീഷ്‌ 
സിഡണ്ടുമാര്‍ ഒ്ലപാട്ടസ്റന്‍റുമത്രപചരണത്തില്‍ പ്രത്യേക. താല്‌പര്യം പകടിഷി 


ള് ട്‌ 27 


& 





ടക 





്‌ 


ഷ്‌ 


ക്കുകയും, (ക്രിസ്‌തുമതം സ്വീകരിച്ച ചാന്നാന്‍മാരുടേയും മററു കീഴ്‌ ജാതി 
ക്കാരുടേയും അവശതകാം പരിഹരിക്കാന്‍ തങ്ങളുടെ ഓദ്യോഗികപദവികാം 
 " ഉപഭയാഗിക്കുകയും ചെയ്‌തിരുന്നു. 
മി 
ഥ്‌ (ക്രിസ്‌തുമതം സ്വീകരിച്ച ചാന്നാര്‍ സ്‌(തീകഠംക്ക്‌* മാറുമറയ”ക്കാന്‍ അനുവാദം 
' നല്‍കുന്ന ഒരു വിളംബരം തിരുവിതാംകൂറിലെ (ബ്രിട്ടീഷ്‌ റസിഡണ്ടായിരുന്ന കേണല്‍ 
ജോണ്‍ മണ്‍റോ 1812ല്‍ പുറചെടുവിച്ചു. സുറിയാനി (്രിസ്‌ത്യാനികളും മുസ്ലീംകളും 
മററും ധരിക്കുന്നതരത്തിലുള്ള അയഞ്ഞകുഷായമാണ്‌ ഒക്രൈസ്‌തവചാന്നാര്‍ 
സരതീകഠം ധരിക്കേണ്ടതെന്നും ഉയര്‍ന്ന ജാതിക്കാരായ നായര്‍സ്‌(രതീകളെ ഷോലെ 
കുഷായത്തിനറുമുകളില്‍ മേല്‍മുണ്ടു പാടില്ലെന്നും രണ്ടുവര്‍ഷത്തിനുശേഷം വ്യക്‌ ത 
മാക്കഷ്ചെട്ടു.* ക്രൈസ്‌തവചാന്നാര്‍ സ്‌ത്രീകളുടെ ഈ പുതിയവേഷം മേല്‍ജാതിക്കാരു 
ടേതില്‍നിന്നും വ്യത്യസ്‌തമായിരുന്നുവെങ്കിലും, കീഴ്‌ജാതിക്കാരുടെമേല്‍ ആധിപത്യം 
ചെലുത്താന്‍ മേല്‍ജാതിക്കാര്‍ക്ക്‌ അധികാരവും നിയമസാധമകരണവും നല്‍കിഷോന്ന 
(്രതീകാത“മകമായ ഒരു സ്രമ്പദായത്തെ തകിടംമറിക്കുന്ന ഒന്നായിരുന്നു അത്‌. 
മാറുമറയ്‌ക്കാതിരിക്കുക എന്നത്‌ കീഴ്‌ ജാതിക്കാരുടെ വിധേയത്വത്തേയും അധികാര 
മില്ലായ'മയേയും സൂചിഷിക്കുന്ന [പതീകാത്‌മകസ്വഭാവമുള്ള ഒരു ജാതിനിയമ 
മായിരുന്നു എന്നര്‍ത്‌ഥം. 


ഭാരിച്ച തലവരിനികുതിയില്‍നിന്നും ക്രിസ്‌ത്യാനികളെ ഒഴിവാക്കുന്ന ഒരു 
വിജ“ഞാപനം 1814 ജൂണ്‍ 29ന്‌" തിരുവിതാംകൂര്‍ സര്‍ക്കാര്‍ പൂറഷെടുവിച്ചു. 
റിംഗ്‌ ഠംടോബിന്‍റയും മണ്‍റോയുടെയും ഇടപെടലിന്‍െറ ഫലമായിരുന്നു ഈ 
വിജു“ഞാപനം. കിഴ്‌ജാതിക്കാരുടെമേല്‍ അടിച്ചേല്‌പി ച്ചിരുന്ന മററുചില അന്യായ 
നികൂതികാം 1815ലും നിര്‍ത്തലാക്കി. നിര്‍ബ്ബന്‌ധിതമായ ഉഴിയം ഭവലയും 
(ബ്രീട്ടീഷ്‌ റസിഡണ്ടുമാര്‍ മാററിത്തീര്‍ത്തു. കുളങ്ങളും അണക്കെട്ടുകളും നിര്‍മ്മിക്കു 
വാനും, മററു പലതരം പൊതുമരാമത്ത” പണികാംക്കും, വമ്പിച്ചതോതില്‍ 
ക്‌ഷേഴ്രതോല്‍സവങ്ങാംകക്കുവേണ്ടിയുള്ള തയ്യാറെടുഷുകാം നടത്താനും തിരു 
വിതാംകൂര്‍ സര്‍ക്കാര്‍ ചാന്നാന്‍മാരടക്കമുള്ള കീഴ്‌ ജാതിക്കാരെക്കൊണ്ട്‌ ഉഴിയം വേല 
ചെയ്യിച്ചിരുന്നു. കൂലിപോലുമില്ലാതെ ചെയയ്യേണ്ടിവന്നിരുന്ന ഈ കഠിനമായ ഉഴിയം 
വേലയ*ക്കെതിരെ മതപരിവര്‍ത്തനം ചെയ്‌ത കീഴ്‌ജാതിക്കാര്‍ പള്ളി അധികാരികളെ 
സമീപിക്കുകയും തങ്ങളെ അതില്‍നിന്നും മോചിഷിക്കണമെന്ന്‌ അപേക്‌ഷി 
ക്കുകയും ചെയ്‌തു. "“ഇടവകക്കാരെ സന്ദര്‍ശിച്ച്‌ വീട്ടില്‍ തിരിച്ചെത്തുന്ന 
റിംഗ്‌ഠംടോബ്‌, വരാന്തയുടെ മേല്‍ക്കൂരയില്‍ തൂക്കിയിട്ടിരുന്ന ഇത്തരം നിരവധി 
അപേക്‌ഷകഠം പലഷോഴറും കണ്ടിരുന്നു. സര്‍ക്കാരിനു വേണ്ടി ചെയ്യാന്‍ 
നിര്‍ബ്ബന"ധിതമായ ഉഴിയം പണിയെക്കുറിച്ചുള്ള പരാതികളും അതു നിര്‍ത്തലാക്കാ 
നുള്ള അപേക്‌ഷകളുമായിരുന്നു അവ." പടുതുക്രൈസ്‌തവവിശ്വാസികളെ 
ഞായറാഴ്‌ ചദിവസങ്ങളിലെ ഉഴിയം പണിയില്‍ നിന്നും, ഹിന്ദുക്‌ഷ്രേതങ്ങാംക്കും 
ഉത്‌സവങ്ങാംക്കും വേണ്ടിയുള്ള വേലയില്‍നിന്നും ഒഴിവാക്കാമെന്ന്‌ കേണല്‍ 
മണ്‍റോ തന്‍െറ ഓദദ്യോഗികപദവി ഉപയോഗിച്ച്‌ തിരുവിതാംകൂര്‍ സര്‍ക്കാരിനെ 
ക്കൊണ്ടു സമ്മതിഷിച്ചു. 





തിരുവിതാംകൂര്‍ രാജഭരണത്തില്‍ മണ്‍റോയ്‌ക്കുണ്ടായിരുന്ന സ്വാധീനത താഴ്‌ന്ന 
ജാതിക്കാരായ ക്രൈസ്‌തവര്‍ക്കുമാത്രമല്ല, പള്ളിക്കും സഹായകരമായിത്തീര്‍ന്നു. 
സര്‍ക്കാര്‍ അധീനതയിലുണ്ടായിരുന്ന രണ്ടൂ നെല്‍ഘാടങ്ങം എല്‍. എം. എസിനു ദാനം 
ചെയ്യാന്‍ മണ്‍റോ തിരുവിതാംകൂര്‍ മഹാറാണിയെ പ്രേരിഷിച്ചു. ആണ്ടില്‍ രണ്ടു 
പ്രാവശ്യം കൃഷിയിറക്കാവുന്നതും (പതിവര്‍ഷം ആയിരത്തിയിരുന്നൂറുരൂപ വരുമാനം 


ലി കേരളപഠനങ്ങള്‍ ] 





ക 


ലഭിക്കുന്നതുമായ പാടങ്ങളായിരുന്നു അവ. അന്നത്തെകാലത്ത്‌ അത്‌ ഗണ്യമായൊരു 
തുകയായിമുന്നുവെന്നോര്‍ക്കണം. ആ പാടങ്ങാംക്കുുള്ള നികുതിയും റാണി 
ഇളവുചെയ്‌തുകൊടുത്തു. 1818ല്‍ തിമുവിതാംകൂര്‍റാണിയും കൊച്ചിരാജാവ, 
എല്‍. എം. എസിന്‌ അയ്യായിരംരൂപ (ഗാന്‍റായി നല്‍കി. ഈ രാജുകീയ സമ്മാന; 
എല്‍. എം. എസിന്‍െറ സാമ്പത്തികനില ദ്രദമാക്കിത്തീര്‍ക്കുകയും ചെയ്‌തു. 








സമദൂഹത്തിലെ വരേണ്യവിദാഗങ്ങാം, (പ്രത്യേകിച്ചും നായന്‍മാര്‍ ഈ മാററങ്ങളോട്‌* 
എങ്ങിനെ (പതികരിച്ചു എന്നതാണ്‌ നാം ആദ്യമായി പരിഃശാധികേണ്ടെത്‌. അതിനു 
പററിയ ഏററവും നല്ലമാര്‍ഗ്‌ഗം ഒരുപക്‌ഷേ, മൈലാടിപള്ളിയുടെ സ്‌ഥാപനചരിത്രം ല്‍ 
പരിശോധിക്കുക എന്നതായിരിക്കും. പള്ളി പണിയാനുള്ള അനുമതിക്കുറുവേണ്ടി ക്‌ 
1806 മെയ്‌ 15ാംതീയതി റിംഗ്‌ ഠംടോബ്‌ തിരുവിതാംകൂര്‍ദിവാനായിരറുന്ന 
വേലൂത്തമ്പിദളവയെ സമീപിച്ചു. (ബിട്ടീഷുകാരോട്‌ കടുത്ത ശ്രതൂതയിലായിരുന്ന 
വേലുത്തമ്പി പക്‌ഷേ. അനുമതി നല്‌ കിയില്ല." ദിവാനും (ബീട്ടീഷ്‌ റസീഡണ്ടും 
തമ്മില്‍ വളര്‍ന്നുവന്ന വൈരുദ"ധ്യം ഒടുവില്‍ 1809ലെ (ബിട്ടീഷ്‌വിരുദ്‌ധകലാപമായി 
പരിണമിക്കുകയും ചെയ്തൂ. വേലൂത്തമ്പിദളവയദുടെ നേതൃത്വത്തിലുള്ള കലാപ 
കാരികളെസംബന്‌ധിച്ചിടത്തോളം ്രരിട്ടീഷ്‌ അധികാരവും ക്രൈകസ്‌തവമതവും 
തമ്മില്‍ വ്ൃത്യാസങ്ങളൊന്നദും ഉണ്ടായിരുന്നില്ല. 


1809 ജനുവരി 16ന്‌ വേലുത്തമ്പി പ്രഖ്യാപിച്ചു; “ചെറിയ കുററങ്ങാംക്കു 
പോലും കനത്തശിക്‌ഷയായിരിക്കും ഇംഗ്ലീഷുകാര്‍ കീഴ്‌ജാതിക്കാരില്‍ 
അടിച്ചേല”പിക്കടുക. ക്‌ഷ്രേതങ്ങാംക്കുമുകളില്‍ അവര്‍ കുരിശും (്രിസ്‌തീയ 
പതാകകളും നാട്ടും. ജാതിയോ വംശമോ നോക്കാതെ (ബാഹ”മണസ്‌ര്രീകളെ 
മീരശവിവാഹത്തിനു നിര്‍ബ്ബന്‌ധിക്കും. കലിയുഗത്തിന്‍െറ (പത്യേകതകളായ സകല 
അനീതികളും അവര്‍ ചെയ്യും ..“* ഈ സവര്‍ണഹൈന്ദവദേശീയവാദത്തില്‍ 
(പ്രചോദിതരായ ആ ക്ലാപകാരികാം, “മുന്‍ഡച്ചുഗവര്‍ണര്‍മാര്‍ താമസിച്ചിരുന്ന 
പരഴയബംഗ്ലാവദുകാം തകര്‍ക്കുകയും സംഹാരദേവനായ ശിവന്‌ അര്‍ഷിച്ച പൂമാലകാം 
ചാര്‍ത്തിയ തോക്കുകളുമേന്തി മാര്‍ച്ചുചെയ്യുകയും ചെയ്‌തറു."8 വെള്ളക്കാമന്‍െറ 
മതത്തേയും ആ മതം സ്വീകരിച്ച തദ്ദേശവാസികളേയും അടക്കം വൈദേശികമായ 
സകലതിനേയും അവര്‍ ആക്രമിച്ചു. ഒമ്പതു പാതിരിമാരും മൂവായിരത്തില്‍പരം 
ക്രിസ്‌തുമതവിശ്വാസികളും ഈ കലാപത്തില്‍ കൊല്ലഷഷെട്ടുവെന്നാണ്‌* 
(ക്രിസ്‌ ത്യാനികളുടെ കണക്ക്‌. അവരെ, “കഠിനമായി ദേഹോപ്രദവംചെയ്‌തശേഷം 
വെട്ടിക്കൊന്ന്‌ ജുഡങ്ങഠം കായലില്‍ തള്ളുകയായിരുന്നു. '"? കലാപകാരികളില്‍ 
നിന്നും രക്‌ഷഷെടാന്‍വേണ്ടി സമീപപ്രദേശത്തുള്ള മലകളില്‍ പോയൊളിക്കുക 
യായിരുന്നു മൈലാടിയിലെ (കിസ്‌ത്യാനികാം. ഒടുവില്‍ (ബരിട്ടീഷ്‌പട്ടാളം 
കലാപത്തെ അമര്‍ച്ചചെയ്‌തൂ. (ബിട്ടീഷുകാരില്‍നിന്നും ഉണ്ടായേക്കാവുന്ന 
അപമാനത്തെ ഭയന്ന്‌ വേലുത്തമ്പി ആത്മഹത്യചെയ്‌തു. തിരുവിതാംകൂറിലെ 
(ബ്രിട്ടീഷ്‌ ആധിപത്യം അതോടെ സൂസ്‌ഥിരമായി. അതിനാല്‍ റിംഗ്‌ഠംടോബിന്‌ 
മൈലാടിയില്‍ പള്ളിപണിയുന്നതിനുള്ള അനുവാദം വാങ്ങിക്കൊടുക്കുവാന്‍ 
റസിഡണ്ടിന്‌ ഒരു ബുദ്‌ധിമുട്ടും ഉണ്ടായില്ല. വേലുത്തമ്പി മരണമടഞ്ഞ അതേ 
വര്‍ഷത്തില്‍, 1809ല്‍, പളളി സ്‌ഥാപിക്കഷെടുകയുംചെയ്‌തു. % 





സംഘര്‍ഷങ്ങാംനിറഞ്ഞ ഈ കാലഘട്ടത്തില്‍ ബാലരാമവര്‍മ്മയായിരദുന്നു 
തിരുവിതാംകൂര്‍മഹാരാജാവ്‌. അദ്ദേഹം 1810ല്‍ മരിച്ചു. ഇളയമാജാവായ 
കേരളവര്‍മ്മയായിരുന്നു അധ ന്തരാവകാശി. കടുത്ത. (ബിട്ടീഷ്‌വിരോധിയായിരുന്നു ഗു 
അദ്ദേഹം. അതിനാല്‍ (ബിട്ടീഷുകാര്‍ അദ്ദേഹത്തെ സ്‌ഥാനാരോഹണംചെയ്യാന്‍ 





ടു അനുവദിച്ചില്ല. മാത്രവുമല്ല അവര്‍ അദ്ദേഹത്തെ തടവിലാക്കുകയും തിരുവിതാംകൂറില്‍ 


[ 


. നിന്നും നാടുകടത്തുകയുംചെയ്‌തു. പകരം റാണിലക്‌ഷ്‌മീഭായിയെ വാഴിച്ചു. 

ദിവാന്‍ പദവികൂടി റസിഡണ്ട” ഏററടുക്കു കയറും ചെയ്‌തു. ലക്‌ഷ്‌മീഭായി 1814ല്‍ 

 അന്തരിച്ചഷോഠം അന്നു പതിമൂന്നുവയസ്സു മാത്രം (പായമുണ്ടായിരുന്ന റാണി 

 പാര്‍വ്വതീഭായിയെ പകരം വാഴിച്ചു. 1829 വരെ അവരായിമുന്നു രാജ്യം ഭരിച്ചത്‌. 
തിരുവിത-ംകൂര്‍രാജാധികാരം അത്യന്തം ദൂര്‍ബ്ബലമായിരുന്ന ഈ കാലഘട്ടത്തിലാണ്‌ 
ഓദ്യോഗിക സഹായത്തോടെ (്രിസ്‌തുമതവും കീഴ്‌ ജാതികളില്‍നിന്നുള്ള 
മതപരിവര്‍ത്തനവും തെക്കന്‍ തിമുവിതാംകൂറില്‍ തഴച്ചുവളര്‍ന്നത്‌ എന്ന വസ്‌തുത 
പ്രത്യേകം (ശദ്‌ധിഭക്കണ്ടതുണ്ട്‌. 


(്രിട്ടീഷ്‌ ആധിപത്യവും അധികാരക്രേന്ദീകരണവും സുദ്യഡമായിത്തീരുന്ന ഈ 
കാലഘട്ടത്തില്‍ പോലും പള്ളിയോടുള്ള മേല്‍ജാതിക്കാരുടെ എതിര്‍ഷുകാം തുടര്‍ന്നു 
പോന്നു, പില്‍ക്കാലത്തെഷോലെ അത കര്‍ക്കശമായല്ലെങ്കിലും. 1820ല്‍ എല്‍. എം. 
എസ്സുകാര്‍ പെണ്‍കൂട്ടികാംക്കുവേണ്ടി ഒരൂ ബോര്‍ഡിംഗ”“സ്‌കൂഠം ആരംഭിച്ചഷോഠാം 
മേല്‍ജാതിക്കാര്‍ അതിനെ എതിര്‍ത്തു. പെണ്‍കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കു 
ന്നതില്‍ മിഷണറിമാര്‍ക്ക്‌ എതോ ദുമരുദ്ദേശ്യമുള്ളതായി സംശയിക്കുഷചെട്ടു- 
ക്രൈസതവരായി മതപരിവര്‍ത്തനം ചെയ്‌തവര്‍ നാട്ടാചാരങ്ങാക്കു വിരുദ്‌ധമായാണ്‌ 
പെരുമാറുന്നതെന്നു കരുതിയ തിരുവിതാംകൂര്‍ മഹാറാണി, ഞായറാഴ്‌ചകളിലും 
മററു ഉത”സവദിവസങ്ങളിലുമൊഴ്‌ികെയുള്ള ദിവസങ്ങളില്‍ (ക്രിസ്‌ത്യാനി 
കളെക്കൊണ്ട" നിര്‍ബ്ബന"ധപൂര്‍വ്വം ഉഴിയംവേല ചെയ്യിക്കണമെന്ന്‌, 1822ല്‍, തന്‍െറ 
ഉദദ്യോഗസ്‌ഥന്‍മാര്‍ക്കു നിര്‍ദ്ദേശം നല്‍കി. 


1828ലാണ്‌ കുഴഷങ്ങാം ശരിക്കും ആരംഭിക്കുന്നത്‌. 1828ലെ കലാപകാലത്ത്‌, 
“പുരുഷന്‍മാരെ പിടിച്ചുകൊണ്ടുപോയി ഞായറാഴ്‌ ചദിവസങ്ങളില്‍പോലും ഉഴിയം 
വേലചെയ്യിച്ചു. സ്‌കൂളുകളുടെ പപവര്‍ത്തനം പലഷോഴറും തടസ്പഷെടുത്തി. 
കുട്ടികളുടെ പൂസ്‌തകങ്ങഴം തെരുവിലേക്കു വലിച്ചെറിയുകദയാ പിച്ചിച്ചീന്തുകയോ 
ചെയ്‌തു. ഭമേല്‍മുണ്ടുധരിച്ച സ്‌ത്രീകളെ പൊതുുസ്‌ഥലങ്ങളില്‍ കൊണ്ടുപോയി 
മര്‍ദു ക്കുകയും വസ്‌(തങ്ങാം പിടിച്ചഴിക്കുകയും ചെയ്‌തു." പള്ളികളും മിഷന്‍ 
സ്‌കൂളുകളും തീവച്ചു നശിഷിച്ചു. എല്‍. എം. എസ്‌ മേധാവിയായിരുന്ന 
0൨൮. ചാഠംസ്‌ മീഡിനെ വധിക്കാന്‍ (ശമിച്ചു. ഒടുവില്‍ കലാപത്തെ നിയ്രന്തിക്കാന്‍ 
പട്ടാളത്തെ അയക്കേണ്ടിവന്നു.:0 കലാപത്തില്‍ മുഖ്യപങ്കുവഹിച്ച നായന്‍മാരെയാണ്‌ 
തിരുവിതാംകൂര്‍ ഭരണകൂടം പിന്തുണച്ചത്‌. 1829 ഫ്രെബുവരി 3ലെ രാജവിളം 
ബരത്തില്‍ പറഞ്ഞു, "ചാന്നാര്‍ സ്‌(തീകഠം മേല്‍മുണ്ടുകൊണ്ട്‌ മാറുമറയ്‌ക്കുന്നത്‌ 
ഉചിതമല്ലാത്തതിനാല്‍ അതു നിരോധിച്ചിരിക്കുന്നു. അതിനാല്‍ ഇനിമുതല്‍ അവര്‍ 
മേല്‍മുണ്ടു ധരിക്കാന്‍ പാടില്ല '" പുരാതനകാലംതൊട്ടേ ആചകമിച്ചുവരുന്ന നാട്ടു 
വഴക്കത്തിനു വിരുദ്ധമായി ചാന്നാര്‍സ്‌(തീകാം മേല്‍മുണ്ടു ധരിക്കാന്‍ (ശമിക്കു 
ന്നതിനെ പ്രസ്‌തുത വിളംബരം കുററഷചെടുത്തുകയും കുഷാിയം മാതം ധരിക്കാന്‍ 
ആവശ്യഷെടുകയും. ചെയ്‌തു. സര്‍ക്കാരിന്‍െറ അനുമതിയില്ലാതെ ആരാധനാലയങ്ങാം 
പണിയുന്നതും വിലക്കഷ്ചെട്ടു. തങ്ങളുടെ പരാതികാം മിഷണറിമാര്‍ക്കു സമര്‍ഷി 
ക്കുന്നതിനു പകരം സര്‍ക്കാരിനെ സമീപിക്കുകയാണ്‌ ക്രിസ്‌ത്യാനികഠം ചെയ്യേണ്ട 
തെന്ന നിര്‍ദ്ദേശമായിരദുന്നു ഇവയില്‍ ഏററവും പധാനം. പള്ളിയും (ബാിട്ടീഷ്‌ 
രാഷ്‌(ടീയാധികാരവും പരസ്‌പരം ഒത്തുചേര്‍ന്നു പോകുന്നതായി തിരുവിതാംകൂര്‍ 
ഭരണകൂടം മനസ്സിലാക്കിയിരുന്നുവെന്നാണ്‌ ഈ നിര്‍ദ്ദേശം വ്യക്‌തമാക്കൂന്നത്‌. 


ലം  ക്രിസ്‌തുമതത്തിലേക്കു പരിവര്‍ത്തനം ചെയ്‌ തവര്‍ക്കുനേരെയുള്ള പീഡനങ്ങാം 
തുടര്‍ന്നുള്ള വര്‍ഷങ്ങളില്‍ ഒരു പതിവു സംഭവമായിത്തീരറുകയായി രുന്നു. 


കേരളപഠനങ്ങള്‍ 


4 


വ 





മേല്‍ജാതിക്കാരുടെ ഇത്തരം മര്‍ദ്ദനനടപടികാം വിവരിച്ചുകൊണ്ട്‌ 1842ല്‍ മീഡ്‌ 
എഴുതി; “സത്യം (പചരിഷിക്കാനുള്ള നമ്മുടെ രശമങ്ങളെ നിരുര്‌സാഹഷെടുത്താനും ന 


പരാജയച്ഷെടുത്താനും, വെളിച്ചത്തിലേക്കു വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ 


അവിശ്വാസത്തിന്റെ അന്‌ധകാരത്തിര്‍ലേക്കു തിരികെ കൊണ്ടു പോകാനുമാ। 
(പാദേശിക സര്‍ക്കാര്‍ ഉദ്ദേശിക്കുന്നത്‌."" 1829 മുതല്‍ 1846വരെ തിരുവിതാം 
ഭരിച്ചിരുന്ന വഞ്ചിപാലന്‍ രാമവര്‍മ്മ തികഞ്ഞ ഹിന്ദുമതദക"തനും (ബിട്ടീഷുകാരോട* 
കടുത്ത അവജു്‌ഞയുള്ളവനുമായിരുന്നുവെന്നുകൂടി ഈ സന്ദര്‍ഭത്തില്‍ നാം 
ഓര്‍ക്കേണ്ടതുണ്ട്‌. 14 


(കിസ"ത്യാനികാം നേരിട്ടിരുന്ന കഷ്‌ടഷാടുകാം വിവരിച്ചുകൊണ്ട്‌" 1855 
ജൂലായില്‍ മിഷണറിമാര്‍ ഒരു സംയുക്‌തഫര്‍ജുി മ്രദാസ്‌ ഗവണ്‍മെന്‍റിനു 
സമര്‍ഷിച്ചു. പ്രസ്‌തുത ഹര്‍ജിയില്‍ അവര്‍ ആവശ്യപെട്ടു: “കോടതികളിലും 
കചച്ചേരികളിലുമുള്ള രേഖകാം കണ്ടെടുക്കാനും, സര്‍ക്കാരിന്‍െറ സകല നടപടികളെ 
ക്കുറിച്ചും അന്വേഷണങ്ങാം നടത്താനും സമ്പൂര്‍ണ്ണാധികാരങ്ങളുള്ള, കാര്യക”ഷമരായ 
'യൂറോപ്യന്‍മാരടങ്ങിയ ഒരു കമ്മീഷനെ നിയമിക്കേണ്ടതാണ്‌."' അങ്ങനെ, 
തദ്ദേശീയരായ വരേണ്യവര്‍ഗ”ഗത്തില്‍നിന്നും തിരുവിതാംകൂര്‍ ഭരണകൂടത്തില്‍ 
നിന്നും എതിര്‍ഷുകാം നേരിടേണ്ടിവന്ന (കീസ്‌തീയസദ പ്രത്യക്‌ഷത്തീല്‍ത്തന്നെ 
(ബ്രിട്ടീഷ്‌ രാഷ്‌(ടീയാധികാരത്തിനെറ സഖ്യശക്‌തിയായി മാഷ്‌(്രീയസ്വഭാവം 
കൈവരിച്ചു. 


ചാന്നാരര്‍്ക്രിസ്‌ത്യാനികാംക്കെതിരെ നായന്‍മാര്‍നയിച്ച അവസാനത്തെ കലാപം 
1858 ഒക്‌ടോബര്‍ മുതല്‍ 11859 ഫ്രെബുവരി വരെ നീണ്ടുനിന്നു. ഇതില്‍ ഇരുപതു 
ദിവസം അതിരൂക്ഷമായ ആഭ(കമണങ്ങളാണുണ്ടായത്‌. ഒദ്യോഗികാനുമതി 
യോടെയാണെന്ന്‌ അവകാശച്ചെട്ടുകൊണ്ട്‌ സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥന്‍മാര്‍ പൊതു 
സ്‌ഥലങ്ങളില്‍വച്ച്‌ ചാന്നാര്‍സ്‌ത്രീകളുടെ മേല്‍മുണ്ടുകാം വലിച്ചുകീറി. 
സായുധരായ നായര്‍സംഘങ്ങരം ചാന്നാന്‍മാരുടെ കറുടിലുകഠം അക്രമിച്ചു. ഒമ്പതു 
പള്ളികളും മൂന്നു സ്‌കൂളുകളും കലാപത്തില്‍ തകര്‍ക്കഷ്ചെട്ടു. (ബിട്ടീഷ്‌ 
റസിഡണ്ടിന്‍െറ നാഗര്‍ഭകോവിലിലുള്ള ഓലമേഞ്ഞ ബംഗ്ലാവും തീവച്ചു നശിഷിച്ചു. 12 
ഒടുവില്‍ മദിമാശിസര്‍ക്കാര്‍ ഇടപെട്ടതിനെ തുടര്‍ന്ന” ചാന്നാന്‍മാരുടെ ആവശ്യങ്ങഠം 
ഏറെക്കുറെ അംഗീകരിച്ചുകൊടുക്കാന്‍ രാജാവ്‌ നിര്‍ബ്ബന്‌ധിതനായി. “ചാന്നാര്‍ 
സ്‌ര്രീകാം മാറുമറയ്‌ക്കുന്നതു നിരോധിക്കുന്ന എല്ലാനിയമങ്ങളും എടുത്തു 
കളയുവാനും, മേല്‍ജാതിക്കാരുടെ വസ്‌(തധാരണരീതികാം അനുകരിക്കമുതെന്ന 
ചെറിയ ഒരു നിയ്രന്തണത്തോടെ തങ്ങാംക്കു അനുയോജ്യമെന്നു തോന്നുന്നരീതിയില്‍ 
അന്തസ്സുള്ള വസ്‌രതങ്ങഠം ധരിക്കുന്നതിന്‌ ചാന്നാര്‍സ്‌(്തീകാംക്കു പൂര്‍ണ്ണ സ്വാത്രന്ത്്യം 
നല്‍കാനും തിരുമനസ്സ്‌ ഉദ്ദേശിക്കുന്നു'* എന്ന്‌ ദിവാന്‍ 1859ല്‍ (ബിട്ടീഷ്‌ റസി 
ഡണ്ടിന്‌ എഴററുതി. ഇത്തരം നിയമങ്ങളിലൂടെ ചില സ്വാത്രന്ത്യങ്ങഠം ചാന്നാന്‍മാര്‍ക്കു 
ലഭിച്ചുവെങ്കിലും, പൊതിനിരത്തുകഠം ഉപയോഗിക്കുന്നതിലറുള്ള വിലക്കുകരം 
പോലുള്ള പലവിവേചനങ്ങളും അവര്‍ക്കു നിത്യജീവിതത്തില്‍ നേരിടേണ്ടി 
വന്നിരുന്നു. 


മതപരിവര്‍ത്തനംചെയ്‌ത ചാന്നാന്‍മാമുടെ ആവശ്യങ്ങാം അംഗീകരിച്ചു 
കൊടുക്കാന്‍, മദ്രാസിലുള്ള (ബിട്ടീഷ്‌ സര്‍ക്കാരിന്‍െറ ദീഷണിക്കറുമുമ്പില്‍ 
തിരുവിതാംകൂര്‍ സര്‍ക്കാര്‍ നിര്‍ബ്ബന്‌ധിതമായെങ്കിലും അതിന്‍െറ യഥാര്‍ത്ഥ 
നിലപാട്‌ -തീര്‍ത്തറും വ്ൃത്യസ്‌തമായിരുന്നു. 1868 നവംബര്‍ 245൦ തീയതി ദിവാന്‍ 


ട്രി. മാധവറാവു ബ്രിട്ടീഷ്‌ റസിഡണ്ടിനെഴുതി: “മിഷണറിമാരുടെ വീക്‌ ഷണങ്ങരം ക 


ി 31 
ക്‌ 











സര്‍ക്കാരിനെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നതായാണ്‌ തിരുവിതാംകൂറിലെ 

നി ഹിന്ദുക്കാട്‌ ഗരമവപൂര്‍വ്വം വിശ്വസിക്കുന്നത്‌. രാജ്യത്തിന്‍െറ ഒല്യോഗികമതം 

_ ഹാന്ദുമതമായിട്ടും അതിനെതിരായ നീക്കങ്ങളോടൊഷം നിലക്കുകയാണ്‌ സര്‍ക്കാര്‍ 

യ ചെയ്യുന്നതെന്നും അവര്‍ വിശ്വസിക്കുന്നു.” തിരുവിതാകൂറില്‍ പണ്ടുമുതല്‌ക്കേ 

(നോനി അധികാരബന'ധങ്ങളെ നീതീകരിക്കുകയും ഉറഷിക്കുകയും 
ചെയ്യുന്ന സവര്‍ണ്ണഹിന്ദുമതത്തെയാണ്‌ ഇവിടെ ഹിന്ദുമതം എന്നു വിവക്‌ഷി 
ച്ചിരിക്കുന്നത്‌. 


തിരുവിതാംകൂര്‍ ഭരണകൂടവും സവര്‍ണജാതിക്കാരും (കരിസ്‌തീയസഭയെ 
(്രിട്ടീഷ്‌ സാ്മാജ്യത്തിന്‍െറ സഖ്യശക്‌തിയായാണ്‌ പരിഗണിച്ചിരുന്നത്‌. പാദേ 
ശികമായ അധികാരബന്‌ധങ്ങളെ കീഴ്‌ ജാതിക്കാര്‍ക്ക്‌ അനുകൂലമായി പുന്ദ്ര്രമീ 
കരിക്കാന്‍ പള്ളി (ശമംതുടങ്ങി. "നാട്ടുകാരെ അവിശ്വാസത്തിന്‍െറ അന്‌ധകാര' 
ത്തില്‍നിന്നും “വെളിച്ച'ത്തിലേക്കു നയിക്കുക എന്ന പൌരരസ്‌ത്യവാദപദ്‌ധതി 
ഫലത്തില്‍ കീഴ്‌ജാതിക്കാരായ ചാന്നാന്‍മാര്‍ക്ക്‌ അനുകൂലമായിത്തീര്‍ന്നടു. 
കര്‍ക്കശമായ ജാതിബന്‌ധങ്ങളില്‍ അധിഷ്‌ഠിതമായ സാമൂഹികവ്യവസ്‌ഥയോടുതള്ള 
പൊതരൂസമ്മത'ത്തെ തകര്‍ക്കുന്ന ഒന്നാണല്ലോ അത്‌. (ബിട്ടീഷുകാരുടെ ഭീഷണിക്കു 
മുമ്പില്‍ അവരുടെ അധികാരത്തെ അംഗീകരിക്കുകയും മറുവശത്ത്‌ ചാന്നാന്‍മാര്‍ 
ക്കെതിരെ വര്‍ദധിച്ചതോതില്‍ ബലപ്രയോഗം നടത്തുകയും ചെയ്യുക എന്ന 
മാര്‍ഗ്‌ഗമാണ്‌ ഈ അവസ്‌ഥയെ നേരിടാന്‍ സവര്‍ണ്ണവര്‍ഗ”ഗങ്ങാം അവലംബിച്ചത്‌. 


ഇനി ചാന്നാന്‍മാര്‍, പ്രത്യേകിച്ചും മതപരിവര്‍ത്തനം ചെയ്‌തവര്‍, പള്ളിയെ 
വീക്‌ഷിച്ചിരുന്നതെങ്ങിനെയാണെന്നറുകൂടി നമുക്കൊന്നു പരിശോധിച്ചുനോക്കാം. 
മേല്‍ജാതിക്കാരുടേതില്‍നിന്നും വിപരീതമായൊരറു നിലപാടായിരുന്നു അവരുടേത്‌. 
പുതുതായി ക്രിസ്തുമതത്തില്‍ ചേര്‍ന്ന തെക്കന്‍തിരുവിതാംകൂറിലെ ആളുക, 
കൂയിമാന്‍ വ്യക്‌തമാക്കിയതുപോലെ, തദ്ദേശീയ സമൂഹത്തിലെ അധികാരത്തിന്‍െറ 
ലൌകികസമസ്യകഠം പരിഹരിക്കുന്നതിനുവേണ്ടി മിഷണറി(്രവര്‍ത്തനങ്ങളെ 
ഉപയോഗച്്‌ടുത്തദുകയാണ്‌ ചെയ്‌തത്‌. ജാതിമൂലമുള്ള അവശതകാം പരിഹരി 
ക്കുവാന്‍ മിഷണറിമാരുടെ സേവനങ്ങാം സഹായകരമാകുമെന്നു തോന്നുമ്പോഴെല്ലാം 
ചാന്നാന്‍മാര്‍ എല്‍. എം. എസ്‌. സഭയിടേക്ക്‌ തിക്കിത്തിരക്കികയറിച്ചെല്ലുമായിരുന്നു. 
അത്തരം ആവശ്യങ്ങളൊന്നുമില്ലെന്നുവരുന്ന സന്ദര്‍ഭങ്ങളില്‍ അവര്‍ വീണ്ടും തങ്ങളുടെ 
പഴയവിശ്വാസങ്ങളിലേക്കു തിരിച്ചുപോവുകയും ചെയ്‌തു. 1818ല്‍ റവ. മീഡിനെ 
നാഗര്‍കോവിലില്‍ സിവില്‍ജഡ്‌ജിയായി നിയമിച്ചഷോം, പല ആനുകൂല്യങ്ങളും 
ലഭിക്കുമെന്ന പ്രതീക്‌ഷയുമായി മൂവായിരത്തോളം ചാന്നാന്‍മാരാണ്‌ 
എല്‍. എം. എസില്‍ ചേര്‍ന്നത്‌. എന്നാല്‍ മിഷനറിമാരെ ജഡ്‌ ജിമാരായി നിയമിക്കു 
ന്നത്‌ നിര്‍ത്തലാക്കുകയും റവ. മീഡ്‌ സ്‌ഥാനമൊഴിയുകയും ചെയ്‌തതോടെ ഈ 
പുതുവിശ്വാസികളില്‍ അധികപേരും എല്‍. എം. എസ്‌. വിട്ടു. (്രിസ്‌ത്യാനികളുടെ 
മേല്‍ ചുമത്തിയിരുന്ന “തലവരി 1814ല്‍ നിര്‍ത്തലാക്കിയഷോഠം ഏതാണ്ട്‌ 
ആയിരത്തോളം കുടുംബങ്ങം ശ്രിസ്‌തീയസഭയില്‍ ചേര്‍ന്നു. പക്‌ഷേ ഈ 
ആനുകൂല്യം ഹിന്ദുക്കഠാംക്കുംകൂടി ബാധകമാക്കിയതോടെ ഇരുപതു കുുടുംബങ്ങ 
ളൊഴികെ ബാക്കിയെല്ലാവരും സഭയെ ഉപേക്‌ഷിച്ചു. ഇതുപോലെ ഹിന്ദുക്‌ഷ്രേതങ്ങ 
ളിലെ ഉത"സവങ്ങാംക്കുവേണ്ടിയുള്ള ഉഴിയംവേല രൂക്‌ഷമാവുന്ന മാസങ്ങളില്‍ 
ചാന്നാന്‍മാര്‍ കൂട്ടത്തോടെ എല്‍. എം. എസില്‍ ചേരുമായിരുന്നു. ഉത്‌സവത്തിന്‍െറ 
ഒരുക്കങ്ങളെല്ലാം പൂര്‍ത്തിയാവുന്നതോടെ അവലെല്ലോം വിട്ടുപോവുകയും ചെയ്യും. 


എല്‍. എം. എസിന്‍െറ വിദ്യാഭ്യാസ്രപവര്‍ത്തനങ്ങളേയും ഇവര്‍ തങ്ങളുടെ 


റ്‌ സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങഠംക്കുവേണ്ടി ഉപയോഗച്െടുത്തി. 


ടം ളം റ്‌ 
ട്‌ ടം കം 
ക്‌ പി 











് 





അപൂര്‍വ്വം ചിലര്‍ മാത്രമേ ഉപദേശികളോ സ്‌കൂളദ്‌ധ്യാപകമോ ആയി. 
എല്‍, എം. എസിനെ തുടര്‍ന്നും സേവിച്ചിരുന്നുള്ളു. വലിയൊരറ്‌ ലീഭാഗം്‌ 
ചാന്നാന്‍മാര്‍ കാഷിത്തോട്ടങ്ങളില്‍ കങ്കാണികളായുംമററും ജോലിചെയ്യാന്‍ 
സിലോണിലേക്കറു കുടിയേറി. അവിടെനിന്നും സമ്പന്നരായി തിരിച്ചുവന്ന ചിലര്‍ 
തിരുവിതാംകൂറിലെ തോട്ടങ്ങളില്‍ മുതലിറക്കുകയും ചെയ്‌തു. ഇവരിലൊ 

പി, ഡി. ദേവസഹായത്തിന്‍െറ അത്‌ ഭുതകരമായ വളര്‍ച്ചയുടെ കഥ കറുയിമാ 
വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്‌. ഒരു ദരിദ്രചാന്നാര്‍കുടുംബത്തില്‍ ജനിച്ച 
ഭദവസഹായം നാഗര്‍കോവില്‍ സെമിനാരിയില്‍ വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കിയശേഷം 
കങ്കാണിഷണിക്കായി നേരേ സിലോണിലേക്കു പോകുന്നു. ധാരാളം പണവും 
സമ്പാദിച്ച്‌ മടങ്ങിയെത്തിയ അയാഠം തന്‍െറ സമ്പത്ത്‌ തെക്കന്‍തിരുവിതാംകദൂറിലെ 
തോട്ടങ്ങളില്‍ മുതല്‍മുടക്കുന്നു. മാത്രവുമല്ല, ““നെല്‍ഷാടങ്ങാം വാങ്ങുന്നതിനും 
സ്വദേശമായ നാഗര്‍കോവിലില്‍ മമണീയമായൊരു മണിമാളിക പണിയുന്നതിനും 
അയാഠം തന്‍െറ സമ്പാദ്യം വിനിയോഗിച്ചു ചാന്നാന്‍മാമറുടേയും മററു കീഴ്‌ജാതി 
ക്കാരറുടേയും മേലുള്ള വിലക്കുകളെ അഭിമാനപൂര്‍റ്റം വെല്ലുവിളിച്ച ഒന്നായിരുന്നു 
ഈ ഇരുനിലമാളിക. മാളിക തീയിട്ടുനശിഷിക്കുമെന്ന്‌ മേല്‍ജാതിക്കാര്‍ ഭീഷണി 
യുയര്‍ത്തിയഷോാം, എതാണ്ട്‌" ആറുമാസക്കാലം, ദേവസഹായം അതിനുചുററും 
സായുധരായ കാവല്‍ക്കാരെ കാവല്‍നിര്‍ത്തി.'14 





കേവലമായ ആത്‌ മീയാന്വേഷണമല്ല, മറിച്ച്‌ അനുഭവവേദ്യമായ ഭാതികനേട്ടങ്ങളുട 
അധികാര്രപശ്‌നങ്ങളുമാണ്‌തെക്കന്‍തിരുവിതാം കൂറില്‍ പ്രൊട്ടസ്‌ററന്‍റ്‌വിശ്വാസ 
ത്തിന്‍െറ വളര്‍ച്ചക്ക്‌ വഴിതെളിച്ചതെന്ന്‌ ദേവസഹായത്തിന്‍േറയുംമററും കഥകാം 
വ്യക്‌തമാക്കുന്നു. 


തങ്ങളുടെ ഭാതികരപശ്‌നങ്ങാംക്കു പരിഹാരം കണ്ടെത്തുവാനും നിലനിന്നു. 
പോന്ന അധികാരബന്‌ധങ്ങാം പരീഷ്‌കരിക്കുവാനും ഈ പുതിയ വിശ്വാസത്തെ 
ഉപയോഗച്ചെടുത്തിയ ആളദുകാം പക്‌ഷേ, തങ്ങളുടെ പൂര്‍വ്വസംസ്‌കാരത്തെ 
പൂര്‍ണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നില്ല. ജാതിസ്രമ്പദായത്തിനുള്ളിലെ അധികാര 
ഘടനയെ മാററിത്തീര്‍ക്കാന്‍ (ശമിച്ചഷോഴും തങ്ങളുടെ സാംസ്‌കാരിക 
ജീവിതത്തിന്‍െറ ദാഗമെന്നനിലയില്‍ അവര്‍ ജാതിയെ നിലനിര്‍ത്തിഷോന്നു. 
എല്‍. എം.എസില്‍ അംഗങ്ങളായിമുന്നുവെങ്കിലും തങ്ങളുടെ ജനകീയമായ ഹൈന്ദവ 
വിശ്വാസങ്ങം കയ്യൊഴിയാന്‍ അവര്‍ വിസമ്മതിച്ചു. ക്ഷാമമോ പകര്‍ച്ചവ്യാധികളോ 
കൊടിയവിപത്തറുകഠം സൃഷ്‌ടിക്കുമ്പോഠം അവര്‍ തങ്ങളുടെ തനതായ മതാചാരങ്ങ 
ഉിടലേക്കു തിരിച്ചുപോയി. ഉദാഹരണമായി, 1860ല്‍ ഈ പ്രദേശത്ത്‌ വമ്പിച്ച 
കഷാമവറും ഛര്‍ദ്്യതീസാരവറും പൊട്ടിഷടരുകയും ഒട്ടനേകംപേര്‍ മരിക്കുകയും 
ചെയ്‌തു. ““പരമ്പരാഗതമായ ആരാധനാകമങ്ങാം കയ്യൊഴിഞ്ഞതിനാല്‍ പിശാചുക്കഠം 
കോപിച്ചിരിക്കയാണ"*" എന്നു ഭയഷ്ഷെട്ട ഈ പുതദുക്രിസ്‌ത്യാനികഠം തങ്ങളൂടെ 
തനതുദൈവങ്ങഠംക്കു ബലിയും മററും അര്‍ഷിച്ചുപോന്നു. ഇങ്ങനെ, കൂയിമാന്‍ 
നിരീക്‌ഷിച്ചപോലെ, വിശ്വാസത്തിന്‍െറ കൂറുമാററം മാതമല്ല സംഭവിച്ചത്‌, 
“കഷ്‌ ടഷാടുകളും രോഗങ്ങളും മററും ഉണ്ടാവുഭമ്പോം ജനങ്ങഠം ഒരേസമയം 
പരള്ളിയേയും സ്വന്തം ആസദുരദേവതകളേയും ആ(ശയിക്കുമായിരുന്നു. മിഷണറിമാര്‍ 
അവജു്‌ഞയോടെ പ്രസ്‌താവിച്ചപോലെ അവര്‍ രണ്ടുവള്ളത്തില്‍ കാലൂന്നിനില്‍ക്കു 
കയാണ്‌ ചെയ്‌തത്‌." അങ്ങനെ, തങ്ങളുടെ സംസ്‌കാരപാരമ്പര്യത്തെ 
പൂര്‍ണ്ണമായും തകൂളിക്കളയാതെ സ്വന്തം മുല്യങ്ങാംക്കനുസ്ൃതമായാണ്‌ തിരുവിതാം 
കൂറിലെ പുതറുവിശ്വാസികാം (്രിസ്‌തറുമതത്തെ സ്വീകരിച്ചത്‌. അവരുടേത്‌, 
“അവിശ്വാസികാംക്കുഭവണ്ടി പാകഷെടുത്തിയ* ശ്രിസ്‌തുമതമായിരുന്നു. 





കേരളപഠനങ്ങള്‍ [1 -. 


എ 


റ 





[ി 











ഈ പുൂതുക്രിസ്‌ത്യാനികഠം തങ്ങളുടെ ഹൈന്ദവവിശ്വാസം പൂര്‍ണ്ണമായി 
കെവെടുിയ്മാതിരിക്കുകയും ക്രിസ്‌തൂമതത്തോട്‌ ഒരുതരം സനിഗ്‌ദ്‌ധമനോഭാവം 
വച്ചുപുലര്‍ത്തുകയും ചെയ്‌തതിന* പല കാരണങ്ങളുണ്ട്‌. കൂയിമാന്‍ ചൂണ്ടിക്കാണി 
പ്ലുപോലെ,, പരദേവതകളോടു വിശ്വാസവഞ്ചന കാണിക്കുന്നവര്‍ മരണമോ രോഗമോ 
ശിക്ഷയായി ഏററുവാങ്ങേണ്ടിവരുമെന്ന വിശ്വാസമാണ്‌ ഒരുകാരണം, മറെറാരു 
ത്രമത്തില്‍ പറഞ്ഞാല്‍, മതപരിവര്‍ത്തനംചെയ്‌തഷോഠംപോലും, അവര്‍ക്കുമേല്‍ 
തുടര്‍ന്നും ആധിപത്യം പുലര്‍ത്തിയത്‌ തങ്ങരം 'ഹിന്ദുര്പജുക'ളാണെന്ന, സാമൂഹിക 
മായി രൂപചഷെട്ട സ്വതവബോധമായിരുന്നദു. വേറൊരു കാരണം കലാപങ്ങളിലൂടേയും 
മററും മേല്‍ജാതിക്കാര്‍ നടത്തിയ കടന്നാക്രമണങ്ങളായിരുന്നു. ഇവയ്ക്കുപുറമേ, 
തുല്യര്രാധാന്യമുള്ള അല്ലെങ്കില്‍ കൂടുതല്‍ (പ.ധാന്യമുള്ള മറെറാരു വസ്‌തുത 
കൂടിയുണ്ട്‌. പരമ്പരാഗതമായ മതവിശ്വാസങ്ങാം കായ്യൊഴിഞ്ഞാല്‍ തങ്ങാം 
സമൂഹത്തില്‍, (പടത്യകിച്ച്‌ സ്വന്തം ജാതിവിഭാഗങ്ങംക്കിടയില്‍ തനിമ നഷ്‌ടഷചെട്ടവ 
രായിത്തീരും എന്ന വിശ്വാസമായിരുന്നു അത്‌. അതായത്‌, സാമൂഹികമായി 
ബഹിഷ"കരിക്കഷെട്ട ഒരവസ്‌ഥയിലേക്കു അവര്‍ നിപതിക്കദുമായിരുന്നടു. 


ഈ വസ്‌തുത അല്‌പംകൂടി വിശദീകരിക്കാം. 1853 ഫ്രെബുവരി ഒന്നാം 
തീയതിയാണ്‌ സംഭവം. ഹിന്ദുക്കളുടെ ഒരു മതഘോഷയാര്ത കടന്നു പോകുടുന്ന 
പാതയെ മുറിച്ചുകടന്നതിന്‍െറ പേരില്‍ ശൂച്ര്ന്ത്തുവച്ച്‌ രണ്ടു എല്‍. എം. എസ്‌. 
മിഷണറിമാരേയും അവരോടൊഷമുണ്ടായിരുന്ന സ്‌(്രീകളേയും കുഞ്ഞുങ്ങളേയും 
(്രാഹ്‌മണര്‍ അതി്രൂരമായി ആക്രകമിക്കുകയുണ്ടായി. രണ്ടുകൂട്ടര്‍ക്കും സൌകര്യ 
പൂര്‍വ്വം സഞ്ചരിക്കാനാവശ്യമായ സ്‌ഥലം പസ്‌തുത റോഡില്‍ ഉണ്ടായിരുന്നു 
വെന്നത്‌ ശ്രദ“ധേയമായ കാര്യമാണ്‌. ഈ സംഭവത്തെക്കുറിച്ച്‌ (ബ്രിട്ടീഷ്‌ 
ഉദ്യോഗസ്‌ഥനും (കിസ്‌തീയസഭയദുടെ ചരി(്തകാരനദുമായ ആഗൂര്‍ പറയുന്നു: 
“യൂറോഷുകാരനും (ബിട്ടീഷ്‌പരമനുമായ ഒരദു മിഷണറിയെ പൊതുനിരത്തില്‍ 
വച്ച്‌ കിരാതമായ രീതിയില്‍ നിസ്സങ്കോചം കല്ലെറിയുകയും ആട്ടിഷായിക്കുകയും 
ചെയ്യുക, ഒരുനീചജന്തുവിനെയെന്നപോലെ അഥവാ അശുദ്‌ധഭമോ മലിനമോ ആയ 
ഒമു നികൃഷ്‌ടവസ്‌തുവിനെയെന്നപോലെ ആക്രമിക്കുക, നീചന്‍മാരായ ഈ 
(ബാഹ"മണരും അവിശ്വാസിക്കൂട്ടങ്ങളുംകൂടി ചെയ്‌തതിതാണ്‌. എന്നാല്‍ തികച്ചും 
നികൃഷ്ടവും അപമാനകരവദുമായ ഈ സംഭവത്തെക്കുറിച്ച്‌ വളരെ ലാഘവത്തോടു 
കൂടിയ ഒരന്വേഷണമാണ്‌ തിരുവിതാംകൂര്‍ ദഭരണാധികാരികഠം നടത്തിയത്‌... ിു 
ഇതിലെ, "അശുദ്‌ധമോ മലിനമോ ആയ നികൃഷ്‌ടവസ്‌തു' എന്ന (പ്രയോഗം വളരെ 
പ്രധാനമാണ്‌. ഇന്ത്യയില്‍ മറെറല്ലായിടത്തുമെന്നപോലെ തിരുവിതാംകൂറിലും 
“സകല യൂറോപ്യന്‍മാരേയും കീഴ്‌ജാതിക്കാരോ ഒേച്‌ഛന്‍മാരോ പദുറംജാതിക്കാമോ 
ആയാണ്‌ പരിഗണിച്ചിരുന്നത്‌. അശുദ്‌ധമാകുമെന്ന ദഭയംകാരണം യൂറോപ്യന്‍ 
മാരുടെ വളരെ അടുത്തുചെല്ലാന്‍ സവര്‍ണഫിന്ദുക്കഠം തയ്യാറായിരുന്നില്ല.18 
(ബ്രിട്ടീഷ്‌ റസിഡണ്ടുമാമെഷോലും അവരുടെ കോട്ടയ്‌ക്കുപുറത്തുവച്ചുമാരതമേ 
തിരുവിതാംകൂര്‍രാജാക്കന്‌മാര്‍ സന്‌ ധിച്ചിമുന്നുള്ളു. അത്തരം കടൂടിക്കാഴ്‌ചകരംക്കറു 
ശേഷം അവര്‍ “തീണ്ടല്‍ ദോഷം മാറാനുള്ള കര്‍മ്മങ്ങാം നടത്തുകയും പൂണൂല്‍ മാറററദുക 
യുുമെല്ലാം ചെയ്യുമായിരുന്നു". റാണിലക്‌ഷ്‌മീഭായിയുടെ ഭരണകാലത്തുമാത്രമാണ്‌ 
ഈ സ്രമ്പദായം നിര്‍ത്തലാക്കറുന്നത്‌, (ബാഹ”്‌മണരുടെ ഏതിര്‍ഷ്‌ അഷോഴും 
ഉണ്ടായിരുന്നെങ്കീലറും. ഒരാളുടെ സാമൂഹികുപദവി നഷ്‌ടമാവാന്‍ വെള്ളക്കാരുമായുള്ള 
സഹവര്‍ത്തിത്വം ഒരു കാരണമാകുമായിരുന്നു എന്നര്‍ത്ഥം. 


പുതുതായി (രകിസ്‌തുമതം സ്വീകരിച്ച മേല്‍ജാതിക്കാര്‍ക്കുണ്ടായ അവസ്‌ഥ 
പരിശോധിച്ചാല്‍ ഈ സ്വത്വനഷ്‌ടത്തെക്കറുറിച്ച്‌ കുറെക്കൂടി വ്യകതമായി 


കു 
റ ച & 


34 





മനസ്സിലാക്കാന്‍ നമുക്കു സാധിക്കും. അധികാരബന്‌ധങ്ങഠം മാററിത്തീര്‍ക്കണമെന്ന 
അദിലാഷം കൊണ്ടൊന്നുമായിരുന്നില്ല അവര്‍ ്രിസ്‌തദുമതം സ്ഥീകകമിച്ചത്‌. 
ഹിന്ദുമതം ഉപേക്‌ഷിച്ച അതേ നിമിഷംമുതല്‍ മേല്‍ജാതിക്കാര്‍ക്കുണ്ടായിരമുന്ന 

പ്രത്യേകാവകാശങ്ങളെല്ലാം അവര്‍ക്കു നഷ്‌ടമാവുകയും അവരെ പുറംജാതിക്കാരാ 
കണക്കാക്കുകയും ചെയ്‌തിരുന്നു. “"(കരിസ്‌തുമതം കയ്യൊഴിയാന്‍ വിസമ്മതിച്ചതിന്‌ 
ഒരു ആഷ്യകുടുംബാംഗമായ നീലംപിള്ള എന്ന ഉദ്യോഗസ്‌ഥനെ ആരുവാമൊഴിയില്‍ 








വച്ച്‌ വെടിവെച്ചുകൊന്നത്‌ തെക്കന്‍തിരുവിതാംകൂറില്‍ കത്തോലിക്കാസഭ 
സൂസ്‌ഥാപിതമായിക്കഴിഞ്ഞ പതിനെട്ടാം ശതകത്തിന്‍റെറ അന്ത്യഘട്ടത്തി 
ലായിരുന്നു.'19 എല്‍. എം. എസില്‍ ചേര്‍ന്ന മേല്‍ജാതിക്കാരായ പുതു 
വിശ്വാസിക്കും അനുദാവികാംക്കും ഇതുപോലുള്ള സാമൂഹികമായ 


അന്യവല്‍ക്കരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. നെയ്യൂര്‍ മിഷന്‍ 
ഡിസ്‌(്രിക്‌ററിലെ കുന്നിന്‍പ്രദേശങ്ങളില്‍ എല്‍. എം. എസ്സുകാര്‍ക്ക്‌ കടുത്ത 
എതിര്‍ഷുകാം നേരിടേണ്ടിവന്ന ഒരുകാലമായിരുന്നു 1830കഠം. മേല്‍ജാതിക്കാരനായ 
രാമന്‍തമ്പി എന്നൊരാഠാം അക്കാലത്ത" നെയ്യൂരില്‍ ഭൂമിവാങ്ങാന്‍ എല്‍. എം എസ്സുകാരെ 
സഹായിക്കുകയൂണ്ടായി. ഇക്കാരണത്ത'ല്‍ തമ്പിയെ അറസ്‌ററുചെയ്യുകയും 
തടവിലിടുകയും ചെയ്‌തു. ഇക്കാലത്ത്‌ തെക്കന്‍തിരുവിതാംകൂറിലെ മിക്ക 
സര്‍ക്കാരുദ്യോഗസ്‌ഥരദും അവരുടെ നടപടികാംക്കിരകളായിത്തീര്‍ന്ന (കരിസ്‌തുമത 
വിശ്വാസികളും നായന്‍മാരായിരുന്നു എന്നതാണ്‌ (ശദ“ധേയമായ വസ്‌തുത. 


ജാതിശ്രേണിയുടെ  എററവും കീഴ്‌ത്തട്ടില്‍ നില്‍ക്കുന്നവരായതിനാല്‍, 
ജാതീയമായ സ്വത്വനഷ്‌ടംമൂലം ചാന്നാന്‍മാര്‍ക്ക്‌ വിശേഷിച്ചൊന്നും സംഭവിക്കാനിട 
യില്ലേന്നു വാദിക്കാവൂന്നതാണ്‌. എന്നാല്‍ സമൂഹത്തിനകത്ത്‌ അനുഭവിക്കുന്ന 
അന്യവല്‍ക്കരണവും സമൂഹം ഇല്ലാതെ നേരിടുന്ന അന്യവല്‍ക്കരണവും ഗുണപര 
മായിത്തന്നെ വ്യത്യസ്‌തങ്ങളായ സാമുഹികസാഹചമ്യങ്ങളാണ്‌. ഒരു സമൂഹത്തിലെ 
ആധിപത്യസംസ്‌കാരത്തിന്‌ മററുള്ളവയെ ഒഴിവാക്കുന്ന സ്വഭാവം മാതമല്ല 
ഉടംക്കൊള്ളുന്ന പ്രവണതകൂടി ഉണ്ട്‌. വരേണ്യവര്‍ഗ”ഗത്തിനുൂ മററുള്ളവര്‍ക്കുമേല്‍ 
നെടുനായകത്വം പുലര്‍ത്താന്‍ ഈ ല്്രകിയ അനിവാര്യമാണ്‌. എന്നാല്‍ സമൂഹം 
ഇല്ലാതെയുള്ള അധ്യവല്‍ക്കരണം വെറും പുറന്തള്ളല്‍ മാര്തമായിമരിക്കും. അതായത്‌ 
ഉഠംക്കൊള്ളുക എന്ന (്ര്രകിയ ഇല്ലാത്ത ഒന്നാണത്‌.20 


ഹിന്ദുചാന്നാന്‍മാര്‍ ക്രൈസ്‌തവചാന്നാന്‍മാരോടു വച്ചുപുലര്‍ത്തിയിരുന്ന 
മനോദാവമെന്തായിരുന്നുവെന്ന്‌ വിശകലനംചെയ്യുമ്പോഠം ഈ ല്ര്രകിയയുടെ 
ചലനശക്തി വ്യക്‌തമായിത്തീരും. 1813ല്‍ റിംഗ്‌ ഠംടോബ്‌ എഴുതി: മതപരിവര്‍ത്തനം 
ചെയ”തവര്‍ക്കെതിരായ പീഡനം ഇഷോഠം ദരണാധികാരിക ളില്‍നിന്നല്ല. മറിച്ച്‌ 
തങ്ങളുടെ ബന്‌ധറുക്കളില്‍നിന്നും യജുമാനന്‍മാരില്‍നിന്നും സമ്പന്നന്‍മാരായ 
നാടാന്‍മാരില്‍നീന്നുമാണ്‌ അവര്‍ക്ക്‌ നേരിടേണ്ടിവരുന്നത്‌. അങ്ങനെ സ്വന്തം 
ജാതിക്കാരില്‍നിന്നുമാണ്‌ പൂതുവിശ്വാസികാം അന്യവല്‍കരിക്കഷചെട്ടിരിക്കൂന്നത്‌. 
അവരുടെ ഹിന്ദുക്കളായ സ്വജനങ്ങളാവട്ടെ മതപരിവര്‍ത്തനത്തിന്‍െറപേരില്‍ അവരെ 
പുറംതള്ളുകയും അതിലൂടെ സമൂഹത്തില്‍ തങ്ങളുടെ ആധിപത്യമുറഷിക്കുകയും 
ചെയ്‌തു. ഹിന്ദുചാന്നാന്‍മാര്‍ ജാതിട്രേണിയുടെ കീഴ്‌ത്തട്ടില്‍ കിടക്കുന്നവരായിട്ടു 
പോലും ഇതാണു സംഭവിച്ചത്‌. (കിസ്‌തുമതത്തില്‍ ചേര്‍ന്നെന്നറിയുന്ന ആ 
നിമിഷംമുതല്‍ അത്തരക്കാരെ അന്യന്‍മാരായാണ്‌ കണക്കാക്കിയത്‌. അതോടെ 
കുടുംബസ്വത്തില്‍ അവര്‍ക്കുള്ള അവകാശങ്ങളും നറിഷേധംിക്കഖെടറും. 
ഏതോ വിദേശികളുടെ മതം സ്വീകരിച്ചുവെന്ന ബുദ്‌ധിമോശത്തിന്‍െറ പേരില്‍ 


റ്‌ 
4 








ര 





എുന്ര്ധിശാസികാം തങ്ങളുടെ (കിസ്‌ത്യാനികളായ അയല്‍വാസികളെ പരിഹസി 
് 


ി 


_ക്കുകയൂം ചെയ്യുമായിരുന്നു. 


 ഇതുവരെവിവരിച്ച സംഭവങ്ങളെ ഇങ്ങനെ സംധഗഹിക്കാവുന്നതാണ്‌ 
കിസ്‌തറുമതംസ്വീകരിച്ച ചാന്നാന്‍മാര്‍ പരിഷ്‌കൃതരായ ക്രൈസ്‌തവമിഷണറി 
മാരിലൂടെ ലദ്യമായ നേട്ടങ്ങഠം സ്വായത്തമാക്കാനാണ്‌ (്രമിച്ചത്‌. ഇതേ പ്ര്രകിയയുടെ 
ഫലമായി, 'പരിഷ്‌കൃതമായ' (്രിസ്‌ത്യന്‍ മിഷണറിമാര്‍ മേല്‍ജാതിക്കാരുടെ 
അധീശത്വത്തിന്‌ ഭീഷണിയാണെന്നുകമുതിയിരുന്ന വദേണ്യവിഭാഗവദുമായി 
അവര്‍ക്കു സംഘര്‍ഷത്തില്‍ ഏര്‍ഷെടേണ്തായും വന്നു. അതിനാല്‍ ചാന്നാന്‍മാരുടെ 
(പതിഷേധശബ്‌ദങ്ങാം അധീശത്വത്തിനുകീഴില്‍ മുഴങ്ങിയ ശബ്‌ദങ്ങളായിമുന്നു. 
ഈ അധീശത്വമാകട്ടെ ഭീഷണിയും ബല്ര്പയോഗവും നടത്തുന്നതും (മേല്‍മുണ്ടു 
കലാപത്തില്‍ കണ്ടപോലെ) പ്രത്യയശാസ്‌(തപരവും (മതപരിവര്‍ത്തനം ചെയ്‌തവര്‍ 
"ഹിന്ദു'ക്കളെ ഷോലെ കഴിയുന്നതും അവരുടെ ഹിന്ദുക്കളായ സ്വജുനങ്ങഠം അവരെ 
ബഹിഷ്‌കരിക്കുന്നതും ഉദാഹരണങ്ങാം) ആയിരുന്നു. ഈ വൈരുദ്‌ധ്യത്തിന്‌ 
ദരിര്രമില്‍ദരിഗ്രരായ ചാന്നാന്‍മാര്‍ കണ്ടെത്തിയ പരിഹാരമായിമുന്നു 
(രീ വൈകൂണ”ഠസ്വാമിപ്രസ്‌ഥാനം. 


തെക്കന്‍തിരുവിതാംകൂറിലെ ചാന്നാന്‍മാര്‍ക്കിടയില്‍ (ശീ വൈകറുണ്‌ഠസ്വാമി 
പ്രസ്‌ഥാനം രൂപംകൊണ്ടത്‌ 1830കളിലാണ്‌.22 (കിസ്‌തറുമതം സ്വീകരിച്ച 
ചാന്നാന്‍ മാര്‍ക്കെതിമെ സംഘടിതമായ കടന്നാ(ക മണങ്ങഠംനടന്ന കാലഘട്ടമായി 
രുന്നല്ലോ ഇത്‌. ഈ പ്രസ്‌ഥാനം ഇന്നും നിലനില്‌ക്കുന്നു. (പധാനമായും 
ക ന്യാകുമാരി-തിര,നല്‍വേലി ജില്ലകളില്‍ നിന്നുള്ള ആയിരക്കണക്കായ നാടാന്‍മാര്‍ 
എല്ലാവര്‍ഷവും വൈകുണ്‌ഠസ്വാമിയറുടെ ജന്‍മദിനമായ മാശി 20 ന്‌ (ജനുവരി) 
അദ്ദേഹത്തിന്‍െറ ജന്‍മസ്‌ഥലമായ സ്വാമിത്തോഷില്‍ ഒത്തറുചേരുന്നു. ഇന്ന്‌ 
തമിഴ്‌നാട്ടിലെങ്ങും ഈ മതവിശ്വാസികളെ നമുക്ക്‌ കാണാന്‍കഴിയും. 


നാഗര്‍കോവിലിന്‌ അല്‌പമകലെ തെക്കുകിഴക്കായി സ്‌ഥിതിചെയ്യുന്ന ഒരു 
കൊച്ചു(്രാമമാണ്‌ ശാസ്‌താംകോയില്‍വിളൈ. അവിടത്തെ ഒരു ദരിധ്രവൈഷ്‌ ണവ 
ചാന്നാര്‍കൂുടുംബത്തില്‍ 1809-ലാണ്‌ വൈകദുണ്‌ഠ സ്വാമി ജനിച്ചത്‌. വൈകുണ്ഠ 
സ്വാമിയുടെ പേരുമായി ബന്‌ധഷ്ചെട്ട്‌ ““സ്വാമിത്തോഷ്‌*" എന്ന പേരിലാണ്‌ ഇന്ന്‌ 
(്രസ്‌തൂത്രഗാമം അറിയഷെടുന്നത്‌. മാതാപിതാക്കഠം കൂട്ടിക്ക്‌ 'മുടറിചദൂടും 
പരറുമാഠാ' എന്ന്‌ പേരിട്ടു. സവര്‍ണ്ണമായ ഹിന്ദുക്കാ-മാര്തം തങ്ങളുടെ പേമിനോ 
ടൊഷം ചേര്‍ത്തിരുന്ന ഒന്നായിരുന്നു “പെരുമാഠം" എന്നരൂപം. അതിനാല്‍ "പെരുമാ" 
എടുത്തറുമാററണമെന്ന്‌ മേല്‍ജാതിക്കാര്‍ ആവശ്യപെട്ടു. അങ്ങനെ മുടിചൂടും 
പെരുമാഠം എന്നത്‌ മൃത്തുക്കുട്ടി എന്നുമാററാന്‍ മാതാപിതാക്കഠം നിര്‍ബ്ബന്‌ധിതരാ 
യിത്തീര്‍ന്നു. (ഗ്രാമത്തിലെ കുടിഷള്ളിക്കൂടത്തിലായിരദുന്നു മുത്തൂക്കുട്ടിയുടെ 
(പാഥമിക വിദ്യാഭ്യാസം. “നാലടി, “മൂഡറുരൈ', “തിരുക്കുറം', “തിരുവാചകം* 
_ എന്നിങ്ങനെയുള്ള മതപരവും ധാര്‍മ്മികവുമായ (ഗന്‌ഥങ്ങാം അവിടെവച്ച്‌, അവന്‍ 
പഠിച്ചു. നിത്യേന (പാര്‍ത്‌ഥനയറും ജുപവുമെല്ലാം നടത്തുകയും കര്‍ശനമായ 
മതവിശ്വാസം കാത്തുസൂക്‌ഷിക്കുകയും ചെയ്‌തിരദുന്ന ഒരു കുടുംബമായിരുന്നു 
അത്‌. അതിനാല്‍ ഹൈന്ദവപുരാണേതിഹാസങ്ങളില്‍ നല്ല്രപാവീണ്യം നേടാന്‍ 
മുത്തുക്കുട്ടിക്കു സാധിച്ചു. ഈ കാലഘട്ടത്തില്‍തന്നെ അവന്‍ ബൈബിളും 
പഠിച്ചിരുന്നു. അങ്ങനെ (കരിസ്‌തമുമതാദര്‍ശങ്ങളിലും അവന്‍ നല്ലഅറിവുനേടി. മുത്തു 
ക്കുട്ടി ഒരു കാലത്ത്‌ (കിസ്‌തുമതവിശവാസിയായിരുന്നദു എന്നുപേോലദും ഒരു 
ക്രൈസ്‌തവസഭാചരി(തകാരന്‍ അവകാശപ്പെട്ടിട്ടുണ്ട്‌. 





ക്രേളപഠനങ്ങള്‍ 1 





ഇരറുപത്തീരണ്ടാമത്തെവയസ്സില്‍ തിരദുനല്‍വേലിജില്ലയിലെ തിമു്ചെന്തൂരിലുള്ള 
(പസിദ്‌“ധമായ മദുരുകക്‌ഷ്രേതത്തിലേക്ക്‌ മൂത്തൂക്കൂട്ടി ഒരു തീര്‍ത്‌ഥയാത്രനടത്തി. 
തന്‍െറ ചര്‍മ്മരോഗത്തില്‍നിന്നും മോചനം ലഭിക്കുന്നതിനും ക്‌ഷ്രേതത്തിലെ മാശി 
ഉത്‌സവത്തില്‍ പടങ്കെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു ആ യാത്ര. തിരുച്ചെന്തുൂ; 
കടഷുറത്തുചെന്ന്‌ സമദ്രദസ്‌നാനം നടത്തിയ മുത്തുക്കൂട്ടി, വിഷ്‌ണുദഗവാന്‍ 
(നാരായണന്‍) തനിക്കു സ്വപുത്രനായി പുനര്‍ജന്‍മം നല്‍കിയിമരിക്കുകയാണെന്ന്‌ 
അവകാശഷ്ചെടുകയും (ശീ വൈകുണ്‌ഠന്‍ എന്നപേര്‌ സ്വീകരിക്കുകയും ചെയ്‌തു. 
ചാന്നാന്‍മാരെ സംരക്‌ഷിക്കുവാനും ധര്‍മ്മസംസ്‌ഥാപനം ചെയ്യുവാനദുമാണ* താന്‍ 
ജന്‍മമെടുത്തിരിക്കുന്നതെന്ന്‌ അദ്ദേഹം (പഖ്യാപിച്ചു. തെക്കന്‍തിരുവിതാംകൂറില്‍ 
തിരിച്ചെത്തിയശേഷം നാലൂവര്‍ഷക്കാലം അദ്ദേഹം തപസ്സില്‍ മുഴുകി. ആറടി 
ആഴമുള്ള ഒരു കുഴിയിലായിമറുന്നു ആദ്യത്തെ രണ്ടുവര്‍ഷം തപസ്സനുഷ്‌ഠിച്ചത്‌. 
പിന്നീടുള്ള രണ്ടുവര്‍ഷം വെറും കീറത്തുണികാംമാത്രം ധരിച്ച്‌ ആമോടും മിണ്ടാതെ 
വെറും പാലുമാരതം കഴിച്ചാണ്‌ കഴിഞ്ഞത്‌. ഈ കാലഘട്ടത്തിലാണ്‌ അദ്ദേഹം 
വമ്പിച്ചതോതില്‍ ജന്രശദ്‌ധയാകര്‍ഷിച്ചത്‌. നാനാജാതികളില്‍ചെട്ട ആളുകാം 
അദദ്ൃഹത്തെ സന്ദര്‍ശിച്ചുതുടങ്ങി. . ഏതുരോഗവും ഭേദമാക്കാന്‍ സ്വാമിക്കു സാധക്കു 
മെന്ന ഒരുവിശ്വാസം പ്രചരിച്ചതോടെ അദ്ദേഹത്തിന്‍െറ കീര്‍ത്തി ്രൂടുതല്‍ 
വര്‍ദ്‌ധിക്കുകയും ചെയ്‌തു. 


തിരുവിതാംകൂറിലെ യാഥാസ്‌ഥിതികസമൂഹത്തിനും ദഭരണാധികാരികാംക്കു 
മെതിരെ രൂക്ഷമായ ആക്രമണങ്ങളാണ്‌ സ്വാമി തന്‍െറ (പബോധനങ്ങളിലൂടെ 
തൊടുത്തുവിട്ടത്‌. കീഴ്‌ ജാതിക്കാരില്‍നിന്നും അമിതമായതോതില്‍ നികുതി 
പിരിക്കുന്ന ഭരണകൂടത്തെ അദ്ദേഹം അപലപിച്ചു. വിഷ്‌ണുവിന്‍െറ അവതാര 
മാണെന്ന്‌ അവകാശച്ചെട്ടുകൊണ്ട്‌ കീഴ്‌ജാതിക്കാരനായ ഒരുചാന്നാന്‍, തന്‍െറ 
ഭരണം രാജ്യ തഞമുനടഷാക്കുമെന്നറും ചാന്നാന്‍മാര്‍ക്ക്‌ അമരത്വം നല്‍കുറുമെന്നുമെല്ലാം 
ഭീഷണി മുഴക്കുന്നതായി മേല്‍ജാതിക്കാമായ ഹിന്ദുക്കഠം അന്നു ശുച്്ര്ദം സന്ദര്‍ശിച്ച 
വഞ്ചിപാല രാമവര്‍മ്മരാജാവിനെ അറിയിക്കുകയുണ്ടായി. ജാതിദേദങ്ങാം വക 
വയ്‌ക്കാതെ വൈകുണ്ഠസ്വാമി ഭപ്രോത്‌സാഹിഷിച്ചുകൊണ്ടിമറുന്ന മിരശദോജനത്തെ 
ക്കുറിച്ചും അവര്‍ രാജാവിനെ അറിയിച്ചു. തിരുവിതാംകൂര്‍രാജകുടുംബത്തിന്‍െറ 
അധിഭദേവതയായിമുന്നു തിരദുവനന്തപുരം പത്‌മനാഭസ്വാമിക്‌ഷ്രേതത്തിലെ വിഷ്‌ണു 
എന്നകാര്യം ഈസന്ദര്‍ഭത്തില്‍ പ്രത്യേകം (ശദ്‌ധിക്കേണ്ടതുണ്ട്‌. വൈകറുണ്‌ഠസ്വാമിയെ 
അറസ്‌ററുചെയ്‌ത്‌ തിരൂവനന്തപുരത്തേക്കു കൊണ്ടറുചെല്ലാന്‍ രാജാവ്‌ ഉത്തരവിട്ടു 
തിരുവനന്തപുരത്തേക്കു കൊണ്ടറുപോകുന്നവഴിക്ക്‌ സവര്‍ജ്ണന്‍മാര്‍ സ്വാമിയെ 
തെറിവിളിച്ചപമാനിക്കുകയും കല്ലെറിയുകയുംചെയ്‌തു. സ്വാമിയുടെ ദിവ്യത്വ 
ത്തിന്‍െറപേരില്‍ രാജാവ്‌ അദ്ദേഹത്തെ വിചാരണചെയ്‌ തെങ്കിലും മറുപടിനല്‍കാന്‍ 
അദ്ദേഹം തയ്യാറായില്ല. ഒടുവില്‍ പത്‌മനാഭസ്വാമിക്‌ഷ്രേതത്തിന്‍െറ പടിഞ്ഞാറു 
ഭാഗത്തുള്ള ശിങ്കാരത്തോഷ്‌ എന്ന തുറന്നജയിലില്‍ സ്വാമിയെ തടവില്‍പാര്‍ഷിച്ചു. 
ബന്‌ധനസ്‌ഥനായ സ്വാമിയെ ഒരുനോക്കുകാണാന്‍വേണ്ടി വിദൂരദേശമായ നാഞ്ചി 
നാട്ടില്‍നിന്നുപോലും അനേകം അനുയായികാം തിരുവനന്തപുരത്തേക്കു (പവഹ 
ച്ചിമൂന്നു. തടവറയില്‍വച്ച്‌ നാനാവിധത്തിലുള്ള പീഡനങ്ങളാണ്‌ സ്വാമിക്കു 
സഹിക്കേണ്ടിവന്നതെന്ന്‌ പറയച്ചെടുന്നു. ഇരുണ്ട ഒരു കൂടുസ്സുമുറിക്കകത്ത്‌ 
അദ്ദേഹത്തെ അടച്ചുപൂട്ടിയശേഷം അതിനകത്ത്‌ മുമളകുകത്തിച്ച്‌ പുകനിറച്ചു. 
തീക്കനലിലൂടെ നടത്തിക്കുകയും കക്കനീററുന്ന ചൂളയില്‍ എടുത്തിടുകയും 
ചെയ്‌തു. പുലിക്കൂട്ടില്‍ അടച്ചു. പക്‌ഷേ, ഈ പീഡ്നങ്ങളെയെല്ലാം അദ്ദേഹം 
അതിജീവിച്ചു. സ്വാമിയുടെ അമാനുഷികമായ കഴിവദുകാം കാരണമാണ്‌ അതു 
സാധിച്ചതെന്ന്‌ വിശ്വസിക്കഷ്െട്ടു. മേലില്‍ സ്വജാതിക്കാര്‍ക്കിടയില്‍മാത്രമേ 


ക്രേളപഠനങ്ങള്‍ 1 റ ി ം 














ന്‌ 


ര്വര്‍ത്തിക്കുകയുള്ളു എന്ന്‌ രേഖാമൂലം ഉറഷുനല്‍കുന്ന “കൈച്ചീട്ട്‌* എഴുതിക്കൊടു 


ക്കണമെന്ന്‌ രാജാവ്‌ സ്വാമിഭയാടാവശ്യഷ്ചെട്ടുവെങ്കിലും അദ്ദേഹം അതിന്‌ 
വഴങ്ങിയില്ല. എങ്കിലും 1838 മാര്‍ച്ച്‌ ആദ്യവാരത്തില്‍ അദ്ദേഹത്തെ മോചിഷിച്ചു. 
ആഗ്ലാദദരിതരായ അനുയായികാം ഒരുഘോഷയാര്രയുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ 
 അമ്പലഷാത്തിയിലേക്കാനയിച്ചു. ഒരുമഞ്ചത്തില്‍ചുമന്നാണ്‌ അദ്ദേഹത്തെ കൊണ്ടു 
പോയത്‌. (പസ്‌തൂത മഞ്ചം ഒരു പവിര്രസ്‌മാരകമായി ഇന്നും സ്വാമിത്തോഷില്‍ 
സൂക്‌ഷിച്ചുവച്ചിട്ടുണ്ട്‌. 


തൂടര്‍ന്ന്‌, 1851ല്‍ മരണമടയുന്നതുവമെ, നീണ്ട പ്രന്തണ്ടുവര്‍ഷക്കാലം അദ്ദേഹം 
(്രവര്‍ത്തനനിരതനായി കഴിഞ്ഞു. ജീവിതാന്ത്യത്തോടടുത്ത ഘട്ടത്തില്‍ “സമത്വസംഘം' 
എന്ന സംഘടനയ്‌ക്കു മൂപംനല്‍കുകയും തന്‍െറ അനുയായികളോടെല്ലാം അതില്‍ 
അംഗങ്ങളായിച്ചേരാന്‍ ആവശ്യഷെടുകയും ചെയ്‌തു. മയിലാടിക്കാരനായ ശീവനന്ദി, 
കൈലാസപുമരത്തെ പണ്ടാരം, പിള്ളയാര്‍കുടിയിരുഷിലെ അര്‍ജുനന്‍, കൊളച്ചലിലെ 
സുബ്ബയ്യ, താമരക്കുളത്തെ ഹരിഗോപാലന്‍ എന്നീ അഞ്ച്‌ അനുയായികളെ തെരഞ്ഞെ 
ടുത്തു” അവര്‍ക്ക്‌ യഥാരകമം ധര്‍മ്മസിദ്‌ധര്‍, ഭീമസിദ്‌ധര്‍, അര്‍ജുനസിദ്‌ധര്‍, നകൂല 
സിദ്‌ധര്‍, സഹദേവന്‍സിദ്‌ധര്‍ എന്നിങ്ങനെ പേരൂകാം നല്‍കുകയും തന്‍െറ ആദര്‍ശ 
്ങാം പ്രചരിഷിക്കാന്‍ ആവശ്യഷെടുകയും ചെയ്‌തു. അനുയായികളുടെ പേരു 
കാഠാംക്കെൊഷം കൂട്ടിച്ചേര്‍ത്ത “സിദ്‌ധര്‍* എന്ന്രപയോഗം (ശരദ്‌ ധേയമായ ഒന്നാണ്‌. 13-ാം 
നൂററാണ്ടുമൂതല്‍ 18-ാംനൂററാണ്ടുവമെ തമിഴ്‌നാട്ടില്‍ ജീവിച്ചിരുന്ന, വിഗ്രഹ 
ദഞ്‌ജുകരും ജാതിവിരുദ്‌ധരുമായ ഭക്‌തകവികളായിരുന്നു സിദ്ധന്‍മാര്‍, താന്‍ 
കൃഷ്ണഭഗവാനും ശിഷ്യന്‍മാര്‍ പഞ്ചപാണ്‌ഡവന്‍മാരുമാണെന്നാണ്‌ സ്വാമി തന്‍െറ 
അനുയായികളെ ഉല്‍ബോധിഷിച്ചത്‌. പിന്‍ഗാമികാം അദ്ദേഹത്തെ 'അയ്യന്‍' (അച്‌ഛന്‍) 
എന്നും അദ്ദേഹം സ്‌ഥാപിച്ച മതത്തെ" അയ്യാവഴി" എന്നും വിളിക്കുന്നു. 


വൈകുണ്‌ഠസ്വാമിയുടെ (പബോധനങ്ങാംക്കും അദ്ദേഹം നിര്‍ദ്ദേശിച്ച ആചാര 
മുറകഠംക്കും രണ്ട്‌ അടിസ്‌ഥാനസവിശേഷതകളുണ്ടായിരുന്നു. ചാന്നാന്‍മാരുടെ 
നാടന്‍ഫിന്ദുമതത്തെ പരിഷ്‌കരിച്ച്‌ മേല്‍ജാതിക്കാരുടേതിനോടൊഷം ചേര്‍ക്കാനാണ്‌ 
ഒരുവശത്ത്‌ അദ്ദേഹം (ശമിച്ചത്‌. മറുവശത്ത്‌ ജാതിയുടെപേരില്‍ ചാന്നാന്‍മാര്‍ 
അഭിമുഖീകരിക്കേണ്ടിവന്ന അനീതികളെ വെല്ലുവിളിക്കുകയും കലിയുഗത്തെ 
ഉന്‍മൂലനാശം വരുത്തി പകരം ധര്‍മ്മത്തിന്‍റെ സുവര്‍ജ്ടയുഗം സ്‌ഥാപിക്കുമെന്ന്‌ 
അവര്‍ക്ക്‌ ഉറഷുനല്‍കുകയുംചെയ്‌തദു, 


വൈകറുണ്‌ഠസ്വാമി ചാന്നാന്‍മാമുടെ ആചാരങ്ങളും മതവിശ്വാസങ്ങളും പരിവര്‍ത്ത 
നഷെടുത്ത യതെങ്ങിനെയെന്നാണ്‌ ഇനിനമുക്കു പരി ശോധഴക്കണ്ടത”. 
ചാന്നാന്‍മാര്‍ ഒട്ടുമുക്കാലും ശൈവവിശ്വാസികളായിരുന്നു. “പെരുമാഠം വഴിക്കാര്‍" 
എന്നറിയട്ചെട്ടിരുന്ന ചെറിയൊമുവിദാഗം മാതമേ വൈഷ്‌ണവരായി ഉണ്ടായി 
രുന്നുള്ളൂ. എന്നാല്‍ ഇവമുടെ മതാചാരങ്ങാംക്ക്‌ ശൈവ-വൈഷ്‌ണവ മതതത്ത്വങ്ങളു 
മായി വലിയ ബന്‌ധമൊന്നും ഉണ്ടായിരുന്നില്ല. 1906ല്‍പോലും ഇതായിരുന്നു 
സ്‌ഥിതിയെന്ന്‌” നാഗംഅയ്യു നിരീക്‌ഷിച്ചിട്ടുണ്ട്‌. അദ്ദേഹം എഴുതുന്നു: ""മൃഗബലി 
നല്‍കി പിശാചുക്കളെ ആരാധിക്കുന്ന സ്രമ്പദായമാണ്‌ ഇവര്‍ക്കിടയില്‍ ഏററവും 
വ്യാപകമായി കണ്ടുവരുന്നത്‌. (ക്രിസ്‌തുമതം സ്വീകരിച്ചവര്‍പോലൂം ഇതൊന്നും 
പൂര്‍ണ്ണമായും കയ്യൊഴിഞ്ഞിട്ടില്ലെന്നു പറയേണ്ടിയിരിക്കുന്നു '".25 തെക്കന്‍തിരുവി 
താംകൂറിലെ പ്രമുഖമായൊരു മുദ്രദേവതാക്‌ഷ്രേതമാണ്‌ അഗസ്‌തീശ്വരത്തെ 
മുത്താരമ്മ൯ക്‌ഷ്രേതം. നാടാന്‍മാര്‍ എന്നറിയച്ച്ടുന്ന ചാന്നാര്‍പ്രമാണികളൂടെ 
ക്രേന്ദ്രമാണിത്‌. “"ഭൂതഗണങ്ങളുടെ സഹായത്തോടെ പത്തുദിവസത്തിനുള്ളില്‍'* 





കേരളപഠനങ്ങള്‍ | 





പണിതീര്‍ത്തതാണര്‍്രേ ഈ ക്‌ഷ്രേതം. മറു(ദഭൂതഗണങ്ങം ഭായി പിരമിഡിന്‍െറ്റ മാത്യ 
കയില്‍ മണ്ണുകൊണ്ടുനിര്‍മ്മിച്ചഒരു വാസ്‌തുശില്‌പരൂപം ഇവിടെയുണ്ട്‌". കടുത്തായം 
തേയ്ക്കുകയും വെള്ളപൂശുകയുംചെയ”ത ഈ ശില'പത്തിന്‍െറ മുന്‍വശത്ത്‌ ഒരു 


ര്രദദേവതയുടെ രൂപവുമുണ്ട്‌. മുന്‍വശം തുറന്നുകിടക്കുന്ന ഓലമേഞ്ഞ ഒരുചെറിയ 


ഷെഡ്‌ഡാണ്‌ കുറേക്കൂടി മെച്ചഷെട്ട മറെറാരറുക്രേന്ദം. ഇതിനകത്ത്‌ എതാണ്ട്‌ 
അരഡസനോളം ദേവതകളുടെ വിഗ്രഹങ്ങഠം ഒരറുക്കിവച്ചിരിക്കുന്നു.24 ചാന്നാന്‍മാര്‍ 
ഈ ദേവതകാംക്ക്‌* പതിവായി ആടിനേയും കോഴിയേയും ബലിയര്‍ഷിക്കുമായിരുന്നു. 


ഭൂതഗണങ്ങളേയും ബിംബങ്ങളേയും ആരാധിക്കുന്ന ഈ സ്രമ്പദായം അവസാനി 
ഷിക്കാനാണ്‌ വൈകറുണ്‌ഠസ്വാമി തന്‍െറ അനുയായികളോട്‌ ആദ്യമായാവശ്യഷെട്ടത്‌* 
എല്ലാഭൂതഗണങ്ങളേയും താന്‍ ചുൂട്ടെരിച്ചുകളഞ്ഞിരിക്കയാണെന്നും, ദുർഭൂതങ്ങളെ 
അകററാന്‍ കാണിക്കാര്‍മാര്‍ (മലവര്‍ഗ്‌ഗക്കാര്‍) ഉപയോഗിക്കുന്ന മ്രന്തങ്ങളെല്ലാം 
അവരില്‍നിന്നും എടുത്തുകളഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം അവകാശഷ്ചെട്ടും 
ദൈവങ്ങാംക്ക്‌ ആടിനേയറും കോഴിയേയും പന്നിയേയുമെല്ലാം ബലിനല്‍കുന്ന 
സ്രമ്പദായം അവസാനിഷിക്കണമെന്ന്‌ അദ്ദേഹം അവരോടാവശ്യഷ്ചെട്ടു. കൂടാതെ മുട്ട, 
വറദുത്തമാംസം, പൊങ്കല്‍, മുറുക്ക്‌, പണിയാരം, അവലുണ്ട, കടഷാല്‍ തുടങ്ങിയ 
ആഹാരസാധനങ്ങാം അര്‍ഷിക്കുന്നതിനേയും അദ്ദേഹം എതിര്‍ത്തു. 


തന്‍െറ ആദര്‍ശങ്ങാം നടഷില്‍ വരുത്തുന്നതിനദുവേണ്ടി വൈകുണ്ഠസ്വാമി 
ചെട്ടികുടിയിരുഷ്‌, അഗസ്‌തീശ്വരം, പാലൂര്‍, ചുണ്ടവിളൈ, വടലിവിള്ളെ, 
കടമ്പാങ്കുളം, പാമ്പന്‍കുളം എന്നീസ്‌ഥലങ്ങളില്‍ കടൂടിലറദുകഠംപോലുള്ള ആരാധനാ 
ലയങ്ങാം സ്‌ഥാപിച്ചു. ഈ ആരാധനാലയങ്ങളെ “നിലല്‍തങ്കല്‍' അഥവാ “ഇണന്തങ്കല്‍* 
എന്നാണ്‌ നാട്ടുകാര്‍ വിളിക്കുന്നത്‌. മതാചാരങ്ങളോ ബിംബാരാധനയോ വഴിപാടുകളോ 
ഒന്നും അവിടെ അനുവദിച്ചിരുന്നില്ല. ദരി(്രരായ ആളുകാംക്ക്‌ അന്നദാനം നടത്തുന്ന 
തിനും വൈകറുണ്‌ഠസ്വാമിയുടെ തത്ത്വങ്ങാം പ്രചരിഷിക്കുന്നതിനും വേണ്ടിയാണ്‌ 
ഇവ ഉപയോഗിച്ചിരുന്നത്‌. ജാതിഭേദമെന്യേ സകലജനങ്ങാംക്കും അവിടെ (പവേശന 
മനുവദിച്ചിരുന്നു, വ്യക്‌ തികാം തനിച്ചുപ്രാര്‍ത്‌ഥിക്കുന്ന രീതി ഇവിടെ ഉണ്ടായി 
മുന്നില്ല. പകരം, വൈകുണ്ഠസ്വാമി പ്രസ്ഥാനത്തിന്‍െറ സാമൂഹികവീക്‌ഷണത്തെ 
ബലചഷ്ഷെടുത്തുന്ന തരത്തിലുള്ള കൂട്ട്പാര്‍ത്‌ഥനകളായിമദുന്നു നടന്നത്‌. കാലം 
ചെന്നതോടെ “നിലല്‍തങ്കലു"കളുടെ എണ്ണംവര്‍ദ“ധിക്കുകയും ചിലത്‌ (ഗാമവിദ്യാലയ 
ങ്ങളുടെ ധര്‍മ്മംകുടി നിര്‍വ്വഹിക്കുകയും ചെയ്‌തു. 'നിലല്‍തങ്കലു'കളെഷോലെതന്നെ 
(്രാധാന്യമര്‍ഹിക്കുന്നവയാണ്‌ സ്വാമി സ്‌ഥാപിച്ച “തൂവൈയല്‍ പന്തി'കളും. (പധാന 
മായും ശുചിത്വം, ലളിതമായ സസ്യഭക്ഷണം എന്നിവ ശീലിക്കുന്നതിനുവേണ്ടി 
ഉദ്ദേശിച്ചിട്ടുള്ള ചില ജീവിതചര്യകളാണ്‌ “തുവൈയല്‍ പന്തി", കന്യാകുമാരിക്കടൂ 
ത്തുള്ള “വാഗൈപതി' എന്ന സ്ഥലത്തുവച്ചാണ്‌ ഇതിനു തുടക്കംകുറിച്ചത്‌. 
“തുവൈയല്‍പന്തി"യില്‍ പങ്കെടുക്കാനെത്തുന്ന വിശ്വാസികഠം മൂന്നുനേരം കുളിക്കു 
കയറും വസ്‌ (തങ്ങളെല്ലാം അലക്കി വൃത്തിയാക്കുകയും ചെയ്തിരിക്കണം. അതിനു, 
ശേഷമേ വൈകുണ്‌ സ്വാമിയുടെ മതപ്രദാഷണങ്ങളില്‍ പങ്കെടുക്കാന്‍ പാടുള്ളൂ 
നിരവധി കുടുംബങ്ങാം ഇതിനുവേണ്ടി എത്തുമായിരുന്നു. ഒരുഘട്ടത്തില്‍ എഴുനൂറു 
കുടുംബങ്ങാംവരെ പങ്കെടുത്തിരുന്നുവെന്നാണ്‌ പറയചഷെടുന്നത്‌. “തുവൈയല്‍ 
പന്തി'യിലൂടെ പ്രചരിഷിക്കഷചെട്ട ശുചിത്വബോധം ഈ മതവിഭാഗത്തില്‍ടെട്ട്‌ 
ആളുകളുടെ പൊതുവായ ജീവിതചര്യയായിത്തീര്‍ന്നുവെന്നദു കരുതാവുന്നതാണ്‌. 
1892ലെ എല്‍. എം. എസിന്‍െറ ഒരു റിഷോര്‍ട്ടില്‍ പറയുന്നു: “അവര്‍ (വൈകുണ്ഠ 
സ്വാമിയുടെ അനുയായികാഠം) തങ്ങളുടെ ശരീരവും വീടുകളുമെല്ലാം മററുള്ളവരെ 
അപേക്ഷിച്ച്‌ കൂടുതല്‍ ശൂചിയായി സൂക്‌ഷിക്കുന്നുവെന്നത്‌ ഒരൂ 
വാസ്‌തവമാണ്‌." 





കേരളപഠഥനങ്ങള്‍ 


















മ ചുരറുക്കിഷറഞ്ഞാല്‍, ഭൂതപ്രേതപിശാചദുക്കളെ ആരാധിക്കല്‍, മൃഗബലി 

എന്നിവ ഉപേക്‌ഷിക്കുക, മേല്‍ജാതിക്കാരായ ഹിന്ദുക്കളുടെ മാദ്രം ജീവിത 
_ ചര്യകളായിരുന്ന ശുചിത്വം, സസ്യഭക്ഷണം തുടങ്ങിയവ സ്വീകരിക്കുക എന്നിങ്ങ 
നെയുള്ള നിരവധി പരിഷ്‌ കാരങ്ങാംക്കുവേണ്ടിയറുള്ള (പചരണങ്ങളാണ്‌ ഇര 
പ്രസ്‌ഥാനം നടത്തിയിരുന്നത്‌. അങ്ങനെ ചാന്നാന്‍മാരമുടെ നാടന്‍ഹിന്ദുമതവും 
മേല്‍ജാതിക്കാരുടെ വമേണൃഹിന്ദുമതവും തമ്മിലുള്ള വിടവുനികത്താനുള്ള ഉദ്യമമാ 
യിമുന്നു വൈകുണ്‌ഠസ്വാമിയുടേത്‌. വിധ്രഹാരാധനയോടുള്ള എതിര്‍ഷദുമാത്രമാണ്‌ 
ഇവിടെ നാം കാണുന്ന ഒഭരയൊരദു അപവാദം. (്രിസ്‌തുമതത്തിന്‍െറ സ്വാധീനത 
യാവാം ഇതിനു ഒരുകാരണം. കൂടാതെ, എണ്ണിയാലൊടുങ്ങാത്ത്രത ദൈവബിംബങ്ങളില്‍ 
നിന്നും തന്‍റ അനുയായികളെ മോചിഷിക്കാന്‍ സ്വാമീ ഈ മാര്‍ഗ്‌ഗം 
സ്വീകമിച്ചതുമാവാം. 


ചാന്നാന്‍മാരും മററു കീഴാളജാതിക്കാരും അനദുവിച്ചിരുന്ന ജാതിപരമായ 
അസമത്വങ്ങളും മററുകഷ്‌ടഷാടുകളും പരിഹരിക്കുന്നതിനുഭവേണ്ടി വൈകുണ്ഠ 
സ്വാമി സ്വീകരിച്ച നടപടികാം എന്തെല്ലാമായിരടുന്നുവെന്ന്‌ ഇനി പരിശോധിച്ചു 
നോക്കാം. ചാന്നാന്‍മാര്‍ക്കുമേല്‍ തിരുവിതാംകൂര്‍മാജാവ്‌ എര്‍ഷെടുത്തിയിരുന്ന 
അന്യായമായ നികറുതികളേയും ഉഴിയംവേലയേയും എതിര്‍ക്കുകയാണ്‌ അദ്ദേഹം 
ആദ്യമായി ചെയ്‌തത്‌. ഇതിഹാസകഥാപ്രതമായ രാമന്‍െറശ്രതുവായിരുന്ന രാവണന്‍ 
ചെയത കുററങ്ങളിലൊന്ന്‌, അന്യായമായ നികുതികാം ഈടാക്കി എന്നതാണെന്ന്‌ 
താദ്ദേഹം അനുയായികളെ ഓര്‍മ്മിഷിച്ചു. അതിനാല്‍, പൂരാതനചോളരാജാക്കന്‍മാ 
മെഷോലെ നീതിമാന്‍മാരായ രാജാക്കന്‍മാരാരും ഉല്‌പന്നത്തിന്‍െറ ആറിലൊന്നില്‍ 
കൂടുതല്‍നികുതി ഇഈടാക്കില്ലെന്നും, അതിനദുപോലും നിര്‍ബ്ബന്‌ധംപിടിക്കില്ലെന്നും 
അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂര്‍ രാജാവിനെ “നീശന്‍' ര്രര്‍ദുകന്‍) ആയാണ്‌ 
സ്വാമി വിശേഷിഷിച്ചത്‌. ഒരു ചാന്നാര്‍സ്‌(്തരീ നിത്യേന ശപിക്കുകയാണെങ്കില്‍ 
രാജാവ്‌ മരിച്ചുപോകറുകതന്നെ ചെയ്യുമെന്നുപറഞ്ഞ്‌ സ്വാമി അനുയായികാക്കു 
ധൈര്യംപകര്‍ന്നു. ചാന്നാന്‍മാരെ ഉഴിയംവേലയില്‍നിന്നടും ഒഴിവാക്കിക്കൊണ്ട്‌ 
രാജാവ്‌” ചെണ്ടകൊട്ടി അറിയിക്കുന്നില്ലെങ്കില്‍ അദ്ദേഹത്തിന്‌ നാടുദരിക്കാനുള്ള 
അവകാശം നഷ്‌ടഷെടുമെന്നും അദ്ദേഹം (പസ്‌താവിച്ചു. ചാന്നാര്‍സ്‌(തീകഠംക്ക്‌ മേല്‍ 
മുണ്ടുധരിക്കാനുള്ള അവകാശം നിഷേധിച്ചതിഭനേയും അദ്ദേഹം എതിര്‍ത്തു. തന്‍െറ 
ആഭാധനാലയങ്ങളില്‍ (പവേശിക്കുമ്പോഠം തലക്കെട്ടുകെട്ടണമെന്ന്‌ അദ്ദേഹം അനറ്ൂ 
യായികളോടു നിര്‍ദ്ദേശിച്ചിരുന്നു. അക്കാലത്ത്‌ തലക്കെട്ടുകെട്ടാന്‍ ചാന്നാന്‍മാര്‍ക്ക്‌ 
അവകാശമുണ്ടായിരുന്നില്ലെന്നുമാ്തമല്ല, ചറുമടെടറുക്കുമ്പോഠം പോലറും ലല്ല 
വൈകക്കോലോ, ഓലയോമറേറാ വച്ചുകെട്ടിയ “ചൂമ്മാടു'കഠം മാത്രമേ ഉപയോഗിക്കാന്‍ 
അനുവദിച്ചിരുന്നുള്ളു. ക്‌ഷ്രേതത്തില്‍പ്രവേശിക്കുഭമ്പോഠം തലക്കെട്ടുകെട്ടുന്ന 
പ്രതിവ” സ്വാമിത്തോഷില്‍ ഇഷോഴുറും തുടര്‍ന്നുപോരുന്നുണ്ട്‌. താന്‍ (ബാഹ്‌മണമമുടെ 
വംശനാശംവരുത്തുമെന്നറും അങ്ങനെ കലിയദുഗത്തിന്‍െറ സ്‌ഥാനത്ത്‌ 'ധര്‍മ്മയുഗം' 
സഥാപിക്കുഷെടുമെന്നും അന്ന" മനദുഷ്യര്‍തമ്മില്‍ യാതൊരുവിധ വിവേചനങ്ങളും 
ഉണ്ടാകില്ലെന്നും ലോകംമൂഴുവനും കരുണാമയനായ ഒരുരാജ വിന്‍െറ ഏകകഛ്രതത്തിനു 
കീഴിലായിത്തീരറുമെന്നും സ്വാമി അനുയായികളെ ഉല്‍ബോധിഷിച്ചു. 


സമത്വത്തെ സംബന്‌ ധിച്ച തന്‍െറ ആദര്‍ശങ്ങാം നടഷില്‍വരുത്തുന്നതിനുവേണ്ടി 
'യായിമുന്നു അദ്ദേഹം സ്വാമിത്തോഷില്‍ ഒരു പൊതുകിണര്‍ സ്‌ഥാപിച്ചത്‌. 
മുന്തിരിക്കിണര്‍" എന്നപേരില്‍ ഇന്നും അതറിയച്ചെടുന്നു. ജാതിമേന്‍മനോക്കി 
കിണറുകളില്‍നിന്നും വെള്ളംനല്‍കിയിരുന്ന അന്നത്തേ തിരുവിതാംകൂര്‍ 
സമൂഹത്തില്‍ 'മുന്തിരിക്കിണര്‍" എല്ലാജാതിക്കാര്‍ക്കും, പ്രത്യേകിച്ച്‌ ചാന്നാന്‍ 


ടി 


ക 


ച എക! 





മറ 


മാരേക്കാഠം താഴ്‌ന്ന ജാതിക്കാര്‍ക്ക്‌, ജലംനല്‍കി. 'മുന്തിരിക്കിണറിലെ” വെള്ളത്തിന്‌” . 
രോഗശാന്തി വരുത്താനുള്ള കഴിവുണ്ടെന്നും വിശ്വസിക്കഷെട്ടിരുന്നു. ഈ കിണറിനു 
ചദുററുംവച്ച്‌വിവിധ ജാതിക്കാരെ പങ്കെടുഷിച്ചുകൊണ്ടുള്ള മിരരദോജനവു. 
സ്വാമീ പതിവായി സംഘടറിഷിക്കുമായറിരുന്നു. അവര്‍ ഭക്‌ഷ്യ 
വസ്‌തുക്കളുമായി എത്തുകയും മുന്തിമിക്കിണറില്‍നിന്നും വെള്ളമെടുത്ത്‌" 
ആഹാരം പാകംചെയ്ത്‌ വൈകറുണ്‌ഠസ്വാമിയോടൊഷമിരുന്ന്‌ സദ്യയുണ്ണുകയും 
ചെയ്‌തു. വൈകുണ്‌ഠസ്വാമി(പസ്‌ഥാനത്തിന്‍െറ വിവേചനങ്ങളേതുമില്ലാത്ത 
പരിശുദ്ധ സ്‌നേഹത്തിന്‍െറ സന്ദേശം വിളിച്ചറിയിക്കുന്ന തരത്തില്‍, നടുവില്‍ 
വെളള അടയാളമുള്ള കുങ്കുമനിറത്തിലുള്ള കൊടിയാണ്‌ സ്വാമി തന്‍െറ 
"സമത്വസംഘ'ത്തിനുവേണ്ടി സ്വീകരിച്ചത്‌, “അന്‍പുകൊടി' എന്നപേരില്‍ 
ഇതറിയച്ചെടുന്നു. 






അങ്ങനെ, ജനകീയമായ ഹിന്ദുമതവും മേല്‍ജാതിക്കാരുടെ വരേണ്യഹിന്ദുമതവും 
തമ്മിലുള്ള വിടവടയ്‌ക്കാന്‍ (ശമിച്ചതോടൊഷം, സ്വന്തം അതിര്‍ത്തികാംക്കുള്ളില്‍ 
നിന്നുകൊണ്ടാണെങ്കിലും, (കിസ്‌തദുമതം സ്വീകരിച്ച ചാന്നാന്‍മാരുടെ അഭിലാഷങ്ങ 
ളേയും വൈകുണ്ഠസ്വാമി(്രസ"ഥാനം (പതിനിധാനംചെയ്‌തദു. ഈയര്‍ത്‌ഥത്തില്‍ം 
അതറു(്രാവര്‍ത്തികമാക്കിയത്‌ “ക്രൈസ്‌തവീകരിക്കെട്ട' ഒരു ഹിന്ദുമതമായിരുന്നു 
എന്നും പറയാവുന്നതാണ്‌. 


കാല്രകമത്തില്‍ ഈ (്രസ്‌ഥാനത്തിന്‌ ചാന്നാന്‍മാര്‍ക്കിടയില്‍ വമ്പിച്ച,പചാരം 
സിദ്‌ധാിക്കുകയും തെക്കന്‍തിമുവിതാംകൂറിലെ പ്രൊട്ടസ്സന്‍റ്‌ മത്രപചരണങ്ങാംക്ക്‌ 
വലിഖയാരറ്ു വെല്ലുവിളിയായിത്തീരുകയുംചെയ”തു. എല്‍. എം. എസിന്‍െറ 
ശാന്തപുരംമിഷന്‍ഡിസ്‌(ടിക്ററിന്‍െറ 1864ലെ വാര്‍ഷികറിഷോര്‍ട്ടില്‍ പറയുന്നുഃ 
“ഏതാനും വര്‍ഷങ്ങാംക്കറുമറുമ്പ്‌ മുത്തുക്കുട്ടി എന്ന ഒരു പനചെത്തുകാരന്‍ താന്‍ 
വിഷ്‌ണൂവിന്‍നെറ അവതാരമാണെന്ന്‌ അവകാശഷെടുകയും അനേകം ആളുകളെ 
കബളിഷിക്കുകയുംചെയ്‌തു. ഇയാളുടെ അനുയായികഠം നിരവധിസ്‌ഥലങ്ങളില്‍ 
അമ്പലങ്ങാം പടൂത്തുയര്‍ത്തിയിരിക്കുകയാണ്‌. മുത്തുക്കുട്ടി വിഷ്‌ണുവിന്‍െറ 
അവതാരമാണെന്നു വിശ്വസിക്കുന്ന ഈ ജനങ്ങഠം, അയാളെ ആരാധിക്കുന്നത്‌ 
സര്‍വ്വശക്തനായ ദൈവത്തെ ആരാധിക്കുന്നതിനു സമമാണെന്നട്രേ അവകാശ 
ഷെടുന്നത്‌. ഈ പ്രദേശങ്ങളില്‍ സൂവിശേഷ(പചരണം നടത്തുന്നതിനുള്ള 
പ്രധാനതടസ്സങ്ങളിലൊന്ന “ ഈ തട്ടിീഷുകാരനാണ്‌.* പത്തുവര്‍ഷത്തിനുശേഷം, 1874ല്‍, 
എല്‍. എം. എസിനന്‍്റെറ നാഗര്‍കോവില്‍മിഷന്‍ ജില്ലയുടെ വാര്‍ഷികറിഷോര്‍ട്ടില്‍ 
കാണുന്ന പരിദേവനം ഇങ്ങനെയാണ്‌: “1821ല്‍ ഈഈപ്രദേശങ്ങളില്‍ പുതു 
വിശ്വാസികളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി ഉയര്‍ന്നിരുന്നു. ഇവിടത്തെ 
മുഴുവന്‍ ജനങ്ങളേയും കുരിശിന്‍െറ മാര്‍ഗ്‌ഗത്തിലേക്കു കൊണ്ടുവരാന്‍ കഴിയു 
മെന്നുപോലദും തോന്നിയിരുന്നു. പക്‌ഷേ മുത്തുക്കുട്ടിയിസത്തിന്‍െറ വളര്‍ച്ച 
നമ്മുടെ (പവര്‍ത്തനങ്ങാംക്ക്‌ ഭീകരമായൊരു തടസ്സമായി തീര്‍ന്നിരിക്കയാണ്‌....... 
അവര്‍സ്‌മാരകങ്ങാം പടുത്തുയര്‍ത്തുന്നു, ആചാരങ്ങളും ഉത്‌സവങ്ങളും നടത്തുന്നു. 
ദേവാലയങ്ങം സമര്‍ഷിക്കുഷെടുന്നു. ഒടുവില്‍ കൊട്ടയാടിയില്‍ ഒരുഭഥോത്‌സവവും 
നടത്തി. വിദൂരസ്‌ഥങ്ങളായ നഗരങ്ങളില്‍നിന്നും (ഗാമങ്ങളില്‍നിന്നും അടക്കം 
അനേകായിരം ജനങ്ങളാണ്‌ വര്‍ഷംതോറും ഈ ഉത്‌ സവത്തില്‍ പങ്കെടുത്തു 
കൊണ്ടിരിക്കുന്നത്‌. കാശലക്കാരനായ ഈ ചെകുുത്താന്‍െറ കുത്ര്രങ്ങഠം കാരണം ഈ 
പ്രദേശത്ത്‌ നമ്മുടെ (പവര്‍ത്തനങ്ങളുടെ പുരോഗതി വഴിമുട്ടിനീല്‍ക്കുകയാണ്‌,* 
വെളുളക്കാര്‍ക്കെതിരെ സംഘടിതമായ (പചരണങ്ങളൊന്നും സ്വാമി നടത്തിയിരററ 
ന്നില്ലെങ്കിലും അവരെ 'വെണ്‍നീശന്‍മാര* (വെളുത്ത മര്‍ദുകര്‍) എന്നായിരുന്നു അദ്ദേഹം 


ത്മ ടു ച്‌ പു 
കേരളപഠനങ്ങള്‍ | പ ഡയ 





വിളിച്ചിരുന്നത്‌. 18ടാ0കളില്‍ നടന്നകലാപങ്ങളില്‍, തങ്ങളുടെ ശ്രതുക്കളായ 
" നായന്‍മാര്‍ക്കും വെള്ളാളന്‍മാര്‍ക്കുമെതിരെ, ഹിന്ദുചാന്നാന്‍മാമരും (കിസ്‌ത്യന്‍ചാന്നാന്‍ 
മാരും പരസ്‌പരം കൈകോര്‍ത്തുപിടിച്ചുകൊണ്ടാണ്‌ പോരാടിയിരുന്നത്‌ എന്ന 
വസ്‌തുതയും ഇവിടെ ര്രദ്‌ധേയമാണ്‌. 25 








അധികാരഘടനയെ തകിടംമറിക്കുവാന്‍വേണ്ടിയുള്ള ചാന്നാന്‍ മാമറുടെ 
അഭിലാഷങ്ങാം (ഇവ സ്‌പഷ്‌ടമായി(പകാശിഷിക്കഷെട്ടത്‌ പള്ളിയുടെ "പരിഷ്‌കരണ" 
(പവര്‍ത്തനങ്ങാം കാരണമായിരുന്നമുക്കു വിലക്കൂകല്‌പിക്കുകയും അവയ്‌ക്കുനേരേ 
കടന്നാരകമണങ്ങാം നടത്തുകയുംചെയ്‌ത ചരി(തസന്ദര്‍ഭത്തില്‍ എവിടെയാണ്‌ 
വൈകുണ്‌ഠസ്വാമിപ്രസ്‌ഥാനത്തെ നമുക്കു സ്‌ഥാപിക്കാനാവുക എന്നുകൂടി 
പരിശോധിക്കേണ്ടതുണ്ട്‌. വൈകുണ്ഠസ്വാമിയുടെ അനുയായികളുടേയും (കിസ്‌തു 
മതംസ്വീകരിച്ച ചാന്നാന്‍മാരൂടേയും അദിലാഷങ്ങാംതമ്മില്‍ അന്തസ്സത്തയില്‍ ആത 
വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്‌ നാം കണ്ടുവല്ലോ. മറെറാരുവസ്‌തുത, 
ചാന്നാര്‍ ക്രിസ്‌ത്യാനികാം മേല്‍ജാതിക്കാരുടെ കോപത്തിന്‌ ഇരകളായഷോയം 
 വെകുണ്‌ഠസ്വാമിപ്രസ്‌ഥാനത്തില്‍പെട്ടവര്‍ അതില്‍നിന്നും ഒഴിവാക്കഷ്ചെട്ടിരുന്നു 
എന്നതാണ്‌. വൈകുറുണ്‌ സ്വാമി (പസ്‌ഥാനക്കാരുടെ ആരാധനാലയങ്ങരംക്കെതിമെ 
ഒരമൊററ അആരരമസംഭവംപോലും നടന്നതായി നമുക്കു കണ്ടെത്താനാവില്ല. അതേസമയം 
പ്രള്ളികഠംക്കെതിരായ അകുമങ്ങാം വര്‍ദ്‌ധിച്ചുകൊണ്ടേയിരുന്നു. തങ്ങാംക്കെതിരായ 
കടന്നാരരമണങ്ങളില്‍നിന്നും രക്ഷനേടാനും അതേസമയം തങ്ങളുടെ അഭിലാഷങ്ങം 
പ്രകടിഷിക്കാനും ചാന്നാന്‍മാര്‍ക്കുപയുക്‌തമായിത്തീര്‍ന്ന ഒരു മറയായിരുന്നു 
വൈകറുണ്‌ഠസ്വാമിപ്രസ്‌ഥാനം എന്നവസ്‌തുതയാണ്‌ ഇതില്‍നിന്നും വ്യക്ത 
മാവദുന്നത്‌. ജിംസ്‌കോട്ട്‌* വാദിക്കുന്നപോലെ, കീഴടക്കഷെട്ട വിഭാഗങ്ങളുടെ 
നിലനില്‌പ്‌ രണ്ടുഘടകങ്ങളെ ആ(ശയിച്ചിരിക്കുന്നു. അധികാരം കയ്യാളുന്നവരോടു 
തങ്ങാംക്കുള്ള ശ്രതുതാപരമായ വികാരങ്ങാം തുറന്നു(പകടിഷിക്കുവാന്‍, എറെ 
ബൂദ”ധിമൂട്ടിയാണെങ്കിലും അവര്‍ നേടിയെടുക്കുന്ന ശേഷിയാണ്‌ അതിലൊന്ന്‌. 
മറേറതാകട്ടെ, നേരിട്ടുള്ള കടന്നാക്രമണത്തിന്‍െറ സ്വദാവമില്ലാതെ പ്രതിരോധ 
ത്തിന്‍േറയും ആക്രമണത്തിനന്‍േറയും പരമോക്‌ഷരൂപങ്ങാം വികസിഷിച്ചെടുക്കുക 
എന്നതറുമാണ്‌.26 


മേല്‍ജാതിക്കാരുമായറുള്ള തുറന്നസംഘട്ടനങ്ങഠം ഒഴറിവാക്കാ നാ വുംവിധം 
വൈകറുണ്‌ഠസ്വാമിമതപ്രസ്‌ഥാനം മുന്നോട്ടുവച്ച രാഷ്‌(ടരീയമറയുടെ സവിശേഷ 
രൂപങ്ങാം എന്തെല്ലാമായിരുന്നു? ആദ്യമായി തങ്ങളുടെ (പതിരോധത്തെ ദുര്‍ബ്ബലമായ 
സ്‌ഥലത്തുനിന്നും കൂടുതല്‍ സൂരക്‌ഷിതമായ മറെറാരിടത്തേക്കു മാററുകയാണ്‌ 
അതുചെയ്‌തത്‌. മറെറാരുതരത്തില്‍പറഞ്ഞാല്‍ വൈകുണ്‌ ഠസ്വാമിപ്രസ്‌ഥാനം 
അതിന്‍െറ ചെറുത്തുനില്‌പദുകാം സംഘടാിഷിച്ചിരുന്നത്‌ പള്ളിയുടെ പരിമിതി 
കാഠാംക്കുറുള്ളില്‍ വച്ചായിരുന്നില്ല. പകരം ഹൈന്ദവ ആരാധനാക്രേന്ദങ്ങളില്‍വച്ചായിരമുന്നു, 
അതിനാല്‍ (കിസ്‌തുമതക്കാരോടുണ്ടായിരറുന്ന അതേഅവജു“ഞയും നീരസവും 
വൈകുണ്‌ഠസ്വാമി(്രസ്‌ഥാനക്കാരമോട്യ കാണിക്കാന്‍ മേല്‍ ജാതിക്കാര്‍ക്കു 
സാധിക്കാതെവന്നു. ഇതിന്‍െറ കാരണങ്ങാം വിശദമായൊന്നദു പരിശോധിച്ചു 
നോക്കാം. 


തെക്കന്‍തിരുവിതാംകൂറിലെ ചാന്നാന്‍മാരുടെ ഹിന്ദുമതവും മേല്‍ജാതിക്കാരുടെ 
ഹിന്ദുമതവും വളരെ വ്യത്യസ്‌തങ്ങളായിരുന്നല്ലോ. വ്യത്യാസങ്ങളൂുണ്ടെങ്കിലും 
ചാന്നാന്‍മാരൂടെ ഹിന്ദുമതത്തോട്‌ തികഞ്ഞ നിന്ദാദാവത്തോടെ പെരൂമാറാനൊന്നും 
മേല്‍ജാതിക്കാര്‍ മുതിര്‍ന്നിരുന്നില്ല. കാരണം, ചാന്നാന്‍മാരുടെ ഹിന്ദുമതത്തെ 





; കേരളപഠനങ്ങള്‍ | 





ഹിന്ദയമതത്തിന്‍െറ ഭാഗമായി അംഗീകരിച്ചെങ്കില്‍ മാര്രമേ, ഹിന്ദുമതത്തിലെ അധികാള 
ശ്രേണിയും അതിന്‍െറ അധികാരബന്‌ധങ്ങളും സാധൂകരിക്കഷെടുകയുള്ളൂ: 
ഇങ്ങനെയൊരു (പഖ്യാപിത ഐക്യത്തിന്‍െറ അഭാവത്തില്‍ അധികാരദ്രശണിക്ക്‌ 
അതിന്‍െറ അര്‍ത്ഥം നഷ്ടമാവുകയും അധികാരത്തിന്‍െറ വിനിമയം സാധ്യമല്ലാ 
താവുകയുംചെയ്യും. അധികാരവ്യവസ്‌ഥയുടെ മണ്ടാവശ്യങ്ങളായ ഈ ഐക്യത്തേയറും 
അധികാരശ്രേണിയേയുംകുറിച്ച്‌ പിയറിബമൂര്‍ഡോ നന്നായി പ്രതിപാദിച്ചിട്ടുണ്ട്‌; 
“വിഭജനത്തിന്‍െറ അഥവാ വിവേചനത്തിന്‍െറ പ്രശ്‌നങ്ങളെ വിനിമയത്തിനു കീഴില്‍ 
മറച്ചുവച്ചുകൊണ്ടാണ്‌ ആധിപത്യസംസ്‌കാരം അതിനാവശ്യമായ പ്രത്യയശാസ്‌ര്ത 
ഫലം സൃഷ്‌ ടിച്ചെടുക്കുന്നത്‌. വിവിധവിഭാഗങ്ങളെ ഐകൃഷെടുത്തുന്ന (വിനിമയ 
ത്തിനുള്ള മാധ്യമമെന്നനിലനില്‍) അതേസംസ്‌കാമംതന്നെ വിഭജിക്കുകയും (വിവേച 
നത്തിനുള്ള ഒരു ഉപകരണമെന്നനിലയില്‍) ചെയ്യുന്നു.ഈ വിവേചനത്തെ ആധിപത്യ 
സംസ്‌കാരം സാധമൂകരിക്കുന്നത്‌, ഉപസംസ്‌കാരങ്ങളടക്കമുള്ള എല്ലാസംസ്‌കാരങ്ങളും 
തങ്ങളില്‍നിന്നും എത്രമാത്രം അകലെ (അതായത്‌ സാംസ്‌കാരികമായി തമംതാഴ്‌ന്ന) 
നില്‌ക്കുന്നു എന്നു നിര്‍വ്വചിച്ചുകൊണ്ടാണ.''27 ഉദാഹരണമായി തിരുവിതാംകൂറില്‍ 
സംഭവിച്ചതുനോക്കുക. ““ഭൂതപ്രേതപിശാചദുക്കളെ ആരാധിക്കുന്ന സ്രമ്പദായത്തിന 
ഹിന്ദുമതത്തിന്‍െറ ഉന്നതരൂപങ്ങളുമായി യാതൊരു ബന്‌ധവുമില്ല. പക്‌ഷേ ഭൂത 
ഭപ്രേതപിശാചുക്കഠം മനുഷ്യര്‍ക്ക്‌ അനര്‍ത്ഥങ്ങഠം സൃഷ്ടിക്കുമെന്ന വിശ്വാസം 
പരക്കെ നിലനില്‌ക്കുന്നു. |(ബാഹ”്‌മണന്‍മാര്‍പോലും ഇതില്‍നിന്നും വിമുക്‌തരല്ല.'" 
പരസ്‌പരം വ്ൃത്യസ്‌തമായിരിക്കുമ്പോഠംതന്നെ ഭമല്‍ജാതിക്കാരും ചാന്നാന്‍മാരും 
“ഹിന്ദ്രപജകാം'" എന്നനിലയില്‍ ഐക്യഷെടുന്നുവെന്നതാണ്‌ ഇതിനര്‍ത്ഥം. 
അങ്ങനെ മേല്‍ജാതിക്കാരുടെ അധികാരം വിനിമയംചെയ്യാന്‍ ഇതുസഹായകമാവുകയും 
ചെയ്യുന്നു. ഹിന്ദുമതത്തിലെ “കീഴാള'മൂപങ്ങളോടുള്ള അവജു”“ഞയെ കുറെയൊക്കെ 
നിയ്യരന്രിച്ചിരുന്ന ഈ ഐക്യത്തെ, മേല്‍ജാതിക്കാരുടെ അതി്രമങ്ങളെ പ്രതിരോധി 
ക്കാന്‍വേണ്ടി ഉപയോഗകെടുത്തുകയാണ്‌ വൈകടുണ്‌ഠസ്വാമിപ്രസ"ഥാനത്തിലൂടെ 
ചാന്നാന്‍മാര്‍ചെയ്‌തത്‌. 








അധികാരബന”ധങ്ങളുടെ ഈ ഏകീകരണ (പവണതയെ സ്വന്തംഭനട്ടങ്ങാംക്കായി 
ഉപയോഗച്ഷെടുത്തിയതോടൊഷം, തങ്ങളുടെ നാടന്‍ഹിന്ദുമതവും മര്‍ദദകമുടെ വരേണ്യ 
ഹിന്ദുമതവും തമ്മിലുള്ള ഭിന്നതകാം ഇല്ലാതാക്കാന്‍ (ശമീക്കുകകൂടി ചെയ”തുകൊണ്ട്‌ 
അധികാരദ്രേണിയെത്തന്നെ തകിടം മറിക്കുവാനാണ്‌ വൈകുണ്‌ഠസ്വാമി(പസ്‌ഥാനം 
പരിശ്രമിച്ചതെന്ന വസ്‌തുത നാം വിസ്മരിച്ചുകൂടാ, അധികാരദ്രരണിയെ അട്ടി 
മറിക്കുക എന്നാല്‍ അധികാരത്തെതന്നെ അട്ടിമറിക്കുക എന്നാണല്ലോ അര്‍ത”ഥം. 


മുത്തുക്കുട്ടി, വൈകുണ്്‌ഠസ്വാമിയായി മാറിയ പരിണാമ്രപ്രകിയയിലാണ” 
വൈകുണ്‌ ഠസ്വാമിപ്രസ്‌ഥാനം സ്വീകരിച്ചരണ്ടാമത്തെ മറ അടങ്ങിയിരിക്കുന്നത്‌. 
തിരറുച്ചെന്തൂര്‍ കടഷറുറത്തെ വിശുദ്‌ധസ്‌നാനത്തോടെ അദ്ദേഹം അമരനായിത്തീരുകയാ 
യിരുന്നു. വിഷ്‌ണുവിന്‍െറപുര്രന്‍ എസനിലയില്‍ സ്വാമി പുതിയൊരുവംശചരിത്രം 
സ്വീകരിക്കുകയായിരടുന്നു. തപശ്‌ചര്യയിലൂടേയും മോഗശു(ശ്രൂഷയിലൂടേയും 
അദ്ദേഹം തന്‍ററ അമാനുഷികമായ കഴിവുകാം പ്രകടമാക്കി. എല്‍. എം. എസുകാരുടെ 
ഒരുറിഷോര്‍ട്ടില്‍ കാണുന്നപോലെ, മരണശേഷം, *“മുത്തുക്കൂട്ടി വീണ്ടും അവതരിക്കു 
കയും തന്‍െറ അനുയായികളെ മരണത്തില്‍നിന്നുംഉയിര്‍ത്തെഴുന്നേല്‌പിച്ച്‌ അവ 
വിഷ്‌ണൂദക്‌തന്‍മാരുടെ സ്വര്‍ഗ്‌ഗത്തിലേയ്‌ക്കയയ്‌ക്കുകയും ചെയ്യും" എന്നാണ്‌ 
അദ്ദേഹത്തിന്‍െറ അനദുയായികാം വിശ്വസിച്ചിരുന്നത്‌. പക"ഷേ, കിഴ്‌ജാതിക്കാരെ 
ഷോലെ മേല്‍ജാതിക്കാരും പൊതുവേ പുനര്‍ജന്‍മത്തില്‍ വിശ്വസിക്കടുന്നവരാണ്‌. 
ശുചീന്ദ്രത്തറുവച്ചും തിരുവനന്തപുരത്തു വച്ചും അഭിമുഖീകരിക്കേണ്ടിവന്ന ” അഗ"നി 





.. ്ു 


ക്േരേളപഠനങ്ങള്‍ 1. ഴ്‌ ജാ 











 പരീക്‌ഷണങ്ങളെ അതിജീവിക്കാന്‍ സാധിച്ചതിലൂടെ തന്‍െറ പൂതിയസ്വത്വത്തെ 
മേല്‍ജാതിക്കാമെക്കൊണ്ടുപോലും അംഗീകരിഷിക്കുവാന്‍ സ്വാമിക്കു കഴിഞ്ഞു. 
മറെറാരുതരത്തില്‍ പറഞ്ഞാല്‍, പ്രസ്‌ഥാനത്തിനകത്ത്‌ മേല്‍ജാതിക്കാമോടുള്ള 
പ്രതിഷേധം മറയില്ലാത്തതും തൂുറന്നതുമായിരുന്നഷോഴും, അതിന്‍െറ നേതാവ്‌ 

പ്രച്‌ഛന്നവേഷത്തില്‍ നിലകൊണ്ടു. ഈ പ്രച" ഛന്നവേഷമാകട്ടെ, ജനങ്ങളെ 
ഏകീകരിക്കുവാനുള്ള ഒരുസാംസ്‌കാരിക പ്രയോഗം എന്നനിലയില്‍, ഹിന്ദുമതത്തില്‍ 
തന്നെ നിലനിന്നുപോന്ന ശൈലികളില്‍നിന്നും സ്വീകരിച്ചതാണുതാനും. തങ്ങളുടെ 
വിശ്വാസങ്ങടം  ഹിന്ദുധര്‍മ്മങ്ങാംക്കെതിരായിമുന്നിട്ടുപോലും, മേല്‍ജാതിക്കാരുടെ 
ആഭ്രമണങ്ങളില്‍നിന്നും മക്‌ഷനേടാന്‍, ഈയൊരുഘടകം വൈകുണ്ഠസ്വാമി 
പ്രസ ഥാനക്കാര്‍ക്കു സഹായകമായിത്തീര്‍ന്നു. 


ക്രിസ്‌തീയസഭയദുടെ (പ്രവര്‍ത്തനങ്ങളിലൂടെ തൊട്ടുണര്‍ത്തചെട്ട അഭിലാഷ 
ങ്ങളുടെ ഫലമായി സമൂഹത്തിലെ അധികാരിവര്‍ഗ്‌ഗവദുമായുണ്ടായ അരകമാ 
സക്‌തമായ സംഘര്‍ഷങ്ങയംക്ക്‌ ചാന്നാന്‍മാരില്‍ ഒരുവിഭാഗം കണ്ടെത്തിയ പരിഹാര 
മാര്‍ഗ്‌ഗങ്ങാം ഇവജയെല്ലാമായിമുന്നു. ഇങ്ങനെ വൈകുണ്‌ഠസ്വാമിപ്രസ്‌ഥാന 
ത്തിനകത്ത്‌ തങ്ങളുടെ പ്രതിഷേധത്തിനു സ്‌ഥലംകണ്ടെത്താന്‍ അവര്‍ക്കു 
കഴിഞ്ഞ ഷോഠംപോലും, (പസ്‌തുത പ്രതിഷേധത്തിന്‌ ഒരു (്രച്‌ഛന്നമൂപം സ്വീകരി 
ക്കേണ്ടിവന്നു എന്നത്‌ അനുസ്യൂതം തൂടര്‍ന്നുകൊണ്ടിമുന്ന അവരുടെ കീഴാളത്ത 
ത്തെയാണ്‌ വ്യക്‌തമാക്കുന്നതെന്ന വസ്‌തുത നാം ഓര്‍ക്കേണ്ടതുണ്ട്‌. 


ഗ്‌ 
വൈകുണ്‌ഠസ്വാമിപ്രസ്‌ഥാനത്തിന്‍െറ ചരിത്രം, അതിന്‍െറ സ്ഥാപനത്തിനു 


ഖഴിയൊരറുക്കിയ സംഭവങ്ങാം എന്നിവ നല്‌കുന്ന പൊതുവായ സൂചനകാം 
എന്തെല്ലാമാണ്‌? 


ദേശീയവാദപരമായ ചരിത്രമചനാരീതിയില്‍ കൊളോണിയലിസം ദേശീയതാ 
വാദം എന്നീ സങ്കല്‌പനങ്ങാംക്കു കല്‌പിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്‌ഥാനത്തില്‍ 
ചരിതത്തെ വിലയിരുത്താന്‍ (ശമിക്കുമ്പോഠം, പ്രസ്‌തുത സങ്കല്‌പനങ്ങഠം രണ്ടു 
വിരുദ ധദിശകളില്‍ നിലകൊള്ളുന്നുവെന്നാണ്‌ വൈകുണ്‌ഠസ്വാമിപ്രസ്‌ഥ ന 
ത്തിന്‍െറ ചരിത്രം ആദ്യമായി കാണിച്ചുതരുന്നത്‌. (രരിസ്‌തീയസദഭ കീഴാള 
വര്‍ഗ്‌ഗങ്ങളുടെ താല്‌പര്യങ്ങാംക്കുവേണ്ടി ശബ്‌ദമറുയര്‍ത്തിയഷോാം, ദേശീയ 
വാദികാം, അഥവാ പില്‍ക്കാലത്ത്‌ ദേശീയവാദികളായി അവതരിച്ചവര്‍, കീഴാള 
താത്‌ പര്യങ്ങളെ അടിച്ചമര്‍ത്തുകയാണ്‌ ചെയ്‌തത്‌. പള്ളിയുടെ സഹായം വേണ്ടെന്നു 
വച്ച കീഴാളവ൪ര്‍ഗ”ഗങ്ങാം, വൈകറുണ്‌ഠസ്വാമിപ്രസ”ഥാനത്തിന്‍െറ ചരിത്രം തെളിയി 
ക്കൂന്നപോലെ, (പച്‌ ഛന്നമൂപത്തിലുളളതും ആത ഫല്രപ്രദമല്ലാത്തതറുമായ. സമര 
രൂപങ്ങാം സ്വീകരിക്കാന്‍ നിര്‍ബ്ബന്‌ധിതരായിത്തീര്‍ന്നു എന്നതാണ്‌ യാഥാര്‍ത്ഥ്യം, 


ചരി(്തത്തിന്‍െറ യഥാര്‍ത്‌ഥദൂമികയില്‍വച്ചു വികസിച്ചുവന്നവയെന്ന കാരണ 
ത്താല്‍, കൊളോണിയലിസവും ദേശീയവാദവും എകാര്‍ത്‌ഥങ്ങളുള്ള പ്രകിയകളാ 
യിരുന്നില്ല എന്നാണ്‌ മേല്‍പറഞ്ഞ വസ്‌തുതകാം മറെറാമുതലത്തില്‍ നല്‌കുന്ന 
സൂചന. ഒരേസമയം വ്യത്യസ്‌തമായ അര്‍ത്‌ഥങ്ങാം അടങ്ങിയിരിക്കുന്ന സംവര്‍ഗ്‌ഗ 
: ങ്ങളാണവ. വേലുതമ്പിയുടെ സ്വാത്രന്ത്യസങ്കല്‌പം ചാന്നാന്‍മാരുടെ വിമോചന 
സമംല്‌പത്തില്‍നിന്നും വ്യത്യസ്‌തമാണ്‌, വാസ്‌തവത്തില്‍, നേര്‍വിപരിതമാണ്‌. 
“ വേലുത്തമ്പിയുടെ ദേശീയവാദം (ബിട്ടീഷുകാരെ മാത്രമല്ല, ചാന്നാര്‍്രിസ്‌ത്യാനി 
കളേയും എതിര്‍ത്തിരുന്നു. ഇതുപോലെ, മേല്‍ജാതിക്കാരെ സംബന്ധിച്ചിട 
! ത്തോളം തങ്ങാം കാലാകാലങ്ങളായി അനുദഭവിച്ചുപോന്ന അധികാരങ്ങളെല്ലാം ഇല്ലാ 
ളി. പം 


4 പി 'കേരളപഠഥനങ്ങള്‍ ॥ 





അല്ല, ഇതൊരു പരീക്‌ഷാസഹായ്രഗഗന്‌ഥമായിമാര്രം സങ്കല്‌ പിച്ചതാണോ? 
എങ്കില്‍ ഗവേഷണമര്യാദകളും രീതികളും ആവശ്യമില്ലെന്നുവരാം. അതല്ലെന്ന്‌ 
(പസ്‌താവനയിലെ മേലുദ്‌ധരിച്ചഭാഗങ്ങളും ““ജ“ഞാനോല”പാദ'"നത്തെഷററിയും 
*“സമകാലജീവിതത്തിന്‌ പ്രയോജനകരമായ ധെൈഷണികവ്യായാമ''ത്തെഷററിയും 
ഉള്ള മററ്‌ (പഖ്യാപനങ്ങളും തെളിയിക്കുന്നു. പക്‌ഷേ ““ജ“ഞാനോല”പാദനം'* 
എന്നാല്‍ മററൂതരത്തില്‍ ഉല്‌പാദിതമായ ജു“ഞാനത്തിന്‍െറ വ്യാപാരാടിസ്‌ഥാന 
ത്തിലുള്ള വിതരണവും “'ധൈഷണികവ്യായാമം'* എന്നാല്‍ പകര്‍ത്തെഴറുത്തിലുള്ള 
പ്രദക്കസര്‍ത്തും ആണ്‌ ഈ പുസ്‌തകത്തില്‍ അര്‍ത്‌ഥമാക്കിയിരിക്കുന്നത്‌. 


ആധുനികദശയില്‍ പത്തൊമ്പതാംശതകത്തിന്‍െറ ഉത്തരാര്‍ദ്‌ധത്തിലാണ്‌ കേരള 
ചരിര്രഗവേഷണം ആരംഭിച്ചതെന്ന്‌ പറയാം. ഡോ. ഹെര്‍മന്‍ഗുണ്ടര്‍ട്ടിനെഷോലുള്ള 
മിഷണറിമാരും മലബാര്‍ കലക്ടറായിരുന്ന വില്യംലോഗനെഷോലുള്ള ഉദ്യോഗസ്‌ഥരും 
ആണ്‌ ഇതിന്‌ കളമൊരുക്കിയത്‌. ഹുഠംഷ്‌,ഇല്ലിസ്‌,കാഠംഡ്വല്‍,കൂക്കില്‍കേളുനായര്‍ 
തൂടങ്ങി പല പേരുകളും സ്‌മരിക്കാവുസതാണ്‌. ഇവരില്‍ച്ചിലരെമാധ്രമേ കേരള 
ചരിത്ര രചന” എന്ന ഒന്നാം അദ്‌ധ്യായത്തില്‍ സ്‌മരിച്ചിട്ടുള്ളൂ. കേരളോല്‌പത്തിയും 
ജൂതക്രൈസ്‌തവശാസനങ്ങളും സാഭിപ്രായം (പസാധനംചെയ്‌ത ഗുണ്ടര്‍ട്ടോ നായന്‌മാ 
രുടെ മരുമക്കത്തായത്തെഷററിയും ഭകരളാചാരങ്ങളെഷററിയും അന്വേഷണങ്ങാം 
സംഘടിഷിച്ച്‌ എഴുതിയ സര്‍ദാര്‍ കെ. എം. പണിക്കരോ സ്‌മരിക്കഷെടുന്നില്ല. 
പ്രക്‌ഷേ പതിനാറാംശതകത്തിനുമുമ്പുള്ള കേരളചരീ(്തം (പപമാണങ്ങളൊന്നുും 
പഠിക്കാതെ വെളിച്ചഷെട്ടെഴുതിയ ഇ. എം. എസ്സിന്‍െറ ഒരു പുസ്‌തകം എടുത്തു 
പറഞ്ഞിട്ടുമുണ്ട്‌ (പുറം 15). ഗോപിനാഥറാവു, കെ. വി. സു(ബഹ്‌മണ്യയ്യര്‍, രാമ 
നാഥയ്യര്‍ (രാമനാഥനല്ല), അനുജന്‍ അച്ചന്‍, ഏ. ജി. വാരിയര്‍ (എം.ജി. വാരിയരല്ല) 
എന്നിവര്‍ (പുറം 19) നാമസ്‌മരണയില്‍ ഒതുങ്ങിനില്‌ക്കുമ്പോഠം അആധതയൊന്നും 
പറയാനില്ലാത്ത പാച്ചുമൂത്തതും സുന്ദരംപിള്ളയും നീണ്ടഖണ്‌ഡികയില്‍ ചര്‍ച്ച 
ചെയ്യുഷെടുന്നു. ഓര്‍മ്മയ്‌ക്കുവേണ്ടിപറയാം, ഗോപിനാഥറാവുആണ്‌ തിരുവിതാംകടു 
റിലെ ജൈന.-ബാദ്‌ധ അവശിഷ്‌ടങ്ങളെഷററി ബിംബങ്ങളും ലിഖിതങ്ങളും ആചാര 
ങ്ങളും അടിസ്‌ഥാനമാക്കി ആദ്യമായി വിശദപഠനം തയ്യാറാക്കിയത്‌. അദ്ദേഹം തന്നെ 
യാണ്‌ മൂഷകവംശം പുറത്തെടുത്തിട്ട്‌ (പസക”തദാഗങ്ങഠം തര്‍ജു്‌ജുമചെയ്‌ത്‌ സാരം 
(്രകാശിഷിച്ചത്‌. സറ്രബഹ്‌മണ്യയ്യമാണ്‌ അതിനെ ആസ്‌പദമാക്കി (ശദ്‌ധേയമായ 
ചരിത്ത്രപബന്‌ധം തയ്യാറാക്കിയത്‌. ഈ രണ്ടുപേരും തിരുവല്ലായെഷേടുകാം 
എന്ന മലയാളത്തിലെ ആദ്യഗ്രന്‌ഥം" അപ്രഥിച്ചു പഠിച്ചു. വട്ടെഴുത്ത്‌, 
ഗ്രന്‌ഥം മുതലായ ലിപികളുടെ പരിണാമരഹസ്യം വെളിഷെടുത്തുന്ന ചാര്‍ട്ടുകാം 
ഉണ്ടാക്കി. കൊടുങ്ങല്ലൂരിലെ വിശദമായ ശാസ്‌ധ്രീയ പുരാവസ്‌തുഖനനങ്ങഠം 
മാര്രം മതി അനുജന്‍ അച്ചനെ കേരളചരി(തരഗന്‌ഥങ്ങളില്‍ പപാതസ്‌മരണീയനാ 
ക്കാന്‍. അദ്ദേഹവും എ. ജി. വാരിയരും മാത്രമല്ല, വി. കെ. ആര്‍. മേനോന്‍: 
കെ. ആര്‍. പിഷാരടി മുതലായി പലരും ലിഖിതപഠനങ്ങളും സാമുഹ്യചരിര്ത 
ചര്‍ച്ചയും ഏറെ മുന്നോട്ടുനീക്കി. ആ പരമ്പര്യം ആററൂര്‍, ഉള്ളൂര്‍ എന്നിവര്‍ 
പാലിക്കൂകയുംചെയ്‌തു. അവരെല്ലാം എന്തായാലും പാച്ചുമൂത്തതിനേക്കാഠം, 
സൂന്ദരം പിള്ളയേക്കാഠം ഈ വിജു" ഞാനശാഖയെ പോഷിഷിച്ചവരാണ്‌. കേരള 
പഠനങ്ങളുടെ (((ദശദ1ദ 51ധഠ/ദട) പല വാള്യങ്ങളില്‍ അന്താരാഷ്‌ടീയസഹകരണ 
ത്തോടെ ന്റസാണിചരിതപഠനങ്ങളും സ്‌ഥലചരിരധ്രപഠനങ്ങളും വലിയതോതില്‍ 
സംഘടിഷിച്ച ടി. കെ, ജോസഫിനെ തീരെവിട്ടുകളഞ്ഞുകൊണ്ട്‌ കേരളചരിത്ര 
രചനയുടെ സന്ദര്‍ഭങ്ങളും സമീപനങ്ങളും ചിന്താവിഷയമാക്കുന്നത്‌ അജ്‌ഞത 
കൊണ്ടായാലും അതിര്‍കടന്ന പക്‌ഷപാതംകൊണ്ടായാലും ക്‌ഷന്തവ്യമല്ല. (ടാവന്‍കൂര്‍_ 
ആര്‍ക്കിയോളജിക്കല്‍ സീരീസ്‌, രാമവര്‍മ്മ റിസര്‍ച്ച്‌ ഇന്‍സ്‌ററിട്യൂട്ട്‌ ബുള്ളററ1 


കേരളപഠനങ്ങള്‍ ॥ ലി ട്‌ 





നുകം, കേരളസൊസൈററി പേഷേര്‍സ്‌ മുതലായി എണ്ണത്തിലും ഘനത്തിലും 
ഗംഭീരമായ വാള്യങ്ങാം ര്ഗന്‌ഥസൂചിയില്‍ഷോലും പ്രത്യക്‌ഷചെടാത്തത്‌ (പമാണ 
ങ്ങളുടെ പ്രദവസ്‌ഥാനം ഒളിച്ചുവയ്‌ക്കുന്ന ഒരദുതരം കളിയെ സൂചിഷിക്കുന്നു. 
ഇവയെക്കാഠം കേരളചരിതപശചാത്തലത്തില്‍ താരതമ്യേന (പധാന്യംകുറഞ്ഞ 
ഭ്രാന്‍സാക്‌ഷന്‍സ്‌ ഓഫ്‌ ദ ആര്‍ക്കിയോളജിക്കല്‍ സൊസൈററി ഓഫ്‌ സാത്ത്‌ 
ഇന്ത്യയുടെ വാള്യങ്ങാം ഗ്രന്‌ഥസൂചിയില്‍  വെളിചചെടുന്നുമുണ്ട്‌. മേല്‌പറഞ്ഞ 
വാള്യങ്ങളുടെ സഹായമില്ലാതെ ലിഖിത_ ശില്‌പ-(ഗന"ഥ്രപമാണങ്ങളുടെ ചര്‍ച്ച 
സാധ്യമല്ലല്ലോ താന്‍പറഞ്ഞു കൊടുക്കാറുള്ള ക്ലാസ്സ്‌ നോട്ടുകളുടെ മൂലം അടങ്ങിയ 
കൃതികളെല്ലാം കോളേജ്‌ ലൈവ്രറിയില്‍നിന്ന്‌ എടുത്തുമാററാറുള്ള ഒരു പഴയ 
സഹ്പ്രവര്‍ത്തകനെയാണ്‌ ഞാന്‍ ഓര്‍ത്തുഭപോയത്‌. 


പത്തൊന്‍പതാംനൂററാണ്ടില്‍ ആരംഭിച്ച്‌ പത്‌മനാദമേനോന്‍വരെ ഒരുഘട്ടം; 
അതിനുശേഷം ഇളംകുളംവരെ നീണ്ട രണ്ടാംഘട്ടം; പിന്നീട്‌" ഇതുവരെ മൂന്നാംഘട്ടം 
എന്നിങ്ങിനെ പ്രാചീനകേരളചരി(്രനിര്‍മ്മാണത്തെ നാഴികക്കല്ലുകളുടെ അടിസ്‌ഥാന 
ത്തില്‍ വേര്‍തിരിച്ചുകാണാവുന്നതാണ്‌. അങ്ങിനെ പലഘട്ടങ്ങളായി വേര്‍തിരി 
ക്കവതെ ഒഴറുക്കനായി പറഞ്ഞദുപോവുകയാണ്‌ ഇവിടെ ചെയ്‌തിട്ടുള്ളത്‌. ഇളംകുള 
ത്തിന്‍െറ സംഭാവനയെഷററി പറയറുമ്പോഠം പെരുമാ മാരുടെ കാലത്തിനു 
മറമ്പുള്ള സംഘ കാലസമദൂഹത്തെഷററിയും പെമുമാക്കന്‌ മാരുടെ കാലശേഷമുള്ള 
ജന്‌മിസമൂഹത്തെഷററിയും അദ്ദേഹംനടത്തിയ ഉജ്വലപഠനങ്ങാം തീരെവിട്ടുകള 
ഞ്ഞിമിക്കുന്നു. എന്‍െറ പെരുമാഠം(്പബന്‌ധത്തിനുശേഷമുള്ള കേമളഗവേഷണം 
ഒററയൊററ്റപബന്‌ധങ്ങളായി കാണൂുമ്പോഠം രണ്ടു ദശകങ്ങളോളം നീണ്ടുപോയ 
്രമങ്ങാം ആസധരതിതമായരീതിയില്‍ പരസ്‌പരബന്‌ധിതമായി ഒരു കേരളചരിരത 
ത്തിന്‍െറ ചില ദൂര്‍ഘടവശങ്ങളെ വ്യാഖ്യാനിക്കുവാന്‍ ശ്രമിച്ചുകൊണ്ടുള്ള 
താണെന്ന്‌ ഇവര്‍ തിരിച്ചറിയുന്നില്ല. എനിക്കറുപൂറകേ രംഗത്തുവന്ന പല 
യൂവഗഭവഷകരടുടേയറും സംഭാവനകാം കണക്കിലെടുക്കാതെ “ജാതിമാഹാത്മ്യം 
പ്രകീറത്തിക്കുന്ന കൃതിക'“ളെഷററിമാതം പറഞ്ഞത്‌ ശരിയായില്ല. ഭൂതകാല 
ത്തിന്‍െറ മഹത്വവല്‌ക്കരണംപോലെത്തന്നെ അപകടകാരിയാണ്‌ ഭൂതകാലനിന്ദയും 
ഭൂതകാലനിഷേധവദും എന്ന സാമാന്യപ്രസ്‌ താവനയും പി. കെ. ബാലകൃഷ്‌ണന്റെ 
ഉദാഹരണവും സ്വാഗതാര്‍ഹരാണ്‌, ആധുനിക ഗദവേഷണപദ്‌ധതികളെ മനസ്സിലാ 
ക്കാനുള്ള ബുദധിപരമായ തയ്യാറെടുഷ്‌ ഇല്ലാതറിരടുന്നതദുകൊണ്ടാവം 
ബാലകൃഷ്‌ണന്‍ ആ നിഷേധത്തിന്‍െറ പടുകുഴിയില്‍ ചാടിയത്‌. ജാതിക്കെ 
തിരായ സമരാവേശവും അത്യുക 'സിമയമായ പ്രതഭാഷയും അദ്ദേഹത്തെ അമിത 
മായി സ്വാധീനിച്ച്‌ വഴിതെററിക്കയു മുണ്ടായി. എന്നാല്‍ സവര്‍ണ്ണമാഹാത്‌മ്യങ്ങളെ 
സ്വാഭാവികമായി അംഗീകരിച്ചു പാകാവദൂന്ന ഒരു പ്പരവണതയ്‌ക്കെതിരേയുള്ള 
“ഷോക്‌ (ടീററ്‌മെന്‍റ്‌* എന്ന ഒരു സാംഗത്യവുംകൂടി ബാലകൃഷ്‌ണന്‍െറ കൃതിയില്‍ 
ദര്‍ശിക്കാം എന്ന്‌ തോന്നുന്നു. അതിരിക്കട്ടെ, ഡോ. ശവന്‍ വെളുത്താട്ട്‌, 
ഡോ. കെ.എന്‍. ഗണേശ്‌, ഡോ. എന്‍. എം. നമ്പൂതിരി മുതലായവമദുടെ സവിഭശഷ 
പ്രഠനങ്ങാംസൃഷ്‌ടിച്ച നേട്ടങ്ങാം ജാതികീര്‍ത്തനവദുമായി ബന “ധെട്ടതല്ല. 
ഡോ. കെ, കെ. എന്‍. കുറുഷ്‌, ഡോ. വിഷ്‌ണുനമ്പൂതിരി, നാ. രാഘവന്‍ പയ്യനാട്‌, 
ഡോ: ചുമ്മാര്‍ ചൂണ്ടല്‍ മുതലായവരുടെ നാടന്‍കലാ-സാഹിത്യ പഠ നങ്ങളും 
ഡോ. ച്രന്ദശേഖരന്‍ മുതല്‍ ഡോ. പ്രദഭാകരവാരിയര്‍ വരെ, ഡോ. രാഘവവാരിയര്‍ 
ഉഷെടെ പലരും നടത്തിയ ഭാഷാ-സാഹിത്യ പഠനങ്ങളും ചരാി്രത്തിലേയ്‌ക്ക്‌ 
ഒട്ടേറെ പുതിയ ഉംക്കാഴ്‌ചകാം നല്‌കിയിട്ടുണ്ട്‌. അതെല്ലാം ഈയമഥ്‌ധ്യായത്തില്‍ 

 അവഗണിക്കച്ചെട്ടിരിക്കുന്നു. 





ര 


കേരളപഥനങ്ങള്‍ ॥ 


ചല 





ഇതേദാഗത്ത്‌ കാണലച്ചെട്ട വേറെചിലപോരായ്‌മകളും വൈരുദ്ധ്യങ്ങളും 
ചൂണ്ടിക്കാണിക്കട്ടെ. ഇളംകുളത്തിന്‍െറ പഠനങ്ങാംക്ക്‌ (ശരീധരമേനോന്‍ നൈരന്തര്യ 
മുള്ള ഒരു പുസ്‌തകരൂപം (പദാനംചെയ്‌തു. സമന്വയിക്കാനും സംഗഹിക്കാനുമുള്ള 
അസൂയാവഹമായ ഒരു കഴിവാണ്‌ മേനോന്‍െറ മുഖ്യമായ സംദാവനയെന്ന്‌ പറയാം. 
ഒരര്‍ത്‌ഥത്തില്‍ ഈ സമാഹരണ്രശമത്തിന്‍െറ തൂടര്‍ച്ചയാണ്‌ ഇവരും ഏറെറടു 
ത്തിരിക്കടുന്നത്‌. പക്‌ഷേ പൂര്‍വ്വകാലപ്രസംഗവേളയില്‍ (ശീധരമേനോന്‍െറ പേര്‌ 
അയിത്തംകല്‌പിച്ച്‌ മാററിനിര്‍ത്തിയിരിക്കുന്നു. അതിലദ്ദേഹത്തിന്‌ വാസ്‌തവ 
ത്തില്‍ പരിദവികക്കേണ്ടതില്ല. ഇത്തരത്തില്‍ അയിത്തക്കാരുടെ പേരുകാം അനവധി 
യുണ്ട്‌. ഡോ. കേശവന്‍ വെളുത്താട്ട്‌, ഡോ. കെ. എന്‍. ഗണേശ്‌ തുടങ്ങിയ 
കേരമുചരി(തഗവേഷകന്‌മാര്‍, ഡോ. രാജ്രേ്ദന്‍, ഡോ. തമ്പി മുതലായ (പാക്‌ചരിരത 
വിദഗ്‌ദ്‌ധന്‌മാര്‍, ഡോ. കെ. വി. രാമന്‍, വി. അര്‍. പരമേശ്വരന്‍പിള്ള മുതലായ 
പുരാവസ്‌തുവിദഗ്‌ദ്‌ധന്‌മാര്‍, എഡ്‌ഗാർ തര്‍സ്റ്റണ്‍, ഫോസററ്‌, ഗോപാലഷണിക്കര്‍. 
അയ്യഷന്‍ തുടങ്ങിയ നരവംശശാസ്‌(ത പഠിതാക്കഠം, ചേലനാട്ട്‌ അച്ചുതമേനോന്‍, 
കാണിഷയ്യൂര്‍ തുടങ്ങിയ നാട്ടാചാരവിദഗ്‌ദ്‌ധന്‌മാര്‍, ആററൂര്‍, ഉള്ളൂര്‍ തുടങ്ങിയ 
സാഹിത്യചരിയ്രവിദഗ്‌ദ്‌ധന്‌മാര്‍, സ്റ്റെല്ലാകാംറിഷ്‌ കസിന്‍സ്‌. പൊതറുവാാം, 
ബര്‍ണിയര്‍ തുടങ്ങിയ കലാചരി(തവിദഗ്‌ദ“ധന്‌മാര്‍ അങ്ങിനെ മുമ്പുള്ളവരും 
പിമ്പുള്ളവരുമായി ആ പട്ടിക നീണ്ടുപോകുന്നു 


കേരളചരിതത്തിന്‍െറ രചനാപാരമ്പര്യം അന്വേഷിച്ചു പ്യറകോട്ടുപോകുന്ന ഈ 
ഗ്രന്‌ഥകാരന്‍മാര്‍ അതുലന്‍െറ മൂഷകവ ശകാവ്യത്തിലാണ” ചെന്നുനില്‌ക്കുന്നത്‌, 
ഈ വംശാനുചരിയ്രത്തിന്‍െറ ആദ്യഭാഗങ്ങാം ഐതിഹ്യമയമാണ്‌ എന്ന്‌ പറയുന്നു 
്ടെങ്കിലൂം (പൂറം 11) അവസാനദാഗത്തെ മൂന്നുസര്‍ഗ്‌ഗങ്ങാം ധാരാളം ചരിത 
വസ്‌തൂതകാം പ്രകാശിഷിക്കൂന്നുവെന്ന കാര്യം ഇവര്‍ കാണുന്നില്ല. ഇതു 
കൊണ്ടാണ്‌ ““കാവ്യോദ്ദേശത്തിന്‍െറയും സമീപനരീതിയുടെയും കാര്യത്തില്‍ രഘുവംശ 
ത്തെയാണ്‌ അത്‌ ഓര്‍മ്മിഷിക്കുന്നത"* എന്ന്‌ രേഖഷെടുത്തിയത്‌ (പുറം 12). 
വാസ്‌തവത്തില്‍ കാളിദാസന്‍െറ രഘുവംശം എഴുതഷെടുമ്പോഠം ഐതിഹ്യമൂപത്തില്‍ 
അറിയചെടുന്ന, മറേറതോ വിദൂരമായ കാലത്തോടും ദേശത്തോടുംബന” ധപെട്ട, 
ഒരു വംശത്തിന്‍െറ കഥമാത്രമാണ്‌. അതില്‍ വസ്‌തുതാസ്‌പര്‍ശം (പപതീക്‌ഷിക്കാനേ 
വയ്യാ. കാവ്യയോദ്ദേശം ഒരുഘട്ടത്തിലും വസ്‌തുസ്‌ഥിതികഥനമാവുന്നില്ല - സമീപന 
രീതി ഒരിക്കലൂം (പശസ്‌തികീര്‍ത്തനമാവുന്നില്ല. അതൂലന്‍െറ മൂഷകവംശമാവട്ടെ 
അദ്ദേഹത്തിന്‍െറ കാലത്ത്‌ ജീവിച്ചിരുന്ന ര്രീകണ്‌ഠരാജാവിന്‍്െറ പാരമ്പര്യമാണ്‌ 
ഘോഷിക്കുന്നത്‌ - തൊട്ടുമുമ്പുള്ള ഒന്നുരണ്ടുനൂററാണ്ടുകളുടെ ഓര്‍മ്മ ജനങ്ങാംക്കു 
ണ്ടാവും. അതിനെ മാനിക്കണം --എന്നല്ല, ദിവ്യത്വവും ഭവ്യത്വവും കല്പിച്ച്‌ 
രാജാവിനെ സ്തുതിച്ച്‌ പ്രസാദിഷിച്ചാല്‍ തനിക്ക്‌ നേരിട്ടുതന്നെ ഗുണമുണ്ടാ 
യേക്കാം. ഇതുകൊണ്ടാണ്‌ അവസാനസര്‍ഗ്‌ഗങ്ങളില്‍ പ്രത്യക്‌ഷഷെടടുന്ന പല 
സംഭവങ്ങളും ആദ്യരപമാണങ്ങളോട്‌ യോജിച്ചുപോകുന്ന യഥാര്‍ത്ഥചരി(്തമാകുന്നത്‌. 
അഷോഠാം സാദൃശ്യം കാളിദാസന്‍െറ “രഘുവംശ 'ത്തോടല്ല, പിന്നീടുവന്ന കല്‍ഹണന്‍്റെറ 
“രാജതരംഗിണി 'യോടാണ്‌. കോലത്തുനാടിന്‍െറ ചരിതത്തെഷററി പലവിവരങ്ങളും 
അതരൂഠാംക്കൊള്ളുന്നു. ഈ ലളിതമായ സത്യം ഗോപിനാഥറാവു മുതല്‍ ഞാനടക്കം 
പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്‌. ഇതേ (ഗന്‌ഥത്തില്‍ത്തന്നെ മറെറാരിടത്ത്‌ ഇക്കാര്യം 
ഭംഗിയായി വിശദീകരിച്ചിട്ടുമുണ്ട്‌! (പുറം 27,28) 


കേരളോല്‌പത്തിയെഷററി പറഞ്ഞതും ഇങ്ങിനെ പാളിഷോയിരിക്കുന്നു. ഒരേ 
ഖണ്‌ഡികയില്‍ത്തേന്നെ പരസ്‌പരവൈരുദ്‌ധ്യം കലശലാണ്‌. നോക്കൂ: 


“അതിന്‌ മൂന്ന്‌ ഭാഗങ്ങളുണ്ട്‌-_ഒന്നാം ഭാഗത്തില്‍ കേരളസ്ൃഷ ടിയും 
(ബരാഹ്‌മണമെ കുടിയിരറുത്തലും, രണ്ടാംഭാഗത്തില്‍ പെരുമാക്കന്‌മാരടുടെ ണം, 








ക്േരേളപഠനങ്ങള്‍ | പ 
വി 








നം 


ടുവില്‍ പെരുമാളുടെകയ്യാല്‍ അധികാരമേററ നാടുവാഴിയുടെപേരിലുള്ള. കീര്‍ത്ത 
നവും'” (പുറം 11). ്‌ം മു 
നാലു വാചകങ്ങാാക്കഷുറം നേര്‍വിപരീതമായി പറയുന്നതു.കൂടി ഉദ*ധരിക്കാം. 
“"കേരളോല്‌പത്തികഥകളിലെ കാലബോധം ഏകകാലികമാണ”-_പണ്ട"* എന്ന 
ഒരമൊററ കാലമേയുള്ളു. അതില്‍ത്തന്നെ ആദ്യംനടന്നത്‌, പിന്നീട്‌ നടന്നത്‌ എന്ന 
തരംതിരിവുകളില്ല എന്നര്‍ത്ഥം." 


മേല്‌പറഞ്ഞ രണ്ടു (പസ്‌താവനകളും ഒന്നിച്ചുപോവുന്നതല്ല. ഒന്ന്‌ ശരിയാണെ 
രില്‍ മറേറത്‌ ശരിയാകാന്‍ വയ്യ. "പുരാണങ്ങളിലെ ആഖ്യാനരീതിയാണ്‌ 
കൈക്കൊള്ളുക” എന്നു പറഞ്ഞ്‌ ഉടനെ '"പറുരാണം പഞ്ചലക്‌ഷണം എന്നതില്‍ 
നിഷ്‌കര്‍ഷയും കാണുകയില്ല” എന്നു കൂട്ടിച്ചേര്‍ത്തിരിക്കുന്നു. പഞ്ചലക്‌ഷണമെന്നല്ല 
പുരാണങ്ങളുടെ ഒരു ലക്ഷണവും ഇല്ലാത്ത ഒരതുല്യ രൂപമാണിത്‌. ഇനിയും 
കറുഴഷമുണ്ട്‌. മുഷകവംശത്തെഷററി '“വംശമഹിമയറും വര്‍ണ്ണപദവിയും മുഖ്യമായി 
ക്കരുതിയ ഒരു സമൂഹത്തിന്‍െറ ഭൂതകാലാവബോധമാണ്‌ വംശകാവ്യം നിഴലിഷി 
ക്കുന്നത്‌" (പുറം 12) എന്ന്‌ പറഞ്ഞുവച്ചശേഷം “ഭൂമിക്കും ഭൂമിമേലുള്ള അവ 
കാശങ്ങഠംക്കും വലിയ (പാധാന്യമുള്ള ഒരു സമദൂഹത്തിന്‍െറ ചരി(താവബോധമാണ്‌ 
കേമളോല്‌പത്തിയിലുള്ളത്‌** (പുറം 12) എന്നെഴുതുന്നു. "ഓരോന്നും അതാതിന്‍െറ 
വര്‍ത്തമാനകാലാവശ്യങ്ങളെ നിറവേററുന്ന ചരി(്തരൂപങ്ങളാണ്‌*" എന്ന്‌ വ്യാഖ്യാനി 
ക്കുകയുംചെയ്യുന്നു. പരിശോധിച്ചു നോക്കിയാല്‍ വംശമഹിമയും വര്‍ജ്ണപദവിയും 
ഭൂമിയും ഭൂമിമേലുള്ള അവകാശങ്ങളും ഒരേസമയം (പധാനമായി കണക്കാക്കുന്ന ഒരു 
കാലത്തിലും സമൂഹത്തിലും ആണ്‌ ഈ രണ്ടുകൃതികാം ഏതാണ്ട്‌ അടുത്തടു 
ത്തായി പിറവികൊണ്ടത്‌ എന്നേ പറയാനൊക്കൂ ഒര ചരിതാവബോധമാണ്‌ രണ്ടിലും 
കാണഷ്വെടുന്നത്‌, കാലത്തിലോ സമൂഹസ്വഭാവത്തിലോ ചരിതാവബോധത്തിലോ 
അല്ല, വിഷയസ്വീകരണത്തില്‍മാര്തമാണ്‌ വ്യത്യാസമുള്ളത്‌. 


ഷെയിക്‌ സൈനുദ്ദീെറ “തുഹ്‌ഫത്തുല്‍ മുജാഹിദീന്‍" എന്നകൃതിയെ പരാമര്‍ 
ശിക്കുടമ്പാഠം വസ്‌തുതാപരമായും വ്യാഖ്യാനപരമായും തെററുപററിയിരിക്കുന്നു. 
കൃതിയുടെ പശ്‌ചാത്തലത്തെഷററി പറയുമ്പോം “സാമൂതിരിയുടെ രക്‌ഷാധി 
കാമവും പോര്‍ച്ചുഗീസുകാര്‍ക്ക്‌ അനുകൂലമായി തിരിഞ്ഞു” എന്നെഴുതി (പുറം 12) 
പ്രസ്‌തുതകൃതി 1583ലാണ്‌ പൂര്‍ത്തീകരിച്ചത്‌ എന്നുകൂടി (പസ്‌താവിക്കുന്നു 
(പുറം 13). അക്കാലത്തെല്ലാം, ആ നൂററാണ്ടിന്‍െറെ അവസാനംവരെ, സാമൂതിരി 
പോര്‍ച്ചുഗീസുകാര്‍ക്ക്‌ അനുകൂലമായിരുന്നില്ല. സൈനുദ്ദീനും മുസ്ലീങ്ങളുടെ 
ബന”ധുവായിട്ടാണ്‌ സാമൂതിരിയെ ചിത്രീകരിക്കുന്നത്‌. “കേരളീയ മുസ്സിം 
സമുദായത്തിന്‌ ചരിതമുണ്ടാക്കിക്കൊടുക്കുകയാണ്‌ അദ്ദേഹംചെയ്യുന്നത്‌** (പുറം 13) 
എന്നുപറയുമ്പോഠം തുഹ്‌ഫത്തുല്‍ മുജാഹിദീന്റെ സ്വഭാവം തെററായിക്കാ 
ണിച്ചുകൊണ്ട്‌ അതിന്‍െറ (പാധാന്യം ചുരുക്കുന്നു. മസ്തീംസമുദായത്തിന്‍െറ 
മാത്രം ചരി്തമല്ല, നാടന്‍ സമുദായത്തിന്‍േറയും നാട്ടുരാജ്യങ്ങളുടേയും അടക്കം 
ഒരു കാലഘട്ടത്തിന്‍െറ സമ്രഗമായ ചരിത്രമാണ്‌ സൈനുദ്ദീന്‍ ലക്‌ഷ്യമാക്കിയത്‌ 
അത്‌ സാധിക്കുകയും ചെയ്‌തു. 


“ഇതുപോലെതന്നെ നാടന്‍്രിസ്‌ത്യാനികാംക്ക്‌ ഒരു സഭാചരിത്രവും പെരു 


മാററച്ചട്ടങ്ങളും ഉണ്ടാക്കിക്കൊടുക്കേണ്ട ബാധ്യത പോര്‍ച്ചുഗീസുകാര്‍ക്ക്‌ കൈവന്നു. 
ഇതാണ്‌ ഉദയംപേരൂര്‍ സൂനഹദോസ്‌ രചിക്കഷചെട്ട സാഹചര്യം" എന്നുപറഞ്ഞതും 


കേരളപഥനങ്ങള്‍ | 





ു ലു ല്‌ 
ശരിയല്ല. ഒരര്‍ദ്‌ധസത്യംമാര്രമാണിത്‌. പോര്‍ച്ചുഗീസുകാര്‍ സ്വയംസങ്കല്‌പിച്ച 
ബാദ്‌ധ്യത നാടന്‍(കീസ്‌ 'ത്യാനികളുടെമേല്‍ നിര്‍ബ്ബന്‌ധിച്ച്‌ അടിച്ചേല്‌പിക്കാന്‍ 
ശ്രമിക്കയാണ്‌ ചെയ്‌തത്‌. നാടന്റരകിസ”ത്യാനീകളുടെ സഭാചരി(്തം വളച്ചൊടിച്ച്‌ 
തങ്ങളുടെ കൊളോണിയല്‍ കാഴ്‌ചഷാടനുസരിച്ചുള്ള പുതിയ പെരറുമാററച്ചട്ടങ്ങാം 
അവരെക്കൊണ്ട്‌ അംഗീകരിഷിക്കുവാന്‍ പാടുപെട്ടവരാണ്‌ പോര്‍ച്ചുഗീസുകാര്‍ 


പാച്ചുമൂത്തതിന്‍െറ 'തിരുവിതാംകൂര്‍ചരി(തം' (1867) എഴുതിയതിന്‍െറ ചരിത 
പരശ്‌ചാത്തലവും തികച്ചും തെററായി രേഖചെടദുത്തിയിരംിക്കറുന്നറു. 
“തിരുവിതാംകൂറിന്‍െറ മാജുാധികാരം വളരുകയും ശക്‌തമായ ഒരു ദഭരണകൂടത്തി 
നാവശ്യമായ ചട്ടവട്ടങ്ങഠം ഒരുക്കുകയും"” (പുറം 13) ചെയ്‌തസന്ദര്‍ദത്തിലല്ല (പസ്‌തൂത 
കൃതിയുണ്ടായത്‌. അതൊക്കെ മാര്‍ത്താണ്‌ഡവര്‍മ്മയുടെ കാലത്തോടെ, പതിനെട്ടാം 
ശതകത്തിന്‍െറ മദ്‌ധ്യദശയില്‍, സംഭവിച്ചുകഴിഞ്ഞു. വീണ്ടും ഒരുനൂററാണ്ടും രണ്ടു 
ദശകങ്ങളുംകൂടി ചെന്നാറെ, (ബിട്ടീഷുകാരുടെ നൂകംവീണുകഴിഞ്ഞശേഷം, ആണ്‌ 
പാച്ചുമൂത്തത്‌ ചരിത്രമെഴുതാനാരംഭിക്കുന്നത്‌-'(ബിട്ടീഷ്‌ അധികാരത്തിന്‍െറ 
വലിഞ്ഞുകയററം വഴിയുണ്ടായ നിന്ദാത്‌മകമായ അന്നത്തെ രാഷ്ര്ടീയാവസ്‌ഥ'“യെന്ന്‌ 
(പുറം 14) പിന്നീട്‌ ശങ്കുണ്ണി മേനോന്‍െറ പശ്‌ചാത്തലം ഇവര്‍ തന്നെ വര്‍ണ്ണിക്കുന്നു. 
അതുതന്നെയാണ്‌ പാച്ചുമൂത്തതിനേയും സ്വാധീനിച്ചത്‌-വാസ്‌തത്തില്‍ പാച്ചു 
മുത്തതിന്‍െറ കൃതിക്കുശേഷം പത്തുവര്‍ഷങ്ങാംമാര്രം കഴിഞ്ഞഷോഠം ശങ്കുണ്ണി 
മേനോന്‍െറ കൃതിയും പുറത്തുവന്നു. രണ്ടും ഒരേചരി(്രപശ”ചാത്തലമാണ്‌ പ്രതി 
ഫലിഷിക്കുന്നത്‌. മാനസികമായെങ്കിലും ആശ്വാസംകണ്ടെത്താന്‍ ഭൂതകാലത്തിന്‍െറ 
മഹത്വാഖ്യാനത്തിലേയ്‌ക്ക്‌ രണ്ടുംപേരും തിരിയുന്നു. മൂത്തതും മേദനാനും തമ്മില്‍ 
ഇവര്‍ സൂചിഷിക്കുന്നവിധം അകലം യഥാര്‍ത്‌ഥത്തില്‍ ഉള്ളതല്ല. 


വില്യം ലോഗന്‍െറ മലബാര്‍മാന്വലിനെഷററിയുള്ള നീണ്ട ഖണ്‌ഡികയില്‍ 
ഇത്തരം കുഴഷങ്ങളില്ല. എന്നാല്‍ അത്‌ ഒരൂ മലയാംകലക്‌ടറുടെ ആകസ്‌മിക. 
സ്ൃഷ്‌ടിയല്ലെന്നും അഖിലേന്ത്യാടിസ്‌ഥാനത്തില്‍ (്രിട്ടീഷ്‌ അധികാരികഠം ഒങ്യോ 
ഗികമായി സംഘടിഷിച്ച മാനവല്‍സംരംഭത്തിന്‍െറ ഘടകമാണെന്നും ആഖ്യാന്രകമവും 
അദ്‌ധ്യായവിഭജനംപോലും ക്രേനദത്തിന്‍െറ മാര്‍ഗ്‌ഗദരഖയെ പിന്തൂടര്‍ന്നുവെന്നും 
സൂചിഷിക്കാമായിരമൂന്നു. അങ്ങിനെചെയ്യാതിരിക്കുമ്പോഠം അദ്ദേഹത്തിന്‍െറ 
വ്യക്‌തിപരമായ മുന്‍കയ്യിനെഷററി ഒരു തെററിദ്ധാരണയ്‌ക്കിടയാവും. 
ഇംപീരിയല്‍ ഗസററിയറിന്‍െറ സങ്കല്‌പമാണ്‌ എല്ലാ ജില്ലകളിലും ഇത്തരം മാന്വലു 
കളും ഗസററിയറുകളും ഒരേമാതൃയകയില്‍ സൃഷ്‌ടിക്കുവാന്‍ പ്രേരിഷിച്ചത്‌. 


പത്‌മനാദമേനോന്‍െറ പങ്കു്‌ ഒരുവിധംഭംഗിയായി പ്രദര്‍ശിഷിച്ചിരിക്കുന്നു. 
അദ്ദേഹത്തെക്കുറിച്ച്‌ ഈ ലേഖകന്‍ എഴദുതിയ (പബന്‌ധമാണ്‌ മാതൃകയാക്കി 
യിട്ടുള്ളത്‌ എന്ന്‌ എളുഷത്തില്‍ മനസ്സിലാക്കാം. സര്‍ദാര്‍ പണിക്കരെഷററിയും 


അതേ (ഗന്‌ഥത്തില്‍ (141ട1ഠഥിദറട ദഘാ പാറു 1൨ ഥീഠഠ്ലന !ഘാ/ദ, 03118) 
ഒരുപഠനം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നു. പോര്‍ച്ചു 
ഗീസ്‌കാലംതൊട്ടാണ്‌ പണിക്കരുടെ കാര്യമായ സംഭാവന എന്ന വസ്‌തുത ഇവിടെ 


പ്രസക്‌ തമല്ല കാരണം ഡച്ചുകാരുടെ സംഭാവനയെഷററിമാരതം എഴറുതറിയ 
ഡോ. ടി. ഐ, പുന്നന്‍െറ സംഭാവനയെ മാനിച്ചിരിക്കുന്നു (പുറം 18). ഇതേപോലെ 
വിചിര്തമായിത്തോന്നിയ മറെറാരുകാര്യമദുണ്ട്‌. സ്വാത്രത്ര്യ്രാപ്‌തിയെത്തുടര്‍ന്നു 
ണ്ടായ വമ്പിച്ച രാഷ്‌(്രീയപരിവര്‍ത്തനങ്ങളുടേയും കര്‍ഷക്രസ്‌ഥാനങ്ങാം പോലുള്ള 
സംഘടിത്രപവര്‍ത്തനങ്ങളുടേയും (പുറം 18, 19) (പചോദനം ചരിത്രനിര്‍മ്മാണത്തെ 
സ്വാധീനിച്ചതെങ്ങിനെയെന്ന്‌ ഇവര്‍ തിരിച്ചറിയുന്നു. അതേസമയം സ്വാതന്ത്യ 
പ്രാപ്‌തിക്കുമുമ്പുണ്ടായ പരിഷ്‌കരണ്രസ്‌ഥാനങ്ങളുടെ പങ്ക്‌ അത്രതന്നെ 





ന പു ന ട്‌ പി 


ഹ 


വ്യക്‌തമായി കണ്ടുവെന്ന്‌ അവകാശപ്ചെട്ടുകൂടാ. സ്വാത്യ്ത്യത്തീനു ശേഷവും ശക്‌തി 
ഷഷെട്ടുവന്ന ഉപ-ദേശീയതകളുടെ--ഐക്യകേമള്പരസ്‌ഥാനവും കേരള 'സോഷ്യലിസ്‌ററ്‌ 
പ്രസ്‌ഥാനവറും മററുമുണ്ടല്ലോ-- പ്രേരണ കേരളചരിത്രനിര്‍മ്മിതിയെ മുന്നോട്ട 
തള്ളിയത്‌ ഒട്ടും പരിഗണിച്ചിട്ടില്ല. ഇതിനുപകരം സര്‍വ്വകലാശാലകളുടെ ഓപചാരി 
കമായ അക്കാദമിക്‌സമ്മര്‍ദ്ദംമാ്തം സ്‌ മരിക്കഷെടുന്നു. 


ഒന്നാം അദ്‌ധ്യായത്തില്‍ത്തന്നെ ചരീരതരചനാസന്ദര്‍ഭങ്ങളേയും സമീപനങ്ങളേയും 
പററിയുള്ളഭാഗത്തെ അപേക്ഷിച്ച റുനോക്കുടമ്പോഠം (്രമാണസാമ്രഗികളെഷററിയുള്ള 
ഭാഗം കുറച്ചുകൂടി കുററമററതാണ്‌ എന്നു പറയാം. വലീയ വൈരുദ്‌ധ്യങ്ങളും പാളിച്ച 
കളും ഇതിലില്ല. മററുപുസ്‌തകങ്ങളില്‍ ഇല്ലാത്ത പുതിയവീവരങ്ങളും നിരീക്‌“ഷണ 
ങ്ങളും ചിലേടത്ത്‌ കാണഷെടുകയും ചെയ്യുന്നു. എങ്കിലുംചില പോരായ്‌മകഠം 
ചൂണ്ടിക്കാണിക്കാതിരുന്നുകൂടാ. 


പ്രാക്‌ ചരി്രാവശിഷ”ടങ്ങളെഷററി ഒഴുക്കനായി പറഞ്ഞുപോയിട്ടുണ്ടെങ്കിലറും 
ഭൂസ്‌ഥിതിയും ജനവാസവും തമ്മിലുള്ളബന്‌ധങ്ങളെഷററ! മുമ്പുതന്നെ ഉണ്ടായ 
പഠനങ്ങഠാം അധികവും പരാമര്‍ശിക്കഷെടുന്നില്ല. ഡോ. രാജ്രേന്ദനും ഡോ. തമ്പിയും 
അടുത്തകാലത്തായി പൂനയിലെ ഡക്കാന്‍ കോളേജിലുംമററുംനടത്തിയ പഠനങ്ങം 
ഈ വിഷയത്തിലേ യ്‌ക്കുവീശുന്ന വെളിച്ചം പ്രഭയാജനഷ്ചെടുത്തുന്നില്ല. കേരള 
ത്തിലെ മഹാശിലാവശിഷ്‌ടങ്ങളെഷററി ബറോഡാ സര്‍വ്വകലാശാലയില്‍നടന്ന 
വിശകലനവും അവഗണിച്ചിരിക്കന്നു. കര്‍ണ്ണാടകത്തിലും തമിഴ്‌നാട്ടിലും മുമ്പു 
നടന്ന കുറേ അന്വേഷണങ്ങളാണ്‌ ആധാരമ ക്കിയിട്ടുള്ളത്‌. എന്നാല്‍ കേരളത്തിലും 
പുറത്തുമുള്ള എല്ലാ മഹാശിലാവശിഷ്‌ടങ്ങളും ഒരേ കാലഷ്ചട്ടത്തെ കുറിക്കുന്നതാണ്‌ 
എന്ന ഒരു തെററ ദ്‌ധാരണ ഇവര്‍ വച്ചുപുലര്‍ത്തുന്ന. അതിന്‍ഫലമായാണ്‌ 
““ര്രാക്‌ചരിത്രത്തെളിവുകളുടെ കൂട്ടത്തില്‍പെടുത്തിയാണ്‌ യാഥാസ്‌ഥിതിക ചരിത്ര 
വിവരണങ്ങളില്‍ മഹാശിലാസ്‌മാരകങ്ങളെക്കറുറിച്ച്‌ പറയാറുള്ളത്‌'* എന്ന ഒരു 
വിമര്‍ശനം (പറുറം 23) കൊണ്ടുവരുന്നത്‌. ചില പ്രദേശങ്ങളെ സംബന്‌ധിച്ചിടത്തോളം 
ഇത്‌ സത്യമാണ്‌. ഡക്കാനില്‍, മഹാരാഷ്‌(്രയിലും, ആന്ധ്രയിലും, കര്‍ണ്ണാടക 
ത്തിലും, ചില മഹാശിലാക്രേന്ദങ്ങളുടെ കാലം ബി. സി. ആയിരം വര്‍ഷങ്ങളേക്കാഠം 
പറുറകോട്ട്‌ പോകുന്നുണ്ട്‌. അത്‌ ചരി(താതീതകാലംതന്നെയാണ്‌. അവയില്‍ പാ്രത 
ലിഖിതങ്ങളൊന്നുമില്ല -- സാഹിത്യവും അതപപ ന്നറിടലക്ക്‌ നീണ്ടുപോകുന്നില്ല. 
ചരി(തകാരന്‍മാര്‍ യാഥാസ്‌ഥിതികന്‍മാരായതുകൊണ്ടല്ല, വസ്‌തൂതകാം മനസ്സിലാ 
ക്കാന്‍ കഴിവുള്ളവരായതുകൊണ്ടാണ്‌ ആ ക്രേന്ദങ്ങളെ (്രാക്‌ചരി(തകാലത്തില്‍ 
പെടുത്തിയിട്ടുള്ളത്‌. കേരളത്തിനുപുറത്ത്‌ മഹാശിലാക്രേന്ദങ്ങളില്‍നിന്ന്‌ ലിഖിത 
ങ്ങളുള്ള പാ്തക്കഷ്‌ണങ്ങാം കിട്ടിയത്‌ ശരിതന്നെ. പക"ഷേ കേരളത്തില്‍ ഒരു 
ദിക്കിലും പേര്‍കൊത്തിയ പാ്രതങ്ങം കാണച്ചെടുന്നില്ല എന്ന കാര്യം (പാധാന്യേന 
പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തില്‍ എന്നാണ്‌ ചരി(ധ്തകാലം തുടങ്ങുന്ന 
തെന്ന്‌ മനസ്സിലാക്കാന്‍ അവയുടെ കാലനിര്‍ണ്ണയം സഹായിക്കാം. കേരളത്തിലെ 
അറിയച്ചെട്ടേടത്തോളമുള്ള മഹാശിലാസ്‌ മാരകങ്ങളെല്ലാംതന്നെ ശവഷറമ്പുകളാ 
ണെന്നും “തമിഴ്‌നാട്ടിലെ കൊടുമണലിലേതുപോലുള്ള വാസസ്‌ഥാനങ്ങളുടെ 
അവശിഷ്‌ടങ്ങഠം കേരളത്തില്‍ മേലില്‍ കണ്ടെത്തേണ്ടതായിട്ടാണിരിക്കുന്നര്‌*" എന്നും 
പറയുമ്പോഠം മറെറാരുകാര്യം വ്യക്‌ തമാക്കേണ്ടിയിരുന്നു. കൊടമുമണലില്‍ ശവഷറ 
മ്പുകാംതന്നെയാണ്‌ ആദ്യം കണ്ടത്‌. പിന്നീട്‌ തഞ്ചാവൂര്‍ തമിഴ്‌ സര്‍വ്വകലാ 
ശാലക്കാര്‍ ആ പ്രദേശംമുഴുവന്‍ അരിച്ചുപെറുക്കി നോക്കിയഷോഴാണ്‌ വാസക്രേന്ദ 
ങ്ങളുടെ തെളിവ്‌ കിട്ടിയത്‌. കേരളത്തില്‍ അത്തരം വിസ്‌തരിച്ചിട്ടുള്ള ഖനനം 
ഉണ്ടായിട്ടില്ല. ആധുനിക ജനുപദങ്ങളുടെ ആഭ്രമണംകാരണം അതുപോലെചെയ്യാ 
നുള്ള സാദ്‌ധ്യതയും കുറവായിരിക്കുന്നു. 


ടി ം ി $ 





ക ളം ലി 

ല്‌ ി ര്‌ ഴ$ 
സാഹിത, ലക്‌ ഷ്യങ്ങളെ ചര്‍ച്ചചെയ്യുടമ്പോഠം ഗപ്രഴംതമിഴ്‌പാട്ടുകളും മഹാശിലാ 
സ്‌മാരകങ്ങളും എതാണ്ട്‌ ഒരേകാലഘട്ടത്തെയാണ്‌ (പ്രതിനിധാനം ചെയ്യുന്നത്‌ എന്ന്‌ 
ഇയിടെ തഗവേഷകന്‌മാര്‍ വിശ്വാസ്യമായ തെളിവുകളോടെ സ്‌ഥാപിച്ചീട്ടുണ്ട"** 


എന്ന്‌ (പുറം 25) എഴറുതിക്കാണുന്നു. എവിടെയാണ്‌ സ്ഥാപിച്ചതെന്ന്‌ എടുത്തു 
പറയാത്തതിനാല്‍ അതിന്‍െറ തെളിവുകളും വാദങ്ങളും രഹസ്യരായിരിക്കുന്നറു. 
മ ഹാശിലാസ്‌മാരകങ്ങളുടെ അവസാവഘട്ടവും പഴംതമിഴ്‌പാട്ടുകഠം എന്ന്‌ ഇവര്‍ 
വിളിക്കുന്ന സംഘത്തമിഴ്‌പാട്ടുകളുടെ ആദ്യഘട്ടവും തമ്മില്‍കലര്‍ന്നിരിക്കുന്ന 
തായാണ്‌ തെളിവുകളുടെ പഠനത്തിലൂടെ ഞാന്‍ മനസ്സിലാക്കുന്നത്‌. പഴംതമിഴ്‌ 
പാട്ടുകാം എന്ന്‌ ഒരു പേരിടുന്നത്‌ പുൂതുമയ്‌ക്കുവേണ്ടി ആയിരിക്കണം. സംഘ 
ത്തമിഴ്‌പാട്ടു കളെന്നാണ്‌ സാങ്കേതികസംജു്‌ഞ. അതിനൊരര്‍ത്ഥമുണ്ട്‌. മധുര 
ക്രേന്ദമാക്കിയ ഒരുസംഘം വിദ്വാന്‌മാരുടെ ആഭിമുഖ്യത്തില്‍ തിരഞ്ഞെടുത്ത്‌ 
സമാഹരിച്ച ഗാനസമുച്ചയങ്ങളാണ്‌ ഉദ്ദേശിക്കുന്നത്‌. പഴംതമിഴിലെ പാട്ടുകഠം 
അതേരൂപത്തില്‍ നമുക്കു ലഭിക്കുന്നില്ല. സംഘപണ്‌ഡിതന്‌മാരുടെ സമ്മതപ്രതം 
നേടിയവമാ്രം, അവര്‍ ഏര്‍ഷെടുത്തിയ രൂപാന്തരങ്ങളോടെ, നമുക്ക്‌ ലഭിച്ചിരി 
ക്കുന്നു. ഈയവസ്‌ഥയെഷററി ചരി(തകാരന്‌മാര്‍ (പ്രത്യേകം സൂക്ഷിച്ചു 
പഠിക്കേണ്ടതാണ്‌. ഇക്കാരണത്താലാണ്‌ സംഘത്തമിഴ്‌പാട്ടുകളെന്ന സാങ്കേതിക 
നാമം (പയോഗിച്ചുവരുന്നത്‌. കേവലം ഒരു പുതുമയ”ക്കുവേണ്ടി അതുപേക്‌ഷിച്ച്‌ 
പ്രഴം പാട്ടുകളെ സ്വീകരിച്ചാല്‍ നാം അത്രയും സദൂക്‌ഷ്‌മതദവേണ്ടെന്നറുവയ്‌ക്കുന്നു. 
ഗവേഷണം പുടരോഗമിക്കുന്നതോടെ കൂടുതല്‍ അവ്യക്‌തത പരത്താനല്ല, കൂടുതല്‍ 
സൂക്ഷ്‌മത കൈവരിക്കാനാണ്‌ നാം (്ശമിക്കേണ്ടത്‌. മഹാശിലാക്രേന്ദങ്ങഠം 
പ്രതിനിധീകരിക്കുന്ന ജീവിതബോധത്തില്‍നിന്ന്‌ വളരെ വ്യത്യസ്‌തമായ പലതും 
കൂടി സംഘത്തമിഴ്‌ പാട്ടുകളില്‍ കാണചഷ്ഷെടുന്നുണ്ട്‌. പാട്ടുകളുടെ ചിലദാഗങ്ങാം 
കൂടുതല്‍ വികസ്വരമായ ഒരു ഉല്‌പാദന-വിതരണ-ദരണ-സംസ്‌കാരത്തെ പ്രതി 
നിധാനം ചെയ്യുന്നതായി ഈഹിക്കാം. “ഏതാണ്ട്‌ ഒരേ കാലഘട്ടത്തെ പ്രതിനിധാനം 
ചെയ്യുന്ന""തിന്നുപകരം മഹാശിലാസ്‌മാരകങ്ങാം അവസാനിക്കുന്നിടത്ത്‌ സംഘ 
ത്തമിഴ്‌പാട്ടുകാഠം ആരംഭിക്കുന്നുവെന്നും ഒരു ചദൂരുങ്ങിയകാലത്തേയ്‌ക്ക്‌ അവ 
ഒന്നിച്ചു പോകുന്നുവെന്നുമാണ്‌ അനുമാനിക്കേണ്ടത്‌. 


ഭക്‌തിസാഹിത്യകൃതികാം പല്ലവ - ചോളമണ്‌ഡലങ്ങളില്‍ പ്രത്യക്‌ഷച്െട്ടു 
കഴിഞ്ഞശേഷമാണ്‌ കേരളത്തില്‍ അമങ്ങേറുന്നതെന്ന്‌ ചൂണ്ടിക്കാണിക്കാവുന്ന 
താണ്‌. ചേരമാന്‍പെരുമാഠം നായനാര്‍ സംസ്‌കൃതത്തില്‍ വിചക്‌ഷണനായിരുന്നു 
വെന്ന്‌ ഇവര്‍ എഴുതുമ്പോം (പുറം 26) എന്താണ്‌ തെളിവ്‌ എന്ന്‌ ആരെങ്കിലും 
ചോദിച്ചേക്കാം. അദ്ദേഹത്തിന്‍െറ സംസ്‌കൃതകയതികളെഷററി ഒരു പരാമര്‍ശവും 
ഒരിടത്തും കണ്ടതായി ഓര്‍ക്കുന്നില്ല. അദ്ദേഹത്തിന്‍േറയും സുന്ദരമൂര്‍ത്തിയുടേയും 
തമിഴ്‌ ക്ൃതികഠം "സമകാലിക കേരളീയ ജീവിതത്തിന്‍െറ പലവശങ്ങളും (പ്രതി 
ഫലിഷിക്കെന്ന'"തായും "കേരളത്തിന്‍െറ സാമൂഹികവും രാഷ്‌(ടീയവദുമായ 
വസ്‌തൂതകളിലേയ്‌ക്ക്‌* വെളിച്ചംവിതറുന്ന'*തായും ഈ രഗന്‌ഥകാരന്‌മാര്‍ കുറി 
ച്ചിരിക്കുന്നു. അആശ്രദ്ധയുടേയോ അതിശയോക്‌തിയുടേയോ ഫലമാണ്‌ ഈ 
പ്രസ്‌താവനകാം. ഏതായാലും ഞാനിതില്‍ സംശയാലദുവാണ്‌. അവ കാലികസ്‌പര്‍ശം 
കുറഞ്ഞ കേവലഭക്‌തിഗാനങ്ങളായിട്ടാണ്‌ എനിക്കനുഭവട്ചെട്ടിട്ടുള്ളത്‌. 


മധ്യകാലമണിപ്രവാളകൃതികളില്‍ ചിലതിന്‍െറ പേരുകാം ഒന്നൊന്നായി പറഞ്ഞു 
പോയിരിക്കുന്നു. ചരിരത്ര്രമാണങ്ങാം എന്നനിലയില്‍ അവയുടെ പ്രാധാന്യവും 
ചില വാചകങ്ങളില്‍ സൂചിഷിക്കുന്നു (പുറം 28). എന്നാല്‍ “അറബികളും യൂറോപ്യന്‍ 
മാരും ചീനക്കാരും ആയ സഞ്ചാരികളെ ഒന്നിച്ച്‌ നിര്‍ദ്ദേശിച്ചതല്ലാതെ അവരില്‍ ഓരോ 
കൂട്ടരുടേയും സഞ്ചാരസാഹിത്യത്തെക്കുറിച്ചൊന്നും വ്യക്‌തമായി പറയുന്നില്ല 


കരളപാനങ്ങള്‍ | 








(പുറം 29). മാതമല്ല കച്ചവടച്ചരക്കുകാം. അത്യാവശ്യം കൃഷിന്്രമ്പദായങ്ങാം, പ്രണമിട 
പാടുകാം എന്നിവയൊഴിച്ച്‌ മതകാര്യങ്ങളിലോ ഭരണകാര്യങ്ങളിലോ _ അവര്‍ക്ക്‌ 
താലപര്യം ഉണ്ടായിരുന്നതായി കാണിക്കുന്നില്ല - വാസ്‌തവം മറിച്ചാണല്ലൊ. ഈ 
വിദേശീയവിവരണങ്ങാം ചരി്രപഠനത്തില്‍ ഉപയോഗചചെടുത്തദുമ്പോം ഉണ്ടാവുന്ന 
പ്രശ്‌നങ്ങളെഷററി മരനംഭജിച്ചിരിക്കുന്നു. അറബികളുടെ ആവര്‍ത്തനവ്യരഗതയും 
അത്‌ ദുതക്ഥാപ്രവണതയും സാമാന്യമായി സ്‌പര്‍ശിക്കയല്ലാതെ ഉദാഹരണങ്ങളോ 
ഭാഷാപ്പരശ്‌നങ്ങളോ മററുപരിമിതികളോ ചര്‍ച്ചാവിഷയമാക്കിയിട്ടില്ല. 


പുരാലിഖിതങ്ങളെഷററിയുള്ള ഖണ്ഡത്തില്‍ (പറുറം 29) അവ ഏറിയകൂറും 
രാജുശാസനങ്ങളല്ല, ക്‌ഷ്രേതംഈരാളരുടെ വസ്‌തുസംബന്‌ധമായ തീര്‍ഷുകളാണ്‌ 
എന്ന കാര്യം വ്യക്‌തമാക്കിയിട്ടില്ല. “്രശസ്‌തി അഥവാ മെയ്‌കീര്‍ത്തി എന്ന വിദാഗ 
ത്തില്‍പെടുന്ന രേഖകളുടെ അഭാവം" ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിച്ചി 
രിക്കുന്നു. വാസ്‌തവത്തില്‍ ഇതൊരു തെററിദ്‌ധാരണയാണ്‌. ഇങ്ങിനെ ഒരു 
വിഭാഗം രേഖകാം ദക്‌ഷിണേന്ത്യയില്‍ അധികമില്ല. രാജകല്‌പനകളുടെ ആമുഖമായി 
രാജ്രപശസ്‌തി ചേര്‍ക്കുന്ന പതിവാണ്‌ ചോള-പാണ്‌ഡ്യനാടുകളില്‍ ഉള്ളത്‌. സഭാ 
കാര്യങ്ങളില്‍ രാജദൂതന്‍മാര്‍ ഇടപെടുമ്പോഠം രാജുവംശ്രപശസ്‌തിയുംകടൂടി പ്രമേയ 
ങ്ങളില്‍ സ്‌ഥാനംപിടിക്കുന്നു. ' കേരളത്തില്‍ രാജശാസനങ്ങാംതന്നെ കുറവായ 
തിനാല്‍ ആ (പ്രശ്‌നം, ഉദിക്കുന്നില്ല. ക്‌ഷ്രേതഭരണം നടത്തുന്ന സഭകളില്‍ 
ചേരമാന്‍പെരുമാളോ പെരുമാളുടെ (പതിനിധിയോ അപദൂര്‍വ്വമായേ പങ്കെടുത്തിരു 
ന്നുള്ളൂ. നാടുവാഴിയോ നാടുവാഴിയുടെ ഉദ്യോഗസ്ഥനോ ആണ്‌ മിക്കഷോഴും 
സന്നിഹിതരായിരുന്നത്‌. ഭരണം അവരുടെ കൈവശമായിരുന്നു. പെരദുമാഠാംക്ക്‌ 
ഒരു അധീശാവകാശമല്ലാതെ ദൈനംദിനഭരണത്തില്‍ പങ്കില്ലായിരുന്നു. ആ നിലയ്‌ക്ക്‌ 
സഭാപ്രമേയങ്ങളില്‍ രാജ്രപശസ്‌തിയുടെ അഥവാ മെയ്‌കീര്‍ത്തിയുടെ അഭാവത്തിന്‌ 
മതിയാംവണ്ണം വിശദീകരണം നല്‌കഷ്ചെട്ടുകഴിഞ്ഞിട്ടില്ല'" എന്ന്‌ പറയുന്നത്‌ വിശദീ 
കരണം (ശദ്‌ധിക്കാത്തതുകൊണ്ടോ തൃപ്‌തികരമായി അംഗീകരിക്കാത്തതുകൊണ്ടോ 
എന്നറിഞ്ഞുകൂടാ. വാസ്‌തവത്തില്‍ ദക്‌ഷിണേന്ത്യന്‍ രാജാക്കളെ സംബന്‌ധിച്ചിട 
ത്തോളം മെയ്‌കീര്‍ത്തിയുടെ അഭാവമല്ല,ചിലേടത്ത്‌ അതിന്‍െറ സാന്നിദ്ധ്യമാണ്‌ 
(പ്രത്യേകതയായി കണ്ട്‌ വിശദീകരിക്കഷെടേണ്ടത്‌. ചോളന്‍മാരുടെ സാദ്രമാജ്യസ്‌ഥാപ 


നത്തോടെമാ്തമാണ്‌ ചിട്ടഷെടുത്തിയ മെയ്‌കീര്‍ത്തികാം നിര്‍ബ്ബന്‌ധമാക്കിയത്‌. 
അവ സ്വയം വിശദീകരിക്കുന്നു. 


പ്രമാണസാമ്രഗികളായി ലിഖിതങ്ങളെ ചര്‍ച്ചചെയ്യുമ്പോഠം അവയുടെ വ്യാഖ്യാന 
പ്രശ"നങ്ങാം ഉദിക്കാറുണ്ട്‌--ഇക്കാര്യത്തില്‍ ചരിര്തകാരന്‌ സഹായകമായ മദിരാശി 
ആര്‍ക്കിയോളജി --എഷി്രഗാഫി വാര്‍ഷിക റിഷോര്‍ട്ടുകം, ട്രാവന്‍കൂര്‍ ആര്‍ക്കി 
യോളജുക്കല്‍ സീരീസ്‌, കൊച്ചിന്‍ എഷി്രഗാഫിക്കല്‍ സപ്ലിമെന്‍റ്‌, എഷിഗ്രാഫിയാ 
ഇന്‍ഡിക്കാ, സരത്ത്‌ ഇന്‍ഡ്യന്‍ ഇന്‍സ്‌രരിപ്‌ഷന്‍സ്‌ എന്നിവ ഈ ഘട്ടത്തില്‍ 
പരിചയഷെടുത്തുമെന്നാണ്‌ സ്വാഭാവികമായി നാം (പതീക്‌ഷിക്കേണ്ടത്‌. കാരണം 
അവയുടെ മാധ്യമത്തിലൂടെയല്ലാതെ ലിഖിതങ്ങടം ചരിതകാരനോട്‌ സംസാരിക്കറുന്നില്ല 
എന്നാല്‍ നേരത്തേചൂണ്ടിക്കാണിച്ചപോലെ ആ (പഭവസ്‌ഥാനങ്ങളൊക്കെ മറച്ചുവെച്ച 
കൊണ്ടുള്ള ഒരു മായാത്രന്തമാണ്‌ ഈ പുസ്‌തകത്തില്‍ (പട യാഗിച്ചിരിക്കൂന്ന ത്‌, 
ലിഖിതങ്ങഠാം പലഷോഴും അപൂര്‍ണ്ണങ്ങളാണ്‌** എന്നും "“വിശദാംശങ്ങാം വിട്ടു 
കളയുന്നു" എന്നുമുള്ള (പസ്‌താവനകാം ചോദ്യംചെയ്യഷെടേണ്ടിയിരിക്കുന്നു 
(്രൂറം 30, 31). മററു നാടുകളില്‍ ഉള്ളതില്‍ക്കവിഞ്ഞ്‌ ഇത്തരം (പശ്‌ നങ്ങാം കേരള 
ത്തില്‍ അനുഭവഷെടുന്നില്ല. ഈ ഭാഗത്തും പതിവൂപോലെ സംഗതികാം തുറന്നു 
“പറയാതെ അപ്രഗഥനസിദ്‌ധാന്തങ്ങളേയും സങ്കല്‌പനങ്ങളേയുംപററി കുറേ 
ബ്‌ളാ ബ്‌ളാ' ചേര്‍ത്തിരിക്കുന്നു -വാസ്‌തുശില്‌പത്തിന്‍േറയും (പതിമാശില്‌പ 
ത്തിന്‍േറയും സ്‌ഥലനാമങ്ങളുഭടയും നാടോടിഷാട്ടുകളുടേയും കോവിലകം തറവാട്ടു 





കപാന്ങള്‍ി 








ന $ 
രേഖ, റൂര്‍ടയും കാര്യത്തില്‍ ഇതേ നയമാണ്‌ ആവര്‍ത്തിച്ചിരീക്കുന്നത്‌. അതാത്‌ 
രംഗ€ നടന്ന പഠനങ്ങളെഷററീയോ അവയുന്നയിക്കുറുന്ന (്രശ്‌നങ്ങളെഷററിയോ 
ഒരു സൂചനയുമില്ല. ഈ ത്രുന്തപരമായ മനം (പമാണസാമ്രഗികാം എന്ന ഖണ്‌ഡത്തെ 
മാതമല്ല പൂസ്‌തകത്തെ ആകമാനം ബാധിച്ച്‌ വായനക്കാരുടെ ജിജ“ ഞാസ ഉണര്‍ത്തു 
കയും ത്ൃപ്‌തിഷെടുത്തുകയും ചെയ്യുന്നതില്‍ ഒരു തടസ്സമായി വളര്‍ന്നിരിക്കുന്നു. 


ചരിത്രാതീതകേരളം: (പകൃതിയും മനുഷ്യനും'" എന്നത്‌ ചെറിയ ഒരദ്‌ധ്യായ 
മാണ്‌. അഞ്ച്‌ ചി(തങ്ങളെഷററി സൂചനയുണ്ടെങ്കിലും (പുറം 37,38,40,45) ചി്ങ്ങാം 
വിട്ടുപോയിരിക്കുന്നു.ശിലായുധങ്ങളെഷററിയുള്ള പൊതറുസിദധാന്നങ്ങം 
ആവര്‍ത്തിക്കയാണ്‌ ചെയ്‌തിട്ടുള്ളത്‌. കേരളത്തില്‍ വിപുലമായതോതില്‍ അന്വേഷ 
ണങ്ങാം നടത്തിയിട്ടില്ലല്ലോ. നേരത്തേ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡേ, രാജേന്ദ്രന്‍, 
ഡോ. തമ്പി മുതലായവര്‍ നടത്തിയപഠനങ്ങഠം ഈ ഗ്രന്‌ഥകാരന്‌മാര്‍ അയിത്ത 
ഷട്ടിികയില്‍ ചേര്‍ത്തിരിക്കുകയാണ്‌. കേരളത്തിന്‌ പുറത്ത്‌ കര്‍ണ്ണാടകത്തിലും 
തമിഴ്‌നാട്ടിലും നടന്ന പരിരശരമങ്ങളില്‍ ചിലതെല്ലാം പകര്‍ത്തി എഴുതിയിട്ടുണ്ട്‌ 
നവീനശിലായുഗത്തെഘററി അാംചിന്‍ ദമ്പതികാം, എ. സുന്ദര, ഐ. കെ. ശര്‍മ്മ 
തുടങ്ങി ചിലരുടെ പേരും ആശയങ്ങളും എടുത്തുചേര്‍ത്തിരിക്കുന്നു (പുറം 44,45). 
എടകല്‍ഗുഹാചിത്രങ്ങളെഷററി ഫോസററ്‌ പറഞ്ഞതും ഐക്‌ ലൊഫ്‌ ടില്‍നര്‍ 
പറഞ്ഞതും ഉദ്‌ധരിച്ചിരിക്കുന്നു (പുറം 43). തൊവരി ചിത്തങ്ങാം വാരിയര്‍ 
തന്നെത്താന്‍ കണ്ടെത്തിയവയാണ“ (പുറം 43). എടകല്‍, മറയൂര്‍ എന്നിവിടങ്ങളിലെ 
ചീതങ്ങളെഷററിയും നേരിട്ടു കണ്ടിട്ടുള്ള വിവരണങ്ങാം കൊടുത്തിരിക്കുന്നു 
(പുറം 42,45). ഉരഹാപോഫഹങ്ങളുടെ ആധിക്യവും ഖനന്റപവര്‍ത്തനങ്ങളറുടെ 
ദാര്‍ലദ്യവും നിമിത്തം ഈയദ്‌ധ്യായത്തിന്‌ ഒരു പൊലിഷുണ്ടാവുന്നില്ല. ചരിത്ര 
തീതകേരളത്തെഷററിയുള്ള ഡക്കാന്‍ കോളേജിലെ രണ്ടു പി. എച്ച്‌ഡി. (പബന്‌ധങ്ങാം 
എന്തുകൊണ്ട്‌ ഈ (ര്രന്‌ഥകാരന്‌മാര്‍ ഉപേക്ഷിച്ചു എന്ന്‌ മനസ്സിലാക്കാന്‍ (പയാസം. 
കേരളത്തില്‍ ഇക്കാലത്തെഷററി മററുപഠനങ്ങഠം അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട്‌ 
നല്ലതായാലും അല്ലെങ്കിലും അവയെ ചര്‍ച്ചയില്‍ ഉഠംക്കൊള്ളിക്കേണ്ടതായിരുന്നു. 


““ഇരുമ്പുയുഗം : സ്‌ഥിരവാസപരിഷ്‌കൃതിയറുടെ വികാസം എന്ന മൂന്നാ 
മദ്‌ധ്യായം കുറേക്കൂടി നീണ്ടതാണ്‌. മുഷതുപേജുിലധികം വരുന്നു. ദക്ഷിണേ 
ത്്യയിലെ ഇരുമ്പുയുഗാരംഭകാലത്തെഷററി പലപഠനങ്ങളും നടന്നിട്ടുണ്ട്‌. കേരളത്തില്‍ 
ഖനനങ്ങളും പഠനങ്ങളും കുറവാണ്‌. അറിയപെടുന്ന ദക്ഷിണേന്ത്യന്‍ പശ്‌ചാത്തലം 
വെച്ചുകൊണ്ട്‌” കേരളത്തെക്കുറിച്ച്‌ ഇത്തരമൊരു പരിര്രമം ഇതാദ്യമാണ്‌". സ്വാഭാ 
വീകമായും ഇതില്‍ അഭി(പായദേദത്തിനും വഴി കാണചെടുന്നു. പശ്ചിമതീര 
പ്രദേശങ്ങളില്‍ കാലവര്‍ഷക്കാററും മഴയും മള്്റും പുഴകളും കാരണം നിബിഡ 
വനങ്ങളുണ്ടായതുകൊണ്ട്‌ ഇരുമ്പായുധങ്ങാം ധാരാളം (പചരിച്ചതിനെറശേഷമേ വലിയ 
തോതില്‍ കാടുവെട്ടിത്തെളിച്ചുകൊണ്ടുള്ള ജനപദങ്ങാം ഉടധെടുത്തിരിക്കാനിട 
യുള്ളു എന്ന പ്രൊഫ. ഡി.ഡി. കൊസാംബിയുടെ നിരീക്ഷണം ഇവരുടെ (്രദ്‌ധയില്‍ 
പെട്ടതായി തോന്നുന്നില്ല. ഏതായാലദും അതിവര്‍ കണക്കിലെടുത്തിട്ടില്ല. കേരളത്തിലെ 
മഹാശിലാസ്‌മാരകങ്ങാം അയല്‍പ്രദേശങ്ങളില്‍ ഉള്ളവയുമായി തട്ടിച്ചുനോക്കിയാല്‍ 
അവയ്‌ക്ക്‌ പഴക്കം ഏറുമോ കുറയുമോ എന്ന പ്രശ്‌നവും ഇവര്‍ ഉന്നയിക്കുന്നില്ല. 
കരികങ്കപ്റിന്‍െറ സ്‌ഥാനത്ത്‌ വെട്ടുകല്ല്‌ ഉപയോഗിക്കുന്നതോടെ മഹാശിലാ 
സ്‌മാരകങ്ങളുടെ രൂപത്തിലുണ്ടായ പ്രത്യേകതകളും ഇവര്‍ ചര്‍ച്ച ചെയ്യുന്നില്ല. 
ഇതൊഴിച്ചാല്‍ ഇരൂമ്പുവിദ്യയുടെ വ്യാപനത്തെക്കുറിച്ചുള്ള മററുകാമ്യങ്ങാം ഭംഗ 

൭ 


യായി രേഖഷെടുത്തിയിരിക്കുന്നു. 
പ്‌ി 


കേരളപഠനങ്ങള്‍ | 





 മരുതംതിണയുടേയും 











ട്‌. 


ലം 


മഹാശിലാസ്‌മാരകങ്ങളുടെ കാര്യത്തില്‍ ക്്രേന്ദീകൃത്രഗാമങ്ങളും വിഭക്രേന്ദീക്ൃത 
ഗ്രാമങ്ങളും തമ്മിലുള്ള വ്യത്യാസവും വലിയ കല്ലറകളും ചെറിയ മണ്‍ചാടികളും തമ്മി 
ലുള്ള വ്യത്യാസവും സാമൂഹ്യതലത്തില്‍ വ്യാഖ്യാനിച്ചത്‌ അഭിനന്ദനാര്‍ഹമാണ്‌. തമിഴ 
കത്തെ ഒമൊററ സാംസ്‌കാരികഘടകമായി കണക്കാക്കുന്നതില്‍ ചില (പശ്‌ നങ്ങളുണ്ട്‌- 
കേരളത്തിലെ മഹാശിലാക്രേന്ദങ്ങളുടെ സ്വഭാവപ്രത്യേകതകളും നാഗരികസ്‌ഥാനങ്ങ 
ഉടുടെ സംഖ്യാപരിമിതിയും ചോദ്യചിഹ"നങ്ങളായി അവശേഷിക്കുന്നു. ഭൂമിശാസ്‌ (ത 
ഘടകങ്ങളുടെ സഹായംകൊണ്ടേ ആ വ്യത്ൃസ്‌തതകളെ വ്യാഖ്യാനിക്കാനാവൂ. നേരത്തേ 
സൂചിഷിച്ചപോലെ ഇത്‌ വേണ്ടവിധത്തില്‍ ഈന്നിയോ എന്ന്‌ ഞാന്‍ സംശയിക്കുന്നു 
(്രൂറം 54-55). അഞ്ചു തിണകളെഷററി സംഘഷാട്ടുകളില്‍ പറയുന്നതെല്ലാം 


അക്‌ഷ 


രാര്‍ത്‌ഥത്തില്‍ വസ്‌തുതകുളായെടുത്താല്‍ (പശസ്‌തിയെ മുഴുവന്‍ ചരി്തമായെടറു 
ക്കുന്നപോലെതന്നെ അപകടമായിരിക്കും (പുറം 56-57). യാഥാര്‍ത്ഥ്യങ്ങളെ കാല്‌പനി 
കമായരീതിയില്‍ . (കമീകരിച്ചിട്ടുള്ള കവിതാത്‌മകമായ ഒരു സങ്കേതമാണ്‌ തിണകാഠം 


എന്ന്‌ 


ക്കനുസരിച്ച്‌ ഭൂമി, തൊഴില്‍, ദേവത, (പണയസ്വഭാവം, കവിതാസ്വരൂപം എന്നിവയെ 
ഭാഗിച്ചിട്ടുള്ള തൊല്‍കാഷിയത്തിലെ നിയമങ്ങളില്‍ നിഴലിക്കുന്നത്‌. 
മുഴുവന്‍ ആ ചട്ടക്കൂടിനകത്താക്കാന്‍ (ശമിക്കമുത്‌. 


ങ്ങളെഷററിയും വണികച്ചാത്തുകളെഷററിയും നടുകല്ലുകളെഷററിയും ഇരുമ്പുമുന 
എന്നാണ്‌ ഇവര്‍ വായിക്കുന്നത്‌. 
അണയുന്നു" 


പിടിഷിച്ച കൊഴുവിനെഷററിയും ഉള്ള വിവരണങ്ങാം പുതിയ നേട്ടങ്ങളായ 'ത്തന്നെ 
കരുതാം. നിലമ്പൂരില്‍ കരുളായിക്കടുത്തുള്ള എഴുത്തുകല്ലിലെ (്രാഹ്‌മിലിഖിത 


ചരിധ്തത്തെ 
കൃഷിനിലത്തെ ചാര്‍ച്ചക്കാട്ട 
പാഠം (പുറം 60) നേരത്തേ ഞാന്‍ നിര്‍ദ്ദേശിച്ചതിനേക്കാഠം മെച്ചമായി തോന്നിയില്ല. 
ഒരു മൂന്നറിയിഷായി 


മററുചില സംശയങ്ങളും 


"*മാവക്കുടി നീരണവായ്‌** എന്ന്‌ ഞാന്‍ വായിച്ചിരുന്നു, “മാവക്കോട്‌ നീരണവായ്‌*' 
4മാവകക്കോട്‌ എന്ന സ്‌ഥലത്തുള്ള തോട്ടിലെ നീരില്‍ അണ കെട്ടിയത്‌“ എന്ന ഒരു 
ആവശ്യമോ പ്രസക്‌തിയോ പിടികിട്ടുന്നില്ല. 


"“കാട്ടുജന്തുക് ഠം നീര്‍ (വെള്ളം) 
എഴുതിയരേഖകാം അധികം 


മാരും-- ഉദാഹരണമായി 


കുടിക്കാന്‍ 
ഞാന്‍ വ്യാഖ്യാനിച്ചതിനൂപകരം 
(പഖ്യാപനമായി (ഗന്‌ഥത്തില്‍ ഇവര്‍ കല്‌പിക്കുന്നറു. അവിടെ അണകെട്ടുന്നതിന്‍െറ 
അവശേഷിക്കുന്നു. 
പേജുകളില്‍ പറയചെട്ട കാര്യങ്ങളെഷററി 
കൈലാസപതി, 


എഴുത്തില്ലാത്ത, 
അവശേഷിഷിക്കാത്ത, 
ശരിവത്തമ്പി 


ഒരു 


പറയുമ്പോഠം ഖണ്‌ഡിതമായി ഒന്നില്‍ പിടിച്ചു നില്ക്കാന്‍ പ്രയാസമാണ്‌. ഈ 
നീലകണ്‌ ഠശാസ്‌തി, 


അല്ലെങ്കില്‍ 
കാലഘട്ടത്തെഷററി 
തമിഴകത്തെ പഠിച്ച പല പണ്‌ഡിതന്‍ 
എന്‍. 
ച്ചിട്ടുണ്ട്‌. ധാരാളം അഭിവപ്രായവ്യത്യാസങ്ങളും ഒരേ കാര്യത്തില്‍ ഉണ്ട്‌. ഈ തലമുറ 
യിലെ ഗവേഷകരെ വിട്ടുകളഞ്ഞാല്‍ഷോലറും 


പി. എല്‍. ഗുപ”ത, ബി. കെ. താഷര്‍, വാനമാവല, ഐരാവതം മഹാദേവന്‍, നാഗസ്വാമി, 
മുതലായവര്‍ -_ വിവിധാഭിപ്രായങ്ങാം 


ശ്രദ്ധേയരായി 
മതദേദങ്ങളെ ഒട്ടും കണക്കിലെടുക്കാതെ, പലഷോഴും ഒരഭിപ്രായം 


സൂ്ബഹ്‌മണ്യന്‍, 
അനേകംപേരുണ്ട്‌ 
അവരില്‍ ചിലരുടെ ചില നിര്‍ദ്ദേശങ്ങളെ (ഗന്‌ഥത്തില്‍ സ്വീകരിച്ചിട്ടുമുണ്ട്‌. എന്നാല്‍ 


ന്നാണ്‌ 


പ്രകാശിഷി 
ഉറഷിച്ചുപറഞ്ഞറുകൊണ്ട്‌, ഇവര്‍ക്കെങ്ങിനെ മുന്നോട്ടുപോകാന്‍ കഴിയുന്നു എ; 
എന്‍െറ സംശയം. കൂടുതല്‍ ചര്‍ച്ചയിലേക്കോ അറിവിലേകക്കോ നയിക്കുടുന്നവിധത്തില്‍ 
മററു പഠനങ്ങളിലേയ്‌ക്ക്‌ വാതില്‍ തുറന്നിടുന്നതുമില്ല. 
ലു (പാചീനമായ മുല്ലത്തി, 


തോതില്‍ ആകൃതിവ്യത്യാസംവന്ന പദങ്ങളെ മദുഖവ 


പറഞ്ഞിരിക്കുന്നു 


സംശയലേശമെന്യേ 
സ്‌ഥലനാമങ്ങളുടെ കാര്യത്തില്‍ മുല്ലശ്‌ശേരി, മുല്ലഷള്ളി മദുതലായവയെല്ലാം 
ണയുടേയും മരുത, മരുതോങ്കര, മരുതോളി തുടങ്ങിയതെല്ലാം 
അവശിഷ്‌ടമായി 
എല്ലാം അങ്ങിനെ ആകണമെന്നില്ല. (പച്‌ഛന്നവേഷവ 


(്രുറം 56,57). 





ിദഗ"ദ“ധരാണ" പദഞങ്ങാം. വലിയ 


ിലയ്‌ക്കെടുത്തറുകൂടാ. 'പത്തിരി 
കേരളപഠനങ്ങള്‍ 1 
ക ക 





ഘാല എന്നാല്‍ “പത്തിരി കായ്‌ക്കുന്ന പാല' എന്ന്‌ കരുതാമോ? “പെരദുന്നെയ്‌തല്‍" 
കടല്‍ത്തീര്രപദേശമല്ല- “മാങ്കാവി'ല്‍ മാദവാ “മീന്‍ചന്ത'യില്‍ മീനോ കണ്ടുമുട്ടണ 
മെന്നില്ല. 


“തിണകളിലെ വിഭവോലപാദനം' എന്ന ഖണ്ഡത്തില്‍ ““പാലനിലത്തെ കൊള്ളയും 
കവര്‍ച്ചയും ഒരുവിധത്തില്‍ പറഞ്ഞാല്‍ ആ പണിയിലുാഷ്ചെട്ടവരുടെ വിഭവോല്‌പാ 
ദനംതന്നെ"" എന്നുപറഞ്ഞത്‌ അല്‌പം കൂടുതലായിഷോയി! (പുറം 58). എല്ലാം 
ഉല്‌പാദനമയമാക്കുവാനുള്ള ബദ്‌ധഷാടില്‍ കവര്‍ച്ചയും കൃഷിയും ഒന്നായി. രണ്ടു 
തലയും തിരിച്ചറിയാത്ത ഈ വൈരുദ്‌ധ്യവാദ്രദമം ഒരുതരം ഫണ്ടമെന്‍റലിസമാണ്‌. 
വണികച്ചാത്തുകളെ അകമ്പടിസേവിച്ചു രക്‌ഷിക്കുന്നവരെയല്ല പതിഞ്ഞിരുന്ന്‌ 
അമ്പെയ്‌തൂകൊല്ലുന്നവമെയാണ്‌ പാലഷാട്ടുകളില്‍ വീരന”മാരായി ചിത്രീകരിച്ചി 
ട്ടുള്ളത്‌. മാതമല്ല, ഈ (ര്ഗന്‌ഥത്തില്‍ പറയുന്ന വയനാട്ടിലെ നാട്ടുകല്ലുകളില്‍ 
ശൈലീകൃതമായി ചിത്രഷെടുത്തിയ വീരന്‌മാരുടെ പൊയ്‌ത്തും സ്വര്‍ഗ്‌ഗാരോ 
ഹണവും (പുറം 58) സംഘഷാട്ടുകളുടെ കാലത്തേക്കാഠം വളരെവൈകിയുള്ള ഒരു 
കാലത്തെ പ്രതി നിധീകരിക്കുന്നതായിട്ടാണ്‌ കണക്കാക്കേണ്ടത്‌. 


വിനിമയ രൂപങ്ങാം എന്ന ഖണ്‌ഡത്തില്‍ കച്ചവടം (൮80), മാററക്കച്ചവടം (൧316) 
തുടങ്ങി "“കേരളചരിതചര്‍ച്ചയില്‍ സാധാരണ ഉപയോഗിച്ചുകണ്ടിട്ടുള്ള'" “ഒഴുക്കന്‍ 
(പദയോഗ"*ങ്ങാംക്ടുപകരം ദാനം, കൈമാററം, പുനര്‍വിതരണം എന്നീ മൂന്നുരൂപങ്ങളെ 
സ്വീകരിച്ചിരിക്കുന്നു (പുറം 61). വാസ്‌തവത്തില്‍ കച്ചവടം, മാററക്കച്ചവടം 
എന്നീരപയോഗങ്ങളുടെ സ്‌ഥാനത്തല്ല ഈ സങ്കല്‌പം വരുന്നത്‌. പണംകൊടുത്താ 
യാലും കച്ചവടം നടക്കുന്നു. അതിന്നുപുറമെ അപ്രധാനമെന്ന്‌ തോന്നിയ ദാനങ്ങളുടെ 
സാമൂഹ്യരപയോജനമാണ്‌ പുനര്‍വിതരണസിദ്‌ധാന്തത്തിലൂടെ ചില പാശ്‌ചാത്യ 
സാമൂഹ്യശാസ്‌ര്രജു്‌ഞര്‍ (ശദ്‌ധേയമായി അവതഭിഷിച്ചിട്ടുള്ളത്‌. റോമിളാ താഷര്‍ 
ഇന്ത്യാചരിത്ര സന്ദര്‍ഭങ്ങളിലും വിജയകരമായി അതുപയോഗഷ്ഷെടുത്തി. ദാനത്തില്‍ 
പ്രത്യക്‌ഷമായി വിലഭമടിക്കലില്ല. എന്നാല്‍ സേവനം, കീരത്തനം എന്നീ രൂപങ്ങളില്‍ 
ദീര്‍ഘമായ ഒരുകാലയളവില്‍ വില ഇഈടാക്കഷെടുന്നുമുണ്ട്‌: ദാനവും പുനര്‍ 
വിതരണവും തമ്മില്‍ എ്തത്തോളം വ്യത്യാസമുണ്ട്‌? കൊള്ളടിച്ചുകൊണ്ടുവന്നതെല്ലാം 
സഹായിക്കും അനുയായികാംക്കും ഇടയില്‍ വിതരണം ചെയ്യുന്നൂ. ദാനമായി 
അതിനെ കണക്കാക്കുന്നു. വദാദ്യതയുടെ, ഒദാര്യത്തിന്‍െറ, ലക്ഷണമായി 
വാഴ്‌ത്തൂന്നു. യഥാര്‍ത്ഥത്തില്‍ അത്രത നിഷ്‌കളങ്കമായ, നിശ”ചിതമായ, ദാനമല്ല. 
തീര്‍ച്ചയായും പകരം സേവനം പ്രതീക്‌ ഷിക്കഷെടുന്നു. പക്‌ഷേ "'ക്രേന്ദീയ 
തയാണ്‌ പുനര്‍വിതരണത്തിന്‍െറ സവിശേഷത''യെന്ന്‌ ഇവര്‍ പറയുമ്പോഠം കാര്യം 
വ്യക്‌തമായോ? ഉണ്ടാട്ടും പെരുംചോററുസദ്യയുമാണ്‌ ഉദാഹരണങ്ങഠം. അവിടെയെല്ലാം 
ദാനംതന്നെയല്ലേ നടക്കുന്നത്‌? ചോറും ഇറച്ചിയും കള്ളും വിതരണം ചെയ്യഷെടുന്നു. 
കൊള്ളയടിച്ചു കൊണ്ടുവന്ന കന്നുകാലികളും സ്വര്‍ണ്ണാദരണങ്ങളും ഇക്കൂട്ടത്തില്‍ 
നല്‌കഷെടുന്നു. ക്രേന്ദീയതയും അനുഷ്‌ ഠാനപരതയും കൂടിച്ചേര്‍ന്നാലും ദാനം 
ദാനംതന്നെയല്ലേ? അതുകൊണ്ട്‌ പുനര്‍വിതരണത്തിന്‍െറ ഉപാധിയായി ദാനത്തെ 
കണക്കാക്കുന്നതല്ലേ ശരി? ദാനവും പുനര്‍വിതരണവും ഒന്നാണെന്നാണ്‌ തോന്നുന്നത്‌. 
അഷോഠാം രണ്ടു വിനിമയരദുപങ്ങളേയുള്ളൂ; കച്ചവടവും ദാനവും. ഓരോന്നിനും 
അവാന്തരവിഭാഗങ്ങളുണ്ട്‌*. കച്ചവടം പണംകൊടുത്തുള്ളതോ പകരമായി സാധനം 
കൊടുത്തുള്ളതോ ആകാം. അതുപോലെ ദാനം സാധാരണ ചെറിയതോതിലുള്ളതോ. 


ക്രേന്ദീയതയും അനുഷ്‌ഠാനപരതയറുംചേര്‍ന്ന്‌ ഒരാചാര കര്‍മ്മത്തിന്‍െറരുപത്തില്‍ 


വളര്‍ന്നതോ ആകാം. ഏതായാലും പുനര്‍വിതരണസങ്കല്‌പം സംഘകാലവ്യവഹാര 
ങ്ങളില്‍ പ്രയോഗിക്കുമ്പോഠം അവയ്‌ക്ക്‌ പുതിയ ഒരര്‍ത്ഥം കൈവരുന്നു. 
തും ക വാണിയര്‍ ന്റിപോളലെ പൂനര്‍വിതരണത്തിലൂടെ കൊള്ളക്കാരായ 





എന്‌ 








മറവരും സ്‌തുതിപാഠകരായ (ബാഹ്‌മണമും (എന്തൊരുചേര്‍ച്ച!) വിഭവങ്ങംക്ക്‌ 
അധീശരാവുന്നു; സമൂഹത്തില്‍ അസമത്വം വര്‍ദ്‌ധിക്കുന്നു; ഇടത്തട്ടുകാരുടെ 
പുതിയവര്‍ഗ്‌ഗങ്ങാം ഉണ്ടാകുന്നു; പണിക്കാരുടെ ദാരിദ്യം പെരുകുന്നു; സാമൂഹ്യ 
ബന്‌ധങ്ങളില്‍ പിരിമുറുക്കം ഏറുന്നു. കാല്രകമേണ സാമൂഹ്യവ്യവസ്‌ഥയില്‍ 


ഗുണപരമായ മാററങ്ങാം തിരിച്ചറിയത്തക്കവിധം സംഭവിക്കുന്നു. അങ്ങിനെ 
ഉല"പാദനച്രരകത്തില്‍ കുടുംബബന്‌ധങ്ങഠാക്കുപകരം (കരിളച്ചാര്‍ച്ച എഴന്നാരദു 
വാക്കാണ്‌ ഇവര്‍ സ്ൃഷ്‌ടിച്ചിരിക്കുന്നത്‌) വര്‍ഗ്‌ഗബന്‌ധങ്ങാം സ്‌ഥാനം 
പിടിക്കുന്നു. ഈ പ്രതിഭാസത്തെ സംഘകാലപശ്‌ചാത്തലത്തില്‍ സാഹിത്യ 


പരമായ തെളിവറുകാം ഉപയോഗിച്ചുകൊണ്ട്‌ വിവരിക്കുന്ന കൃതികാം ഒന്നും 
ഇതുവരെ മലയാളത്തില്‍ ഉണ്ടായിട്ടില്ല. ഈ വ്ൃതിയാനത്തിന്‍െറപേരില്‍, മററുപല 
കുററങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും, ഇരുമ്പുയുശത്തെക്കുുറിച്ചുള്ള ഈയദ്‌ധ്യായം 
അദിനന്ദനമ ൪ഹിക്കുന്നു. ഭകേരളദാഗം വേണ്ടരത വിശമദമായിട്ടില്ല. തമിഴകത്തെ 
സാമുഹ്യചരാിത്രത്തെഷററി ഇംഗ്ലീഷിലുള്ള മദൂലകൃതികളെ ധാരാളമായി ആ(ശയിച്ചി 
ട്ടുണ്ടെങ്കിലും അതിന്‍െറ സൂചനകാം ഒന്നുംകൊടുക്കാതെ സ്വയംഭൂവായ വ്യാഖ്യാനമെന്ന 
ഒരു പ്രതീതി സൃഷ്‌ടിക്കുന്ന സാങ്കേതികവിദ്യയും നന്നല്ല. 


ഇത്രയും എഴുതിയത്‌ ഒന്നാംപതിഷിനെ ആസ്‌പദമാക്കിയാണ്‌. ഇതിനിടയില്‍ 
രണ്ടാമത്തെ ഒരു പരിഷ്‌കരിച്ചചതിഷ്‌ ഇറങ്ങിയിട്ടുണ്ട്‌. അതറുവായിച്ചു നോക്കി 
താരതമ്യഷെടുത്തുവാന്‍ ഈ ലേഖകന്‍ (ശമിച്ചിട്ടില്ല. മേല്‍കാണിച്ച കുറവുകാം 
പുതിയപതിഷില്‍ നീക്കാന്‍കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാശിക്കാം. ഇല്ലെങ്കില്‍ ഇനിയുള്ള 
പതിഷറുകാം ആവുമ്പോ ഈ നിര്‍ദ്ദേശങ്ങഠം കണക്കിലെടൂത്തററുകൊണ്ട്‌ ആലോചി 
ക്കാമല്ലോ. കേരളചരി്രരചന, ചരി്താതീതഭകരളം, ഇരുമ്പൂയദുഗം, കാര്‍ഷിക 


വ്യവസ്‌ഥ (വികസനം), കാര്‍ഷികവ്യവസ്‌ഥ (പദുനര്‍വ്യാപനം) എന്നിങ്ങിനെ ആകെ 


അഞ്ച്‌ അദ്‌ ധ്യായങ്ങളാണുള്ളത്‌ . അതില്‍ ആദ്യത്തെ മൂന്നെണ്ണത്തെഷററി മാത 
മാണ" ഇവിടെ നിരൂപണം ചെയ്‌തിട്ടുള്ളത്‌. ഇനിയുള്ള രണ്ടദ്‌ധ്യായങ്ങളും അതി 
പ്രധാനമാണ്‌. അവയിലെ ഉള്ളടക്കത്തെഷററി കേരളത്തില്‍ത്തന്നെ വളരെയധികം 
ഗവേഷണപരി(ശമങ്ങാം നടന്നിട്ടുമുണ്ട്‌. ആ രണ്ടദ്‌ധ്യായങ്ങളെക്കുറിച്ചുള്ള പഠനം 
ഇനി മറെറാരവസരത്തിലേയ്‌ക്ക്‌ മാററിവെയ്‌ക്കാം. പുസ്‌തകത്തിന്‍െറ ചട്ടക്കൂടൊ 
രുക്കൂന്ന അദ്‌ധ്യായകല്‌പനയെക്കുറിച്ച്‌ രണ്ടുവാക്കുകൂടിഷറഞ്ഞ്‌ താല്‌ക്കാലിക 
മായി നിരൂപണം ഇവിടെ നിര്‍ത്താം. ചിലവര്‍ഷങ്ങാക്കൂമുന്‍പ്‌ അന്നത്തെ 
കേരള ഗസററിയര്‍ എഡിറററായിരുന്ന ഡോ, കെ. എന്‍. ഗണേശ്‌ കേരളചരിത്രത്തെ 
ഷററി ചര്‍ച്ചചെയ്യുവാന്‍ തിരുവനന്തപുരത്തുള്ള സെന്‍റര്‍ ഫോര്‍ ഡവലപ്‌മെന്‍റ്‌ 
സ്തഡ"സില്‍ ഒരു പണിഷദുര സംഘടിഷിക്കുകയുണ്ടായി. ഞാനും ഡോക്‌ടര്‍ 
കേശവന്‍ വെളുത്താട്ടും ഈ (ഗനഥകാരന്‌മാരറും ചേര്‍ന്നാണ്‌ അന്ന്‌ (പാചീനകേരള 
ചരിത്രത്തിന്‍െറ രൂപരമേഖയ്‌ക്ക്‌ രൂപംകൊടുത്തത്‌. ആ രമൂപരേഖ ഒട്ടും വ്യത്യാസ 
മില്ലാതെ (ഗന്ഥത്തില്‍ അനുവര്‍ത്തിച്ചിരിക്കുന്നു. അങ്ങിനെ ചെയ്യുമ്പോഴും 
അന്നത്തെ പണിഷുരയെഷററി ഒരു പരാമര്‍ശം ആമുഖത്തില്‍ പെടുത്താതിരദുന്ന 
തിന്‍െറ ഒരചിത്യം മനസ്സിലാക്കൂവാന്‍ (പയാസമായിരിക്കുുന്നു. 


(ടമ) 

















ഗാമീണ വംശവൃക*ഷത്തിനറെറ. 
ദൃശ്യങ്ങള്‍ 


വിഭയകുമാര മേണോന്‍ 


പ്ര്ക്വകായും സംസ്‌കാരവദും എന്ന സമന്വയ 
ത്തില്‍ ഓരോഷട്ടത്തിലും പുതിയ ദ്ൃശ്യങ്ങാം 
വരുന്നത്‌ സംസ്‌കൃതിയുടെ ചിഹ്‌നങ്ങളു 
മായി ബന്‌ധച്ചെട്ടുകൊണ്ടാണ്‌. സ്‌ഥൂലവും 
സമൂക്‌ഷ്‌മവുമെന്നപോലെ ഇത്‌ സമകാലീന 
തയും പാരാവൃത്തവും തമ്മിലുള്ള ബന“ധവു 
മാണ്‌. ഇതില്‍ ഗ്ൃഹാതുമത്വമെന്ന “ശ്ലീഷെ" 
ഉത്‌ഭവിക്കുന്നില്ല. ഓരോ പൌരാണിക 


' ബിംബവും ആ കാലത്തിന്‍െറ അവസ്ഥയുടെ 


ചിഹ്‌നമായി ഓരോനിമിഷവും മാറുന്ന 
കാരണമാകാം അത്‌ ആ അവസ്ഥയുടെ 
അനിഷേധ്യമായ അസ്‌തിത്വമായിത്തീരറു 
ന്നത്‌". ചിത്രകലയില്‍ അമൂര്‍ത്തതയും 
എക്‌സ്‌(്രഷനിസ്റ്റു രീതിയും എല്ലാം ഓരോ 
അവസ്ഥയുടെ ചിഹ”നങ്ങളാണ്‌. അതിനാല്‍ 
(പാദേശികതയുടേയും ദൂപ്രകൃതിയുടേയും 
കാലാവസ്‌ഥാന്തരീക്‌ഷത്തിന്‍േറയും നരവംശ 
ത്തിലെ ഓരോവര്‍ഗ”്‌ഗത്തിന്‍െറ ലക*ഷണങ്ങ 
ടേയും പുമരാവ്യത്തപദുനദനിര്‍മ്മിതികളു 
ടേയും ചിഹ്‌നങ്ങാംക്കു* (്രസക്‌തിയേറുന്നു. 
എല്ലാ മാദ്‌ധ്യമങ്ങളിലുമെന്നപോലെ ചിത്ര 
കലാമാദ്‌ധ്യമത്തിലും ഇതു(പകടമാണ". അമര്‍ 
ഷവും ഫര്‍ഷവറും ഒമേമട്ടിലനുദവിക്കുന്ന 
നാനാത്വം (1ധഥ1ടന) ഈ കാലഘട്ടത്തിന്‍െറ 
സ്വഭാവമാണ്‌. ഏക്രധറുവചിന്ത കാലഹരണ 
ഷഷെട്ടത്‌ കലയിലും ദൃശ്യമാണ്‌”. കെ.കെ. ശശി 
യൂടെ ചി്രങ്ങഠം പരിചിതകാഴ്‌ചകളുടെ 
(ദ്ദ ഡ്ടധദിട) ദൃശ്യയാഥാര്‍ത്‌ഥ്യങ്ങ 
(്ധിടധഥദ। ഭട) ഉായിത്തീരുന്നത്‌ പുരാ 
വൃത്തവും സമകാലീനതയും സമ്മേളിക്കുന്ന 
ബിന്ദുവിന്‍െറ ആവിഷ്‌കാരമാകുന്നതിനാ 
ലാണ്‌. പാരമ്പര്യബിംബങ്ങളും മറകളും 
സിംബലറുകളും അറിവ്‌, അന്തര്‍ജ്‌ഞാനം എന്ന 
രണ്ടവസ്‌ഥകളെ സംയോജിഷിക്കൂന്നുണ്ട്‌, 
ശശിയുടെ ചിത്രങ്ങളില്‍. ഭാരതീയ കലാപാര 
മ്പര്യം മിക്കവാറും സ്‌മൃതിബിംബങ്ങളുടേയും 
നടന !നദറുടട) മനോചിത്രങ്ങളുടേയും 
(നടന 04065) മേഖലകളിലാണ്‌. ദര്‍ശനാ 











.തമകലോകത്തിന്‍െറ പ്രതിബീംബങ്ങാം അതിനാല്‍ ഒരേസമയം നശ്വരവും അനശ്വര 
“വുമായിത്തീരുന്നു. കെ. കെ. ശശിയുടെ ചി്രങ്ങളില്‍ പുരാവൃത്തങ്ങളും അതിലെ 
ബിംബങ്ങളും വര്‍ത്തമാനകാല്രപസക്‌തിയും നേടുന്നു. 


വൃക്‌ഷം-ഒരു പുരാവൃത്തബിംബം 


ഭാരതീയദര്‍ശനങ്ങളിലും ദൃശ്യകലകുളിലും മുഖ്യമായ ഒരു വിധ്ഗഹ (10൬) 
മാണ്‌ സസ്യം. ബുദ്‌ധകലയില്‍ ഹീനായാനകാലത്ത്‌ ബൂുദ്‌ധന്‍െറ രദൂപം വൃക്ഷ 
മാണ്‌. ദര്‍ശനങ്ങളില്‍ ഉര്‍ദ്‌ധ്വമൂല അശ്വരുഥം മുതല്‍ പുല്‍ക്കൊടിവരെയുള്ള 
രൂപവ്യത്യാസം ജൈവതേജസ്സിന്‍െറ ശ്രേണിയാണ്‌. ദര്‍ശനങ്ങളുടെ ദേശീയഭാഷ്യങ്ങ 
ളിലും സസ്യം അമൃതവും വിഷവും ദേവതയും യക്‌ഷിയും കുടികൊള്ളുന്ന ജനി- 
മൃതി-പുനര്‍ജു്‌ ജനി, നശ്വര-അനശ്വര, രതി-വിരതിദാവങ്ങളുടെ സമന്വയ രൂപമാണ്‌ 
വൃക്‌ഷബിംബം ദര്‍ശനങ്ങളിലും അനുഷ്‌ ഠാനങ്ങളിലും കലയിലും മനുഷ്യചിന്തയുടെ 
ഉത"ഭവം മുതല്‍ നിലകൊള്ളുന്ന പ്രാഗ്‌ രൂപമാണ്‌. വടവ്യക്‌ഷത്തിന്‍െറ മഹാരദൂപം 
സ്‌ഥൂല്ര്പരപഞ്ചാകാരവടും “അനേകകാലം നിലകൊള്ളുന്ന നശ്വരത '"യുമാകുമ്പോഠം 
ആ ജനിതദാവം ഉഠംക്കൊള്ളദുന്ന അതിന്‍െറ ബീജം അനശ്വര സൂക്‌ഷ്‌മകണിക 
യായി പ്രപഞ്ചോത്‌പത്തിവിചാരം പേറുന്നു. ധ്യാനചിന്തയുടെ ബീജത്തിലൂടെ 
പുനര്‍ജ്‌ ജനിക്കുന്ന കലപനാബിംബം എന്ന്‌ കവിയും ചിര്രകാരനുമായ വില്യം 
ബ്ലേക്ക്‌ പറയുന്ന ജൌൈവതേജുസ്സാര്‍ന്ന വ്യക്ഷം ശശിയുടെ ചിതങ്ങളില്‍ പുരാവൃത്ത 
ചിഹ്‌നമായി പലഷോഴും (പത്യക്‌ഷചെടന്നു. നിരവധി ശാഖകളും ഇലകളുമുള്ള 
വ്ൃയക്‌ഷരൂപത്തെ അനേകദാവം(പകടിഷിക്കുന്ന ഏകസത്തയടുടെ ആകൃതിയായി 
അമേരിക്കന്‍ വിഷനറികാം (൧നണടറികേ /ടിഠഥദ0ിടട) എന്ന ദാര്‍ശനിക കലാകാരന്‌മാര്‍ 
ആധുനികകാലത്ത്‌ ചി്രകലയില്‍ പറുനഃസ്ൃഷ്‌ ടിച്ചു. സാലഭഞ്‌ജികയും മാത്യ 
ഭാവവും ഉര്‍വ്വരതയുമായി ഈ വ്ൃക്‌ഷദര്‍ശനം സിന”ധുനാഗരികസിലൂകാം ട്രഭദട) 
മുതല്‍ ആധുനികകാലംവരെയുള്ള കലകളില്‍ വിവിധരൂപങ്ങളില്‍ ദൃശ്യവത്‌ക്കരിക്ക 
ക്കഷ്പെട്ടിട്ടുണ്ട്‌. ആധുനിക ചിര്രകാരനായ മോണ്‍്ദ്രിയാന്‍ ഈ പാരസ്‌ തൃദര്‍ശനം 
ഉയംക്കൊണ്ട്‌ അത്‌ അമൂര്‍ത്തകലയിലേക്കാവാഹിച്ചഷോഠം ചിതകലയുടെ ഏററവും 
(്രാഥമികദാഷയിലൂടെയാണതുസ്ൃഷ്‌ടിച്ചത്‌. ദാതികതയുടെ തിരശ്‌ചീനതയില്‍ 
(൫൦ന്മാന്ദ ദാറിട) സര്‍ഗ”ഗത്തിന്‍െറ ലംബാകൃതി (൮൭8 168൮0൬) യാണ്‌ മോണ്‍ 
ട്രിയാന്‍െറ വൃക്ഷം. ചെ. കെ. ശശിയുടെ മിക്കവാറും ചിത്രങ്ങ ളില്‍ 
വ്യക്‌ഷം എന്ന പ്രാഗ്‌ രൂപം സമകാലീനശിഖരങ്ങാം നേടുന്നു. 


“സമ്രഗം" എന്ന ചി്രത്തില്‍ കെ. കെ. ശശിയുടെ വ്യക്ഷം പല ശാഖകളുള്ള 
ഒരു ബലൂണ്‍സ്സാന്‍റാണ്‌. ഉത്‌സവഷറമ്പിലെ ആലിന്‍ചുവട്ടില്‍ കച്ചവടസംസ്‌കാര 
ത്തിന്‍െറ നിസധ്സാരചിഹ്‌ന (061 510൩) മായി ഓരോ ഇലയും ശാഖയും മാറുന്നു. 
പക്‌ഷിയായി പരിണമിച്ച ഇലയും വില്‌പ നയ്‌ക്കായി തൂക്കിയിട്ട കോമാളിമുഖവും 
പുഷ്‌പിത കളിഷാട്ടങ്ങളും പേടിച്ചുനില്‌ക്കുന്ന പ്ലാസ്റ്റിക്‌ പാവയും കൂട്ടികഠംക്ക്‌ 
കളിക്കാനായി വാത്‌സല്യത്തോടെ വാങ്ങിക്കൊടുക്കാവുന്ന തോക്കും പാററന്‍ ടാങ്കും 
വ്യക്‌ ഷത്തില്‍ നിക്കുന്നു. ആധുനിക കച്ചവടക്കാരനായ കുഴലൂത്തുകാരന്‍ 
(വിദ 01060) പീഷിവിളിച്ച്‌ ബാല്യങ്ങളെ ആകര്‍ഷിച്ച്‌ വ്ൃക്‌ഷത്തിന്‍െറ സ്‌ഥലം 
(ട്രാദഠേ ധ്‌ 10൭ 196) കാശാക്കിമാററാന്‍ വെമ്പല്‍ കൊള്ളുമ്പോഠം അതിലാകര്‍ഷിക്കു 
ഷവെട്ട ബാലന്‍ മലയാളവസ്‌ രതം ധരിച്ച മാതാവിനെ വാശിയോടെ പിടിച്ച്‌ വ്യമ്ഷ 
ച്ചുവട്ടിലേയ്‌ക്ക്‌ കൊണ്ടുവരുന്നു. നമ്മെ തൂറിച്ചുനോക്കുന്ന, തോക്കുപിടിച്ച, ബാലന്‍. 
അമ്മയുടെ മുന്നില്‍ പ്രകൃതി തടമ്സുംസ്ൃഷ്‌ടിക്കുുന്നപോലെ ഉത്‌സവഷറമ്പിലെ 
നിഡ്സാരചെടികളും വള്ളികളും, കളിവണ്ടിയൂന്തുന്ന ബാലന്‍, വെളുഷുചായംകൊണ്ട്‌ 


മ, & ! കേരളപഠനങ്ങള്‍ ॥ ല്‍ 





തം 


ചി(്രകാരന്‍ മുഖമില്ലാതാക്കിയ ബാലിക, പോത്തിന്‍മുതുകിലിരിക്കുന്നകൂട്ടി, ദീപ 
മമേന്തിയ പറക്കുംകുഞ്ഞ്‌, ആകാശത്തെ ച്രന്ദ-മേഘങ്ങാം എന്നിങ്ങനെ അനവധി 
നാടനുത്‌സവദ്യശ്യങ്ങാം നിരക്കുന്നതാണ്‌ ഈ ചിത്രം. ഉത്‌സവഷറമ്പില്‍ ബാല 
കരതുകം ഉണര്‍ത്താനുതകുംവിധമുള്ള വര്‍ണ്ണങ്ങഠം തീക്‌ഷ”്‌ണ പച്ചയിലും നീലയിലും 
വയലററിലും ചുവഷിലും ശശിയൊരുക്കുുന്നുണ്ട്‌, 'സമ്ര്ഗ"ത്തില്‍. 


ശശിയുടെ ചിത്രത്തില്‍ ഓമോവൃക്‌ഷവും സംസാരിക്കുന്നസസ്യമാണ്‌. 
"നചികേതസ്സ്‌" എന്നചിത്രത്തില്‍ വൃക്ഷം മറെറാരുരൂപത്തില്‍ (പത്യക്‌ഷപചെടുന്നു. 
അടങ്ങാത്ത ജു“ഞാനദാഹിയായബാലന്‍ ആധുനികവസ്‌(തങ്ങളണിഞ്ഞ പുുരാവ്യത്ത 
കഥാപാ്രം നചികേതസ്സിന്‍െറ രൂപമാകാം. ചിത്രകാരന്‍ മുഖമില്ലാതാക്കിയ യമന്‍ 
ബാലനെ പ്രീണിഷിച്ചകററാന്‍ തന്‍െറപിന്നിലെ കല്‌പതരദു ചൂണ്ടിക്കാട്ടുന്നു. 
*സമ്ര്ഗ'ത്തില്‍ ആധദുനികസംസ്‌കാര ചിഹ”നങ്ങഠം തൂക്കിയിട്ട വ്യക്‌ ഷമാണെങ്കില്‍ 
“നചികേതസ്സി'ലേത്‌ (പലോദനവ്യക്‌ഷമായി കല്‌പതരു സ്‌മൃതികളുണര്‍ത്തുന്നു. 
ഭാരതീയകലാകാരന"മാര്‍ക്ക _ കേരളഭിത്തിചി്രകാരന്‌മാര്‍ക്കും - കല്‌പതരു ഒരു 
ഇഷ്‌ടരൂപമാണ്‌., വടിവൊത്ത വിഗ്രഹരൂപമുള്ള (1ഠേലിഠ 0൦൩) യമന്‍െറ കറുത്ത 
വസ്‌(തംതിന്നുന്നപോത്ത്‌ ഒരു ഐറണിയായിമാറുന്നു. പശ്‌ചാത്തലത്തില്‍ 
ഉടുകുന്നവരും വെള്ളംകോരുന്നവരും എല്ലാം അടങ്ങുന്ന തനികേരളീയ്രഗാമവറും. 
കേരളഭിത്തിചി്തത്തിലെ പ്രശസ്‌തമായ രമേഖീയതയും കടും ചായവും ശശിയുടെ 
കൃതികളിലുണ്ട്‌. “നചികേതഷ്സി'ല്‍ യമന്‍ പഠരാണികതയുടെ വി്ഗഹരമൂപത്തിന്‍െറ 
പരിധിരേഖകളില്‍ (1ഠോലിം 000075) അവതരിക്കുഭമ്പോഠം ശാഥ്യക്കാരനായ ജഞാന 
ദാഹി ബാലന്‍ പറുമാവ്യത്തത്തിന്‍െറ കണ്ണിയായി, എന്നാല്‍ തീക്‌ഷ്‌ണ വര്‍ണ്ണഷകിട്ടുള്ള 
ന വീനഫാഷന്‍കറുഷായമണിഞ്ഞവനാണ്‌. 


തന്നില്‍ത്തന്നെ അലിഞ്ഞുഭചരുന്ന ബാലന്‍ ശശിയുടെ ചിത്രങ്ങളില്‍ക്കാണറുന്ന 
മറെറാരു ബിംബമാണ്‌. “ഗന്‌ധര്‍വ്വനും ബാലനും" എന്നചിത്രത്തില്‍ ഗാനത്തിന്‍െറ 
ലഹരിയില്‍ തന്നിലെ “ഞാന്‍ അലിഞ്ഞില്ലാതെയാകുറുമ്പോഴുള്ള ബാലഭാവമായ 
ഗന്‌ധര്‍വ്വന്‍ ഭാരരഹിതനായിത്തീരുന്നു. ബാലന്‍ കണ്ണുതുറന്ന്‌ വിരല്‍ത്തുമ്പുകൊണ്ട്‌ 
( ഗാമഫോണിന്‍െറ ചട്ടത്തില്‍ താളംമൂട്ടുന്നപോലെ നിലകൊള്ളുമ്പോം അവന്‍െറ 
അന്തഃചക്‌ഷുസ്സ്‌ വലിയ കോളാമ്പിഷുപോലുകള്ള (്രാമഫോണിന്നരികില്‍ കിടക്കുന്ന 
പൂച്ചയുടെ കണ്ണുകളിലൂടെ അര്‍ദ്‌ധനിമീലിതമാകുന്നു. പുറംകണ്ജ്‌ അകക്കണ്ണി 
ലേക്കു നീളുടമ്പോഠം വന്നുചേരുന്ന സര്‍വ്വചമാചര അദദ്വേതഭാവം വൃക്ഷവും 
മനഷ്യനമുമെന്നപോലെ മൃഗവും ഗന"ധര്‍വ്വനും മനുഷ്യനും തമ്മിലും അനുഭവി 
ക്കാറാകും. ഉള്ളടക്ക (001901) ത്തിലെ ഏകദാവം ബാലന്‍-പൂച്ച-.ഗന്‌ധര്‍വ്വന്‍ എന്ന 
ത്രിതല മനഃപ്രതല (10൫ 9 നദ്ദ 1809) ത്തിലാണ്‌.ബാലന്‍ നില്‌ക്കുന്നമുറി 
അകം-പുറം [00ഠ0ഠ/-ഠധ1ഠഠ00॥) എന്ന സ്‌ഥലവിദജനം (ട്രാദ1ദ। ഠിനദധദനിഠറ) ഇല്ലാതെ 
ഈ എകഭാവം ദ്ൃശ്യവത്‌ക്ക രിക്കുന്നു.(ഗാമഫോണിന്‍െറ ചട്ടത്തില്‍ ഭാരതീയ അലങ്കാര 
മുഗ്ര (ഠ600/81ഗ6 ന) യായ വ്യാളീമുഖവും പച്ചനിറമുള്ള ഗന്‌ധര്‍വ്വന്‍െറ കോടി 
നിറമുള്ള വസ്‌(തവും കൂട്ടിയുടെ (ഗാമീണ സമകാലീനവേഷമായ നിക്കറും കാല 
രഹിതമായ സ്വപ്‌ന-യാഥാര്‍ത്‌ഥ്യബിംബങ്ങളടങ്ങുന്ന സംസ്‌കൃതിയുടെ രൂപ. 
വര്‍ണ്ണ ചിഹ്‌നങ്ങളാണ്‌. 


രഗാമീണ കാഴ“ചവട്ടം 


കെ. കെ. ശശിയുടെ ചിത്രങ്ങളിലെ കാഴ്‌ചവട്ടം (രദദ്ധാഭഥേഴട) (ഗാമീണമാണ്‌ 
നാഗരികമല്ല. (പകൃതിയുടെ സാന്നിദധ്യമല്ല, പ്രകൃതിയുടെ ഏല്ലാ രൂപങ്ങളും 


ക്രേളപഠനങ്ങള്‍ | പ ല്‍. 67 


& ചം ക ലി ണ്‌ 


1 4 


റം 





വര്‍ണ്ണങ്ങളുമാണ്‌. മനുഷ്യാകൃതീ (ഗാമീണരുടെ ശരീര[പകൃതിയാണ്‌., ഓരോ 
മനുഷ്യമൂപവും വടിവൊത്ത വിഗ്രഹങ്ങാംപോലെയറും. ഈ വിരഗഹരൂപങ്ങളുടെ 
തദദദേശിക ശരീരഘടന (൧൫910൬ 0 0൦ ഉനാഗിഘ്ദ।ട) ഓരാ തൊഴിലിലേര്‍ചെട്ടവരുടെ 
ജീവിതചര്യയെഷോലറും ദൃശ്യവത്‌ക്കരിക്കറുന്നുണ്ട്‌. എണ്ണച്ചായചീരതങ്ങളേക്കാഠം ഈ 
മികവു ലഭിക്കുന്നതു ശശിയുടെ (്രാഫിീക്‌ ചിതങ്ങളിലാണ്‌. പനന്നൊങ്കുവില്‌ പന 
ക്കാരന്‍റ ശരീരസയഷ്‌ഠവം, മുക്കുവരുടെ പേശീദ്യഡത, ശ്രാവിഡന്‍െറ ശരീരഘടന, 
സ്‌ത്രീരൂപങ്ങളുടെ വര്‍ത്തുളത എന്നിവ ഗ്രാമ-നഗരാതിര്‍ത്തിയില്‍ നിലകൊള്ളുന്ന, 
നാഗരീികതയേശാത്ത (ഗാമീണരുടെയാണ്‌. നവ്യസംസ്‌കാരത്തിന്‍െറ പൊള്ളലേററ 
മത"സ്ൃകന്യകയും (ഗാമീണരീതിയില്‍ പിന്നിയിട്ട തലമുടി പരറഷിച്ചുകൊണ്ട്‌* 
നാടന്‍ന്യയത്തമായ വട്ടഷാലംചുററുന്ന ബാലികമാരും, കുളികഴിഞ്ഞ്‌ (രഗാമീണ 
സ്‌ധ്രീകഠംമാത്രംചെയ്യുന്ന നെറുകയിലെ തലമുടിക്കെട്ടുള്ള സ്‌രതീയും (൫1880 ൧൭൩൨ 
9൯൦ എന്ന്രപിന്‍റ്‌) എല്ലാം തദ്ദേശീയതയുടെ ദൃശ്യശുദ്‌ധീ (ധന 01 നട ദസ 
൦! യം 1൦0416) യാണ". ഇക്കൂട്ടത്തില്‍ ശ്രദ്‌ധേയമാണ്‌ (രഗാഫീക്‌ മാദ്‌ധ്യമങ്ങളില്‍ 
കെ. കെ. ശശി ചെയ്‌തിട്ടുള്ള "ജനനി" പരമ്പര. ര്രദദാവംകൊണ്ട്‌ കലിതുള്ളുന്ന 
പോലെയും മോഡിഗ്ഗാനിയുടെ സ്‌(തീരദൂപങ്ങഠം പോലെ നീണ്ടുകൂര്‍ത്ത നിര്‍വ്വികാരത 
പോലെയും രേഖകളിലും ടോണുകളിലും ശശി വിവിധ ജനനിദാവങ്ങഠം സൃഷ്‌ടി 
ക്കുന്നു. (ഗാമത്തിലെ കേവലരദൂപങ്ങളാധാണ” ശശിയുടെ ഓരോ ഗ്രാഫിക്‌ പ്രിന്‍റും 
നിലകൊള്ളുന്നത്‌. “എന്‍െറ (ഗാമം' എന്ന പ്രിന്‍റ്‌ ഈ കേവലരുപങ്ങളുടെ സമ്രഗത 
യാണ്‌. വ്യക്‌ഷപൂജനടത്തുന്ന സ്‌ര്തീയമും ദേവതയെ പേറുന്ന വ്ൃക"ഷവും ഗഗന 
ചാരികളായ ഗന്‌ധര്‍വ്വനും മയിലും എല്ലാം ഉഠംക്കൊള്ളദുന്ന “എന്‍െറ (്രാമം' അജന്ത 
യിലെ എതാനും ചിത്രങ്ങളിലെ ചില മോട്ടീഫുകാം ഓര്‍മ്മിഷിക്കും. വൃക്ഷം 
അജുന്താചിത്രങ്ങളില്‍ പാര്‍ഷിടം എന്ന സമ്രഗസങ്കല്‌പം ഉയംക്കൊള്ളറുന്നതാണ്‌ം 
ഭീമാകാരവ്യക്‌ഷത്തിലെ അണുവലിഷമുള്ള ഉറുമ്പുകളും വിക്ൃതികാട്ടി വ്ൃക്‌ഷ 
ത്തിനു പരിക്കേല്‌പിക്കുന്ന കുരങ്ങുകളും എല്ലാം ശ്രദ്‌ധയോടെ സ്ൃഷ്‌ടിക്കഷെ 
ട്ടിട്ടുണ്ട്‌, അജു“ഞയില്‍. “എന്‍െറ (ഗ്രാമ'ത്തില്‍ ആവിധത്തിലുള്ള സൂക്‌ഷ്‌മ 
നിരീിക“ഷണം കടല്‍ജീവികളെ വര്‍യ്‌ക്കുന്നതിലാണ്‌ ശശി കാണിച്ചിട്ടുള്ളത്‌. 
തനന്‍െറയ്രത വലിഷമുള്ള മത്‌സ്യത്തെ പൂണര്‍ന്ന്‌ രതിഭാവം (്രകടിഷിക്കുന്ന രഗാമീണ 
സ്രതീക്കൊഷം (പാധാന്യം ആമകാംക്കുംചെറുമത്‌സ്യങ്ങാംക്കുമുണ്ട്‌. കഴൂതഷുറത്തെ 
ദമ്പതിസവാരിയും വ്ൃക്‌ഷപൂജനടത്തദൂന്ന സ്‌ര്രീ - പുരുഷന്‌ മാരും വഞ്ചിതുഴ 
യൂന്നവരും കല്ലൂടയ്‌ക്കുന്നവളും ഭൂമിയില്‍ കിടന്ന്‌ ചിന്തിക്കുന്നവനും എല്ലാം (ഗാമ 
ത്തിന്‍െറ തിരശ്‌ ചീന കാഴ്‌ചവട്ടത്തില്‍ [ഫിമാവ! ഉഭയ] പെടുന്നവരാണ്‌. 


“എന്‍െറ ര്രാമ'ത്തിന്‍െറ രൂപശില്‌പം 


ചീനയും ഭാരതവും ഉഠാക്കൊള്ളടുന്ന പ്രരസ്‌തൃദേശത്തെ ചിത്രഭാഷയില്‍ ജലം, 
ഭൂമി. ആകാശം എന്നീ മൂന്നൂതലങ്ങളടങ്ങിയതാണ്‌ ജിവിതം. ഒന്നിനുമുകളില്‍ 
മറെറാന്ന്‌ എന്ന നിലയ്‌ക്ക്‌ ഇത്‌ (്രിതല ചിത്രസ്‌ഥല സംവിധാനമായി [൧86 0190 
൧1900 ഠോന്ഥഠഃ120൮] മിക്കവാറും എല്ലാ കിഴക്കന്‍ രാജ്യങ്ങളിലും ആദ്യകാലം മുതല്‍ 
ഉപയോഗിച്ചിട്ടുണ്ട്‌. ഭാരതത്തിലെ ഭിത്തിചിത്രങ്ങളിലും പേഴ്‌സ്യന്‍ ദൃശ്യപാരമ്പമ്യവും 
കൂടിയുള്ള മുഗം മിനിയേച്ചറിലും തദ്ദേശീയ രാജസ്‌ഥാനി-പഹാഡി ശൈലികളിലും 
ഈ സംവിധാനമുണ്ട്‌. കെ കെ. ശശിയുടെ “എന്‍െറ ഗ്രാമ'ത്തില്‍ഈ ദൃശ്യപാരമ്പര്യം 
കാണാം. ഈ ദീര്‍ഘ പ്രിന്‍റില്‍ താഴെ ഭാരതീയമട്ടില്‍ ശൈലീവത്‌ക്കരിച്ച രേഖാരദുപ 
ങ്ങളില്‍, ജലവും അതിലെ വിശദാംശങ്ങളും, അതിനുമുകളില്‍ (ഗാമവദുംമുന്നാമത്തെ 
നിലയായി ആകാശവും ശശി ഒരുക്കുന്നു. ആകാശം ചുരുണ്ടുരുണ്ടു 
നീങ്ങുന്ന മേഘങ്ങളും ച്രന്ദക്കലയും സ്വപ്‌നയാനംനടത്തദുന്ന ഗന്‌ധര്‍ല്ലനദുമൊക്കെ 
ക ി '  ക്രേളപഠനങ്ങള്‍ | 
ക ച: കം 1 ര്‌ 





യുള്ള ഭാരതീയക്ലാസിക്‌സങ്കലപത്തിലെ പല സങ്കേതങ്ങളുടങ്ങിയതാണ്‌. ഭൂതലത്തിലെ 
മനുഷ്യര്‍ക്ക്‌ ഭാരതീയക്ലാസിക്‌ശരീരഘടനയുടെ ഖരത്വ [ദഠ!/0111] വും അതില്‍ 
നിന്നു നിര്‍ദ്‌ധാരണം ചെയ്‌തെടുത്ത രേഖകളിലൂടെ വ്യാപ്‌ത (ഥവധനട)വും ലഭിക്കു 
ന്നുണ്ട്‌. നിരന്നുനീങ്ങുന്ന ഗ്രാമീണസംഭവങ്ങഠം ഭിത്തിചിത്രത്തിലെന്നപോലെ ദൃശ്യ 
ഘട്ടങ്ങഠം ആഖ്യാനംചെയ്യുമ്പോഠം രൂപങ്ങാം ഭിത്തിചിത്ര-മിനിയേച്ചര്‍ ശൈലിയട 
ങ്ങിയ ക്ലാസിക്‌ പാരമ്പര്യത്തെ ഉഠാംക്കൊള്ളുന്നുണ്ട്‌. 


തദ്ദേശീയതയും കണ്ണിമുറിയാത്ത പാരമ്പര്യവും പുരാവൃത്തവും വര്‍ത്തമാനകാല 
(പസക്‌തിയും പാരമ്പര്യവര്‍ണ്ണ-രേഖാസിദ*ധാന്തങ്ങളും നവ്യസംസ്‌കാരമേല”പിക്കുന്ന 
ആഘാതവദും അതിനോടുള്ള ദര്‍ശനാത്‌മക്രപതികരണവും കെ.കെ. ശശിയുടെ 
ചിത്രമെഴറുത്തില്‍ തെളിയുന്നു. ൫ 





70 





പി. എസ്‌. രാജന്‍െറ 
ശില്‌പങ്ങള്‍ 


കെ, ജി, ശക്കരച്ചിക്ക 


രാജം൯൦ കര്‍മ്മം ശില്‌പമാണ്‌, ശില്‌പ 
വിദ്യാലയങ്ങളില്‍ പഠിച്ചില്ല. വിശ്രുതമായ 
ശില്‌പോദ്യാനങ്ങാം സന്ദര്‍ശിച്ചില്ല (ഗന്‌ഥ 
അം താണ്ടിയില്ല. രാജന്‍റെറ വഴി അതി 
നൊന്നും സമ്മതിച്ചില്ല. ഉപജീവനത്തിന്നായി 
ഓഭമോ ചെറുതൊഴില്‍ ചെയ്യുന്നതിനിടെ, കാലം 
സ്വന്തമാവുന്നതായിത്തോന്നിയ (ഫസ്വമായ 
സ്വച്‌ഛന്ദതകളില്‍ നിലത്ത്‌ തന്നെത്തന്നെ 
നോക്കിക്കിടക്കുന്നെന്ന്‌ കുണ്ട പാഴ്‌മരത്തു 
ണ്ടുകളില്‍ ഉഠാംക്കരുത്തിന്‍െറ മൂര്‍ച്ചകൊണ്ട്‌* 
ഓരോ രൂപം കൊത്തിയിട്ടു. അഷ്റുറത്ത്‌ 
മോട്ടോര്‍ പ്രവര്‍ത്തിക്കുന്ന. അണക്കെട്ടിന്‍െറ 
പണി ഉയരുന്നു. ഇഷുറത്ത്‌ പേരില്ലാത്ത മര 
ഒൂപങ്ങാം ജനിക്കുന്നു. ശില്‌പങ്ങളെന്ന്‌ 
വിളിച്ചില്ല. എങ്കിലും ഇടവേളകളിലെ സാധന 
മുടങ്ങിയില്ല. പിന്നെ. സ്വന്തം സിദ്ധിയെ 
ക്കുറിച്ചോ സൃഷ ടരിഖക്കദുറിച്ചോ 
എന്തെങ്കിലും (പാധാന്യബോധം രാജനില്‍ 
ഉണര്‍ത്താന്‍കഴിയുന്ന കൂട്ടുകാരുണ്ടായി. 
കാലത്തേയും, കലയേയുംപററി ഉള്ളൂണര്‍ 
ത്തുന്ന വര്‍ത്തമാനങ്ങളുണ്ടായി. ശില്‌പകല 
യിലേയ്‌ക്കുള്ള മാജനന്‍െറ വഴി ഇതായിരുന്നു. 


ശില്‌പരചനയ"ക്ക്‌ രാജന്‍ അധികവും ഉപ 
ഭയോഗിക്കുന്നത്‌ പലതരം മരക്കുററികളാണ്‌, 
പ്രത്യക്ഷത്തില്‍ ഉപയോഗശൂന്യമായ പല 
തരം പാഴ്‌വസ്‌തുക്കാം. മുഴകളും പോടു 
കളുംനിറഞ്ഞ ഒരു മരത്തുണ്ടില്‍ പരുഷ 
വിരൂപമായ യുഗഷൊരുളിന്‍െറ ശില്‌പഭാഷ 
രാജന്‌ വേഗം തെളിഞ്ഞുകിട്ടുന്നു. 


മനുഷ്യരൂപങ്ങാംക്ക്‌ രാജന്‍ പൂര്‍ണ്ണ 
ശരീരംനല്‌കറുന്ന ശില്‌പങ്ങാം കുറവാണ്‌. 
വികലാംഗത്വമോ വൈരൂപ്യമോ കാലത്തിന്‍െറ 
രൂക്‌ഷചിഹനങ്ങളായി ചാര്‍ത്തടെട്ടിട്ടുള്ള 
രൂപങ്ങളാണ്‌ ഏറെയും. സത്യം വിരൂപമായി 
രിക്കുന്ന ദര്‍ശനം. സൌന്ദര്യവും ഗാംഭീര്യവും 
പ്രരദ്ജീയും അല്ല, ലാളിത്യവും ശക്‌തിയും 
ഗോരതഷഴമയും ആണ്‌ രാജന്‍െറ മൂപാദര്‍ശം. 
പീഡിതന്‍െറ സത്തയാണ്‌ ഈ ശില'”പങ്ങ 
ളുടെ രാഷ്‌(രടീയജീവന്‍. 


ക്രേളപഠനങ്ങള്‍ | 





പഞ്ച്രേന്ദിയനഗരമായ ശിരസ്സാണ്‌ 
രാജന്‍െറ ശിലപങ്ങളിലെ ക്രേന്ദരൂപം. 
യക്‌ഷിക്കാവുകളിലുംമാടന്‍നടകളിലറ്ദം 
നമ്മുടെ പുരാതനര്‍ വച്ചറുപേഠയ 
രക്‌ഷാമൂര്‍ത്തികളുടെ ഓര്‍മ്മയുണര്‍ 
ത്തുന്ന ആഴമേറിയ ശിരസ്സുകാം. വേരു 
കഠം കിരീടങ്ങളാക്ക യ പിത്യസ്വരൂപ 
ങ്ങഠം (ശൈവ-വൈഷ്‌ണവ ക്‌ഷ്രേത 
ശില്‌പങ്ങളുമായ ച്ചേര്‍ത്ത” ഇവയെ നാം 
ഓര്‍ക്കാറില്ല). നമ്മിലെല്ലാം വിസ്‌മ്ൃത 
രായി വസിച്ചുപോരുന്ന ആദിപിതാക്ക 
ഉദുടെ വ്യാകുലമുഖങ്ങാം, ആ മറുഖങ്ങ 
ളിലെ ഉഴവുചാലദുകളും വാഠഷാടു 
കളും. ആധുനികകാലത്തെ പീഡിത 
മനുഷ്യത്വത്തിന്‍െറ യാഥാര്‍ത്‌ഥ്യംപീഡാ 
നൂഭദവത്തിന്‍െറ ആദിരൂപസ്‌മരണകളി 
ലൂടെ ആവിഷ്‌ കരിക്കൂന്നതാണ്‌ 
രാജന്‍െറ ഭീതി. ചരിയതത്തിന്‍െറ ആഴ 
ത്തിലെ വേദനയുടെ നദി ഈ ശില്‌പ 
ങ്ങളിലൂടെ ഒഴുകുന്നു. നോവും ഭയവും 
പീഡാനുഭവങ്ങളും നിറഞ്ഞ അടിമ 
വര്‍ഗ്‌ഗചരിത്രത്തിലേയ്‌ ഒട്‌" ഈ മൂപ 
അം നമ്മെ ക്ഷണിക്കുന്നു. ഭാവങ്ങളും 
ഭാഷകളും പോയിമറഞ്ഞ ഒരു മൂകസാ 
ക്‌ഷിത്വത്തിന്‍െറ നിശ്‌ശൂന്യത ഇവ 
യൂടെ ഗഹനത യ മുഴക്കമുള്ളതാ 
ക്കുന്നു. പരിസരത്തില്‍നിന്ന”, വാഴ്‌ 
വില്‍നിന്ന്‌, ഉടലില്‍നിന്നുപോലും 
ഛേദിക്കഷെട്ടതായി കാണഷ്ഷെടറുന്ന ഈ 
ശില്‌പങ്ങാംക്ക്‌" പക്‌ഷേ, സ്വന്തം 
വര്‍ഗ്‌ഗാനുഭവപാര പര്യവുമായി അവി 
ഛേദ്യമായജൈവബന്‌ധമുണ്ട്‌ ഏറെയും 
എകാന്തരൂപങ്ങളാണ്‌ രാജുന്‍െറ രചന 
കഠം. അപൂര്‍വ്വം സംഘരൂപങ്ങളും ഇല്ലാ 
തില്ല. ഒന്നിന്‍െറ തലയില്‍ മറെറാന്ന്‌, 
മററുപലത്‌, എന്ന അധികാരത്തിന്‍െറ 
ശ്രേണീഘടനയാണ്‌ അത്തരം സംഘടനാ 
രൂപങ്ങളില്‍ (പകടമാകുന്നത്‌. ഐക്യ 
ത്തിലെ തുല്യതകളേക്കാഠാം ആധിപത്യ 
ത്തിലെ അതുല്യതകളാണ” അവിടെ 
പ്രധാനം. ഇത്തരം ഐക്യസങ്കല്‌പ 
ത്തോട്‌, ഐക്യനാട്യത്തോട്‌, ശില്‌പി 
ഒരിക്കലും ഇണങ്ങിക്കാണുന്നില്ല. 
രാജന്‍െറ സംഘരൂപശില്‌പങ്ങളില്‍ 
ആനഷുറത്തുകയറിദുഷ”ടലോകത്തില്‍ 


7 





നീന്നും പലായനം ചെയ്യുന്ന മ്യഗകുലത്തിന്‍െറ പുരാവ്യത്തമായിരിക്കുന്ന ശില്‌പം 
അത്യന്തം വിശിഷ്‌ടരാണ്‌. പീഡിതരുടെ ഐക്യത്തിന്‍േറയും വര്‍ത്തമാനകാലത്തെ 
നിഷ”ഠൂരയാഥാര്‍ത്‌ഥ്യത്തിന്‍േറയും ആഴക്കാഴ്‌ചകളും, മാധ്യമ വിജയവും, സമകാലീന 
കേരളീയശില”പകലയില്‍ ആദരണീയമായസ്‌ഥാനം ഈ സൃഷ്ടിക്ക്‌ നേടിക്കൊടു 
ക്കുന്നുണ്ട്‌. 


പഠിഷിന്‍െറപരിഷ്‌ക്ൃയതി തളര്‍ത്താത്ത പ്രകൃതിശക്‌തി മാജന്‍െറ ശില്‌പ 
കലയ്‌ക്കുണ്ട്‌. അതിന്‍െറ പരിമിതികളും ഉണ്ട്‌. വര്‍ത്തമാനകാലത്തില്‍ അഗാധമായ 
ഒരു അനുദവസ്‌ഥധം ഈ ശില്‌പങ്ങഠം ഒരുക്കിയെടുക്കുന്നു. ശില്‌പകലാജീവിത 
ത്തില്‍ ആദ്യഘട്ടം രാജന്‍ ജയിച്ചു. ഇനി എന്തുചെയ്യുന്നു എന്നതാണ്‌ നിര്‍ണ്ണായകം. 
സ്വയം അനുകരിക്കാതെ, ആവര്‍ത്തിക്കാതെ. 1] 


2 കേരളപഠനങ്ങള്‍ 1 


വികസനം 


ക്രേളപഠനങ്ങള്‍ 1 


ി 





കര്‍ഷകത്തൊഴിലാളികളുടെ 
പുനരധിവാസം 


ഒരു കേരളീയ്രഗാമത്തിലെ 
അനുഭവപാഠങ്ങള്‍ 


ചി, ഭിവാനന്ദയ 


ആസമത്വത്തിൽന്‍െറ നീണ്ടചമിത്രമുള്ള ഒരു 
സമൂഹത്തിന്‍െറ സുഗമമായ വികസനത്തിന്‌ 
അവസരം നിഷേധിക്കഷെട്ട ജനവിദാഗങ്ങളുടെ 
പരുനരധിവാസത്തിനായുള്ള (പത്യേക നയപരി 
പരാടികാം ആവശ്യമാണെന്നത്‌ പൊതുവേ 
അംഗീകരിക്കപ്ചെട്ടിട്ടുണ്ട്‌. ഇതിനു സ്വീകരി 
ക്കുന്ന ത്രുനത്രങ്ങാം രണ്ടുവിധമാണ്‌. സാമാന്യ 
മായതും നിശ്‌ ചിതവിദഭാഗങ്ങളെ ലക്‌ഷ്യം 
വെച്ചുള്ളതും. ഇവരണ്ടും പരസ്‌പരപ്യരകങ്ങ 
ളാണ്‌, വികനന്റപ്രകിയയില്‍ രണ്ടിനും 
നിര്‍ണ്ണായകമായ പങ്കുവഹിക്കാനുമുണ്ട്‌. 
“പൊതു"നയപരിപാടികളുടെ ഫലം സ്‌ഥിതി 
വിവരക്കണക്കുകളിലൂടെ അറിയ നാവും. 
എന്നാല്‍ നിശചിതവിദാഗങ്ങളെ ലക"്‌ഷ്യം 
വെച്ചുള്ളവയുടെ കാര്യത്തില്‍ സൂക്ഷ്‌മമായ 
വിശകലനപഠനങ്ങാം ആവശ്യമാണ്‌. നടഷാ 
ക്കിയ പദ്‌ ധതികളുടെ കാര്യക്‌ഷമതയുടെ 
ഉരകല്ലാണ്‌ ഈവിധമുള്ള അന്വേഷണം. ഈ 
പശ്‌ചാത്തലത്തില്‍ ഭകരളത്തിലെ വളരെ 
യേറെ വികസനപരിപാടികളിലെ ലക്‌ഷ്യ 
വിഭാഗമായ കര്‍ഷകത്തൊഴിലാളിസമുദായങ്ങ 
ളിലെ ചിലരുടെ അനുഭവങ്ങഠം മനസ്സിലാ 
ക്കാനുള്ള ഒരു എളിയ്രശമമാണിവിടെ നട 
ത്തൂന്നത്‌. തിരുവിതാംകൂറിലെ കുറേപഴക്കം 
ചെന്ന ഒരു പുനരധിവാസക്രേന്ദത്തെ ആസ്‌പ 


ദമാക്കി കര്‍ഷകത്തൊഴിലാളിസമുദായ 
ത്തിന്‍െറ ജീവിതസാഹചര്യങ്ങളിലും സാമൂഹ്യ 
പദവിയിലും വികസനപരിപാടികളുണ്ടാ 


ക്കിയിട്ടുള്ള ഫലമെന്തെന്നറിയുകയാണ്‌ ഈ 
പഠനത്തിന്‍െറ ലക്‌ഷ്യം. 


സ്വന്തമായി കൃഷിചെയ്യാനുള്ള സൌകര്യ 
അങാം കര്‍ഷകത്തൊഴിലാളിജാതികളില്‍പെട്ട 
വര്‍ക്കൂനല്‍കി അവരെ കുടിപാര്‍ഷിക്കുന്ന 


73 


പരീക്‌ഷണം തിരുവിതാംകൂറില്‍ 1938ല്‍ തന്നെ നടക്കുകയുണ്ടായി 1936ലെ 
ക്‌ ഷത(പട വ ശ ന വിളംബരത്തെതുടര്‍ന്നാണിതുണ്ടായത്‌ 1. ഉയര്‍ന്നജാതി 
ക്കാരുടേയയം താഴന്നജാതിക്കാരുടേയും സാമൂഹ്യ-സാമ്പത്തിക-സാംസ്‌കാരിക 
വീക്ഷണങ്ങളില്‍ സമാധാനപരമായ മാററം നേടിയെടുക്കുകയെന്നതായിരുന്നു 
ഇതിന്‍െറ ലക്‌ഷ്യം. സര്‍വ്വാധികാരങ്ങളുംകയ്യടക്കിയ ജന്‌മിമാരുടെകീഴില്‍ 
തലമുറകളായി അടിമകളെഷോലെ പുലയര്‍, പറയര്‍ തുടങ്ങിയ കര്‍ഷകത്തൊഴി 
ലാളിജാതികളില്‍പെട്ടവര്‍ പണിയെടുത്തിരൂന്നു. അവര്‍ പട്ടിണിഷാവങ്ങളായിരുന്നു. 
യജുമാനന്‌മാമെ പൂര്‍ണ്ണമായും ആശ്രയിച്ചായിരുന്നു അവരുടെ ജീവിതം. അതു 
കൊണ്ട്‌ സ മ്പത്തികസ്വാത്രുന്ത്യത്തോടേയും പരമ്പരാഗതമായ ജാതിനിയമങ്ങളെ പേടി 
ക്കാതേയും ജീവിക്കാന്‍കഴിയുന്ന, പുതിയ ചുററുപാടുകളിലേയ്‌ക്ക്‌” അവരെ മാററി 
ഘാര്‍ഷിച്ചുകൊണ്ടുമാ്തമേ അവരുടെ ജീവിതസാഹചമ്യം മെച്ചഷെടുത്തുവാന്‍ സാധി 
ക്കുമായിരുന്നുള്ളൂ കുുട്ടനാടിന്‍െറ കിഴക്കേ അതിര്‍ത്തിയിലുള്ള “കുറിച്ചി'്രാമത്തില്‍ 
1938ല്‍ സചീവോത്തമപൂരം കോളനിസ്‌ഥാപിച്ചതാണ്‌ ഈ ദിശയിലുള്ള ആദ്യത്തെ 
നടപടി. തിരുവിതാംകൂര്‍സര്‍ക്കാര്‍ നാല്‌പതുകുടുംബങ്ങളെ ഈ ്ഗാമത്തിലെ 112 
ഏക്കര്‍ സ്‌ഥലത്ത്‌ കുടിപാര്‍ഷിച്ചു കൊണ്ടാണ്‌ ഈ മാതൃകാകോളനി സ്‌ഥാപിച്ചത്‌. 
ഓരോകുടുംബത്തിനും 25 സെന്‍റ്‌ ഭൂമിയും രണ്ടുമുറിയുള്ള ഓടുമേഞ്ഞവീടും 
കൊടുത്തു. ബാക്കിഭൂമി സര്‍ക്കാര്‍മേല്‍നോട്ടത്തില്‍ കൂട്ടുകൃഷിക്കായി മാററിവെച്ചു. 
ഇതിന്‌ ഒരു വാര്‍ഡനും കാവല്‍ക്കാരനും കൃഷിയുദ്യോഗസ്‌ഥനുമുണ്ടായിരുന്നു. 
കഷ, തെങ്ങ്‌, തീററഷയുല്ല്‌, പച്ചക്കറികാം എന്നിവ കൃഷ1ചെയതതോടടാഷം 
കന്നുകാലിവളര്‍ത്തലും ഇവിടുണ്ടായിരുന്നു. പക്‌ഷേ നടത്തിഷിലെ അഴിമതിമൂലം 
ര്രമേണ ഈ സംരംഭം ഉപേക്‌ഷിക്കേണ്ടിവന്നു 1948 ആയഷോഴേയ്‌ക്കും പഴയ 
കുടിപാര്‍ഷുകാര്‍ക്കുപമുറമേ നാല്‌പതുകളുടുംബങ്ങാഠംകൂടിയായി. അവര്‍ക്ക്‌ ഓരോ 
മൂത്തര്‍ക്കും 25 സെന്‍റ്‌ ഭൂമിയും വീടുപണിയാനുള്ള സാമ്രഗികളും നല്‍കി. 
പിന്നീട്‌ എട്ടുകൂടുംബങ്ങളെക്കൂടി ഇവിടെ താമസിഷിച്ചു. അവര്‍ക്ക്‌ കോളനിയിലെ 
കാലിത്തൊഴുത്ത്‌ പുതുക്കിഷണിത്‌ താമസത്തിനുകൊടുത്തു. അവര്‍ക്കും 25സെന്‍റു 
വീതം ഭൂമിനല്‌കി. 1951 ല്‍ കോളനി സര്‍വേയ്‌ക്കുശേഷം കോളനിയിലെ 88 കൂടുംബ 
അ്അഠംക്കും 50സെന്‍റുതരിശുദുമിവീതം നല്‍കി. കോളനിക്കുചൂററുമുള്ള തരിശു 
ഭൂമി 1957ലെ കമ്മ്യൂണിസ്‌ററുദരണകാലത്ത്‌ ദൂരഹിതകര്‍ഷകര്‍ കയ്യേറുകയുണ്ടായി. 
അതില്‍ 32 കൂടുംബങ്ങാംക്ക്‌ 25 സെന്‍റുവീതം കൊടുത്തു. അങ്ങനെ, ഇഷോഠം 
നാലുബ്ലോക്കുകളിലായി 120 കുടുംബങ്ങളുണ്ട്‌. കോളനിസര്‍വ്ര്പകാരം 1961 ലെ 
സെന്‍സസില്‍ മൂന്നുടബ്ലോക്കുകളൂപട കണക്ക്‌ എടുക്കുകയുണ്ടായി. 1961ലെ സര്‍വേ 
യില്‍ പദ്‌ധതിമൂലം കുടിപാര്‍ഷുകാരുടെ സാമൂഹ്യ സാമ്പത്തികപദവിയിലുണ്ടായ 
മാററങ്ങാം എടുത്തുപറയുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതസാഹചര്യങ്ങഠം മെച്ചഷെ 
ടുത്തുന്നതിന്‌ കൂടുതല്‍ സമ്രഗമായ (്ശമങ്ങാം വേണമെന്ന്‌ ന്നിഷറയുകയു 
ണ്ടായി. 196 1നുശേഷം ഇവിടെ പല വികസനപദ്‌ധതികളും നടഷാക്കുകയുണ്ടായി. 
1983 നവംബറില്‍ സചിീവോത്തമപുരംകോളനിയില്‍ ഈ ലേഖകന്‍ ഒരദുസര്‍വേ നടത്തു 
കയയണ്ടായി. മുന്‍പറഞ്ഞ പുതിയപദ്‌ധതികഠംകൊണ്ട്‌ ഇവിടുത്തെ അധഃസ്ഥിത 
രുടെ ജീവിതത്തില്‍വന്ന മാററങ്ങാം പഠിക്കുകയായിരുന്നു ഉദ്ദേശ്യം. വികസന 
ഏജുന്‍സികളും ഈ പുനരധിവാസകക്രേന്ദത്തിലെ ജനങ്ങളും വളരെ നീണ്ട ഒരു 
കാലയളവിലെ പ്രതിപ്രവര്‍ത്തനങ്ങാംക്ക്‌ വിധേയരായതുകൊണ്ട്‌ ഈ 'ഗുണദഭോക്‌താ 
ക്കളുടെ" കാര്യത്തില്‍ കാര്യമായ മാററങ്ങഠം (പതീക്‌ഷിച്ചിരുന്നു. 


ഈ പഠനത്തിന്‍െറ സംവിധാനം താഴെപറയും (പകാരമാണ്‌. ഒന്നാമതായി" 
ഇവിടുത്തെ കുടിപാര്‍ഷുകാരായ കര്‍ഷകതത്തൊഴറിലാളികളുടെ ജന്‌മ 


31. സെന്‍സസ്‌ ഓഫ്‌ ഇന്ത്യ, വോള്യം വം കേരള, ഭാഗം 10. പു. 51 
നി ക്രേളപഥനങ്ങള്‍ ॥ 


നാടായ കൂട്ടനാട്ടില്‍ ഈ ജാതിക്കാര്‍ക്കുണ്ടായിരുന്ന പരമ്പരാഗതമായ പങ്കും പദവിയും: 
മാണ്‌ ലഘദൂവായി വിവരിക്കുന്നത്‌ നെല്ലറയായ കൂട്ടനാട്ടറില്‍നിന്ന്‌ അതിന്‍െറ ചറററു 
വട്ടത്തേയ്‌ക്ക്‌ ഇവരെ (കമേണ പുറന്തള്ളിയ സാമ്പത്തികവൈഷര്യങ്ങഠം എടുത്തുപറ 
യൂന്നൂണ്ട്‌. അതിനുടശഷം പൂതിയ കടൂടിപാര്‍ഷിന്‍െറ വിവരണമാണ്‌. 1961 ലെ 
സെന്‍സസില്‍ അതിന്‍െറ ആദ്യത്തെ വിലയിരുത്തല്‍ കാണാം. ഈ പശ്‌ചാത്തല 
ത്തില്‍ 1983 ലെ സര്‍വേയുടെ വിശകലനത്തിലേയ്‌ക്കുകടക്കുന്നു. വിശകലനത്തിന്‍െറ 
ക്രേന്ദബിന്ദു, ഭൂവുടമസ്‌ഥതയുടെ മൂപമാത്ൃകകാംക്കുവന്ന മാററങ്ങളുും വികസന 
പദ്‌ധതികളുടെ ഫലവും സാമൂഹ്യ-സാമ്പത്തിക രംഗത്തേയും തൊഴില്‍കമ്പോള 
ത്തിലേയും വികസനവദുമാണ്‌. അവസാനമായി, കടൂട്ടനാടന്‍ പാടശേഖരങ്ങളിലെ പണി 
യാളമെന്ന ആദ്യകാലപദവിയില്‍നിന്ന്‌ തൊഴിലവസരങ്ങാം കുറഞ്ഞുവരുന്ന സാഹ 
ചര്യത്തില്‍ നിലനില്‌ പിനുവേണ്ടി പോരടിക്കുന്ന ആധുനികകാലത്തെ സംഘടിത 
രായ കൂലിവേലക്കാമെന്ന അവസ്‌ഥയിലേയ്‌ക്കു നയിച്ച ചരിര്തപരമായ മറുന്നേററവു 
മായി ഇവരുടെ അനുഭവത്തെ ബന്‌ധിഷിച്ച്‌ പരിശോധിക്കുന്നു. 


1 
കുട്ടനാട്ടിലെ കര്‍ഷകത്തൊഴിലാളികള്‍ 


ഈ കോളനിയിലെ ഏതാണ്ട്‌ മുഴുവന്‍ കുടിപാര്‍ഷുകാരും2 കുട്ടനാട്ടില്‍ 
നിന്നുള്ള കര്‍ഷകത്തൊഴിലാളിജാതികളില്‍ചെട്ടവരാണ്‌. കുട്ടനാട്ടിലെ ഇവരുടെ 
പൂര്‍വ്വികരുടെ അദ്‌ധ്വാനം (പകൃതിയുമായി മനുഷ്യന്‍നടത്തിയ സമരങ്ങളിലെ 
ഏററവും അര്‍ഷണബോധടത്തോടെയുള്ള ഒന്നായി കരുതഷചെടുന്നു3. വെള്ളം കെട്ടി 
ക്കിടക്കുന്ന ചതുഷുനിലങ്ങാം കൃഷിയിടങ്ങളായി മാററുന്നതിനാവശ്യമായ അദ്‌ധ്വാനം 
പൂര്‍ണമായും നല്‌കിയത്‌ ഇവരദുടെ പൂര്‍വികരാണ്‌. ഇത്‌ പത്തൊന്‍പതാംനൂററാ 
ണ്ടിന്‍െറ തുടക്കംമുതലേ നടന്ന പ്രരകിയയാണ്‌. ഇവിടുത്തെ ചെളിഷാടങ്ങളുടെ 
സംരക്‌ ഷണത്തിനും വിളകളുടെ ഉല്‌പാദനത്തിനും ഈ സമമദായത്തിന്‍െറ അദ്‌ധ്വാന 
ശക്‌തിയാണ്‌ ഉപയോഗിച്ചത്‌. അതേസമയം അവര്‍ നിരാലംബരും നിരാധാരരുമാക്കി 
മാററച്ചെട്ടു. (പതികൂലം രിതസ്‌ഥിതിയെ മെരൂക്കുന്നതിനായി അവരനുഭവിച്ച 
ഭൂരിതങ്ങാം ഏറെയാണെങ്കില്‍കൂടി ഉല്‌പാദനസംവിധാനത്തില്‍ അവര്‍ക്ക്‌ നിത്യമായ 
ആരശരിതത്വമായിരദുന്നു. എന്നിരുന്നാലും, ജാതിവ്യവസ്‌ഥയുടെ (പത്യയശാസ്‌(്തം 
ഇന്ത്യയിലെ സാമൂഹ്യതരംതിരിവുകാം - അവരുടെ ദാരിദ്ര്യത്തേയും ദുരിത 
ത്തേയും സാധൂകരിച്ചു. അത്‌ ജാതിശ്രേണിയില്‍ കര്‍ഷകത്തൊഴിലാളിജാതികളെ 
ഏററവും അടിത്തട്ടില്‍ നിര്‍ത്തി ഉയര്‍ന്ന ജാതിക്കാര്‍ക്കുവേണ്ടി കഠിനവും നിന്യവു. 
മായജോലികാം ചെയ്യിഷിച്ചു. സ്വത്തൂടമസ്‌ഥതയ്‌ക്കോ സ്വാത്രത്യത്തിനോ അടി 
ബ്‌ഥാനപരമായ മാനുഷികാന്തസ്സിനോ അര്‍ഹരല്ലാത്തവരാക്കി. പത്തൊന്‍പതാം 
നൂററാണ്ടിലും ഇരുപതാംനൂററാണ്ടിന്‍െറ ആദ്യദശകങ്ങളിലും കര്‍ഷകത്തൊഴിലാളി 
ജാതികാംക്ക്‌ സമൂഹത്തില്‍ അര്‍ഹമായപദവി വീണ്ടെടുക്കുന്നതിനുള്ള നിയമനട 
പടികളും പരിഷ്‌കരണ(്രസ്‌ഥാനങ്ങളും ഉയര്‍ന്നുവന്നെങ്കിലും 1947-ല്‍ സ്വാത്രത്്യ 
(്രാപ്‌തിയുടെ സമയത്തുപോലും ഈ പ്രദേശത്ത്‌ നാടുവാഴിത്ത ഏകാധിപത്യ. 
ബധ്‌ധങ്ങളുടെ അവശിഷ്‌ടങ്ങാം നിലനിന്നിരുന്നു. 


എങ്കിലും, ആലഷുഴയിലെ വ്യവസായത്തൊഴിലാളികാംക്കിടയില്‍ സംഘടനാ 
പ്രവര്‍ത്തനം വ്യാപകമായതോടെ ജന്‌മിയറും പണിയാളരദും തമ്മിലുണ്ടായിരുന്ന 





2. അതേ പുസ്‌തകം 


3. ഖി. ആര്‍. പിള്ള, പി. ജി. കെ. പണിക്കര്‍, ലാന്‍ഡ്‌ റികൂടമേഷന്‍ ഇന്‍ കേരള ( ന്യൂദല്‍ഹിം ഏഷ്യാ 
പബ്ലിഷിങ്ങ്‌ ഹസ്‌), 1965 


കേരളപഠനങ്ങള്‍ ॥ 75 


പരമ്പരാഗതമായ ആ(്രിത-യജമാനബന്‌ധവും തകരാന്‍ തുടങ്ങി“. കര്‍ഷകത്തൊഴി 
ലാളികളുടെ സാമൂഫ്യാവബോധത്തിന്‍െറ വികാസം (കമേണ ശക്‌തമാവുകയും. 
കുട്ടനാട്ടില്‍ സംഘടിതകര്‍ഷകത്തൊഴിലാളികളെന്ന ഒരു വര്‍ഗ്‌ഗം ഉടലെടുക്കുവാന്‍ 
അത്‌ കാരണമാവുകയും ചെയ്‌തു കഴിഞ്ഞ ഏതാനും പതിററാണ്ടുകളിലൂടെ 
നടഷാക്കിയ ഭറൂപരിഷ്‌കരണവും മിനിമംകൂലിവ്യവസ്‌ഥകളും മററും അവര്‍ക്ക്‌ 
മെച്ചഷെട്ട സാമൂഹ്യപദവിയറും സ്വത്തിനും കൂലിക്കും ചില അടിസ്‌ഥാന അവകാ 
ശങ്ങളും നല്‍കുകയും ചെയ്‌തു. 


യഥാര്‍ത്‌ഥത്തില്‍ അവരുടെ ഏതാണ്ടെല്ലാ സാമൂഹ്യാവശതകളും (കമേണ ആപ 
ത്ൃയക്‌ഷമായി. എന്നാല്‍ കൂട്ടനാട്ടിലെ അവരുടെ സാമ്പത്തികഞെരുക്കങ്ങഠാം അത 
യൊന്നും കുറഞ്ഞിട്ടില്ല. കുടികിടക്കുന്ന ഒരു ചെറീയതുണ്ടു ഭൂമിയില്‍ (മിക്കവാറും 
ഒന്നോ രണ്ടോ സെന്‍റുമുതല്‍ പത്തുസെന്‍ററുവരെയുള്ള ഭൂമി) നിന്നുള്ള വരു 
മാനം അനുഭവിക്കാനുള്ള അവകാശം അവര്‍ക്കിന്നുണ്ട്‌. എന്നാല്‍ യഥാര്‍ത്ഥ 
വാര്‍ഷികവരുമാനം കുറുറയുന്നില്ലെങ്കിലും ഏറെക്കുറെ നിശ്‌ചലാവസ്‌ഥയിലാണ്‌, 
വാസ്‌തവത്തില്‍, പലഷോഴറും എടുത്തുപറയുന്ന “കാര്‍ഷികകൂലിനിരക്കിെറ 
വര്‍ദ്‌ധനവു”* പൊതുവെയുള്ള വിലക്കയററംമൂലം ഇല്ലാതാക്കഷെടുന്നു*. 


മാതമല്ല, കൂലിനിരക്കുകൂടിയിട്ടുണ്ടെങ്കിലും ശരാശരി പണികിട്ടുന്ന ദിവസങ്ങാം 
കുറഞ്ഞദുവരുന്നതായി പലപഠനങ്ങളും വ്യക്‌തമാക്കിയിട്ടുണ്ട്‌. സംസ്ഥാനമാകെ 
എടുത്താല്‍ ഒരു കര്‍ഷകത്തൊഴിലാളിക്ക്‌ 1950 ല്‍ ശരാശരി 240 ദിവസത്തെ പണി 
കിട്ടിയിരൂന്നെങ്കില്‍ 1971 ആകുമ്പോഴേക്കും അത്‌ 120 ദിവസമായി കുറഞ്ഞു. 


കുട്ടനാട്ടില്‍ തൊഴില്‍ലഭ്യത അതിലുംതാഴെയാണ്‌. കാരണം, ഇവിടെ 90 ശതമാനം 
പ്രദേശത്തും വര്‍ഷത്തിലൊരിക്കല്‍മാ(്തമേ കൃഷിഷണി നടക്കുന്നുള്ളൂ?. 1977ലെ 
കണക്കനുസരിച്ച്‌ ശരാശരി തൊഴില്‍ദിവസങ്ങാം 135 ആണ്‌. ഒരു തൊഴിലാളി 
യൂടെ ശരാശരി വരുമാനം ആയിരംമുപയും?. ഒരുഷൂകൃഷിമാര്തമുള്ള (പദേശ 
ങ്ങളില്‍ മററുസ്‌ഥലങ്ങളിലേതിന്‍െറ പകുതിയാണ്‌ തൊഴിലാളികളുടെ വരു 
മാനം. സ്‌ഥിരവരുമാനമുള്ള മററു തൊഴില്‍സാദ്‌ ധ്യതകാം കുറുറവായതറുകൊണ്ടും 
ററകൃഷിയുടെ സാഹചമ്യംമൂലവും കുട്ടനാട്ടിലെ തൊഴിലാളികാം ദിവസക്കൂലി 
ക്കാരാണ്‌. അതാവട്ടെ വളമരെക്കുറച്ചുദിവസത്തേക്കേ ഉണ്ടായിരിക്കുകയുമുള്ളു. 
തൊഴില്‍ലഭ്യതയെ ഒദ്റെറിച്ച്‌ അടുത്തകാലത്തുനടന്ന സംസ്‌ഥാനവ്യാപകമായ 
സര്‍വേ അനുസരിച്ച്‌ കുട്ടനാട്ടിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികഠാംക്കും 60ല്‍ 





4. ജോസഫ്‌ താരമംഗലം. അഭ്രഗറിയന്‍ കാര്യ _ കോണ്‍ഫ്‌। കോണ്‍ഫ്‌ളിക്‌ട*: ദി പൊളിററിക്കല്‍ മൊബിലൈ 
സേഷന്‍ ഒഫ്‌ അദഗറിയന്‍ യന്‍ ലേബര്‍ ഇന ഇന്‍ കുട്ടനാട്‌. സത സൌത്ത്‌ ഇന്‍ഡ്യ, (യൂണിവേഴ്‌ സിററി ഫെ 
(ബിട്ടീഷ്‌ കൊളമ്പിയ പ്രസ്സ്‌) 1981. 

5. കേരള സര്‍ക്കാര്‍, വിഷോര്‍ട്ട്‌* ഫ്‌ ദ കൂട്ടനാട എന്‍ക്വയറി കമ്മീഷന്‍ (തിരുവനന്തപുരം), 1972 
ഡയറക്‌ ടറേററ* ഫെ" ഇക്കണോമിക്‌സ്‌ ആന്‍ഡ്‌ സ്‌ററാററിസ്‌ററിക്‌*സ്‌, സ്്‌ററാററി 
സ്‌ററിക്‌ സ്‌ ഫോര്‍ പ്ലാനിങ്ങ്‌ 1980 (തിരുവനന്തപുരം) 1980. 

6. ജോസഫ്‌ താരമംഗലം, അതേപുസ്‌തകം, പു. 64 

൬, റിഷോര്‍ട്ട്‌ ഫെ” ദ കുട്ടനാട്‌ എന്‍ക്വയറി കമ്മീഷന്‍ 

൫, പീ. ജി. കെ. പണിക്കര്‍, എംപ്ലോയ്‌മെന്‍റ്‌, ഇന്‍കം ആന്‍ഡ ഫുഡ്‌ഡ്‌ !ഇന്‍ടേക്ക്‌ എമങ്ങ്‌ 
സെലക്‌ടഡ്‌ അ। ഗിക്ഷഠംച്ചറല്‍ ലേബര്‍ ഹരസ്‌ഹോഠാംഡ്‌സ്‌, ഇക്കണോമിക്‌ ആന്‍ഡ്‌ പൊളി 
ററിക്കല്‍ വീക്ക്‌ലി, സ്‌പെഷ്യല്‍ നമ്പര്‍, ക്‌ ടോബര്‍ 1980. 

൭, ജോന്‍ പി. മെഞ്ചര്‍, ദ ലെസണ്‍സ്‌ ആന്‍ഡ്‌ സനോണ്‍.ലെസണ്‍സ്‌ ഫെ കേരളം 
ലേബര്‍ ആന്‍ഡ്‌ പോവര്‍ട്ടി, ഇക്കണോമിക്‌ ആന്‍ഡ്‌ പൊളിററിക്കല്‍ വീ, 
നമ്പര്‍, ഒക്‌ടോബര്‍ 1980. 


അആഗ്രിക്കാംച്ചഛറല്‍ 
1, സ്‌പെഷ്യല്‍ 






76 ക്രേളപഠനങ്ങള്‍ | 


താഴെ ദിവസമേ പണിയുണ്ടായിരുന്നുള്ളൂ 20. ശേഷിക്കുന്നവര്‍ക്ക്‌ 60 മുതല്‍ 120- 
ദിവസംവരെ പണികിട്ടി. 200 ദിവസത്തിലധികം പണികിട്ടിയവർ വളരെ ചെറിയ ഒരു 
ശതമാനം മാത്രമാണ്‌. 


തൊഴിലവസരങ്ങളുടെ കുറവ്‌ സ്‌(തീകാംക്കുംപുരുഷന്‌മാര്‍ക്കും ലഭ്യമായ ജോലി 
യൂടെ കാര്യത്തില്‍ പ്രത്യാഘാതങ്ങളുണ്ടാക്കിയിട്ടുണ്ട്‌. പൂരൂഷന്‍മാര്‍ കൃഷിഷണി 
കളില്‍നിന്ന്‌ പിന്‌മാറുകയാണ്‌. സ്‌ര്രീകാം കൂടുതല്‍കൂടുതലായി അവരുടെ 
സ്‌ഥാനം ഏറെറടുത്തുകൊണ്ടിരിക്കുന്നു. പൂതിയതലമദുറയില്‍ചെട്ടവര്‍ കൃഷി 
ഘണിയിലേയ്‌ക്കുവരുന്നതിനേയും ഇതു ബാധിച്ചിട്ടുണ്ട്‌. നിലമൂഴറുന്നതിനും വെള്ളം 
പമ്പുചെയ്യുന്നതിനും യ്രന്തങ്ങളെത്തിയതോടെയും സ്‌ഥിരംബണ്ടുകാം നിര്‍മ്മിച്ച 
തോടെയും പഴയതലമുറയിലെ ആണുങ്ങാം പണിയില്‍നിന്നും പുറംതള്ളഷെടുന്നു. 
ഇതിനുംപുറമേ തൊഴിലാളികളുടെ സേവനം കുറയ *ക്കുകയെന്ന ലക്ഷ്യത്തോടെ 
പരമ്പരാഗതമായി കൃഷിചെയ്‌തിരുന്ന നെല്ലിനുപകരം മററു സ്‌ഥിരവിളകാഠം 
കുട്ടനാട്ടില്‍ പലേടത്തുംകൃഷിചെയ്‌തുതുടങ്ങിയത്‌ ഒത ഴിൽ കമ്പോളത്തില്‍ 
നിശ്ചയമായും ദൂരവ്യാപകമായ ഫലങ്ങാം ഉണ്ടാക്കും. ഞാറുനടുന്നതിനും കള 
പറിക്കുന്നതിനും കൊയ്ത്തിനും സ്‌ധ്രീകളാണ്‌ സാധാരണയായി നിയോഗിക്ക 
ഷെടാറ്‌. കൃഷിഷണിക്ക്‌ കൂടുതലായി സ്‌ത്രീകളെ ഉപയോഗചഷെടുത്തുന്നതിനുള്ള 
മറെറാരുകാരണം അവരുടെ കുറഞ്ഞ കൂലിനിരക്കാണ്‌. മൊത്ത അദ്‌ധ്വാനഉപയോഗ 
ത്തിലുള്ള കുറവും ആണ്‍തൊഴിലാളികളുടെ സംഖ്യയിലുള്ള കുറവും ഒരേസമയം നട 
ക്കുന്ന പ്രക്രിയകളാണ്‌. ഈ മണ്ടറു(പ്രകിയകളുടേയും (പധാനഇരകാം ഉപജീവന 
ത്തിന്‌ കൃഷിഷണിയെമാര്തം ആശ്രയിച്ചിരുന്ന പരമ്പമാഗതകര്‍ഷകത്തൊഴിലാളി 
ജാതികളാണ്‌. 


പണിക്കുറവും തന്‌മൂലമുള്ള വരുമാനക്കുറവും കുട്ടനാട്ടിലെ കര്‍ഷകത്തൊഴി 
ലാളിക ളുടെ അരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്‌. അവരുടെ പോഷകാഹാര 
നിലവാരം പരിതാപകരമാംവണ്ണം താഴെയാണ്‌ 12, ആളോഹരി കലോറി ഉപയോഗം 
സാധാരണയുള്ളതിന്‍െറ പകുതിയില്‍ താഴെയാണ്‌ (44 ശതമാനം). സാമാന്യനില 
നില്‌പിനുടപോലറും ഇതു പോരയെന്നത്‌ വ്യക്തമാണല്ലോ. 


പൊതുവായ വികസനപരിപാടികളിലൂടെ കര്‍ഷകത്തൊഴിലാളിജാതികാംക്ക്‌ 
കിട്ടിയ നേട്ടങ്ങഠം നിദ്സാരമായിരദുന്നെന്നും, അവരറുടെയിടയിലദുണ്ടായ “സമരോത്‌സു 
കത'യും നേടിയെടുത്ത “ഉയര്‍ന്നകൂലി/യും അവരുടെ സാമ്പത്തികസ്ഥിതി 
വളരെയൊന്നും മെച്ചഷെടുത്തിയിട്ടില്ലെന്നുമാണ” മേല്‌പറഞ്ഞ വിശകലനം സൂചി! 
ഷിക്കറുന്നത്‌. 
10 





സ്‌ഥിരമോയി തൊഴിലില്ലാത്തവരുടെ കണക്ക്‌" - തൊഴില്‍ ദിവസങ്ങളുടെ അടിസ്‌ഥാനത്തില്‍ (1980ല്‍) 


തൊഴില്‍ദിവസങ്ങാം സംസ്‌ഥാനത്താകെ ആലഷുഴജില്ല കുട്ടനാട്‌ താലൂക്ക്‌ 
(ശതമാനം (ശതമാനം) ശതമാനം 
60.ല്‍ താഴെ 14.2 22.6 48.9 
60-120 22.0 27.5 35.2 
120-200 34.1 29.1 2.3 
200-ല്‍ അധികം 29.7 20.8 3.6 
ആകെ 1000 100.0 00.0 


11 തൊഴില്‍മേഖലയില്‍ സ്‌(തീകഠം പുരുഷന്‍മാരെ പിന്തള്ളുന്ന (പവണത കേരളത്തിന്‍െറ രണ്ടു. 
"നെല്ലറ"കളിലും - കുട്ടനാട്ടിലും പാലക്കാട്ടും - കണ്ടുവരുന്നു. 
12. പി. ജി. കെ. പണിക്കര്‍, അതേ പുസ്‌തകം 


കേരളപഠനങ്ങള്‍ 1 77 


11 
കുട്ടനാട്ടില്‍ നിന്നു പുറത്തേയ്‌ക്ക്‌ 


1961നും 1971നുമിടയ്‌ക്ക്‌ കുട്ടനാട്ടു താലൂക്കിലെ പട്ടികജാതിക്കാരുടെ എണ്ണം 
16,564-ല്‍ നിന്ന്‌ 13,685 ആയിക്കുറഞ്ഞദുവെന്നത്‌ (ശദ്‌ധേയമാണ” 3. മരണനിരക്ക്‌ 
കൂടിയതായി തെളിവില്ലാത്തതുകൊണ്ട്‌ ഇതിനുകാരണം സമീപ്രപദേശങ്ങളിലേ 
യ്‌ക്കുള്ള കുടിയേററമാണെന്ന്‌ കരുതാം. അവിടെ നടത്തിയ അന്വേഷണം ഇത്‌ ശരി 
വയ്‌ക്കുന്നു. മെച്ചഷെട്ട അവസരംതേടി അനേകംപേര്‍ കുറിച്ചിയടക്കമുള്ള മററു 
പ്രദേശങ്ങളിലേയ്‌ക്ക്‌ കൂടി യേറിയിട്ടുണ്ട്‌. അവരുടെ സാമദൂഹ്യ-സാമ്പത്തിക പദവിയി 
ലുണ്ടായ മാററമെന്ത്‌ എന്നത്‌ പഠനാര്‍ഹമാണ്‌; പ്രത്യേകിച്ചും, അവര്‍ നീണ്ടനാളത്തെ 
വികസനപരിപാടികളുടെ ലക്‌ഷ്യവിഭാഗമായിരദുന്നു എന്ന വസ്‌തുത പരിഗണി 
ക്കുമ്പോഠം. കുറിച്ചികോളനിയെക്കുറിച്ചുള്ള സൂക്‌ഷ്‌മപഠനത്തിന്‍െറ നിഗമനങ്ങാം 
മൂന്നോട്ടുവയ്‌ക്കുന്നതിനുമുന്‍പ്‌ 1961ലെ സെന്‍സസ്‌ സര്‍ഭവ പ്രസ്‌തൂത (പദേ 
ശ്രത്തെക്കുറിച്ചു നടത്തിയ നിരീക്‌ഷണങ്ങാം (ശദ്‌ധിക്കാം 1, 


1961-ലെ സെന്‍സസ്‌ സര്‍വേ 


ഇടനാടിന്‍െറ ഉയര്‍ന്നതും താഴ്‌ന്നതുരമായ പ്രദേശങ്ങാം അടങ്ങുന്നതാണ്‌ 
കുറിച്ചിഗ്രാമം. (്രാമത്തിലെ താഴ്‌ന്നപ്രദേശത്തെ വിഭജിച്ചുകൊണ്ട്‌ തെക്കു 
വടക്കായി ചങ്ങനാശേശരി- കോട്ടയം തോട്‌ കടന്നുപോകുന്നു. തോടിന്‍െറ കിഴക്കു 
ഭാഗത്തുള്ള അല്‌പം ഉയര്‍ന്ന്രപദേശത്ത്‌ നെല്‍വയലദുകാം കാണാം. (ഗ്രാമത്തിന്‍െറ 
ഉയര്‍ന്നഭാഗത്ത്‌ എം. സി. റോഡില്‍നിന്നു വളരെയകലെയല്ലാതെയാണ്‌ പുനരധി 
വാസകോളനി. റോഡിന്‍െറ കിഴക്കുവശത്ത്‌ പലയിനം തോട്ടവിളുകാം കൃഷിചെ 
യ്യുന്നുണ്ട്‌. പടിഞ്ഞാറുഭാഗത്തുള്ള താഴ്‌ന്നസ്‌ഥലങ്ങാം കുട്ടനാട്ടിലെ പൂഞ്ചഷാട 
ങ്ങളോടുചേര്‍സൂുകിടക്കുന്നു. അതുകൊണ്ട്‌ കുട്ടനാട്ടില്‍ കൃഷിഷണി ഏറെയുള്ള 
ഷോഴം കോളനിയിലെ ആളുകാംക്ക്‌ അവിടെ പണികിട്ടും. സെപ്‌തംബര്‍ മുതല്‍ 
മാര്‍ച്ച്‌ വരെയുള്ള പണിക്കാലത്ത്‌ വളരെയേറെ പണിക്കാര്‍, (പത്യേകിച്ചും പരമ്പരാ 
ഗത കര്‍ഷകത്തൊഴിലാളികളായ പുലയരും പറയരും, കുട്ടനാട്ടില്‍ പണിക്കുപോ 
കുന്നു. എന്നാലും ഒരു കൂടുംബത്തിലെ രണ്ടോ മൂന്നോ പേര്‍ക്ക്‌ കിട്ടുന്ന വരു 
മാനം ദിവസച്ചെലവിന്‌ തികയുകയില്ല. യ്രന്തവത്‌ക്കരണര്‍ത്തോടെ തൊഴിലവ 
സരങ്ങാം കുറഞ്ഞതുമൂലം കോളനിവാസികളില്‍ ഏതാനുംപേര്‍ കല്‌പണിക്കും 
മററും പോയിത്തൂടങ്ങിയിട്ടുണ്ട്‌. 


1961-ലെ സെന്‍സസ്‌ പ്രകാരം കോളനിയിലെ ജനങ്ങളില്‍ സ്‌തീകളുടേയും 
പുരുഷന്‍മാമുടേയും എണ്ണും ഏതാണ്ട്‌ തുല്യമാണ്‌. അവരില്‍ പകുതിയോളം പേര്‍ 
കര്‍ഷകത്തൊഴിലാളികളാണ്‌ (ആകെ ജനങ്ങളുടെ 45.23). മറെറാരു നല്ലപങ്ക്‌ 
വിദ്യാര്‍ത്‌ഥികളും (37.69). ഈ രണ്ടുവിഭാഗങ്ങളിലും സ്‌(തീകളുടേയും പുരു 
ഷന്‍മാരുടേയും സംഖ്യ ഏറെക്കുറെ തുല്യമാണ്‌. കോളനിജനങ്ങളില്‍ വളരെച്ചെറി 
യൊരു വിദാഗത്തിനേ സര്‍ക്കാര്‍ജോലിയുള്ളൂ (2.88 %). ഇതില്‍ സ്‌ത്രീകളുടെ 
സംഖ്യ വളരെ തുച്‌ഛമാണ്‌ (അരശതമാനത്തില്‍ താഴെ). ഗണ്യമായൊരു വിഭാഗം 
(എട്ടു ശതമാനത്തോളം) വീട്ടുടജോലിയില്‍ ഏര്‍പ്പെട്ടിരിക്കുന്നു; സ്വാഭാവികമായും 


൨3. ആലഷുഴ ജില്ല സെന്‍സസ്‌ ഹാന്‍ഡ്‌ബമുക്ക്‌, 1961, 1973 
145 സെന്‍സസ്‌ ഒഫ്‌ ഇന്ത്യ 1961, വാള്യം 1/1, ഭാഗം 1/1 €. വില്ലേജ്‌ സര്‍വേ ഭമോണോ്രഗാഫ്‌സ്‌, 
ചു. 61-40. 


78 കേരളപഠഥനങ്ങള്‍ 1 


സ്‌(തീകളാണ്‌ കൂടുതലായും. മററു തൊഴില്‍രംഗങ്ങളില്‍ ഏര്‍ച്െട്ടിരിക്കുന്നവര്‍ 
മൊത്തം കോളനിജനസംഖ്യയറുടെ അഞ്ചുശതമാനം വരും. ഇതില്‍ ഭൂരിപക്ഷവും 
പുരുഷന്മാരാണ്‌. 


സാക്‌ഷരത പൊതുവേ ഉയര്‍ന്നതാണെങ്കിലും (75%) ലോവര്‍ പ്രൈമറിക്കഷുറം 
വിദ്യാഭ്യാസം നേടിയവര്‍ കുറവാണ്‌. 26 വയസ്സിനുമുകളിലുള്ളവരുടെ ഇടയി 
ലാണ്‌ നിരക്ഷരത കൂടുതലായി കണ്ടറുവരദുന്നത്‌. അവരില്‍ പകുതിയോളം 
പേര്‍ക്ക്‌ എഴുതാനും വായിക്കാനും അറിയില്ല. 


കോളനി തുടങ്ങുന്ന അവസരത്തില്‍ ഏതാണ്ട്‌ എല്ലാകുടുംബങ്ങാംക്കറും 75 സെന്‍റ്‌ 
ഭൂമി വീതം നല്‍കിയിമുന്നുവെങ്കിലും കുടുംബത്തിലെ ഭാഗംവെയ്‌ക്കലിനുശേഷം 
1961 ആയഷോഴേയ്‌ക്കും പലര്‍ക്കും ചെറിയ തുണ്ടുഭൂമികളേ ഉണ്ടായിരറുന്നുള്ളൂ. 
ശരാശരി 50 സെന്‍റാണ്‌ കുടുംബസ്വത്ത്‌. വില"പനയും പാട്ടംകൊടുക്കലും 
നിരോധിച്ചിരുന്നുവെങ്കിലും 24 പേരെങ്കിലും കീഴ്‌ഷാട്ടത്തിനു കൊടുത്തിട്ടുണ്ട്‌: 
80 ശതമാനം കര്‍ഷകത്തൊഴിലാളികുടുംബങ്ങളിലും ആളോഹരി മാസവരുമാനം 
17 രൂപയാണ്‌. ബാക്കി 20 ശതമാനത്തിലത്‌ 20 രൂപയാണ്‌. 1951-61 കാലത്ത” 
ആര്‍ക്കും ആസ്‌തി കൂടിയിട്ടില്ല. വാസ്‌തവത്തില്‍ പല കുടുംബങ്ങളുടേയും 
ആസ്‌തി കുറയറുകയാണുണ്ടായത്‌. കടബാദ്‌ ധ്യത കൂടിയിടുണ്ടുതാനും. 


1983-ലെ സര്‍വേ 


1961നു ശേഷമുള്ള മാററങ്ങാം പരിശോധിക്കുമ്പോം ഈ കോളനിയുടെ 
സ്വത്രന്ത സാമൂഹ്യ-സാമ്പത്തികപദവി (കമേണ ഇല്ലാതായിയെന്നു കാണാം. അധിവാസ 
രീതിക്കുമാത്രമേ മാററം വരാതിരുന്നുള്ളൂ. അതും ആദ്യകാല കുടിപാര്‍ഷിന്‍െറ 
ചിലഭാഗങ്ങളില്‍ മാദ്രം. പുറംസമ്പദ്‌വ്യവസ്‌ഥമേലുള്ള ആശ്രയം കൂടുകയും 
അദ്യംകിട്ടിയ ഭറുമിമേലുള്ള പിടി അയയുകയും ചെയ്‌തു. കോളനിയില്‍ വന്ന 
മാററങ്ങഠം വിശദമായി പരിശോധിക്കുന്നതിനുമുന്‍പ്‌ കുററച്ചിഗ്രാമത്തിലെ 
സാമൂഹ്യ-സാമ്പത്തിക മാററങ്ങളുടെ പൊതറുപ്രവണതകരം നമുക്ക്‌ നിരീക്‌ഷിക്കാം. 


1960-ല്‍ കുറച്ചി്രാമത്തിലെ മൊത്തം ജനസംഖ്യ 17,661 ആയിരുന്നു. ഇത്‌ 1971 
ആയഷോഴേയ്‌ക്കും 21,785 ആയും 1981ല്‍ 25,357 ആയും ഉയര്‍ന്നു (ശതമാന വര്‍ദ്ധ 
നവ്‌ യഥാക്രമം 21.35, 16.41). ഇതേകാലയളവില്‍ പട്ടികജാതിക്കാരുടെ എണ്ണം 1206ല്‍ 
നിന്ന്‌ 2,385 ആയും 3,014 ആയും വര്‍ദ്‌ധിക്കയുണ്ടായി (ശതമാനവര്‍ദ്‌ധനവ്‌ യഥാ 
ര്രമം 97.76, 26.37). 1961ല്‍ മൊത്തം ജനങ്ങളുടെ 6.8 ശതമാനം പട്ടികജാതിക്കാരായി 
രുന്നത്‌, 1971 ആയഷോഴേയ്‌ക്കും 10.9 ശതമാനമായും 1981ല്‍ 12.9 ശതമാനമായും 
ഉയര്‍ന്നു. 1981ല്‍ (്ഗാമജനസംഖ്യയുടെ 81.7 ശതമാനം സാക്‌ഷരരായിരുന്നു. പക്‌ഷേ 
പട്ടികജാതിക്കാമുടെ സാക്‌ഷരതാശതമാനം 72.5 മാര്തം. (ഗാമത്തിലെ ജനങ്ങളില്‍ 
32 ശതമാനംപേര്‍ തൊഴിലുള്ളവരാണ്‌. എന്നാല്‍ പട്ടികജാതിക്കാരില്‍ 40 
ശതമാനത്തോളം പേര്‍ തൊഴില്‍ചെയ്യുന്നവരാണ്‌. മൊത്തം ജനസംഖ്യയുടെ മൂന്നു 
ശതമാനം കര്‍ഷകരായിരിക്കെ, പട്ടികജാതിക്കാരുടെ 0.2 ശതമാനം മാ്രമേ കൃഷി 
ക്കാരായുള്ളൂ. എന്നാല്‍ പട്ടികജാതിക്കാരായ കര്‍ഷകത്തൊഴിലാളികളുടെ എണ്ണം. 
പൊതുനിരക്കിന്‍െറ ഇരട്ടിയാണ്‌ (യഥാ്രകമം 28ഉം 14.8ഉം ശതമാനം). 


1960കളില്‍ ഈ (ഗ്രാമത്തിലെ ജനസംഖ്യാവര്‍ദ്‌ധനവ്‌ ഉയര്‍ന്ന തോതിലായിരു 


ന്നുവെന്ന്‌ നാം കണ്ടു. പട്ടികജാതിക്കാരുടേത്‌ പൊതുവിലുള്ളതിനേക്കാളൂം കൂടൂ 
തലും. ഇതിനു കാരണം (ഗാമത്തിലെ തരിശുഭൂമിയില്‍ നടന്ന കൂടിയേററമാണ്‌. 


കേരളപഠഥനങ്ങള്‍ ! 73 


1951ല്‍ 289 ഏക്കര്‍ തരിശുഭൂമിയുണ്ടായിരുന്നു. 1971 ആയഷോഴേയ്‌ക്കും അത്‌ 
തീര്‍ത്തും ഇല്ലാതായി. 


സാക്‌ഷരത 1961-ല്‍ കുറവായിരുന്നെങ്കിലും (63.97) പിന്നീടത്‌ ജില്ലയുടെ 
പൊതുനിലവാരത്തിലേയ്‌ക്ക്‌ (81.7) ഉയര്‍ന്നു. ഇന്ന്‌ പട്ടികജാതിക്കാരുടെ 
സാക്‌ഷരതാ നിലവാരം മററുള്ളവരൂടേതിനെക്കാഠാം വളരെയൊന്നും താഴെയല്ല, പക്‌ഷേ 
സാക്‌ഷരതയുടെ കാര്യത്തില്‍ ഈ ഗാമം ഉഠംഷെടുന്ന കോട്ടയംജില്ല കേരളത്തില്‍ 
എന്നും മുന്‍പന്തിയിലായിരുന്നുവെന്നത്‌ ഓര്‍ക്കേണ്ടതുണ്ട്‌, കുുറിച്ചിയിലെ പട്ടിക 
ജാതിക്കാരുടെ തൊഴില്‍പങ്കാളിത്തം കൂടിയിട്ടുണ്ട്‌; സാമ്പത്തിക്രപവര്‍ത്തനങ്ങളില്‍ 
വൈവിദ്‌ ധ്യമുണ്ടായിട്ടുണ്ട്‌. ചെറുകടടുംബമെന്ന തത്വം അവര്‍ സ്വീകരിച്ചു; ജനന- 
മരണ നിരക്കുകഠം കുറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും അവരമുടെ സാമ്പത്തിക സാ 
ഹചര്യങ്ങളില്‍ ഇതിനനുസഭിച്ച മാററമൂണ്ടായിട്ടില്ല. 


ഇന്ന” കോളനിയിലെ സാക്‌ഷരത 87.4 ശതമാനത്തോളമാണ്‌. സ്‌(തീകളിലാണ്‌ 
നിരക്‌ഷരര്‍ കൂടുതല്‍; അവരുടെ സംഖ്യ പ്ൃമുഷന്‌ മാരുടെ ഇടയിലെ നിരക്‌ഷരരുടെ 
ഇരട്ടിയോളം വരും (യഥാദ്രകമം 16 ശതമാനവും ദശതമാനവും). ഇവരില്‍ ഭൂരി 
പക്‌ഷവും (്രായംചെന്നവരാണ്‌. സാക്‌ഷരരില്‍ മിക്കവാറും സ്‌(തീകഠം ഏതാനും 
വര്‍ഷത്തെ പ്രൈമറ വിദ്യാഭ്യാസം മാതമേ പൂര്‍ത്തിയാക്കിയിട്ടുള്ളൂ. വളരെ 
കുറച്ചു സ്‌്തീകാം മാ്രതമേ പത്താംതരത്തിനും അതിനഷുറവും എത്തുന്നുള്ളൂ 
(10 ശതമാനത്തോളം). പുരുഷന്‍മാരില്‍ 25 ശതമാനം പേര്‍ ഫൈസ്‌കരൂഠാംവിദ്യാദ്യാസം 
പൂര്‍ത്തിയാക്കുന്നുണ്ട്‌. ഏഴംശതമാനത്തിനടുത്ത്‌ പുരുഷന്‍മാര്‍ തുടര്‍ന്നുപഠിക്കു 
ന്നുണ്ട്‌. ഉയര്‍ന്ന വിദ്യാഭ്യാസയോഗ്യത ഉള്ളവരും അപൂര്‍വ്വമല്ല. പക്‌ഷേ അവര്‍ ഈ 
പ്രദദശത്ത്‌ സ്വത്ത്‌ സമ്പാദിച്ചും വിവാഹബന്‌ധത്തിലൂടടേയും പുതുതായി വന്നു 
ചേര്‍ന്നവരാണ്‌. 1930കളിലാണ്‌ കോളനി തുടങ്ങിയതെങ്കിലും ആദ്യകുടിപാര്‍ഷു 
കാരില്‍ ആര്‍ക്കും വിദ്യാദ്യാസകാര്യത്തില്‍ കാര്യമായ ഉയര്‍ച്ച ഉണ്ടായിട്ടില്ല; പല ഉന്നത 
വിദ്യാദ്യാസസ്‌ഥാപനങ്ങളും അടുത്ത്‌ ഉണ്ടായിട്ടുപോലും. ഇഷോഠം കുറേഷേര്‍ 
കോളേജുകളില്‍ ചേര്‍ന്നിട്ടുണ്ട്‌. അവര്‍ സ്‌ഥിരവമറുമാനമുള്ള കുടുംബങ്ങളില്‍നിന്നു 
വന്നവരാണ്‌. ഒരു കൂടിഷള്ളിക്കൂടവും നെയ്‌ ത്തുപരിശീലനക്രേന്ദവും പണ്ടുതന്നെ 
ഇവിടെ സ്‌ഥാപിച്ചെങ്കിലും അതുകൊണ്ട്‌ വലിയ (പപരയോജുനമുണ്ടായിട്ടില്ല. അടുത്ത 
കാലത്ത” മാര്രമാണ്‌ മിഡില്‍സ്‌കൂഠം നിലവില്‍ വന്നത്‌. നെയ്‌ത്തൃക്രേന്ദം പഴയ 
അവസ്‌ഥയില്‍ തന്നെയാണ്‌. രണ്ടോ മൂന്നോ കൊല്ലംകൊണ്ട്‌ നെയ്‌ത്തിന്‍െറ (പാഥ 
മിക കാര്യങ്ങാം മാതം പഠിഷിക്കുന്നു. കോളനിയിലെ പലരും നെയ്‌ത്തുപഠിച്ചു 
വെങ്കിലും ജോലികിട്ടുന്നോളമുള്ള പരിശീലനം ആര്‍ക്കും ലഭിച്ചിട്ടില്ല. ഇവിടെ 
തൊഴിലവസരങ്ങാം കുറവായതുകൊണ്ട്‌ ഈ പദ്‌ധതി തങ്ങഠാക്കുയോജിച്ച 
താണെന്ന്‌ കോളനിവാസികാം കരുതുന്നില്ല. 


1961-വരെ കൃഷിയെ ആശ്രയിച്ചാണ്‌ ഈ (ഗാമം നിലനിന്നിട്ടുള്ളത്‌. വളരെ 
യേറെ ചെറുകിടകൃഷിക്കാര്‍ ഇവിടെയുണ്ടായിരുന്നു. അടദുത്ത രണ്ടു പതിററാ 
ണ്ടുകളിലെ ജനസംഖ്യാവര്‍ദ്‌ധനവുമുലം ഇവര്‍ക്കും പടുതുതായിവന്നവര്‍ക്കും കര്‍ഷ 
കത്തൊഴിലാളികളാകേണ്ടീവന്നു. അന്ന്‌ കുട്ടനാട്ടില്‍ അതിന്‌ അവസരവുമുണ്ടായി 
രുന്നു. എന്നാല്‍ കൂട്ടനാട്ടില്‍ തൊഴിലാളികഠം വേണ്ട്രതയായതോടെ ഇവിടുത്തെ 
തൊഴിലാളികാം മററുമേഖലകളിലേയ്‌ക്ക്‌ നീങ്ങിത്തുടങ്ങി. കുടറേഷേര്‍ക്ക്‌* അടുത്തുള്ള 
ചില വ്യവസായ സ്‌ഥാപനങ്ങളില്‍ തൊഴില്‍കണ്ടെത്താന്‍ കഴിഞ്ഞു. ചിലര്‍ക്കു” 
സര്‍ക്കാര്‍-സ്വകാര്യ സ"ഥാപനങ്ങളിലും ജോലികിട്ടി. ഇവിടുത്തെ ആദ്യകാല കൂടി 
പാര്‍ഷുകാരദും ഈ മാററത്തിനു വിധേയമായി. 1983-ലെ സര്‍വേയദുടെ സമയത്ത്‌ 


80 കേരളപഠഥനങ്ങള്‍ | 


കോളനിയിലെ സമ്പദ്‌ഘടന (ഗാമത്തിലെ മററു പ്രദേശങ്ങളുടേതില്‍നിന്നും വ്യത്യ 
സ്‌തമായിമുന്നില്ല. 


വില്ലേജ്‌ രേഖകളില്‍ 120 കുടുംബങ്ങളെ ഇവിടെ പാര്‍ഷിച്ചതായി കാണുന്നു 
ണ്ടെങ്കിലും എല്ലാവരേയും ഇഷോം കണ്ടെത്താനായ യെന്നു വരില്ല 1983-ലെ സര്‍വേ 
സമയത്ത്‌ 99. കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞു. അവരില്‍ ആദ്യകാലകുടിപാര്‍ഷുകാരും 
അവരുടെ പിന്‍തലമദുറകളും അവരുടെ സ്വത്ത്‌ ഇഷോഠം കൈവശം വെച്ചിരിക്കുന്ന 
വരും പെടും. രൂപീകരണസമയത്തെ കോളനി(്പദേശത്ത്‌ പാര്‍ക്കുന്നവരാണ്‌ ഇവര്‍. 


മൊത്തം ആറുസമുദായങ്ങളില്‍പെടുന്നവരാണ്‌ കോളനിനിവ:സികാം. ഭൂരി 
പരക്‌ഷവറും പുലയരാണ്‌ (99 കുടുംബങ്ങളില്‍ 76). നാലു പറയകുടുംബങ്ങളും രണ്ടദു 
നായാടി കൂുടുംബങ്ങളുമടക്കം പട്ടികജാതിക്കാരായ 82 കുടുംബങ്ങളാണ്‌ ആകെ. 
പുതുതായി വന്ന കുടുംബങ്ങളില്‍ മണ്ടുപദുലയകുടറുംബങ്ങളൊഴികെ ഉള്ളവര്‍ പട്ടിക 
ജാതിയില്‍ പെടാത്തവരാണ്‌. സര്‍വേ നടത്തിയ 99 കുടുംബങ്ങളുടെ തരംതിരിവറുകാം 
പട്ടിക വ്യക്‌തമാക്കുന്നു (പട്ടികകഠം ഒന്ന്‌, രണ്ട"). 


പ്പട്ടിക - ഒന്ന്‌ 


സര്‍വേചെയത കുടുംബങ്ങള്‍ : സമുദായം, തലമുറ തിരിച്ച്‌ 








സമുദായം കുടുംബവിദഭാഗം 
ആദ്യകാല പിന്‍ പുതുതായി ആകെ 
കൂടുംബം തലമുറ വന്നവര്‍ 
പുലയര്‍ 34 40 മു 76 
പറയര്‍ ട്‌ ലു 0 4 
നായാടി മു 0 90 മ 
ഈഴവര്‍ 3 1 6 10 
വിശ്വകര്‍മ്മ 0 മു മു 4 
(ക്രിസ്‌ത്യാനി 0 0 3 3 
ആമെൈ ി ക്ട 13 99 





പട്ടിക - രണ്ട്‌ 
കുടുംബങ്ങളുടെ പഴക്കം 











സമുദായം നിലവിലുള്ള കൂടുംബങ്ങളൂരട പഴക്കം 

40 വര്‍ഷ 30-40 20-30 10-20 1-10 ആകെ 

ത്തിനുമേല്‍ 

പുലയര്‍ 7 20 20 ട 14 76 
പറയര്‍ 0 0 3 1 0 ി 
നായാടി 0 0 മു 0 0 മു 
ഈഴവര്‍ ല്‌ 2 മു 0 5 10 
വിശ്വകര്‍മ്മ 0 1 0 0 ! ക 
ക്രിസ്‌ത്യാനി 0 0 0 1 മു 3 
ആകെ 18 23 27 7 2 99 





കേരളപഠഥനങ്ങള്‍ 1 81 


കൂടൂംബങ്ങംക്ക്‌ തൂടക്കത്തിലും 1983ലും കൈവശമുണ്ടായിരുന്ന ഭൂസ്വത്തിന്‍െറ 
ചിത്രമാണ്‌” പട്ടിക - മൂന്ന്‌ നല്‌കുന്നത്‌. കൈവശഭൂമിയുടെ ശിഥിലീകരണം ഇത്‌ 
വ്യക്‌തമാക്കുന്നു. 


പട്ടിക - മൂന്ന്‌ 


ഭൂമി ശിഥിലീകരണ ല്ര്രകിയ 


കുടുംബങ്ങളുടെ എണ്ണും തിരിച്ച്‌ ആദ്യകാലം 
്്്‌ ഇഷോഴത്തെ സ്വത്ത്‌ (സെന്‍റ്‌) 
സ്വത്ത്‌ കുടുംബ ആകെ 


(സെന്‍റ്‌) | 10-ല്‍ 20-29 30-49 | 50-99 | 100-ല്‍ | ങ്ങളുടെ | ഭൂമി 
താഴെ എണ്ണും |(സെന്‍റ്‌| 
10-ല്‍ താഴെ 
10-19 
20-39 
40-49 


50-99 


100-ല്‍ 


കുടുംബങ്ങ 
ളൂടെ എണ്ണം 


ആകൈഭൂമി 
(സെന്‍റ്‌) 


(ആകെ 3301 സെന്‍റ്‌) 





പട്ടിക കാണിക്കുന്നത്‌ ആദ്യകാലത്ത്‌ മൊത്തം 55.35 ഏക്കര്‍ കരദൂമിയാണ്‌ 99 
കുടുംബങ്ങഠാക്കായി ഉണ്ടായിരുന്നത്‌ എന്നാണ്‌. ഇന്നത്‌ 33.01 എക്കറായി കുടുറഞ്ഞി 
ട്ടുണ്ട്‌. തുടക്കത്തില്‍ ബഹുഭൂരിപക്‌ഷം കുടുംബങ്ങാംക്കും (65 കുടുംബങ്അാംക്ക്‌) 50 
സെന്‍റ്‌ മുതല്‍ ഒരേക്കര്‍വരെ ദുമിയുണ്ടായിമുന്നു. അവരില്‍ 13 കുടുംബങ്ങാംക്കേ 
അത്‌ നിലനിര്‍ത്താന്‍ കഴിഞ്ഞിട്ടുള്ളു. മററ്‌ 26 കൂടുംബങ്ങളുടേത്‌ 30 മൂതല്‍ 49 
സെന്‍റ്‌ വരെയായി ചുരുങ്ങി; കൂടാതെ 25 കൂടുംബങ്ങളൂടേത്‌ 30സെന്‍റിനു താഴെ 
മാര്രതമുള്ള തൂണ്ടുഭൂമികളുമായി.ഇവരില്‍ ആറുകുടുംബങ്ങളുടെ കൈവശം 10സെന്‍റി 
നദൂതാഴെ വരുന്ന വീട്ടൂവളഷുമാത്രം. തൂടക്കത്തില്‍ 50 സെന്‍റിനുമേല്‍ ദൂമിയുണ്ടായി 
രുന്ന ഒരു കൂടുംബത്തിനുമാ(്തമേ ഭൂവിസ്തൃതി വര്‍ദ്‌ധിഷിക്കാന്‍ കഴിഞ്ഞുള്ളൂ. 


മ കേരളപഠനങ്ങള്‍ | 


ഇതാകട്ടെ കുടും ബനാഥന്‍െറ പെന്‍ഷനും ഉദ്യോഗസ്‌ഥരായ രണ്ടു കുടുംബാംഗങ്ങളുടെ 
ശമ്പളവും ഒരു ചെറിയ പലചരക്കുകടയില്‍നിന്നുള്ള വരുമാനവും വഴിയാണ്‌ 
സാദ്ധ്യമായത്‌. 


കുട്ടനാട്ടില്‍ 9 ഏക്കര്‍ പാടംവാങ്ങാന്‍ ഈ കുടുംബത്തിനു കഴിഞ്ഞു. മൊത്തം 99 
കുടുംബങ്ങളില്‍ 42 കുടുംബങ്ങ ഠം ആദ്യകാലസ്വത്ത" നിലനിര്‍ത്തിയിട്ടുണ്ട്‌. അഞ്ചു 
കറുടറുംബങ്ങംക്ക്‌* ഭൂവിസ്‌തൃതി വര്‍ദ്‌ധിഷിക്കാന്‍ കഴിഞ്ഞു. ബാക്കിയുള്ളവര്‍ക്ക്‌ 
സ്വത്ത്‌ ഭാഗികമായി നഷ്‌ടഷെടുകയാണുണ്ടായത്‌. അവരില്‍ 18 കുടുംബങ്ങഠം 
സ്വത്ത്‌ വിററത്‌ ചികിത്സയ്‌ക്കും 15 കുടുംബങ്ങാം വിവാഹാവശ്യത്തിനും എഴു 
കുടുംബങ്ങാം വീട്ടുചെലവിനുമായിരടുന്നു. കൃഷിയാവശ്യങ്ങഠാംക്കും സ്വകാര്യാവശ്യ 
ത്തിനുമായി 56 കൂടുംബങ്ങാം വായ്‌പയെടുത്തിട്ടുണ്ട്‌. 


കോളനിയിലെ ജനങ്ങളില്‍ ഭൂരിദാഗവും ഇന്നും കൃഷിഷണിയെ ആശ്രയിച്ചു 
കഴിയുന്നു. 67 കുടുംബങ്ങളുടെ (്രധാനവരുമാനമാര്‍ഗ”ഗം കൂലിഷണിയും കാര്‍ഷിക 
ജോലികളുമാണ്‌. മൂന്നുകുടുംബങ്ങാം കൃഷിചെയ്യുന്നവരായുണ്ട്‌. സര്‍ക്കാര്‍ 
ജോലിയില്‍നിന്നു വരദുമാനമറുളള 19 കറുടുംബങ്ങളാണുള്ളത”. എട്ടുകുടുംബങ്ങളില്‍ 
മരഷണി, തുന്നല്‍, കള്ളുചെത്ത്‌ തുടങ്ങിയ വിദഗ്‌ദ“ധജമോലികാം ചെയ്യുന്നവരുണ്ട്‌. 
മററു രണ്ടുവീട്ടുകാര്‍ ചെറിയ തോതിലുള്ള കച്ചവടസംരംഭങ്ങളില്‍ എര്‍പഫെട്ടിരിക്കുന്നു. 
സമദുദായംതിരിച്ചുള്ള കണക്ക്‌ പട്ടിക - നാലില്‍ കൊടുത്തിട്ടുണ്ട്‌. 


പട്ടിക - നാല്‌ 
കുടുംബങ്ങളുടെ വരുമാനമാര്‍ഗ“ഗങ്ങള്‍ 
ങ്ങാ തത്ത 


സമുദായം (പ്രധാന വരുമാനമാര്‍ഗ്‌ഗം 
കൂലി മാസ വിദഗ്‌ദ്ധ കൃഷി കച്ചവടം ആകെ 
ഷണി ശമ്പളം തൊഴില്‍ 


ന്ന ാാ്നനയയുനത്തി ്ളു 


പുലയര്‍ 6 10 3 3 ടി 76 
പറയര്‍ മു 1 ി . _ ക 
നായാടി മു നി - ഥു നി മു 
ഈഴവര്‍ ദ 3 മു .. മു 10 
വിശ്വകര്‍മ തി മു മ ലി നി ലി 
(ര്രിസ്‌ത്യാനികാം 3 പ; ക, ന ദ 
ആകെ 67 19 ി 3 മു 99 


.ാനാനാാാാാത്തെ കത്തു 


കോളനിയിലെ സര്‍വേ ചെയ്‌ത 99 വീടുകളിലെ ആകെ ജനസംഖ്യ 601 ആണ്‌; 
325 പൂരുഷന”്‌മാരും 276 സ്തീകളും. ആണ്‍-പെണ്‍ അനുപാതം 1961-ല്‍ 89 
ആയിരുന്നത്‌ 1983 ആയഷോഴേയ്‌ക്കും 85 ആയി കുറഞ്ഞു. എങ്കിലും കുടുംബ 
ത്തിലെ ശരാശരി അംഗസംഖ്യ 5.24-ല്‍ നിന്ന്‌ 6.07 ആയി വര്‍ദ്‌ധിക്കയാണുണ്ടായത”. 
പുതിയ തലമുറയില്‍ ജനനനിരക്ക്‌ കുറയുന്നുണ്ട്‌. കൂടാതെ ശിശുമരണനിരക്കും 
മൊത്തം മരണനിരക്കും പുതിയ തലമുറയില്‍ കുറഞ്ഞിട്ടുണ്ട്‌. ഇവിടെ നിലവിലുള്ള 
സാമൂഫ്യ-സാമ്പത്തിക പശ്‌ചാത്തലത്തില്‍ കൂടെക്കൂടെയുള്ള ജനനവും മരണവും 
ജനങ്ങളുടെ പരിമിതമായ വിദവാടിത്തറ ഗുരുതരമായി ശോഷിച്ചുപോകുന്നതി 
ലേയ്ക്ക്‌ നയിക്കും. അതുകൊണ്ട്‌ വളരെക്കുറച്ച്‌ കുടുംബസ്വത്തിന” അവകാശിക 
ാകുന്ന ഇന്നത്തെ തലമുറ കറുടുംബവലിഷം നിയ്രന്ത്രിക്കുന്നതില്‍ (്രദ“ധിക്കുന്നുണ്ട്‌. 


ക്രേളപഠനങ്ങള്‍ [| ദ 


കൂടാതെ വിദ്യാഭ്യാസത്തിനന്‍റെെ മേന്മയും മെച്ചങ്ഷെട്ട ചികിത്‌സാ സരകര്യ 
ങ്ങളും, എല്ലാററിനുമൂപരി തൊഴിലവസരങ്ങളുടെ അനിശ്‌ചിതത്വവും കുടുംബ 
വലിഷം പരിമിതഷെടുത്തുന്നതിന്‌ കാരണമായിട്ടുണ്ട്‌. 


1983-ലെ സര്‍ദവ അനുസരിച്ച്‌ കോളനിയിലെ ആകെ തൊഴില്‍പങ്കാളിത്ത 
നിരക്ക്‌ 39,4 ശതമാനമാണ്‌. പട്ടികജാതിക്കാര്‍ക്കിടയില്‍ തൊഴില്‍പങ്കാളിത്തം 
പുരദുഷന്‌മാരുടേത്‌ 48.9 ശതമാനവും സ്‌(തീകളുടേത” 28.6 ശതമാനവുമാണ്‌, 
കര്‍ഷകത്തൊഴിലാളിസ്‌ത്രീകളില്‍ മൂന്നില്‍ രണ്ടും പട്ടികജാതിക്കാരാണ്‌, മററു 
സമുദായങ്ങളില്‍ഷെടുന്ന സ്‌(തീകുളുടെ തൊഴില്‍പങ്കാളിത്തം പൊതുവേ കുറവാണ്‌. 
മിക്കവരും വീട്ടുജോലികളില്‍ (ശദ്‌ധക്രേന്ദീകരിക്കുന്നു. 


തോഴിലവസരങ്ങളില്‍വന്ന മാററം മനസ്സിലാക്കുവാനായി കോളനിയിലെ 294 
പേരുടെ വിവരങ്ങഠം ഈ ലേഖകന്‍ ശേഖരിക്കുകയുണ്ടായി. ഇവരില്‍ 183 പുരുഷന്‍ 
മാരും ശേഷം 111പേര്‍ സ്‌(തീകളുമാബ്‌. ആദ്യകാലത്ത്‌ ഇവരില്‍ 27പേര്‍ ആശ്രിത 
കര്‍ഷകുത്തൊഴിലാളികളായിരദുന്നു. എന്നാല്‍ ഈയൊരു വിദാഗം ഇന്ന്‌ അപ്രത്യ 
ക്‌ഷമായിക്കഴിഞ്ഞു. ആദ്യകാലത്ത്‌ സാധാരണ കര്‍ഷകത്തൊഴിലാളികളായിരുന്ന 
20 പുരുഷന്‌മാരില്‍ നാലുപേരര ഇന്ന്‌ ആ തൊഴിലില്‍ എര്‍ച്പെട്ടിട്ടുള്ളു. കര്‍ഷക 
ത്തൊഴിലാളിസ്‌ര്തീകളുടെ എണ്ണത്തില്‍ അ(തതന്നെ കുറുറവുണ്ടായിട്ട ല്ല. മുമ്പ്‌ 83 
പേരുണ്ടായിരുന്നിടത്ത്‌ ഇന്ന്‌ 58 പേരുണ്ട്‌. കൂലിഷണിക്കുപോകുന്നവരുടെ 
മൊത്തംസംഖ്യയില്‍ മാററമില്ല. എന്നാല്‍ പുരുഷന്‌മാരുടെ എണ്ണം 97ല്‍ നിന്ന്‌ 90 
ആയിക്കുറഞ്ഞഷോഠാം സ്തീകളുടെ എജ്ജം എഴില്‍നിന്ന്‌ 14 ആയി ഇരട്ടിച്ചു. മാസ 
ശമ്പളക്കാരുടെ എണ്ണത്തില്‍ കാര്യമായ വര്‍ദ്‌ധനവില്ല. മുമ്പ്‌ 33 പേരായിരുന്നു 
മാസശമ്പളക്കാര്‍. ഇന്നത്‌ 36 ആയിട്ടുണ്ട്‌. കച്ചവടത്തില്‍ ഏര്‍ഫെട്ടിരുന്നവരുടെ 
എണ്ണം തുടക്കത്തില്‍ മൂന്നായിരുന്നു; ഇന്ന്‌ എട്ടുപേര്‍ കച്ചവടക്കാരാണ്‌. (ശദ്‌ധേയമായ 
മറെറാരു വശം തൊഴിലില്ലായ്‌മയുടേതാണ്‌. ആദ്യകാലത്ത്‌ സര്‍വേ ചെയ്‌ത 
വരെല്ലാം തന്നെ എന്തെങ്കിലും തൊഴിലില്‍ ഏര്‍ച്െട്ടിരുന്നു. ഇന്ന്‌ 55പേര്‍ (24പുരു 
ഷന്‌മാരും 31 സ്‌ധ്രീകളും) തൊഴില്‍ രഹിതമാണ്‌. പക്‌ഷേ ഇവരില്‍ കുറച്ചുപേര്‍ 
വ്ൃദ്‌ധരും വീട്ടുജോലിയില്‍ എഏര്‍പ്െട്ടിരിക്കുന്ന യുവതികളും ആണ്‌. മററുള്ളവര്‍ 
ഏതെങ്കിലും തൊഴിലവസരങ്ങം പ്രതീക്‌ ഷിച്ചുകഴിയുന്നു. 


ഉയര്‍ന്നതൊഴില്‍പങ്കാളിത്തം ഉയര്‍ന്ന വരുമാനം ഉറഷുവരുത്തണമെന്നില്ല 
മാന ശമ്പളക്കാരെ (അവര്‍ തൊഴിലെടുക്കുന്നവരുടെ 15 ശതമാനം വരും) മാററി 
നിര്‍ത്തിയാല്‍ വര്‍ഷംമുഴുവന്‍ തൊഴില്‍ കിട്ടുന്നവരുടെ എണ്ണം വളരെക്കുറവാണ്‌. 
26 ശതമാനത്തോളംവരുന്ന കര്‍ഷകത്തൊഴിലാളികാഠക്ക്‌ ഭാഗികമായി മാതമേ 
ജോലിയുള്ളൂ. നിത്യവ്ൃത്തിക്കുള്ളത്‌ നേടാമെന്നല്ലാതെ അവര്‍ക്ക്‌ മിച്ചംവെക്കാനാ 
വില്ല. 46 ശതമാനം വരുന്ന കുലിഷണിക്കാരുടെ സ്‌ഥിതിയും വളരെയൊന്നും 
വ്യത്യസ്‌തമല്ല. അവരില്‍ ചുരുങ്ങിയൊരറു വിഭാഗത്തിന്‌ (2.51) സമ്പാദിക്കാനാ 
വുന്നുണ്ട്‌. എന്നാല്‍ അതിലേറെഷേര്‍ക്ക്‌ (3.35) വരുമാനം നിത്യവ്യത്തിക്ക്‌ മതി 
യാകുന്നില്ല. ശേഷം 47.69 ശതമാനംഭപര്‍ക്ക്‌ വരുമാനവും ചെലവും കഷ്‌ടിച്ച്‌ ഒത്തു 
പോകാന്‍ കഴിയുന്നു. മാസശമ്പളക്കാരില്‍ മൂന്നില്‍ രണ്ടുപേര്‍ക്കും സമ്പാദിക്കാന്‍ 
കഴിയുന്നുണ്ട്‌. എന്നാല്‍ മാഡശമ്പളക്കാര്‍ ന്യൂനപക്‌ഷമാണെന്ന്‌ നേരത്തേ 
സൂചിഷിച്ചുവല്ലോ. 


മരണവും മോഗവാംപോലുള്ള കാലക്കടുകാം വരറുമാനത്തിന്‍െറ നല്ലൊരു 


പങ്ക" അപഹരിക്കുന്നു. പല കുടുംബങ്ങളും സ്വത്ത്‌ വില്‌ക്കേണ്ടിവന്നത്‌ ചികി 
ത്‌സയ്‌ക്കും വിവാഹത്തിനുമാണെന്ന്‌ നാം കണ്ടു. സ്‌ധ്രീധനസ്രമ്പദായം കോളനി 


84 ക്േരേളപഠനങ്ങള്‍ ॥ 


യില്‍ പരക്കേയുണ്ട്‌. സ്‌(തീധനമോ ആര്‍ദഭാടമോ ഇല്ലാതെ ചുരുക്കം വിവാഹങ്ങളേ 
നടക്കുന്നുള്ളു (3.4% മാര്തം). സ്‌തീധനത്തില്‍ മുന്‍ഗണന സ്വര്‍ണ്ണത്തിനാണ്‌, 
്ാമത്തിലെ വിവാഹം കഴിച്ചുപോയ സ്‌ത്രീകളില്‍ 42.04 ശതമാനം പേര്‍ക്ക്‌ പണവും 
സ്വര്‍ണ്ണവും സ്‌(തീധനമായി കൊടുക്കേണ്ടിവന്നു. മറെറാരു 17.04 ശതമാനം വിവാ 
ഫങ്ങളില്‍ ഭൂമിയും സ്വര്‍ണ്ണവും, 11.36 ശതമാനം വിവാഹങ്ങളില്‍ സ്വര്‍ണ്ണം മാത്രവും 
സ്‌(രീധനമായി നല്‌കിയിട്ടുണ്ട്‌”. 9.06 ശതമാനം വിവാഹങ്ങളില്‍ ഭൂമിമാധ്രമായി 
രുന്നു സ്‌(തീധനം. 5.68 ശതമാനം വിവാഹങ്ങളില്‍ പണവും അ(തതന്നെ വിവാഹ 
്ങളില്‍ ഭൂമി, സ്വര്‍ണ്ണം, പണം ഇവ മൂന്നും സ്‌തീധനമായി കൈമാറുകയുണ്ടായി. 
ഗ്രാമത്തിലേയ്‌ക്ക്‌ വിവാഹംകഴിച്ചുവന്ന സ്ര്്രീകാം മിക്കവാറും (7096 ശതമാനം) 
പ്രണവും സ്വര്‍ജ്വുമാണ്‌ സ്‌(തീധനമായി കൊണ്ടുവന്നത്‌. ഭൂമിമാത്രം സ്‌ധ്രീധന 
മായി കൊണ്ടുവന്നവരുടേയും ഭൂമിയും സ്വര്‍ണ്ണവും കൊണ്ടുവന്നവരുടേയറും ഭൂമി, 
സ്വര്‍ണ്ണം, പണം ഇവമമൂന്നും കൊണ്ടുവന്നവരദുടേയും എണ്ണംതുല്യമാണ്‌ (1.614% വീതം). 
വിവാഹത്തിലൂടെ ഈ ഗ്രാമവാസികഠംക്ക്‌ കിട്ടിയതിലേറെ ഭൂമി നഷ്‌ടചെട്ടിട്ടുണ്ട്‌. 


ഈ പ്രബന്‌ധത്തില്‍ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലും പരിസരത്തുമുള്ള കര്‍ഷക 
ത്തൊളിലാളിജാതികാംക്കിടയിലെ മാററത്തിന്‍െറ ചരിത്ര്രപ്രകിയയുടെ ചില ഘടക 
ങ്ങളാണ്‌ പരിശോധിച്ചത്‌. മണ്ണിനോടും ജന്‌മിയോടും പൂര്‍ണ്ണമായ കൂറുപുലര്‍ത്തി 
യിരുന്ന പരമ്പരാഗത കര്‍ഷകത്തൊഴിലാളിജാതികളാണ്‌ കുട്ടനാടന്‍ കായല്‍നിലങ്ങാം 
ആദ്യമായി കൃഷിക്കുപയുക്‌തമാക്കിയത”. (്രമേണ സംഘടിതതൊഴിലാളി(്പസ്‌ഥാ 
നത്തിന്‍േറയും സാമദുഹ്യ-മാഷ്‌(ടീയബോധത്തിന്‍േറയും സ്വാധീനഫലമായി ജന്‌മി. 
അടിയാന്‍ ബന്‌ധത്തിന്‌ കാര്യമായ മാററമുണ്ടായി. എന്നാല്‍ ഇന്നും പലതരത്തില്‍ 
സാമ്പത്തിക വൈഷമ്യങ്ങാം അവരെ വേട്ടയാടുന്നു. സംഘടിതസമരങ്ങളുടെ ഫലമായി 
കൂലിക്കൂടുതല്‍ നേടിയെടുക്കാന്‍ കഴിഞ്ഞുവെങ്കിലും തൊഴിലവസരങ്ങളുടെ കുറവും 
പറുരുഷന്‌മാരേക്കാഠം സ്‌(തീതൊഴിലാളികളെ നിയോഗിക്കുന്നതും പണത്തിന്‍െറ 
മൂല്യഭശാഷണവും നേട്ടങ്ങളെ നിഷ്‌ (പഭമറക്കി. യഥാര്‍ത്‌ഥത്തില്‍, കഷ്‌ടിച്ച്‌ ഉപജീ 
വനംപോലും ഉറഷില്ലാതെ ഇഷോഴും കുട്ടനാട്ടിലെ കര്‍ഷകത്തൊഴിലാളികുടുംബങ്ങ 
ളുടെ ജീവിതനിലവാരം താഴ്‌ന്നതാണ്‌. 


എന്നാല്‍ ദരിദ്രകര്‍ഷകത്തൊഴിലാളികളെ പൂനരധിവസിഷിക്കുന്നതിനായി 
സ്‌ഥാപിച്ച സചീവോത്തമപുരം കോളനിയിലേയ്‌ക്ക്‌ കൂടിയേറിയ പല കുടുംബ 
അ്ങാകക്കറും നിഷ്ലാരമെങ്കിലും മെച്ചഷെട്ട അനുദവമാണുള്ളത്‌. അവരെ വികസന പരി 
പാടികളുടെ ലക്‌ഷ്യമായി പരിഗണിച്ചതാണ* ഇതിനുകാരണം. കുറച്ചു ഭൂമിയും 
മററുചില സഹായങ്ങളും അവരുടെ ജീവിതസാഹചര്യങ്ങാം കറററെയൊക്കെ മെച്ചഷെ 
ടുത്തിയിട്ടുണ്ട്‌. കൂട്ടനാടിനടുത്തുതന്നെയായതറുകൊണ്ട്‌ അവര്‍ക്ക്‌” അവിടെഷോയി 
പരണിയെടുക്കാനും സാധിക്കുന്നുണ്ട്‌. എന്നാല്‍ ഇഭഷാഴറും അവര്‍ അനുഭവിക്കുന്ന 
സാമൂഹ്യ-സാമ്പത്തിക സമ്മര്‍ദ്ദങ്ങഠം കാരണം ഭൂമി നഷ്‌ടഷ്ഷെട്ടു കൊണ്ടിരിക്കുകയും 
കടബാദ്‌ ധ്ൃയതകാം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 


കോളനിയിലെ കര്‍ഷകജനതയിലുണ്ടായ തരംതിരിവുകാം സമീപകാലസംഭവ 
മാണ്‌. ആദ്യം ഭൃമികിട്ടിയിരുന്ന ചെറുകിടകര്‍ഷകര്‍ക്ക്‌ ഭൂമിയിലുണ്ടായിരടുന്ന 
നിയ്രന്തണം ഏതാണ്ട്‌ പൂര്‍ണമായിതന്നെ നഷ്‌ടച്ചെട്ടിട്ടുണ്ട്‌. വില്‌പനയും ഭാഗം 
വയ്‌പുംമൂലം ശരാശരിഭദൂമി ഏതാനും സെന്‍റുകളായി ചുരുങ്ങി. തൊഴിലാളികഠം 
മിക്കവരും ഭാഗികമായിമാ്രം പണിയുള്ളവരാണ്‌. വരുമാനം ദൈനംദിനാവശ്യ 
്ങാംക്കേ തികയൂ. വിവാഹച്ചെലവറും ചികിത*സയും അവരുടെ കടബാധ്യത വര്‍ദ്‌ധി 


കേരളപഥനങ്ങള്‍ 1 ടട 


ഷിച്ചു. എങ്കിലും കോളനി സ"ഥാപിച്ചതുകൊണ്ടുണ്ടായ നല്ലവശങ്ങഠം അവഗണിച്ചു 
കൂടാ. ശിശുമരണനിരക്കുകുറഞ്ഞു, സാക്‌ഷരത ഉയര്‍ന്നു. പക്‌ഷേ ഉപരിവിദ്യാഭ്യാസ 
മുള്ളവര്‍ അപൂര്‍വമാണ്‌. തന്‌മൂലം ഉയര്‍ന്നജോലിക്കര്‍ഹരായവര്‍ ഉണ്ടായിട്ടില്ല. 
കര്‍ഷകത്തൊഴിലാളിജാതികളുടെ പരമ്പരാഗതമായ സാമ്പത്തികാരശിതത്വവും ദാരി 
്ര്യവും ദൂരീകരിക്കാന്‍ നിശ്‌ചിതലക്‌ഷ്യംവെച്ചു നടത്തിയ്രശമം ഭാഗികമായേ 
വിജയിച്ചുള്ളുവെന്നാണ്‌ ഈ പഠനം വ്യക്‌തമാക്കുന്നത്‌. അതറും ഇത്തരമൊരു 
അവസരം കിട്ടാത്ത കുട്ടനാട്ടിലെ മററുമേഖലകളറുമായി തട്ടിച്ചുനോക്കുടമ്പോഠം മാതം. 
ചുരുക്കിഷറഞ്ഞാല്‍ കുറിച്ചികോളനിയെക്കുറിച്ചുള്ള ഈ സൂക്‌ഷ്‌മ പഠനം വെളി 
വാക്കുന്നത്‌ സമ്രഗമായ സാമൂഹിക-സാമ്പത്തിക മാററത്തിന്‌ പകരം നിലക്കാന്‍ 
ലക്‌ഷ്യവിദാഗസമീപനത്തിന്‌ കഴിയില്ല എന്നാണ്‌. ൫ 


[വിവ: പി. ടി. തോമന്ന്‌] 


86 കേരളപഠനങ്ങള്‍ | 


(പളയവും വരള്‍ച്ചയും 


ധാരകി ഭോഗ്‌ 


വവം1സ്‌ഥിതിഅഭയാര്‍ത്‌ഥികഠം ഇന്നത്തെ ലോക്രരരമത്തില്‍ ഒരു അനിവാര്യത 
യായി മാറിക്കഴിഞ്ഞു. ഏതാനും ആഴ്‌ചകാംക്കറുമുമ്പ്‌ തെക്കന്‍കേരളത്തിലുണ്ടായ 
മിന്നല്‍പ്പളയങ്ങാം സൃഷ്‌ടിച്ച അദഭയാര്‍ത്‌ഥികളുടെ പലായനം ഹൃദയഭേദകമാണ്‌. 
നദീതടപദ്‌ധതികാഠം നടഷിലാക്കുന്നതിനായി പദ്ധതി അനുകൂലികളുടെ ലോബി 
നിരത്തദുന്ന സ്‌ഥിരംവാദമാണ്‌ ഇത്തരം പദ്‌ധതികഠം പ്രളയത്തെ നിയ്യരന്രിക്കു 
മെന്നത്‌. എഞ്ചിനിയര്‍മാര്‍ പടുകൂററന്‍ നിര്‍മ്മിതികളദുടെ അപ്രമാദിത്വത്തെച്ചൊല്ലി 
ആണയിടുന്നു. വികസനവിദഗ്‌ദ്‌ധര്‍ പദ്‌ധതിമൂലം ജനങ്ങഠംക്കറുണ്ടാകുന്ന നേട്ടങ്ങ 
ഒെക്കുറിച്ച്‌ വാചാലരാകുന്നു. എന്നാല്‍ ഇത്തരം അവകാശവാദങ്ങളുടെ കഴമ്പില്ലായ്‌മ 
ഇന്നു പുറത്തുവന്നിരിക്കുകയാണ്‌. പ്രളയവും വരഠാംച്ചയറ്റും തടയുന്നില്ലെന്നറു 
മാത്രമല്ല അതിനു കാരണമാവുകകൂടി ചെയ്യുന്നവയാണ്‌ ഇത്തരം പദ്‌ധതികാം എന്നു 
തെളിഞ്ഞിട്ടും പൂതിയ അണക്കെട്ടുകാംക്കുവേണ്ടി മുറവിളികൂട്ടുകയാണ്‌ വികസന 
വിദഗ”ദ“ധരദും നയകര്‍ത്താക്കളും. ഒരു വീണ്ടുവിചാരത്തിന്‌ അവര്‍ ഇനിയും 
തയ്യാറല്ലെന്നു തെളിയിക്കുന്നതാണ്‌ ആറു പുതിയജലസേചനപദ്‌ധതികാംക്കായി 
ലോകബാങ്കിന്‍െറസഹായം തേടുമെന്ന ജലസേചനവകുഷുമ്രന്തിയുടെ ഇരയിടത്തെ 
(പസ"താവന. 


വരാംച്ചയും വെള്ളഷൊക്കവും കേരളത്തെ സംബന്‌ധിച്ചിടത്തോളം അപൂര്‍വ്വങ്ങ 
ളായ (പതിദാസങ്ങളായിമുന്നു. എന്നാലിന്ന്‌ അവ ആണ്ടുതോറും ആവര്‍ത്തിക്കഷെ 
ടുന്നു. (പകൃതിയുടെ സന്തുലിതാവസ്‌ഥ നഷ”ടഷെടുമ്പോഠം കാലാവസ്ഥയിലും 
പരിസ്‌ഥിതിയിലറും വ്യതിയാനങ്ങാം സംഭവിക്കുന്നു. "എന്തു വിലകൊടുത്തും 
വികസനം' എന്ന (ശ്രസ്വദ്ൃഷ്‌ടിനയം ഈ ദുരവസ്‌ഥയ്‌ക്ക്‌ ആക്കം കൂട്ടുന്നു. കേരള 
ത്തിലെ ആളോഹരി ശുദ്‌ധജലലഭ്യത ഇന്ന്‌ രാജസ്‌ഥാനിലേതിനേക്കാഠം കുറവും 
അഖിലേന്ത്യാശരാശരിയുടെ താഴെയറുമാണെന്നത്‌ ഞെട്ടിഷിക്കുന്ന അറിവാണ്‌. 





“എനിക്കുശേഷം (പളയം" 


ഇത്‌ ആലങ്കാരികമായ ഒരു (പയോഗമെങ്കിലും വനങ്ങളുടെ കാര്യത്തില്‍ 
വാച്യാര്‍ത്‌ഥത്തില്‍ത്തന്നെ ശരിയാകുന്നു. പാരിസ്‌ഥിതിക നന്തുലനത്തിന്‌ 
ഭൂവിസ്‌ത്ൃതിയുടെ മൂന്നിലൊന്നെങ്കിലും നിബിഡവനമായിരിക്കണം. പരിസ്‌ഥിതി 
യുടെ നിലനില്‌പിനത്യന്താപേക്‌ഷിതങ്ങളായ ്രരകിയകളുടെ - ഈര്‍ജു്‌ജ ഒഴുക്ക്‌ 
(൦൦1൦൧), ജലച്രകണം (ഷദ80 ൭011). പോഷകല്രരകണം (ന്ധഥിട൨ ൮01൩9) 
തുടങ്ങിയവ - നിര്‍വ്വഹണത്തില്‍ മഴക്കാടുകഠംക്ക്‌ വലിയ പങ്കുണ്ട്‌. 


ഇരൂപതാംനുററാണ്ടിന്‍െറ ആദ്യദശകത്തില്‍ കേരളത്തിന്‍െറ ഭൂവിസ്‌തൃതി 
യുടെ 40 ശതമാനത്തോളം നിബിഡവനമായിരുന്നു. വനവ്യവസായങ്ങാംക്കുവേണ്ടിയും 
നാണ്യവിളകൃഷിക്കായും വന്‍കിടജലസേചന - വൈദ്യുതപദ്‌ധതികഠംക്കായറും വെട്ടി 
മാററിയതിന്‍െറ ഫലമായി ഇന്നത്‌ 10 ശതമാനത്തില്‍ താഴെയായിരിക്കുന്നു. വന 
നശീകരണം ഇവിടത്തെ ജലച്രരകണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്‌. പശ്‌ചിമഘട്ട 
ത്തിലും അതിന്‍െറ ചരിവുകളിലുമുള്ള വനങ്ങഠം ഇടനാട്ടിലേയും തീര്രപദേശ 
ത്തേയും ജലച്ചരകണത്തെ (കമീകരിക്കുന്നതില്‍ സദ്രപധാനമായ പങ്കുവഹിച്ചി 


ക്േരളപഠഥനങ്ങള്‍ | 7 





അണക്കെട്ടിനുമുമ്പ്‌ 











88 കേരളപഠനങ്ങള്‍ 1 





രുന്നു. അവ വര്‍ഷകാലത്ത്‌ വെള്ളം സംഭരിച്ചുവെച്ച്‌ വെള്ളഷൊക്കം തടയുകയും 
വേനല്‍ക്കാലത്ത്‌ അത്‌ വിട്ടുകൊടുത്ത്‌ വരാംച്ചയെ ചെറുക്കുകയും ചെയ്‌തിരുന്നു. 
കന്യാവനങ്ങളിലെ (ഡിയറ ൦8515) മേല്‍മണ്ണില്‍ ധാരാളം ജൈവാംശം അടങ്ങിയിട്ടു 
ഒളതിനാല്‍ ജലം ആഗിരണം ചെയ്യാനുള്ള ശേഷി കൂടുതലായിരിക്കും. വെള്ളം ഭൂമി 
യിഭലയ്‌ക്ക്‌ കിനിഞ്ഞിറങ്ങി ഭൂമിക്കടിയിലെ ജലശേഖരത്തെ പുഷ്‌ടിഷെടുത്തുന്നു. 
കേരളത്തിലിന്നു കണ്ടുവരുന്ന മഴയുടെ ക്രമരഹിതമായ വിതരണം, വര്‍ഷകാലത്തെ 
ശക്‌തിയേറിയ മലവെള്ളഷാച്ചില്‍, പുഴകാം തോടുകാം എന്നിവ പെട്ടെന്ന്‌ വററി 
ഷോവുന്നത്‌, ഭൂഗര്‍ഭജലനിരക്ക്‌ താഴ്‌ന്ന്‌ കിണറുകാം വററുന്നത്‌ എന്നിവ വന്‍ 
തോതിലുള്ള വനനശീകരണത്തിന്‍െറ സൃഷ്‌ടികളാണ്‌. ബംഗ്ലാദേശില്‍ ആണ്ടോടാ 
ണ്ടുണ്ടാകുന്ന (പളയങ്ങളുടെ മൂലകാരണം ഹിമാലയത്തിലെ വനനശീകരണമാണെ 
ന്നത്‌ ഇവിടെ ഓര്‍മ്മിക്കുക. 


വനനശീകരണം മണ്ണൊലിഷിന്‌ കാരണമാകുന്നു. ഇതിന്‍െറ ഫലമായി മണ്ണ്‌ 
നഷ്‌ടഷെട്ട (്പരദേശവും മണ്ണ്‌ അടിഞ്ഞുകൂടിയ (്രദേശവൂം കൃഷിയോഗ്യമല്ലാതായി 
ത്തീരുന്നു. ജലസംഭരണി കളുടെ വൃഷ്‌ടിപ്രഭദശത്തു (100൩൦0: ദ(83) നടക്കുന്ന 
വനനാശം സംഭരണികളില്‍ മണ്ണ്‌ അടിഞ്ഞുകൂടുന്നതിനും സംഭരണശേഷിയും 
ആയുസ്സും കുറയ്‌ക്കൂന്നതിനും കാരണമാവുകയും ചെയ്യുന്നൂ. വലിയ അണക്കെട്ടു 
കളില്‍ ഓരോവര്‍ഷവും 100 ചതുര്രശകിലോമീറററില്‍ എകദേശം നാലു ഹെക്‌ടര്‍ 
മീററര്‍ എന്നതോതിലും ഇടത്തരം വലിഷമുള്ള അണക്കെട്ടുകളില്‍ രണ്ടു ഹെക്‌ടര്‍ 
മീററര്‍ എന്നതോതിലും എക്കല്‍മണ്ണ്‌ അടിഞ്ഞുകൂടുന്നു. ഈ നിരക്കില്‍ ഏകദേശം 
25 വര്‍ഷമാകറുമ്പോഴേയ്‌ക്കും അണക്കെട്ടുമുഴുവന്‍ മണ്ണുകൊണ്ട്‌ നിറയും. ഇതു 


തടയുന്നതിന്‌ ഫലപ്രദമായ എ.൭ല്‍െമാററല്‍ (9൭519100) നടപടികാം നമ്മുടെ 
അണക്കെട്ടുകളില്‍ സ്വീകരിച്ചിട്ടില്ല. 


കേരളത്തില്‍ ജലസേചനപദ്‌ധതികാംക്കായി മുടക്കിയമുതലിന്‍െറ 88 ശതമാ 
നവും വന്‍കിടപദ്‌ധതികാംക്കും ബാക്കി 12 ശതമാനം ചെറുകിടപദ്‌ധതികാംക്കു 
മായാണ്‌ വിനിയോഗിച്ചിരിക്കുന്നത്‌. എന്നാല്‍ കൈവരിച്ച മൊത്തം നനവിസ്‌ത്ൃയ 
തിയിൽ വന്‍കിടപദ്‌ധതികളുടെ പങ്ക്‌ 67ശതമാനവും ചെറുകിടപദ്‌ധതികളുടേത്‌ 
ദദശതരാനവുമാണ്‌. വ൯കിടപദ്‌ധതികഠം കൂടുതല്‍ കാര്യക്‌ഷമമാണെന്ന അവകാശ 
വാദം തെററാണെന്നു ഇതില്‍നിന്നു തെളിയുന്നുണ്ടല്ലോ. 


ജലദാര്‍ലഭ്യം എന്തുകൊണ്ട'? 


ആണ്ടില്‍ ശരാശരി 3000 മില്ലിമീററര്‍ മഴ ലഭിക്കുന്ന, 44നദികളും അനേകം 
തടാകങ്ങളും കുളങ്ങളുമുള്ള കേരളത്തില്‍ ജലദര്‍ലദ്യം എന്തുകൊണ്ട്‌” അനുദവ 
.ഷെടുന്നു എന്ന ചോദ്യം സംഗതമാണ്‌. കേരളത്തിലെ മഴയുടെ വിതരണം ഇടവ 
ഷാതി, തുലാവര്‍ഷം എന്നീ രണ്ടു മണ്‍സറൂണ്‍കാലങ്ങളിലായി മിക്കവാറും ഒതുങ്ങി 
നില്‌ക്കുന്നു. ആണ്ടുചെല്ലുന്തോറും ഈ മണ്‍സറദൂണ്‍മഴകളുടെ അളവും വിതരണവും 
അനിശ്ചിതമായി വരികയാണ്‌. കേരളത്തിലെ 44നദികളില്‍ 40-ഉം പശ്‌ചിമ 
ഘട്ടത്തില്‍ ഉത്‌ ഭവിച്ച്‌ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലില്‍ പതിക്കുന്നവയാണ്‌. 
ഈ നദികളുടെ നീളക്കുറവും (ശരാശരി നീളം 64 കിലോമീററര്‍) ഭൂമിയുടെ 
പടിഞ്ഞാറോട്ടുള്ള ചരിവും മൂലം ഒഴുക്കിന്‌ വേഗതകൂടി വെള്ളം പെട്ടെന്ന്‌ അറബി 
ക്കടലിലെത്തുന്നു. ഏതാണ്ട്‌ 58 ദശലക്‌ഷം ക്യൂബിക്‌മീററര്‍ വെള്ളമാണ്‌ ഇപ്രകാരം 
ഒന്നിനും ഉപയോഗച്ചെടാതെ കടലിലേയ്‌ക്കൊഴുകുന്നത്‌. ആണ്ടില്‍ ലഭ്യമാകുന്ന 
3000 മില്ലിമീററര്‍ മഴയില്‍ 1800 മില്ലിമീററര്‍ ബാഷ്‌പീകരണ - സസ്യഭസ്വദന 
(ദഗ്ാഠ0ടി൫00൩) വഴി നഷ്‌ടമാകുന്നു. 900 മില്ലിമീററര്‍ മഴവെള്ളം ഒഴുകി 


കേരളപഠനങ്ങള്‍ | 89 





അണകെകെട്ടിനുകുമ്പ്‌ 








മ്പ്‌ 


ക്രേളപഥനങ്ങള്‍ ॥ 


ഷോകുന്നുു. ശേഷം 300 മില്ലിമീററര്‍ മാത്രമേ ഭൂഗര്‍ദജലം പുനസ്സംഭരിക്കുന്നതി 
നായി ഇന്ന്‌ ഉപയോഗച്ചെടുന്നുള്ളൂു. 


ജലച്രരകണത്തില്‍ വനങ്ങാംക്കുള്ള പങ്കിനെഷററി സൂചിഷിച്ചുവല്ലോ. ഭൂഗര്‍ഭ 
ജലസംഭരണം പോഷിഷിക്കുന്ന കാടുകാം ഇന്ന്‌ അപ്രത്യക്ഷമായത്‌ നാണ്യവിള 
തോട്ടങ്ങാംക്ക്‌, (പത്യേകിച്ചു റബ്ബര്‍തോട്ടങ്ങഠംക്ക്‌ വഴിമാറിക്കൊടുത്തുകൊണ്ടാണ്‌. 
ധാരാളം വെള്ളം ആവശ്യമുള്ള മരമാണ്‌ റബ്ബര്‍. മൂന്നുവര്‍ഷം (പായമായ ഒരുറബ്ബര്‍മരം 
ഓരോദിവസവും 46 ലിററര്‍ വെള്ളം വലിച്ചെടുക്കുന്നു. (പായം തികഞ്ഞു കറയെ 
ടുത്തു തുടങ്ങിയ മരങ്ങളുടെ ജലഉപയോഗം ഇതിലും കൂടുതലായിരിക്കും. ഇന്ന്‌ 
കേരളത്തിലെ കൃഷിദൂമിയുടെ 14 ശതമാനത്തോളം കൈയടക്കിയിരിക്കുന്നത്‌ റബ്ബറാ 
ണെന്നത്‌ കണക്കിലെടുക്കുമ്പോഠം ഇവിടത്തെ ജലദാര്‍ലഭ്യത്തില്‍ അതു വഹിക്കുന്ന 
പങ്കിനെ കുറച്ചുകാണാനാവില്ല. സാമൂഹ്യവനവല്‌ക്കരണപദ്‌ധതിയിലെ ഒരു (പധാന 
യിനമായ യൂക്കാലിപ്‌ററസറും വളരെ ദാഹമടുള്ളകൂട്ടത്തിലാണ്‌. ഒരു ദിവസം 50ലിററര്‍ 
വെള്ളം അതുവലിച്ചെടുക്കുന്നു 


അതിവ്യഷ്‌ടിലഭിക്കുന്ന കേരളത്തില്‍ വളര്രെപാധാന്യമുള്ള ഒരു കാര്യമാണ്‌ 
ശരിയായ നീര്‍വ്വാര്‍ച്ചാസംവിധാനം. സധാദഭാവികനറീ്ര്‍വ്വാര്‍ച്ചാസംവി 
ധാനത്തിന്‍െറ ഏററവുംനല്ല ഉദാഹരണമാണ്‌ ഇടനാട്ടിലെ നെല്‌പാടങ്ങഠം. എന്നാല്‍ 
ഇന്നു കേരളത്തിലെ നെല്‌പാടങ്ങളുടെ പകുതിയിലേറെ അപ്രത്യക്‌ഷമായിരി 
കട്റെന്നു. റബ്ബര്‍, തെങ്ങ്‌, മരച്ചീനി, വാഴ തുടങ്ങിയ മററുവിളകഠം അവിടെ വ്യാപിച്ചു 
കഴിഞ്ഞു. നെല്‌പാടത്ത്‌ മററു കൃഷികാം ചെയ്യുമ്പോഠം വെള്ളം വാര്‍ന്നുപോകാ 
നായി ആഴത്തില്‍ ചാലുകാം കീറുന്നു. വ്വെള്ളം ഈ ചാലദുകളിലൂടെ നുദികളി 
ലെത്തി കടലിലേയ്‌ക്ക്‌ പായൂന്നദു. ഭൂമിയിലേയ്ക്ക്‌ അരിച്ചിറങ്ങാന്‍ വെള്ളത്തിന്‌ 
അവസരം ലഭിക്കുന്നില്ല. ഇത്‌ പാടത്തും സമീപ്രപദേശത്തറുമുള്ള ഭൂഗര്‍ഭജലനിരഷ്‌ 
താഴുന്നതിനും വേനല്‍ക്കാലത്ത്‌ കിണറുകാം വററുന്നതിനും അതിവരാംച്ചയ്‌ക്കും 
കാരണമാകുന്നു. കുട്ടനാടന്‍ പുഞ്ചഷാടത്ത്‌ ആവാസവ്യവസ്ഥയെ ആകെ തകിടം 
മറിച്ചുകൊണ്ട്‌ എണ്ണഷനകൃഷിചെയ്യാനുള്ള നീക്കം ഒരു പരിസ്‌ഥിതിദുരന്തത്തിന്‌ 
വഴിയൊരുക്കുമെന്നത്‌ തര്‍ക്കമററ കാര്യമാണ്‌. 


വെള്ളപ്പൊക്കം : പട്ടണത്തിലും (ഗാമ്രപദേശത്തും 


കൂടുതല്‍ റോഡറുകാം, കെട്ടിടങ്ങാം എന്നിവ വികസനത്തിന്‍െറ അളവുകോലു 
കളാണിന്ന്‌. എന്നാല്‍ ഇവയുടെ ആധിക്യം മണ്ണില്‍ മഴപതിക്കുന്നതിനുള്ള സാഹ 
ചര്യം ഇല്ലാതാക്കുകയും ഭൂരിക്കടിയിലേയ്‌ക്ക്‌ താഴുന്ന വെള്ളതമിന്‍െറ അളവ്‌ കുറ 
യ്‌ക്കുകയും ചെയ്യുന്നു. കനത്തമഴപെയ്യുമ്പോഠം കേരളത്തിലെ നഗരങ്ങളിലുണ്ടാ 
കുന്ന വെള്ളഷൊക്കും ഇതിന്‍െറ ഫലമാണ്‌. ചരിധ്രപരമായി പരിശോധിച്ചാല്‍ ജല 
ലഭൃതയ്‌ക്കനുസരണമായാണ്‌ കേരളത്തിലെ ചിതറിയ അധിവാസമാത്യക (ടദേദ/ാ 
ട്രി ണന 030൦൩) വികസിച്ചുവന്നത്‌ എന്നുകാണാം. അതിവൃഷ്‌ടിയുള്ള 
കേരളത്തില്‍ അധികജലം വാര്‍ന്നുപോയി (പപളയം ഒഴിവാക്കുന്നതിനും മണ്ണൊലിഷു 
തടയുന്നതിനും വീടിനുചുററും ഇടതൂര്‍ന്ന വ്യക്‌ ഷങ്ങഠം ആവശ്യമാണെന്ന്‌ നമ്മുടെ 
പ്രഴയ തലമുറ മനസ്സിലാക്കിയിരുന്നു. “വികസനദുര' അതു അവഗണിക്കാന്‍ നമ്മെ 
്രേരിഷിച്ചു. 


നെലപാടങ്ങളുടെ വിസ്‌തൃതി ഇന്ന്‌ ഗണ്യമായി കുറുറഞ്ഞിട്ടുണ്ടെന്നു സൂചി 


ഷിക്കയുണ്ടായി. മററു കൃഷികാംക്കായി പാടങ്ങാം തോട്ടങ്ങളായി മാററുന്നതു 
കൂടാതെ പാടംനികത്തി കെട്ടിടങ്ങഠം വെയ്ക്കുന്നതും ഇഷ്‌ടികയ്‌ക്കുവേണ്ടി മണ്ടുനീ 


ക്രേളപഥനങ്ങള്‍ 1 91 


ക്കുന്നതും സര്‍വ്വസാധാരണമായിരിക്കുന്നു. പരിസരത്തുള്ള ചരിഞ്ഞദഭദുമിയില്‍ 
നിന്നും ഒഴുകിവരുന്ന വെള്ളത്തിന്‌ പടര്‍ന്നുകിടക്കാന്‍ പാടത്ത* സ"ഥലമില്ല. ഇത്‌ 
വെള്ളഷൊക്കമുണ്ടാക്കുകയും കൃഷിനാശത്തിന്‌ കാരണമാവദുകയും ചെയ്യുന്നു, 


നാണ്യവിളത്തോട്ടങ്ങള്‍ കാടുകള്‍ക്ക്‌ പകരംനില്‌ക്കുമോ? 


കൊളോണിയല്‍ അധിനിവേശകാലത്ത്‌ കാടുകഠം വെട്ടി നാണ്യവിളത്തോട്ടങ്ങഠം 
വെച്ചുപിടിഷിച്ചു. പിന്നീടുള്ള ദശകങ്ങളിലും നാണ്യവിളകൃഷിയറുടെ വ്യാപനം 
നിര്‍ബാധം തുടര്‍ന്നു. ഇത്തരം തോട്ടങ്ങഠം വനധര്‍മ്മങ്ങാം നിര്‍വ്വഹിക്കുമെന്ന്‌ ഏഴാം 
പദ“ധതിയുടെ കര്‍ത്താക്കഠം ആണയിടുകയുണ്ടായി. എ്തയോ നൂററാണ്ടുകളിലെ 
ആവാസവ്യവസ്‌ഥാപരിണാമത്തിലൂടെ (801091 ഭരധഠോടടട।ഠറ) രൂപംകൊണ്ട നിത്യ 
ഹരിതവനങ്ങളുടെ സങ്കീര്‍ണ്ണമായ ധര്‍മ്മങ്ങം നാണ്യവിളത്തോട്ടങ്ങഠം നിര്‍വ്വഹിക്കും 
എന്ന ധാരണപരത്താനാണ്‌ വിക്സന വിദഗ”ദ്‌ധര്‍ ശ്രമിച്ചത്‌. 


ഈ ധാരണ തീര്‍ത്തും തെററാണെന്നു ഇന്ന തെളിഞ്ഞിട്ടുണ്ട്‌. ഉദാഹരണത്തിന്‌, 
രണ്ടു പതിററാണ്ടുകളായി കേരളസര്‍ക്കാര്‍ പ്രത്യേകം പോഷിഷിച്ചുവരുന്ന റബ്ബര്‍ 
കൃഷിയുടെ കാര്യമെടുക്കുക. ജൈവവൈവിദ്‌ധ്യം നിലനിര്‍ത്തുക എന്ന (പാഥമികു 
വനധര്‍മ്മത്തെ ഇതു നിഷേധിക്കുന്നു. ഒററവിളയായി (൬൦൩00) മാരതഭമ സാധാ 
രണ റബ്ബര്‍ വളര്‍ത്താന്‍ കഴിയുകയുള്ളു. ചിലഷോഠം കുറുറച്ചു പയറുചെടികളും. 
റബ്ബര്‍ ബോര്‍ഡിന്‍െറ സബ്‌സിഡി നിബന്‌ധന മററു വ്യക്‌ ഷങ്ങാം വെട്ടിമാററാന്‍ 
കര്‍ഷകനെ നിര്‍ബന്‌ധിക്കുന്നു. “റബ്ബര്‍ വന്നതോടെ പുരയിടത്തിലെ 
പലജാതിവൃക്‌ഷങ്ങള്‍. കിഴങ്ങുവര്‍ഗ“ഗങ്ങള്‍, പച്ചക്കറിയിന 
ങ്ങള്‍, ഓഷധസസ്യങ്ങള്‍, മററു കാട്ടുചെടികള്‍ എല്ലാം അപ്പ 
ത്ൃയക്‌ഷമായി' യെന്നു പഴമക്കാര്‍ വിലപിക്കുന്നത്‌ വെറദുതെയല്ല. 


ജലച്രരകണത്തില്‍ കാടുകഠാക്കുറുള്ള പങ്കിനെഷററിയും വനനശീകരണവും റബ്ബര്‍ 
തുടങ്ങിയ ധാരാളം വെള്ളം ആവശ്യമുള്ള മരങ്ങളുടെ വ്യാപനവറ്ും അതിനെ എങ്ങിനെ 
തകിടംമറിക്കുന്നുവെന്നും നേരത്തേ പ്രതിപാദിച്ചുവല്ലോ. വനത്തിന്‍െറ മറെറാരു 
ധര്‍മ്മമാണ്‌ പോഷകച്രരകണം. സരരോര്‍ജു്‌ ജുംമാതം ഉപയോഗഷ്ചെടുത്തിയാണ്‌ 
വനങ്ങാം സ്വയം പുനരദുല്‌“പാദനം (ട91/-ദഥാഠ്ധലോന്‍) നിര്‍വ്ൃഹിക്കുന്നത്‌. മരങ്ങ 
ളുടെ ആഴത്തില്‍വളരുന്ന വേരുകാം മണ്ണിന്‍െറ താഴത്തേതട്ടില്‍നിന്നും പോഷ 
കാംശങ്ങാം വലിച്ചെടുക്കുന്നു. ഇലകാം കൊഴിഞ്ഞറുചിയുമ്പോഠം ആഴംകുറഞ്ഞ 
വേരുപടലങ്ങളുള്ള സസ്യങ്ങഠംക്ക്‌ വളമാകുന്നു. ഇതിനെ അടഞ്ഞ പോഷകച്രരകണ 
(൪1൦560 ഗ്ധനിദ൩% 901൭) മെന്നു പറയുന്നു. അങ്ങിനെ സ്വാഭാവികവനങ്ങളുടെ 
പോഷകച്രരകണവും സ്വയം പദഠുനരുല്‌പാദനരീതിയും സ്വയംസമ്പൂര്‍ണ്ണുമായ ഒരദു 
ജൈവവ്യവസ്‌ഥയെയാണ്‌ പ്രതിനിധാനം ചെയ്യുന്നത്‌. 


എന്നാല്‍ മേല്‌പറഞ്ഞതില്‍നിന്നു വ്യത്യസ്‌തമായി റബ്ബര്‍മരങ്ങളുടെ വേരു 
പടലം മേല്‍മണ്ണിലാണ്‌ വളരദുന്നത്‌. രാസവള-കീടനാശിനി മൂപത്തിലുള്ള അശ്‌മക 
ഉഈര്‍ജു"ജം (ഠടട! 4൨൭ ഒ0൭൬) റബ്ബറിന്‌ അത്യാവശ്യമാണ്‌. റബ്ബര്‍ത്തോട്ടങ്ങളിലെ 
പോഷകച്ചരകണം തുറന്നതാണ്‌ (0060൨ ധയിദ൯്‌ ൭൭6); അത്‌ സ്വയംസമ്പൂര്‍ണ്ണമല്ല. 


തോട്ടവിളകളറുടെ കൃഷിസ്‌ഥലവിസ്‌തൃതി വര്‍ദ്‌ധിഷിക്കുകയില്ലെന്ന്‌ കേരള 


സര്‍ക്കാരിന്‍െറ പുതിയ കാര്‍ഷികനയരേഖയില്‍ പറയുന്നുണ്ട്‌. എന്നാല്‍ ഈയടറു 
ത്തകാലത്ത്‌ റബ്ബര്‍-തോട്ടവിള നികുതിഒഴിവിന്‍െറ പരിധി രണ്ടു ഹെക്‌ടറില്‍ 


92 കേരളപഠനങ്ങള്‍ ॥ 





നിന്നു മൂന്നു ഹെക്ടറായി ഉയര്‍ത്തുകയുണ്ടായി. പൂതിയ റബ്ബര്‍തോട്ടങ്ങാം വെച്ചു 
പിടിഷിക്കാനും വീണ്ടുംനടീലിനുമുള്ള സബ്‌സിഡി ഹെക്‌ടറിന്‌ 5000 രൂപയില്‍ 
നിന്ന്‌ 7500 രൂപയായി വര്‍ദ്‌ധിഷിക്കാനുള്ള ആലോചനയുമുണ്ട്‌. ലോകബാങ്കിന്‍െറ 
സഹായമാണ്‌ ഇതിനു (പതീക്‌ഷിക്കുന്നത്‌. ഇത്തരം സജന്യങ്ങാം റബ്ബര്‍കൃഷി 
യുടെ വ്യാപനത്തിന്‌ (പചോദനമാവുകഭയ ഉള്ളൂ. സാമ്പത്തികമായും (ഇടവിളത്തോ 
ട്ടങ്ങഠം ഒററവിള റബ്ബര്‍തോട്ടങ്ങളേക്കാഠം ആദായം തരുന്നവയാണ്‌) സാമുഹിക 
മായും പരിസ്‌ഥിതിപരമായും അഭിലഷണീയമല്ലാത്ത റബ്ബര്‍കൃഷിക്ക്‌ സര്‍ക്കാര്‍ 
നല്‌കുന്ന പ്രോത്സാഹനം പുനഃപരിശോധന ആവശ്യഷെടുന്നുണ്ട്‌. 


സംയോജിതനയത്തിന്‍െറ (പാധാന്യം 


വന്‍കിടജലസേചന-വൈദ്യുതപദ്‌ധതികാംക്കായുള്ള വനനശീകരണവും കാടറുക 
ളേയും പാടങ്ങളേയും പുറന്തള്ളിക്കൊണ്ടുള്ള റബ്ബര്‍ തുടങ്ങിയ കൃഷികളുടെ വ്യാപ 
നവും പരിസ്‌ഥിതിനില്‌പിനാവശ്യമായ ജുലച്ചരരകണത്തെ തകിടംമറിച്ചുവെന്നു 
നാം കണ്ടു. ഇതു ജലദാര്‍ലദ്യത്തിനും പ്രളയത്തിനും കാരണമായി. കാടുകാംക്കറു 
പകരംവന്ന നാണ്യവിളത്തോട്ടങ്ങഠംക്ക്‌” സങ്കീര്‍ണ്ണമായ വനധര്‍മ്മങ്ങാം നിര്‍വ്വഹിക്കുക 
യെന്നത്‌ അസാദ്‌ ധ്യമായിരുന്നദു. വനനാശം സൃഷ്‌ടിച്ച പ്രശ്‌നം ഒന്നുകൂടെ 
രൂക്‌ഷമാക്കദുകയാണ്‌ നാണ്യവിളകഠം ചെയ്‌തത്‌. പോഷകച്രകണത്തിന്‍േറയും 
ഈര്‍ജുജു ഒഴുക്കിന്‍േറയും താളംതെററി. ഭൂപരിസ്‌ഥിതിയേയും ജൈവവ്യൂഹ 
ത്തേയും ആവാസവ്യവസ്‌ഥയേയറും അവഗണിച്ചുകൊണ്ടുള്ള വികനന്റപ്രകിയകാം 
അനിവാര്യമായും ദുരന്തങ്ങളിലേയ്‌ക്ക്‌ നയിക്കുന്നു എന്നതാണ്‌ ഇത്‌ വ്യക്തമാക്കു 
ന്നത്‌. സാമൂഹിക വനവല്‌ക്കരണത്തിലൂടേദയാ അണക്കെട്ടുകളുടെ ഉയരം വര്‍ദ്‌ധി 
ഷിക്കൂന്നതിലൂടേയോ ഈ (പശ”നങ്ങാം പരിഹരിക്കാനാവില്ല. കൃഷി, ജലസേചനം, 
വനപരിപാലനം ഇവയെല്ലാം സംയോജിതമായറും പരിസ്‌ഥിതിസൌഹാര്‍ദ്ദത്തോടേയും 
മുന്നോട്ടുകൊണ്ടുപോകദുന്ന പുതിയ വികസനനയം ഇന്ന്‌ ആവശ്യമായിരിക്കുന്നറദ. 
കേരളം അടിക്കടിനേരിടുന്ന (പകൃതിദുരന്തങ്ങാംക്കുള്ള ശാശ്വതമായ പരിഹാരം 
അതുമാത്രമാണ്‌. എന്നാല്‍ വികസനത്തെക്കുറിച്ചുള്ള മിഥ്യാസങ്കല്‌പങ്ങളെ പൊളി 
ച്ചെഴുതിക്കൊണ്ടേ അത്തരമൊരു ബദല്‍നയം കണ്ടെത്താനാവു. ൫ 


ക്രേളപഠനങ്ങള്‍ | 93 





പുതിയ വഴികഠം 





94 





ചുമട്ടുതൊഴിലാളികളെക്കുറിച്ച്‌ 


ചി, എഡ്‌. വിജയശങ്കൾ 


പെൊരതുംവപറഞ്ഞാല്‍ അനൌപചാരിക 
തൊഴില്‍വിപണിയുടെ (പധാന സവിശേഷത 
അവിടെ തൊഴിലാളികാം സംഘടിതരല്ലായെന്ന 
താണ്‌, എന്നാല്‍ കേരളത്തില്‍ അനൌപചാരിക 
തൊഴില്‍വിപണിയുടെ ചില മേഖലകളിലെ 
കിലും ശകതമായ തൊഴിലാളിസംഘടനക 
ളുണ്ട്‌. ചുമട്ടുതൊഴിലാളിമഖല ഇതിന്‍െറ 
(പ്രത്യക ഷോദാഹരണമാണ്‌. തൃശൂരിലെ 
ചുമട്ടു തൊഴിലാളിമേഖലയെക്കുറിച്ചുള്ള ഈ 
പഠനം: സംസ്ഥാനത്തിലെ അനാപചാരിക 
തൊഴില്‍ വിപണിയിലെ തൊളിലാളീിസംഘട 
നാപവര്‍ത്തനത്തെക്കുറിച്ചും അതിന്‍െറ ഫല 
ങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണമാണ്‌ 
ലക്‌ഷ്യംവെയ്‌ക്കുന്നത്‌. കേരളത്തിലെ നഗര 
ക്രേന്ദീക്യത താല്‌ക്കാലിക തൊഴിലാളിക 
െക്കുറിച്ചുള്ള ആദ്യത്തെ പഠനമാണിത്‌. 








ഗനിര്‍വ്വചനത്തിന്‌ അത്ര എളുഷം വഴങ്ങാത്ത 
ഒന്നാണ്‌ അനൌപചാരിക തൊഴില്‍വിപണി. 
പലരറും ഇതിനെ ഒരു അവശിഷ്‌ടഗണമായി 
ട്ടാണ്‌ കാണുന്നത്‌. അതായത്‌ ഓപചാരിക 
തൊഴില്‍വിപണിയല്ലാത്തത്‌ അനാപ 
ചാരികം. വൈവിദ്‌ ധ്യമാര്‍ന്ന (പവര്‍ത്തനവും 
തൊഴില്‍രീതികളും വിപണനവ്യവസ്‌ഥകളും 
ചേര്‍ന്നതാണ്‌ അനാപചാരികതൊഴില്‍വിപ 
ണിയെന്നതുകൊണ്ടാണ്‌ അതിനെ ഇപ്രകാരം 
നിര്‍വ്വചിക്കേണ്ടിവരറുന്നത്‌. അനൌപചാരിക 
തൊഴില്‍വിപണിക്ക്‌ ഐകമരുൂപ്യമാര്‍ന്ന 
സ്വഭാവമില്ല - അത്‌ അവ്യവസ്‌ഥിതമാണെ 
ന്നത്‌ മാററിനിര്‍ത്തിയാല്‍. ജോലിസ്‌ഥിരത 
യില്ലായ“മയോ താഴ്‌ന്നവരുമാനമോ അനാപ 
ചാരികതൊഴില്‍വിപണിയുടെ പ്രത്യേകത 
യായി പറയാനാവില്ല. സംഘടിതമേഖലകളിലെ 


തി 

1. പി. എസ്‌. വിജയശങ്കര്‍, ദ അര്‍ബന്‍ കാഷ്വല്‍ 
ലേബര്‍മാര്‍ക്കററ്‌ ഇന്‍ കേരള : എ സ്‌ററഡി 
ഒഫ്‌" ഹെഡ്‌ലോഡ്‌ വര്‍ക്കേഴ്‌സ്‌ ഫെ” (ടിച്ചൂര്‍, 
ജവഹര്‍ലാല്‍ നെഹറു സര്‍വ്വകലാശാലയില്‍ സമര്‍ 
ഷിച്ച എം.ഫില്‍. പ്രബന്ധം, സി. ഡി. എസ്‌, 
തിരുവനന്തപുരം, 1986. 


ക്രേളപഠനങ്ങള്‍ | 





വ്യവസായസ്‌ഥാപനങ്ങളില്‍പോലും ((പത്യേകിച്ച്‌ മൂന്നാംലോകരാജ്യങ്ങളില്‍) വന്‍ 
തോതില്‍ താല്‌ക്കാലിക ജോലിക്കാരെ നിയമിക്കാറുണ്ട്‌. അവരുടെ വരുമാനം 
താഴ്‌ന്നതാണ്‌. മറിച്ച്‌ ചില അനാപചാരിക തൊഴില്‍മേഖലകാം ഏറെക്കുറെ 
സ്‌ഥിരമായ തൊഴിലും ഉയര്‍ന്ന വരുമാനവും ഉറഷറുവരുത്തുന്നുണ്ട്‌. 


ഭൂരിപക്‌ഷം തൊഴിലാളികളും താല”ക്കാലികജോലിക്കാരാണ്‌ എന്നതാണ്‌ 
അനാപചാരിക തൊഴില്‍മേഖലയുടെ (പത്യേകത. നിശ്‌ചിത സമയത്തേയ്‌ക്കോ, 
ഏതാനും ദിവസത്തേയ്‌ക്കോ, ഒരു (പത്യേക ജോലി ചെയ്‌തറുതീര്‍ക്കുന്നതുവരേയോ, 
അല്ലെങ്കില്‍ ഒരു പ്രത്യേക സീസണിലേയ്‌ക്കോ ആയിരിക്കും അവര്‍ക്ക്‌ തൊഴില്‍ 
നല്‌കുന്നത്‌. പൊതുവെ സ്‌ഥിരമായ വരുമാനമോ അതോടനുബന്‌ധിച്ചുള്ള 
ആനൂകൂല്യങ്ങളോ അവര്‍ക്ക്‌ കിട്ടാറില്ല. വന്‍കിടമേഖലകളിലെ തൊഴിലാളികാംക്ക്‌* 
ലഭിച്ചുപോരുന്ന ജീവിത-സാമൂഹ്യ സുരക്‌ഷിതത്വപദ്‌ധതികളുടെ (്രഭയാജനവും 
അവര്‍ക്ക്‌ കിട്ടുന്നില്ല. അനൌപചാരിക തൊഴില്‍വിപണി അവ്യവസ്‌ഥിതമാണെ 
ന്നത്‌ അത്തരം വിപണിയിലെ വ്യത്യസ്‌തമേഖലകളിലെ തൊഴില്‍രീതികളേയും 
ജോലിവ്യവസ്‌ഥകളേയുംകുറിച്ചുള്ള (പത്യേക പഠനങ്ങഠം ആവശ്യമാക്കുന്നുണ്ട്‌. 


കേരളത്തിലെ ചുമട്ടുതൊഴിലാളികള്‍ 


1980 - ലെ കേരള ചുമട്ടുതൊഴിലാളിനിയമം മൂന്നാംമേഖല (വ്യാപാര-സേവന 
മേഖല) യുമായി ബന്‌ധച്ചെട്ട്‌ ചരക്കുകാം തലച്ചുമടായും കൈവണ്ടി, കാളവണ്ടി 
തുടങ്ങിയവകളിലായും കയററിയിറക്കുന്നതില്‍ ഏര്‍ച്ചെട്ടിരിക്കുന്നവരെ ചുമട്ടു 


തൊഴിലാളികളായി നിര്‍വ്വചിക്കുന്നു. ഗാര്‍ഹികമോ വാണിജ്യേതരമോ ആയ ആവ 
ശ്യങ്ങാംക്ഷ്‌ അത്തരം (പവ്യത്തിയില്‍ എഏര്‍ഷെടുന്നവര്‍ ഇതില്‍പെടുകയില്ല, 


അറുപതുകളുടെ അവസാനത്തോടെയാണ്‌ സംസ്ഥാനത്തിലെ ചുമട്ടുതൊഴിലാളി 
കളുടെ എഞ്ജുത്തില്‍ അഭൂതപൂര്‍വ്വമായ പെരുഷം ഉണ്ടാകുന്നത്‌. കയററുമതിപ്രധാന 
മായ നാണ്യവിളകൃഷിയുടെ വ്യാപനവും ദക്‌ഷ്യധാന്യങ്ങളുടെ വര്‍ദ്‌ധിച്ച ഇറക്കു 
മതിയും ഗതാഗതമേഖലയുടേയും അതുമായി ബന്‌ധഷെടുന്ന തൊഴില്‍വിപണി 
യുടെയും വികസനത്തിന്‌ വഴിവെച്ചു. ഗഠംഫില്‍നിന്നു പണം കൂടുതലായിവന്നു 
തൂടങ്ങിയതോടെ കെട്ടിടനിര്‍മ്മാണമേഖലയും ഉപഭോക്‌ത്യവിപണിയും പതിന്‌മടങ്ങു 
വികസിച്ചു. ചരക്കുകളുടെ (രയവിരകയത്തോത്‌ വര്‍ദ്ധിച്ചു. അവയുടെ 
കയററിറക്കിനു കൂടുതല്‍ തൊഴിലാളികളെ ആവശ്യമായിവന്നു. മറുവശത്ത്‌ 
തൊഴിലാളികളെ ചുമട്ടു തൊഴിലാളിമേഖലയിലേയ്‌ക്ക്‌ തള്ളിവിട്ട ഘടകങ്ങളുമുണ്ട്‌. 
ഭൂമി തുണ്ടുകളായി വിദജിക്കഷെടുന്നതുകൊണ്ടും നാണ്യവിളകൃഷിയുടെ വ്യാപനം 
മൂലവും കാര്‍ഷികമേഖലയില്‍ തൊഴില്‍ അവസരങ്ങഠം ഗണ്യമായിക്കുറഞ്ഞു. നിരവധി 
തൊഴിലാളികാം പ്രസ്‌തദുതമേഖലയില്‍നിന്നു ബഹിഷ”കൃതരായി. പരമ്പരാഗതവ്യവ 
സായമേഖലയിലെ പപതിസന"*ധി അവിടെനിന്നും നിരവധി തൊഴിലാളികളെ പുറന്ത 
ളുകയുണ്ടായി. സ്വാഭാവികമായും, നേരത്തേസൂചിഷിച്ച കാരണങ്ങളാല്‍ വികസിച്ചുകൊ 
ണ്ടിരുന്ന വ്യാപാര.സേവന മേഖലയിലാണ്‌ ഇത്തരം തൊഴിലാളികാം ചെന്നത്തിയത്‌. 


കേരളത്തിലെ മൂുന്നാംമേഖലയില്‍ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അനു 
പാതം അഖിലേന്ത്യാശരാശരിയേക്കാഠം കൂടുതലാണ്‌. 1971- ലെ കണക്കനുസരിച്ച്‌ 
മൂന്നാംമേഖലയിലെ തൊഴില്‍ശക്‌തിയുടെ അഖിലേന്ത്യാശരാശരി 16.4 ശതമാനമാ 
യിരുന്നഭഷാഠാം കേരളത്തിലത്‌ 24.9 ശതമാനമായിരുന്നു. തുടര്‍ന്ന” 1970കളിലും 
എണ്‍പതുകളിലും പൊതുവില്‍ കേരളത്തില്‍ മൂന്നാംഭമഖലയിലേയും പ്രത്യേകിച്ച്‌ 
ചദുമട്ടുതൊഴിലാളിമേഖലയിലേയദും തൊഴിലാളികളുടെ എണ്ണത്തില്‍ ഗണ്യമായ 
വര്‍ദ്ധനവ്‌ ഉണ്ടായിട്ടുണ്ട്‌. 


കേരേളപഥനങ്ങള്‍ ॥ 95 


ചുമട്ടുതൊഴിലാളിമേഖലയുടെ വികാസവും അതിന്‍െറ പ്രവര്‍ത്തനവും പ്രത 
മാദ'ധ്യമങ്ങളുടേയും രാഷ്‌ടീയവ്യത്തങ്ങളൂടേയും (ശരദ്‌ധയാകര്‍ഷിച്ചിട്ടുണ്ട്‌. പല 
ഷോഴുമത്‌ ഒരു വിവാദവിഷയവദുമായി. ചുമട്ടുതൊഴിലാളികളുടെ താരതമ്യേന 
ഉയര്‍ന്ന കൂലിനിരക്കും അതുനേടിയെടുക്കാന്‍ അവരനറുവര്‍ത്തിക്കുന്ന രീതികളും 
കടുത്തരീതിയില്‍ അപലപിക്കച്ചെട്ടിട്ടുണ്ട്‌. അവമുടെയ്രത വിമര്‍ശിക്കുഷെട്ട മറെറാരു 
തൊഴിലാളിവിഭാഗവും ഇവിടെയില്ല. 


താല്‌ക്കാലിക തൊഴിലാളികളുടെ സ്‌ഥിതി : 
ഇന്ത്യയിലും കേരളത്തിലും 


ഇന്ത്യയിലെ മറററു(പദേശങ്ങളെ അപേക്‌ഷിച്ച്‌ കേരളത്തിലെ താല്‌ക്കാലിക 
തൊഴിലാളികളുടെ സ്‌ഥിതി ഭേദമാണ്‌. തൊഴിലാളികാംക്ക്‌ ഉയര്‍ന്നകൂലിനിരക്ക്‌ 
ആവശ്യഷെടാനും അത്‌ നേടിയെടുക്കാനും കഴിയുന്ന സാഹചര്യമാണ്‌ ഇവിടെ 
യുള്ളത്‌. മററിടങ്ങളിലെഷോലെ തൊഴിലെടുക്കാന്‍ തയ്യാറുള്ള ആര്‍ക്കും എളുഷ്‌ 
ത്തില്‍ തൊഴില്‍വിപണിയിലേയ്‌ക്ക്‌ (പവേശിക്കാനാവില്ല. (പവേശനം നിയ്രന്തിക്കം 
ഷ്ഷെട്ടിരിക്കുന്നു. ഇത്‌ തൊഴിലിനറുടഭവണ്ടിയുള്ള മത്‌സരം ഇല്ലാതാക്കുന്നു. 
തൊഴിലാളികളുടെ വിലപേശല്‍ശക്‌തി വര്‍ദ്‌ധിഷിക്കുന്നു. മററ്‌ പ്രദേശങ്ങളിലെ 
തൊഴില്‍വിപണികളില്‍ തൊഴില്‍ ലഭിക്കുന്നതില്‍ വ്യക്‌തിബന്‌ധ പരിഗണന 
കാംക്ക്‌ നിര്‍ണ്ണായകമായ സ്‌ഥാനമുണ്ട്‌. എന്നാല്‍ കേരളത്തിലിത്‌ സ്വാധീനം 
ചെലുത്തുന്നില്ലെന്നുതന്നെ പറയാം. ഇവിടേയും സമൂഹത്തിന്‍െറ കീഴ്‌ത്തട്ടുക 
ളിലെ പരാവട്ചെട്ടവരാണ്‌ താല്‌ക്കാലികതൊഴിലാളികളെങ്കിലും വിദ്യാഭ്യാസ 
ത്തിന്‍േറയും സാമൂഹ്യബോധത്തിന്‍േറയദും കാര്യത്തില്‍ മററു(പദേശങ്ങളെ അപേ 
ക്‌ഷിച്ച്‌ അവര്‍ ഉയര്‍ന്ന നിലവാരം പുലര്‍ത്തുന്നു. നിയമനിര്‍മ്മാണത്തിലൂടെ 
കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ കൂലിനിരക്കുകളും ജോലിവ്യവസ്‌ഥകളും 
നിര്‍ണ്ണയിക്കച്ചെട്ടിട്ടുണ്ട്‌. അവരുടെ സാമൂഹ്യസുരക്‌ഷിതത്വം ഉറഷുവരുത്തുന്നു 
മുണ്ട്‌. ഇതിന്‍െറയെല്ലാം പിന്നില്‍ വര്‍ത്തിച്ചത്‌ കേരളത്തിലെ ചുമട്ടുതൊഴിലാളിക 
ളുടെ സംഘടനാശക്‌തിയാണ്‌. തൃശൂരിലെ അനരപചാരിക തൊഴില്‍മേഖലയറുടെ 
വികാസപരിണാമങ്ങളുടെ ചരിത്രം അന്യസംസ്‌ഥാനങ്ങളില്‍നിന്നു വ്യത്യസ്‌തമായി 
നിലകൊള്ളുന്ന കേരളത്തിലെ തൊഴില്‍കമ്പോളത്തിന്‍െറ സവിശേഷതകളിലേയ്‌ക്ക്‌ 
വെളിച്ചംവീശുന്നു. 


തൊഴിലാളിസംഘടനകളും 
തൊഴില്‍സാഹചര്യങ്ങളില്‍വന്ന മാററങ്ങളും 


1950കളുടെ ഒടുവിലാണ്‌ തൃശൂരില്‍ ചുമട്ടുതൊഴിലാളികളുടെ പ്രത്യേകം 
സംഘടന രദൂപമെടുക്കുന്നത്‌-- തൊഴില്‍ അനിശ്ചിതത്വം, തുച്‌ഛവേതനം, സാമൂ 
ഫികമാന്യതയില്ലായ്‌ര തുടങ്ങിയ അസഹനീയമായ തൊഴ്‌ില്‍സാഹചമ്യങ്ങളോടുള്ള 
പ്രതിഷേധമെന്ന നിലയ”ക്കായിമുന്നു ഇത്‌. എന്നാല്‍ 1930 കഠം മുതലുള്ള ദേശീയ 
പ്രസ്‌ഥാനചരിയ്രത്തില്‍ തൃശൂരിലെ തൊഴിലാളിവര്‍ഗ്‌ഗത്തിന്‌ സജീവമായ പങ്കാ 
ഉീത്തത്തിന്‍െറ പാരമ്പര്യമുണ്ടായിരുന്നുവെന്നത്‌ ്രദ്‌ധേയമാണ്‌. ഇന്ത്യന്‍ 
നാഷണല്‍ കോണ്‍ഗ്രസ്സിനുള്ളില്‍ രൂപംകൊണ്ട കോണ്‍ഗ്രസ്സ്‌ സോഷ്യലിസ്റ്റ്‌ (പ്രസ്ഥാ 
നവദുമായി ബന്‌ധച്ചെട്ടുകൊണ്ടാണ്‌ ത്ൃശൂര്‍നഗരത്തിലും തൊളിലാളിസംഘടനാ 
പ്രവര്‍ത്തനത്തിന്‍െറ തുടക്കം. 1935ല്‍ “ലേബര്‍ (്ബദര്‍ഹുഡ്‌' (തൊഴിലാളി 
സാഹോദര്യം) എന്ന തൊഴിലാളിസംഘടന രറൂപമെടുത്തു. ഒരു ചുമട്ടുതൊഴിലാളി 
യുടെ മരണാനന്തര്ര്രിയകാംക്കായി സംഘംചേര്‍ന്ന തൊഴിലാളികളാണ്‌ ഇതിനു 


96 കേരളപഠഥനങ്ങള്‍ | 





ജുന്‌മം നല്‌കിയത്‌. ആദ്യകാലത്ത്‌ മനുഷ്യകാരുണ്യരപവര്‍ത്തനങ്ങളില്‍മാത്രം 
ശ്രദ്‌ധവെച്ചിരുന്ന “ലേബര്‍ (ബദര്‍ഹൂഡ്‌* രരമേണ, പത്യേകിച്ചും കോണ്‍ഗ്രസ്സ്‌ 
സോഷ്യലിസ്റ്റ്‌ (പവര്‍ത്തകരായ കെ. കെ. വാരിയര്‍, ജോര്‍ജ്‌ ചടയംമുറി എന്നി 
വരുടെ മുന്‍കൈയില്‍ തൊഴിലാളിവര്‍ഗ്‌ഗത്തിന്‍െറ പോരാട്ടങ്ങാംക്കുള്ള വേദിയായി 
ഭൂപാന്തരചചെട്ടു. 1937ല്‍ തൃശൂരില്‍ നടന്ന രണ്ടാം അഖിലകേരള തൊഴിലാളി 
നനമ്മേളനത്തെ തുടര്‍ന്ന്‌, ലേബര്‍ (ബദര്‍ഹുഡ്‌ (പവര്‍ത്തകരുടെ സജീവമുന്‍കൈയില്‍ 
വിവിധ വ്യാപാര-വ്യവസായ സ്‌ഥാപനങ്ങളില്‍ തൊഴിലാളിസംഘടനകാം രൂപമെടുത്തു. 
തൃശൂര്‍ ഉഠംഷെടുന്ന കൊച്ചിനാട്ടുരാജ്യത്തിലും കേരളത്തിന്‍െറ മററുഭാഗങ്ങളിലും 
അക്കാലത്ത്‌ ധാരാളം തൊഴിലാളി സംഘടനകാം ജന്‌മമെടുക്കുകയുണ്ടായി. 1933-ല്‍ 
കൊച്ചിന്‍ ഭലബര്‍ യൂണിയന്‍ നിലവില്‍വന്നു. 1938-39 കാലത്ത്‌ കൊച്ചിയിലെ 
ഉത്തരവാദദരണത്തിനായുള്ള (പക്‌ഷോദഭത്തിലും രണ്ടാംലോകയുദ്‌ധവിരുദ്‌ധ 
(്രക്‌ഷോഭത്തിലും (ബദര്‍ഹുഡ്‌ പപവര്‍ത്തകര്‍ പങ്കാളികളായി; പലനേതാക്കളും 
അറസ്റ്റുചെയ്യഷവെട്ടു. തൊഴിലാളികാം സജീവമായി പങ്കുകൊണ്ട മേല്‍പറഞ്ഞ 
(്രക്‌ഷോഭങ്ങളുടെകൂടി പശ്‌ ചാത്തലത്തിലാണ്‌ 1941-ല്‍ കൊച്ചിരാജ്യപ്രജാ 
മണ്‌ഡലം രൂപംകൊള്ളുന്നത്‌. ഉത്തരവാദപ്രക്‌ഷോദഭത്തിന്‍െറ പിന്നീടുള്ള നേതൃത്വം 
(പജാമണ”ഡലത്തിനായിരുന്നു. 


ഈ കാലഘട്ടത്തിലെ (ശദ്‌ധേയമായ മറെറാരു ചുവടുവെയ്‌പായിരുന്നു പീടിക. 
ചുമട്ടു തൊഴിലാളിസംഘടനയുടെ രൂപീകരണം. ആര്‍. എം. മനക്കലാത്തിന്‍േറയും 
കെ. കൃഷ്‌ണന്‍കൂട്ടിനായരുടേയും നേതൃത്വത്തിലായിരുന്നറു ഇത്‌. സംഘടനയുടെ 
ശ്രമഫലമായി 1948-ല്‍ കൊച്ചിനിയമസഭ ഷോഷ്‌സ്‌ ആന്‍ഡ്‌ കമേഴ്‌സ്യല്‍ 
എസ്റാബ്ലിഷ്‌മെന്‍റ്‌സ്‌ നിയമം പാസ്സാക്കി. പീടികത്തൊഴിലാളികളുടെ ജോലിസമയം 
കുറയ്‌ക്കുകയെന്നതായിരൂന്നു സംഘടന ഉന്നയിച്ച (പധാന ആവശ്യം. 1948 ലെ 
നിയമം അവര്‍ക്ക്‌ ആഴ്‌ ചയിലൊരുദിവസം അവധി അനുവദിച്ചു. എന്നാല്‍ ഉടമ 
സ്‌ഥര്‍ നിയമമനുസരിക്കാന്‍ കടട്ടാക്കിയില്ല. തുടര്‍ന്നു സംഘടന അത്‌ സമര 
ത്തിലൂടെ നേടിയെടുത്തു. 


തൃശൂരില്‍ ചുമട്ടുതൊഴിലാളികളുടെ പ്രത്യേകം സംഘടന നിലവില്‍വന്നത്‌ 
1957ലാണെന്ന്‌ നേരത്തേ സൂചിഷിച്ചുവല്ലോ. 1957-59 കാലഘട്ടത്തെ ചുമട്ടുതൊഴി 
ലാളി സംഘടനാപ്രസ്‌ഥാനത്തിന്‍െറ പ്രാരംദഘട്ടമായി കണക്കാക്കാം. സംഘടനകളുടെ 
രൂപീകരണത്തിന്‍്റയും തൊഴിലൂടമകളുടേയും സര്‍ക്കാരിന്‍േറയറും അംഗീകാരം 
നേടിയെടുക്കുന്നതിനായുള്ള സമരങ്ങളുടേയും കാലമായിരുന്നു അത്‌. തൊഴില്‍ 
സംബന്‌ധിച്ച കാര്യങ്ങളില്‍ തൊഴിലാളികളുടെ പ്രതിനിധിയായി സംസാരിക്കാനും 
ഒത്തുതീര്‍ഷുകളിലെത്താനുമുള്ള അവകാശം നേടുവാന്‍ അംഗീകാരം ആവശ്യമായി 
രുന്നു, 1957ലെ കമ്മ്യൂണിസ്‌ററ്‌ മ്രന്തിസഭയുടെ കാലത്തായിരുന്നു സംഘടനയ്‌ക്ക്‌ 
അംഗീകാരം ലഭിച്ചത്‌ എന്നത്‌ യാദൃശ്‌ചികമല്ല. തൊഴിലാളീസംഘടനാപ്രവര്‍ത്തനം 
പ്രോത്‌സാഹിഷിക്കുന്ന നയമാണ്‌ അന്നത്തെ സര്‍ക്കാര്‍ സ്വീകരിച്ചിരുന്നത്‌. 
സംസ്‌ഥാനത്തുടനീളം നിരവധി തൊഴിലാളിവര്‍ഗ്‌ഗസംഘടനകഠം ഉടലെടുക്കുന്ന 
തിന്‌ അനുഭയാജ്യമായ സാഹചര്യം ഇത്‌ ഉളവാക്കി. 1957 ഏപ്രില്‍ 29ന്‌" തൃശൂര്‍ 
ചുമട്ടുതൊഴിലാളി യൂണിയന്‍ (ടി.സി.ടി.യു) രൂപമെടുത്തു. “59-ല്‍ മ്ര്രിസഭ 
പരുറന്തള്ളപചെട്ടതോടെ ഈ സംഘടനയുടെ (പവര്‍ത്തനം മന്ദഗതിയിലായി. എന്നാല്‍ 
ഐ. എന്‍. ടി, യു. സി. യുമായി ബന്‌ധഷ്ഷെട്ട ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്‍ 
ഈയവസരത്തില്‍ രംഗത്തറുവന്നു. 


ചുമട്ടുതൊഴിലാളി സംഘടനയദുടെ വികാസചരിത്രത്തിലെ രണ്ടാംഘട്ടമായി 


ക്രേളപഠനങ്ങള്‍ ॥ മ 





1960-67 കാലയളവിനെ കണക്കാക്കാം. തൊഴിലാളി-മുതലാളി ബന”ധവും അവരുടെ 
പരസ്‌പര ഉത്തരവാദിത്വവും ബാദ“ധ്യതകളും വ്യവസ്‌ഥചെയ്യാനും അത്‌ തൊഴിലു 
ടമകളെക്കൊണ്ട്‌ അംഗീകരിഷിക്കാനുംവേണ്ടിയുള്ള (്പവര്‍ത്തനങ്ങളിലാണ്‌ തൊഴി 
ലാളിസംഘടനകാം ഈ വര്‍ഷങ്ങളില്‍ (ശദ്‌ധിച്ചത്‌. 1967ല്‍ മാര്‍ക്‌സിസ്സ്റ്‌ 
കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയുടെ നേതൃത്വത്തില്‍ മൂുന്നണിസര്‍ക്കാര്‍ അധികാരത്തില്‍ 
വന്നഷോഠാം ടി. സി.ടി. യു. വും പുതുതായി രൂപംകൊണ്ട മററു സംഘടനകളും 
ചേര്‍ന്ന്‌ 1964-ലെ കൂലിനിരക്കുകാം പുനര്‍നിര്‍ജ്ണയം ചെയ്യണമെന്ന ആവശ്യമുന്ന 
യിച്ച്‌ നിവേദനം നടത്തി. തൊഴില്‍വ്യവസ്‌ഥകഠം നിര്‍ണ്ണയിക്കുന്നതിനായി സമര 
ങ്ങഠം ശക്‌തിഷെടുത്തി. ഇക്കാലത്തെ (ശമങ്ങളുടെ ഫലമായി കടയൂടമകളുമായി 
നേരിട്ടുബന്‌ധമുള്ള തൊഴിലാളികളെ നിര്‍ണ്ജയിച്ചുകൊണ്ട്‌, തൊഴിലാളി-തൊഴ? 
ലൂടമാബന്‌ധം വ്യക്‌തമായി നിര്‍വ്വചിച്ചു കൊണ്ട്‌, ““പതിവറുതൊഴിലാളികഠം 
എന്നൊരു ഗണം അംഗീകരിക്കഷ്ചെട്ടു. അസ്ഥിരമായ തൊഴിലും തൊഴില്‍വ്യവസ്‌ഥ. 
കളുടെ അദാവവുമാണ്‌ അനൌപചാരിക തൊഴില്‍വിപണിയുടെ പൊതുവേയുള്ള 
സവിശേഷതയെന്നിരിക്കെ ഇത്‌ വലിയൊരു ചറുവടുവയ്‌പായിമുന്നു. 


1968-79 കാലത്തെ മൂന്നാംഘട്ടം മേല്‍സൂചിഷിച്ച രണ്ടു ഘട്ടങ്ങളില്‍നിന്നു, 
വളരെ വ്യത്യസ്‌തമായിരുന്നു. നിരവധി ഒററഷ്ഷെട്ട സമരങ്ങളാണ്‌ ഇക്കാലത്തു 
നടന്നത്‌. യൂണിയനുകാം തമ്മിലുള്ള കിടമത്‌ സമരവും ഈ ഘട്ടത്തിന്‍െറ സവിശേഷ 
തയാണ്‌, സംഘടനകളെ നിയ്രത്രിക്കാന്‍ തൊഴിലുടമകാഠം (ശമിച്ചതോടെ തൊഴില്‍ 
വിപണിയില്‍ സംഘര്‍ഷം മറുര്‍ച്‌ഛിച്ചു. കേരളത്തിലെ വര്‍ദ്‌ധിച്ചുവരുന്ന തൊഴ 
ലില്ലായ്‌മയുടെ പാശ്‌ചാത്തലത്തില്‍ ഏറെയൊന്നും തൊഴില്‍വൈദഗ'”ദ്‌ധ്യം 
ആവശ്യമില്ലാത്ത ചുമട്ടുതൊഴിലാളിദമഖലയിലേയ*ക്ക്‌ ആളുകഠം തള്ളിക്കയറാന്‍ 
തുടങ്ങി. സംഘടനാവ്യവസ്‌ഥകഠം കര്‍ശനുമാക്കിക്കൊണ്ട്‌ പദുതിയ ആഠക്കാരുടെ 
പ്രവേശനം നിയ്യനത്രിക്കുകയെന്നത്‌ നേരത്തേതന്നെയുള്ള തൊഴിലാളികളുടെ 
ജീവിതസുരക്‌ഷിതത്വത്തിനു ആവശ്യമായിരുന്നു. തൊഴിലാളിസംഘടനകം 
ഇതിനുള്ള നീക്കമാരംഭിച്ചു. (രമേണ തൊഴിലാളികളെ നിയമിക്കുന്നതിന്‍െറ 
അധികാരം തൊഴിലുടമകളില്‍നിന്ന്‌ സംഘടന പിടിച്ചുപററി. 1980-81 കാലത്ത്‌ 
തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുണ്ടായ സംഘര്‍ഷങ്ങളുടെ പശ”ചാത്തലം 
ഇതായിരുന്നു. ഈയൊരു സംഘര്‍ഷാവസ്ഥ ഉണ്ടാക്കിയ അനിശ“ചിതത്വത്തിന്‍െറ 
ഘട്ടത്തിലാണ്‌ നിയമവ്യവസ്‌ഥകളിലൂടെ പ്രശ്‌നം പരിഹരിക്കാന്‍ സര്‍ക്കാര്‍ 
നിര്‍ബന്‌ധിതമായത്‌. 1978-മുതല്‍ക്കേ ഈ വഴിക്കുള്ള (ശമം ആരംഭിച്ചിരുന്നു. 
(്രസ്‌തദുത വര്‍ഷത്തില്‍ കൊണ്ടുവന്ന ബില്ലാണ്‌ 1980-ല്‍ കേരള ചുമട്ടുതൊഴിലാളി 
നിയമമായി (പാബല്യത്തില്‍വന്നത്‌, 


ഇനി തൊഴില്‍സാഹചര്യങ്ങളിലുണ്ടായ മാററങ്ങാം പരിശോധിക്കാം. സംഘടനാ 
പ്രവര്‍ത്തനത്തിന്‌ ആരംദംകറുറിച്ച 1950കളിലെ തൊഴില്‍സാഹചര്യങ്ങളും ഇന്നത്തെ 
സാഹചര്യങ്ങളും മായലികമായി വ്യത്യസ്‌തമാണ്‌. ആദ്യകാലത്ത്‌ (പധാനമായും 
ശ്രിസ്‌ത്യാനികളാണ്‌ തൃശൂരില്‍ ചുമട്ടുതൊഴിലാളികളായി പ്രണിയെടുത്തിരുന്നത്‌. 
ഇന്നു ചുമട്ടുതൊഴിലാളികളില്‍ വിദിന്നസമുദായക്കാമുണ്ട്‌. തൊഴില്‍(പ്രകിയയുടെ 
സ്വഭാവം മാറി, വകതിരിവുകാം ഉണ്ടായി. ആര്‍ക്കും ഏതറു(്രവ്യത്തിയും ചെയ്യാ 
മെന്നനിലവിട്ട്‌ വിപണിക്കും ചരക്കുകാംക്കും അനുസരിച്ചുള്ള (കമീകരണവും 
കൃത്യതയും ഉണ്ടായി. തൊഴില്‍രംഗത്തേയ്‌ക്കു കടന്നുവരാന്‍ തടമ്സുങ്ങളൊന്നറുമില്ലാ 
തിരുന്ന പഴയ അവസ്‌ഥയ്‌ക്കു പകരം കര്‍ശനമായ നിയ്രന്തണങ്ങാം വന്നു. തൊഴില്‍ 
പ്രകൃതത്തിനനുസരിച്ച കൂലിനിരക്കുപട്ടിക നിലവില്‍വന്നു. തൊഴില്‍മത്‌സരം 
ഒഴിവാക്കിക്കൊണ്ട്‌ തൊഴില്‍വിദജനം നടഷിലായി. ““പതിവുതൊഴിലാളികഠം'* 
എന്നോരു ഗണം സംജാതമായി. 1980-ലെ ചുമട്ടുതൊഴിലാളിനിയമം തൊഴില്‍. 


98 ക്രേളപഥനങ്ങള്‍ 1 


മുങ്ധച്ക്‌- 





സൂരക്‌ഷിതത്വം ഉറഷദുവരുത്തി. ജോലിസമയം തീട്ടഷെടുത്തി. ശോചനീയമായ 
തൊഴില്‍വ്യവസ്‌ഥകാംക്കുപകരം മാന്യവും നിലവാരമുള്ളതുമായ വ്യവസ്‌ഥകളും 
ഉണ്ടായി, 


സംഘടനാ(പവര്‍ത്തനത്തിന്‍െറ പോരായ്‌മകളും 
(പത്യാഘാതവും 


തൊഴില്‍സാഹചര്യം മെപ്പഷെടുത്തുന്നതില്‍ സംഘടന വമ്പിച്ചവിജുയം കൈവരി 
ച്ചിട്ടുണ്ട്‌ എന്നത്‌ അംഗീകരിക്കുമ്പോഠംത്തന്നെ സംഘടനാപ്രവര്‍ത്തനത്തിന്‍െറ ചില 
ഭപാരായ”്‌മകഠം കാണാതീരിക്കാനാവില്ല. ചുമട്ടുതോഴിലാളിസംഘടന തികച്ചും സാമ്പ 
ത്തികമാത്രവാദത്തിന്‌ അടിഷചെട്ടുകൊണ്ടാണ*(്രവര്‍ത്തിച്ചത". സംഘടനയുടെ ചരിതം 
തന്നെ (പ്രധാനമായും സാമ്പത്തികസമരങ്ങളുടെ ചരിത്രമാണ്‌. കടൂധി, ബോണസ്സ്‌, 
തുടങ്ങിയവയുടേയും തൊഴില്‍വ്യവസ്‌ഥകളുടെ (കമീകരണത്തിന്‍റയും (്രശനങ്ങ 
ളായിരുന്നു സംഘടന ഉയര്‍ത്തിയത്‌. തൊഴിലാളികാം നേരിടുന്ന (പശ്‌നങ്ങളുടെ 
വിശാലമായ രാഷ്‌(ടീയ-സാമ്പത്തിക പശ്‌ ചാത്തലത്തിലറുള്ള സ്വമരങ്ങാംക്ക്‌ മുന്‍കൈ 
നല്‌കദുവാനോ മററുജനവിഭാഗങ്ങളുമായി ഒത്തുചേരാനോ ചുമട്ടു തൊഴിലാളിസംഘ 
ടനകാരംക്കറദു കഴിഞ്ഞില്ല. സ്വന്തം സാമ്പത്തിക സദൂരക്‌ഷിതത്വം മാത്രം ലാക്കാക്കി 
നടത്തിയ പ്രവര്‍ത്തനങ്ങാം ചദുമട്ടുതോഴിലാളികളെ സമൂഹത്തില്‍നിന്ന്‌ ഒററഷെ 
ടുത്തി. വന്‍കിട, ചെറുകിട വ്യാപാരിമുതലാളിമാരെ തമ്മില്‍, കടയുടമകളേയും 
സാധാരണ ഉപദോക്‌താക്കളേയും തമ്മില്‍, തങ്ങളുടെ തൊഴിലറുടമകളേയും 
പൊതുജനങ്ങളേയും തമ്മില്‍ വേര്‍തിരിച്ചറിയാന്‍ ചദുമട്ടുതൊഴിലാളികംക്ക്‌” കഴ? 
ഞ്ഞില്ല. മാത്രമല്ല തൊഴിലവകാശത്തിനുവേണ്ടി സംഘടനകാം പരസ്‌പരം പോരാടുന്ന 
അവസ്‌ഥയും വന്നു. നേരത്തേ തങ്ങളോട്‌ അനുഭാവം കാട്ടിയിരുന്നവരുടെപോലറും 
ശ്രതുത ക്‌ഷണിച്ചുവരുത്തുന്നതിനറും ചദുമട്ടുതൊഴിലാളികാംക്കെതിമെ പൊതു 
ജനരോഷം ആളിക്കത്തുന്നതിനും അതീടയാക്കി. തൊഴിലാളികളുടെ മാന്യതയില്ലാത്ത 
പെരദുമാററവും അദ്രമാത്‌മകമായ വിലപേശല്‍രീതികളും മദ്യപാനസ്വഭാവവും 
സാമ്പത്തികമാ(്തവീക്‌ഷണത്തില്‍നിലകൊണ്ട അവരുടെ ബോധനിലവാരത്തിന്‍െറ 
(പകടിതരുപങ്ങളായിമുന്നു. 


ചുമട്ടുതൊഴിലാളിനിയമവും സംഘടനാ(പവര്‍ത്തനവും 


1960-ലെ ചദമട്ടുതൊഴിലാളിനിയമം നടഷിലാക്കിയതോടെ വന്ന (പധാനമാററം 
തൊഴിലുടമസ്‌ഥതയുടെ കാര്യത്തിലാണ്‌. പ്രസ്‌തുതനിയമ്രപകാരം സംഘടിക്ക 
ഷെടടുന്ന (പാദശിക സമിതിയായിരിക്കറും തൊഴിലാളികളുടെ പ്രത്യക്‌ഷതൊഴിലുടമ, 
കടയദുടമകളുടെ ആവശ്യാനുസരണം സമിതി തൊഴിലാളികളെ അനുവദിച്ചുകൊടു 
ക്കുകയും കൂലിനല്‌കുകയും ചെയ്യും. സര്‍ക്കാര്‍ വഴി തൊഴിലാളികളുടെ അവകാ 
ശങ്ങഠം സംരക്‌ഷിക്കഷെടറുന്നു. ഈ സാഹചര്യത്തില്‍ തൊഴിലാളികളുടെ അവകാ 
ശസംരക്‌ഷണത്തില്‍ സംഘടനയുടെ പങ്ക്‌ പരിമിതമാക്കട്ചെട്ടിട്ടുണ്ട”. [ ] 


(സംഗ്രഹം : പി. കെ. ശശിധരന്‍) 


കേരളപഠനങ്ങള്‍ | 99 





തത 
പുസ്തകലോകം 
_____- 


100 


നി 


ഒരു നുററാണ്ടിന്‍െറ കഥ 


പി. ഭാസ്‌ കരനുണ്ണിയുടെ “പത്തൊമ്പതാം 
നൂററാ ണ്ടിലെ കേരള"ത്തെക്കുറിച്ച്‌] 


ച, കെ. മൈക്കിള്‍ തരക 


സു നംണീയമായ ദശകങ്ങളുടെ, വര്‍ഷങ്ങ 
ങ്ങളുടെ. ദിനങ്ങളുടെ കഥകം എഴുതിയ 
തിന്‌ ശഉദാഹരണങ്ങാം അനവധിയുണ്ട്‌. 
ഇത്തരം കഥനങ്ങാം സ്വതവേ പ്രത്രപവര്‍ത്തന 
ത്തിന്‍െറ ശൈലിയാണ്‌ സ്വീകരിക്കാറുള്ളത്‌ 
ചരിത്രരചന സാമാന്യേന. കൂടുതല്‍ ദീര്‍ഘതാ 
യീട്ടുള്ള കാലഗണനയുടെ ചട്ടക്കൂട്ടിലാണല്ലോ 
നിര്‍വഹിക്കാറുള്ളത്‌. ദശകങ്ങളദുടെം 
വര്‍ഷങ്ങളുടെ, ദിനങ്ങളുടെ കഥപറയുട്പോം 
തന്നെ അതിനുവേണ്ട അനുസാരികളൊരടുക്കു 
നനതിലും, അനുബന്‌ധവിഷയങ്ങം വിശദീ 
കരിക്കുന്നതിലും,  ദീര്‍ഘവീക്‌ഷണപരമായ 
വിശകലനത്തിന്‍െറ  (പാധാന്യം വ്യക്തമാ 
കുന്നു. ഒരുദേശത്തിന്‍െറ, ഒരു സാംസ്‌കാ 
രികവിശേഷത്തിനെറ അല്ലെങ്കില്‍ ൭) 
സാമൂഫ്യസ"ഥാപനത്തിന്‍െറ കഥ സതമ്രരമായി 
അവതരിഷിക്കേണ്ടിവരുമ്പോഠം ഒരു നദൂററാ 
ണ്ടോ, അതിനേക്കാഠം ദീര്‍ഘമായതോ ആധ 


- കാലഗണനയുടെ അടിസ്‌ഥാനത്തില്‍ വേണ്ടി 


വരുന്നു. പി. ഭാസ്‌കരനുണ്ജി തയ്യാറാക്കി, 
കേരള സാഹിത്യ അക്കാദമി, തൃശൂര്‍, 1988ല്‍ 
പ്രസിദ്ധീകരിച്ച പത്തൊമ്പതാംനൂററാ 
ങ്ടിലെ കേരളം എന്ന പഠനത്ത 1൫൯൪൯൨ 
പ്രസക്‌തി ഈ പശചാത്തലത്തില്‍വേണം 
കാണറുവാന്‍. 


ദക ഷണം, വസ്തം, പാര്‍ഷിടം, ആപാ 
രങ്ങാം, ജാതികാം, ദാമ്പത്യവും ദായ്രകമവും, 
ഹിന്ദുരാജാക്കന്‌ മാര്‍, കുുററവദും ശിക്‌ഷയും, 
ക്‌ഷ്രേതം, ഭൂമി, ഭൂനികുതി, കൃഷി 
വാണിജ്യം വ്യവസായം, നാണയങ്ങാം, വിദ്യാ 
ഭ്യാസവും വിനോദവും, പരിഷ്‌ കരണ്രപസ്‌ഥാ 
നങ്ങാം, മാറുന്ന മുഖഛായ എന്ന പതി 
നാറുഭാഗങ്ങളിലായി അവതരിച്ചിട്ടുള്ളത്‌ ഒരു 
നൂററാണ്ടിനെ സംബന്‌ധിച്ച്‌ മേഖഷെടുത്തി 
യിട്ടുള്ള ചരധതസാമ്രഗികളാണ്‌. ഇത്‌ രേഖ 
ഷെടുത്തിയിട്ടുള്ള ചരിതസാമ്രഗികളുടെ 


കേരളപഥനങ്ങള്‍ | 








ഒരുഭാഗം മാതമേ ആകൂ എന്നു (്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാലും പുരാരേഖ 
കളും (ദനവ്ധദ! നദ്ദ) (ഗന്‌ഥങ്ങളും കൈയെഴുത്തുപ്രതികളും (നദസ്ധടഠ്ോട) 
മററു പ്രസിദ്‌ധീകരണങ്ങളുമൊക്കെ പരിശോധിച്ച്‌ അവയില്‍നിന്നും കിട്ടിയ വിവര 
ങ്ങളെ ഇത്ര സമ്രഗമായി അവതരിഷിച്ച (ശീ. ഭാസകരനുണ്ണിയും, ആ പഠനം നടത്തു 
വാനുള്ള സരകര്യങ്ങഠം ഏര്‍ഷാടുചെയ്യുകയും അത്‌ പ്രസിദ്‌ധീകരിക്കുകയും 
ചെയ്‌ത സാഹിത്യ അക്കാദമിയും അദഭിനന്ദനങ്ങഠം അര്‍ഹിക്കുന്നു. 


എന്താണ്‌ കേരളത്തിന്‍െറ ചരിത്രത്തില്‍ പത്തൊമ്പതാംനൂററാണ്ടിന്‍െറ 
(പ്രാധാന്യം? പൊതുവേ ഈ നൂററാണ്ടിലാണ്‌ കേരളസമൂഹത്തില്‍ ““ആധുനികത 
യൂടെ" ആദ്യലാഞ്‌ഛനകാം കണ്ടുതുടങ്ങിയത്‌ എന്നാണ്‌ “വിശവസിക്കഷെടുന്നത്‌. 
ചില വിദേശചരി(തകാരന്‌മാരുടെ വീക്ഷണത്തില്‍, ഉദാഹരണത്തിന്‌, “നായര്‍ 
മേധാവിത്വത്തിന്‍െറ പതനം" എന്ന പഠനത്തിലൂടെ മലയാളികാംക്കു പരിചിതനായി 
മാറിയ റോബിന്‍ ജ(ഫിയുടെ അഭിപ്രായത്തില്‍, നൂററാണ്ടുകളായി മാറാന്‍ വിസ 
മ്മതിച്ചിരുന്ന കേരള സമൂഹത്തില്‍ ത്്രവവും അടിസ്‌ഥാനപരവറുമായ വ്യതിയാനങ്ങഠം 
സംഭവിച്ചത്‌ പത്തൊമ്പതാംനൂററാണ്ടിലാണ്‌. എന്നാല്‍ ഈ വിശ്വാസത്തെ കാര്യ 
കാരണസഹിതം തിരുത്തിക്കുറിക്കുന്ന മററു പഠനങ്ങളുണ്ട്‌. കേരളത്തില്‍ നില 
നിന്നിരുന്ന സ്വരൂപങ്ങളുടെ അടിസ്‌ഥാനത്തില്‍ രദൂപീകൃതമായ, വിക്രേന്ദീകൃതമായ 
(ടദറോനബടഠ) ഭരണസംവിധാനം തകര്‍ന്നടിഞ്ഞതും തത്‌സ്‌ഥാനത്ത്‌ ക്രേന്ദീക്യതമായ 
(9൩311290) ദരണകൂടങ്ങാം നിലവില്‍വന്നതും പത്തൊമ്പതാംനൂററാണ്ടിലല്ല; പതി 
നെട്ടാംനൂററാണ്ടിലാണ്‌. കേരളസമൂഹത്തിന്‍െറ പിന്നാംപുറങ്ങളില്‍ (06000690). 
വ്യക്‌തമായി പറഞ്ഞാല്‍, കടലോരങ്ങളിലും കച്ചവടസ്‌ഥാനങ്ങളിലും ആയി മാതം 
(പധാനമായി നിലയുറഷിച്ചിരുന്ന കൊളോണിയല്‍ ശക്‌തികഠം, മുന്‍പുപറഞ്ഞ 
സംഭവവികാസങ്ങളില്‍നിന്നദുമുളവായ സാദ്‌ധ്യതകളെ ചൂഷണംചെയ്‌തുകൊണ്ട്‌, 
സാമാജ്യത്തിന്‍െറ (പത്യയശാസ്‌(്രവദുമായി, അവരുടെ അധികാരസീമകളെ ഈ 
(്രദേശത്തേയ്‌ക്കു വ്യാപിഷിച്ചതും, പ്രതിനെട്ടാംനൂററാണ്ടിലായിരുന്നു. ഇവ 
സൃഷ്‌ടിച്ച സാദ്‌ധ്യതകളില്‍ ഒട്ടുമിക്കതും ““പരമ്പമാഗത്‌" കേരളസമൂഹത്തെ 
ക്കുറിച്ച്‌ നമുക്കുള്ള ധാരണകാംക്ക്‌ യോജിക്കുന്നതരമല്ലായിമുന്നു. 


ആധുനികസമൂഹത്തിന്‍െറ ആവിര്‍ഭാവം ചരിധ്രപരമായി പരിശോധിക്കൂടമ്പോഠം, 
പരമ്പരാഗത്രകമത്തില്‍നിന്നും വേറിട്ടുള്ള സാദ്‌ധ്യതകളുടെ തുടക്കമാണ്‌ പ്രധാ 
നമായും വിശകലനത്തിനു വിധേയമാകേണ്ടത്‌. അത്തരം സാദ്‌ധ്യതകഠം പതിനെട്ടാം 
നൂററാണ്ടില്‍തന്നെ ഉദയംചെയ്‌തുവെന്നാണ്‌ പറഞ്ഞുവരടുന്നത്‌. നേമേമുന്‍പ്‌ നില 
വിലിരുന്ന ആചാരങ്ങാംക്കൊക്കെയും നൂററാണ്ടുകളൂടെ പഴക്കം ആരോപിക്കുവാനും 
സാദ്‌ ധ്യമല്ല. ജോലിയുടെ അടിസ്‌ഥാനത്തിലും, സ്‌ഥാനത്തിന്‍െറ അടിസ്‌ഥാന 
ത്തിലും മററും പിന്നോട്ടും മുന്നോട്ടും പോകുവാന്‍ പതിനെട്ടാംനൂററാണ്ടില്‍തന്നെ 
സാധിച്ചിരുന്നു. അതിന്‌ ഉദാഹരണമാണ്‌ ആലങ്ങാട്ടുകാമന്‍ “ന്രസാണി'യായ കച്ച 
വടക്കാരന്‍ തച്ചില്‍ മാത്തുതരകന്‌, ലബ്‌ധ്രപതിഷ്‌ഠിതമായ "ഫഹൈന്ദവ' രാജസ്‌ഥാ 
നമായിരുന്ന തിരുവിതാംകൂര്‍ രാജസദസ്സില്‍ മുളകുമടിശ്‌ശീലകാര്യക്കാരന്‍േറതോ 
തത്തുല്യമോ ആയ സ്‌ഥാനം വഹിക്കുവാന്‍ കുറച്ചുകാലത്തേയ്‌ക്കെങ്കിലും കഴിഞ്ഞത്‌. 
ഇത്തരം സാദ്‌ധ്യതകാം പത്തൊമ്പതാംനൂററാണ്ടായഷോാം കറൂടറുകയാണേഠ 
അതോ കുറയുകയാണോ ചെയ്‌തത്‌? ഈ ചോദ്യത്തിന്‌ ഭാസ്‌കരനുണ്ണിയുടെ 
പഠനത്തില്‍നിന്നും ലഭിക്കുന്ന ഉത്തരങ്ങാം വൈരുദ്‌ധ്യസ്വഭാവമുള്ളവയാണ്‌. 


ഒരുവശത്ത്‌, ജാത്യാചാരങ്ങളുടേയും, ക്‌ഷ്രേതാടിസ്‌ഥാനത്തിലുള്ള ശാസന 
ങ്ങളുടേയും, മതാചാരങ്ങളെ ബഹുമാനപുരസ്സരം പരിഗണിക്കുന്ന രാജാക്കന്‌മാരുടെ 
നിഷ്‌ഠകളേയുംകുറിച്ചുള്ള വിവരണങ്ങാം ഈ പഠനത്തില്‍ അങ്ങോളമിങ്ങോളം 
കാണാം. എന്നാല്‍, “ഈ രാജ്യത്തുള്ള ദേവസ്വം ഇടപെട്ടുള്ള കാര്യങ്ങഠംകൊണ്ടു 


കേരളപഥനങ്ങള്‍ | 101 





മുമ്പിനാലേ ഏററവും വിചാരമായിഭിക്കുുന്നത്‌** (ബീട്ടറഷുകാരനായ ഒരൂ ധ്വരയ്‌ക്കാ 
ണെന്നുള്ളതുതന്നെ ഏററവും രസ്വപരദമായിരിക്ടെന്നു എന്നു പറഞ്ഞിട്ടുള്ളത്‌ 
ഓര്‍മ്മിക്കണം. ഇവിടെ പരാമര്‍ശിതനായ കേണല്‍ മണ്‍റോ ദേവസ്വം സര്‍ക്കാരിന്‌ 
ഒരു വമുമാനമാര്‍ഗ്‌ഗമാണെന്നും അതുകൊണ്ട്‌ ക്‌ഷ്രേതസ്വത്തദുക്കഠം ““ദേശസാ 
ചക്കമിക്കാം'" എന്നു പഠിച്ചതും, തിരുവിതാംകൂറില്‍ മാര്‍ത്താണ്‌ഡവര്‍മ്മ പതിനെട്ടാം 
നൂററാണ്ടിലും ശക്‌തന്‍ തമ്പദുരാന്‍ കൊച്ചിയിലും നേരത്തേ സ്വീകരിച്ച നടപടി 
കളില്‍ നിന്നുമാണ്‌ എന്നും പറഞ്ഞിട്ടുണ്ട്‌ (9-ാംഭാഗം “ക്‌ഷ്രേതം" കാണുക). 
അഷോയം ഇവ “കൂട്ടിവായിച്ചാല്‍ മനസ്സിലാകുന്നതെന്താണ്‌? വ്യവസ്‌ഥാപിതമായ 
ക്‌ഷ്രേത സംബന“ധറിയായ ആചാ്രകമങ്ങളുടെ ശക്‌തി സാമദൂഫ്യ 
മദ“ധ്യത്തില്‍ ഉപയോഗിച്ചിരുന്ന രീതിക്ക്‌ പതിനെട്ടാംനൂററാണ്ടില്‍ അടിസ്‌ഥാന 
പരമായി മാററം ഉണ്ടായി എന്നും അതിനെ അവലംബിച്ച്‌ പുതിയരീതിയെ 
കൊളോണിയലധികാരികളുടെ താല്‌പര്യരപകാരം വ്യാപകമാക്കിയെന്നുമാണ്‌. 
എന്നാല്‍ ഈ പുതിയരീതി നടഷിലാക്കുന്നതില്‍ നിലവിലിരറുന്ന ആചാര്രകമ 
“ങ്ങക്ക്‌ കാര്യമായ മാററം ഒന്നും വരരുതെന്ന്‌ മണ്‍റോ സായിഷിനുണ്ടായിരുന്ന 
നിര്‍ബന്‌ധം ആണ്‌ അദ്ദേഹത്തിന്‍െറ ദേവസ്വം സംബന്‌ ധിച്ചുള്ള രേഖകളില്‍ 
കാണൂന്നത്‌. 


പതിനെട്ടാംനൂററാണ്ടില്‍ സാമൂഹ്യ-സാംസ്‌കാരിക്രകമങ്ങളില്‍ അടിസ്‌ഥാന 
പരമായ മാററങ്ങാം ഉണ്ടാകുകയും അവയില്‍ കൊളോണിയല്‍ താല്‌ പര്യങ്ങാംക്കുടു 
പ്രകടമായിവിരുദ്‌ധമല്ലാത്തവയെ പത്തൊമ്പതാം നൂററാണ്ടില്‍ അമക്കിട്ടുറഷിക്കു 
കയും ചെയ്‌തു. മാററംവന്നത്‌ രീതിയിലാണെങ്കിലറും അവയുടെ പില്‌ക്കാല 
പ്രയോഗത്തില്‍ ആരോപിച്ച നിഷ്‌കര്‍ഷകാരണം അതിന്‍െറ പരിധികാംക്കുള്ളില്‍ 
വ്യക്‌തികരംക്കും ചെറു്രഗൂഷദുകാംക്കും സാമൂഹ്യമായ മേല്‍ഗതി (ടഠഠിദ। ൩൧൧11) 
ക്കുള്ള സാദ്‌ധ്യതകഠം പാടേ നിഷേധിക്കഷെടുകയാണുണ്ടായത്‌, ഇത്തരമൊരദു 
അനുമാനം ഈ പഠനത്തെ സാധാരണമായ (ടന!) വായനയ്‌ക്കു വിധേയ 
മാക്കിയാല്‍ ലഭ്യമാകണമെന്നില്ല. നേരേമറിച്ച്‌, പതിനെട്ടാംനൂററാണ്ടില്‍ മാറാതി 
ഒറുന്ന കേരളസമൂഹത്തിലെ സാംസ്‌കാരികവും അനുഷ്‌ഠാനപരവുമായ ആചാര 
ക്രമങ്ങഠം പത്തൊമ്പതാംനൂററാണ്ടില്‍, കൊളോണിയലിസവും മററ്‌ ഘടകങ്ങളും 
കാരണമായി (ക്രമേണ മാറിവന്നു എന്ന്‌ ധരിക്കുവാനും മതി. 


ഇതില്‍ രണ്ടാമത്‌ പറഞ്ഞ അനുമാനത്തിന്‌ ഉപോല്‍ബലകമായ ധാരാളം 
വിവരങ്ങഠം ഈ പഠനത്തില്‍ ഉഠാംക്കൊള്ളിച്ചിട്ടുണ്ട്‌. ഉദാഹരണത്തിന്‌, '"ആചാരങ്ങഠം"", 
്ാതികഠം"", "വിദ്യാഭ്യാസവും വിനോദവും", “"പരിഷ്‌കരണ്രപസ്‌ഥാനങ്ങം" 
എന്നീ ഭാഗങ്ങളില്‍ ഉഠംക്കൊള്ളിച്ചിരിക്കുന്ന പലരേഖകളും, കൊളോബിയല്‍ ഭരണ 
ശ്രമവ്യം വാണിജ്യവല്‌കൃതമായിക്കൊണ്ടിരദുന്ന സമ്പദ്‌വ്യവസ്ഥയും കാരണമായി 
സമൂഹമദ്‌ധ്യത്തില്‍ സംഭവിച്ചുകൊണ്ടിരദുന്ന മാററങ്ങളെ ഗൂചിഷിക്കുന്നവയാണ്‌. 
ഇവയില്‍ വാണിജ്യവല്‌ കൃതമായ കൃഷിയെങ്കിലദും വനവിദവങ്ങാംക്കും നാണ്യ 
വിളകഠംക്കും (പ്രാധാന്യം ഉണ്ടായിരുന്ന നമ്മുടെ ഉല്‌പാദന്രകമത്തില്‍ നേരത്തേ 
തന്നെ വികസിച്ചുവന്നുവെന്നോര്‍ക്കണം. അതുപോലെതന്നെ കച്ചവടസ്വഭാവമമുള്ള 
(൩/6) കൊളോണിയല്‍ ഒരണ്രകമത്തിന്‍െറ ചില സ്വാധീനങ്ങളെങ്കിലും 
നമ്മുടെനാട്ടില്‍, നേരത്തേതന്നെ (പകടമായി. ഈ രണ്ടദുവിവരങ്ങളും സൂചിഷിക്കുന്ന 
രേഖകഠം ഈ പഠനത്തില്‍ ഉണ്ട്‌. എന്നാല്‍ സ്വാഭാവികമായും ഈ (പ്രകിയയുടെ 
ഗതാനുഗതികത്വത്തെ (ഠ്ൃനദന്ിടന) വേണ്ടവണ്ണം വ്യക്‌തമാക്കുവാനുള്ള പരി(്രമം 
ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാല്‍ ഇത്‌ പഠനം തയ്യാറാക്കിയ ഭാസ്‌കരനുണ്ണിയുടെ 
നോട്ടക്കുറവായി ചൂണ്ടിക്കാണിക്കാനാകുകയില്ല. അദ്ദേഹത്തിന്‍െറ ഉദ്ദേശ്യലക്‌ഷ്യ 


102 ക്രേളപഠനങ്ങള്‍ | 





ങ്ങളില്‍ ചരി(തസാമ്രഗീകളുടെ വിവേചനാടിസ"ഥാനത്തിലുള്ള (1൨9805) 
'(അനുമാനങ്ങാം ഉഠംഷചെട്ടിമരുന്നില്ലല്ലോ. 


ഈ പഠനത്തിന്‍െറ ഉദ്ദേശ്യം പത്തൊമ്പതാംനൂററാണ്ട്‌ എന്ന കാലഗണനയുടെ 
പരിധിക്കുള്ളില്‍വരുന്ന ചരി(്തരരമേഖകളെ ഒരേസ്‌ഥലത്ത്‌ അവതരിഷിക്കുകയെ 
ന്നതായിമുന്നു. ഇ്രതയും ദീര്‍ഘമായ കാലഗണന സ്വീകരിച്ചതിനു കാരണമായി 
പ്രത്യേകിച്ചുള്ള യാതൊരു താത്വിക വിശദീകരണവും മുന്നോട്ടു വച്പീട്ടുരില്ല. 
ഈ പഠനത്തിന്‍െറ (പധാനഷെട്ട നേട്ടം ഒരു നൂററാണ്ടുകാലത്തെ സംബന്‌ധിച്ച്‌ 
ലഭ്യമായ രേഖകാഠം-അതറു മിക്കവാറും എല്ലാ(്രധാനപ്ചെട്ട വിഷയങ്ങളിലുമായി-ഒരു 
മിച്ച്‌ അവതരിഷിച്ചുവെന്നുള്ളതാണ്‌. ഇത്തരം പഠനങ്ങളെ ശക്‌തിഷെടുത്തറുവാ 
നുള്ള സാദ്‌ധ്യതകാം വളരെ വിപുലമാണ്‌. ഉദാഹരണത്തിന* കേരളത്തിലെ 
സര്‍വകലാശാലകളിലും ഗവേഷണസ്‌ഥാപനങ്ങളിലും (പവര്‍ത്തിക്കുന്ന ഗവേഷണ 
വിദ്യാര്‍ത്ഥികളും മററുഗവേഷകരും സ്വരൂപിക്കുന്ന ചരിര്തരേഖകളും മററു 
സാമ്രഗികളും ഒരുമിഷിച്ച്‌ കാലഗണനയുടെ അടിസ"ഥാനത്തിലോ വിവിധ വിഷ 
യങ്ങാഠം തിരിച്ചോ (പസിദ്‌ധീകരിക്കാവുന്നതാണ്‌. ഇതിനുവേണ്ട ഓദ്യോഗിക 
നടപടികഠം ഉണ്ടാകേണ്ടതാണ്‌. ഇത്തരം പരിര്ശരമങ്ങാം പില”്‌ക്കാലഗവേഷണങ്ങളേയും 
ഗരവേഷകരേയും എത്രമാത്രം സഹായിക്കുമെന്ന്‌ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 


ചരിത രേഖകാം പ്രസിദ്‌ധീകരിക്കണം എന്നുപറയുന്ന അവസരത്തില്‍തന്നെ 
അവതാരികാകാരനായ പ്രൊഫസര്‍ എം. കെ. സാനു, ലൂയിപിരാന്തെല്ലോയുടെ ഒരു 
കഥാപാത്രത്തിന്‍െറ വാക്കൂുകഠം ഉദ്‌ധരിച്ചത്‌ ഓര്‍മ്മിഷിക്കേണ്ടത്‌ (പസക്‌തമാണെ 
ന്നുതോന്നുന്നു; ““വസ്‌തൂതകാം കാലിച്ചാക്കുപോലെയാണ്‌. ഒരു വീക്ഷണം 
ഉയംച്ചേര്‍ത്ത്‌ ദാര്‍ഡ്യംനല്‌കിയാഭലേ അവയ്‌ക്ക്‌ വ്യക്‌തമായരൂപത്തില്‍ (ശദ്‌ധാവിഷയ 
മാകാനൊക്കൂ'". രേഖകളിലൂടെ വ്യക്തമാകുന്ന വസ്‌തൂതകാം, ആശയപരമായും 
(്പത്യയശാസ്‌(തപരമായും നിഷ്‌പക്‌ഷമായിരിക്കും എന്നു വിചാരിക്കുന്നത്‌ 
അബദ്‌ധമായിരിക്കും എന്നതിന്‌ ഉപോല്‍ബലകമായി, ചരിത വിദ്യാര്‍ത്‌ഥികാംക്ക്‌ 
സുപ രിചിതമായ ഈ. എച്ച്‌. കാര്‍ തന്‍െറ "എന്താണു ചരിതം" എന്ന ചെറു 
ര്ഗന്ഥത്തില്‍ പറഞ്ഞുവെച്ചിട്ടുള്ള കഥകൂടി ഉദ്‌ധരിച്ചുകൊള്ളട്ട. ഒരു വിരുന്നു 
സല്‌ക്കാരത്തിനു പോയി മദ്യം സേവിച്ച ഒരാഠം തന്‍െറ കാറില്‍ പോകുറുദമ്പോഠം 
ഒരു വളവില്‍വച്ച്‌ ഒമു കാല്‍നടക്കാരനെ തട്ടിയിട്ടു. ഇതേക്കുറിച്ച്‌ അന്വേഷിക്കു 
വാന്‍നിയുക്‌ തമായ കമ്മീഷന്‍െറ മുന്‍പില്‍, കാറോടിച്ചിമുന്നയാഠാം മദ്യപിച്ചിരു 
ന്നുവെന്നതും, കാറിന്‍െറ ബ്രേക്ക്‌ വേണ്ടവിധത്തില്‍ പ്രവര്‍ത്തിക്കുന്നില്ലായിരദു 
ന്നുവെന്നരും, കാല്‍നടക്കാരനെ തട്ടിയിട്ട വളവില്‍ വേണ്ട്രത വെളിച്ചം ഇല്ലായിരുന്നു 
വെന്നതിനും ഒഷം, കാല്‍നടക്കാരന്‍ സിഗരററ്‌ വലിക്കുന്ന സ്വാഭവമുള്ളയാളാണെ 
ന്നതും അതുകൊണ്ടാണ്‌ ആ സമയത്ത്‌ റോഡുകടന്ന്‌ മറുവശത്തുള്ള കടയില്‍ 
നിന്നും സിഗരററുവാങ്ങുവാന്‍ പോയതെന്നതും അവതരിഷിക്കുവാനിടയറുണ്ട്‌. 
ഇത്തരം അവസരങ്ങളിലാണ്‌, “ചരിതം' മേഖഷെടുത്തുന്ന .ആാം സ്വന്തം വിവേചന 
ശക്‌തിയുപയോഗിച്ച്‌ തെളിവുകളില്‍നിന്നും വേണ്ടതുമാത്രം സ്വീകരിക്കുകയും 
വേണ്ടാത്തത്‌ തിരസ്‌ക്കരിക്കുകയും ചെയ്യേണ്ടത്‌. 


തെളിവുകളുടെയിടയില്‍ നടത്തുന്ന തിരഞ്ഞെടുഷുപോലെതന്നെയാണ്‌ ചരിത 
രേഖകളുടെ പ്രകാശനത്തിനായിനടത്തുന്ന തിരഞ്ഞെടുഷും. രേഖകളുടെ തിരഞ്ഞെ 
ടൂഷ്‌ പൂര്‍ണ്ണമായും രേഖാസൂക്‌ഷിഷുകാരന്‍േറയോ അതു പ്പസിദ്‌ധീകരിക്കുു 
വാനായി തയ്യാറാക്കിയ ആളിനന്‍േറയോ ഉത്തരവാദിത്വര്തിലായിരിക്കും. ഈ പശ്ചാ 
ത്തലത്തില്‍ “മലബാര്‍ ഇന്‍ എഷ്യന്‍ ദ്രരഡ്‌* എന്ന (ഗന്‌ഥം രചിച്ച പ്രൊഫസര്‍ 


കേരളപഥനങ്ങള്‍ | 103 


അഷിന്‍ദാസ”ഗുപ്‌ത ചൂണ്ടിക്കാണിച്ച രണ്ടുകാര്യങ്ങാഠം പ്രസക്‌ത്മാണ്‌. തന്‍െറ 
പഠനത്തിനായി ഡച്ച്‌പുരാമേഖകളെ ആ(്രയിച്ച അദ്‌ദേഹം, കൊച്ചിയില്‍നിന്ന്‌, ഡച്ച്‌ 
ഈസ്‌ററ്‌ ഇന്‍ഡ്യയുടെതലസ്‌ഥാനമായ ബര്‍ത്തേവിയയിലേയ്‌ക്ക്‌ അയച്ചകത്തുകളിലും 
ബര്‍ത്തേവിയയില്‍നിന്നും കമ്പനിആസ്‌ഥാനമായിരദുന്ന ഹേഗിലേയ്‌ക്ക്‌ അയച്ചകത്തു 
കളിലും അവിടെവച്ചു തയ്യാറാക്കിയ റിഷോര്‍ട്ടുകളിലും ഒരേസംഭവംതന്നെ വിവിധരീതി 
കളില്‍ റിഷോര്‍ട്ടുചെയ്‌തതായി കണ്ടുവദ്രത. അതിനദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന 
കാരണം വിവിധതലങ്ങളില്‍ (പപവര്‍ത്തിച്ച ഉദ്യോഗസ്‌ഥന്‍മാരുടെ വിദഭിന്നതാല“പര്യ 
ങ്ങളാണ്‌. അതുപോലെ, കൊച്ചിയില്‍ കുരുമുളകിന്‍െറ വില ദിനംപതിയെന്നോണം 
മേഖഷെടൂത്തിയിരുന്ന ഡച്ച്‌ കച്ചവടകമ്പനിഉദ്യോഗസ്‌ഥര്‍ വടക്കേ ഇന്‍ഡ്യയില്‍ 
നിലവിലിരുന്ന മദുഗഠംസാ്മാജ്യത്തില്‍ വന്നുഭവിച്ച സംഭവവികാസങ്ങളെക്കുറിച്ച”* 
വിദൂരപരാമര്‍ശംപോലദും നടത്തിയില്ല എന്നും അദ്ദേഹം സൂചിഷിക്കുന്നു. ചരിത 
രേഖകളുടെ രംഗത്ത്‌ (പവര്‍ത്തിക്കുന്ന ഏവരും (പത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങ 
ളാണിവ. ൭ 


104 ക്രേളപഠനങ്ങള്‍ | 


“കൃഷിഗീത”യ“ക്കൊരു മുഖവുര 


ഏം. ഗംഗാധര 


കേംൃത്തിലെ പഴയ കൃഷിരീതികളെക്കുറിച്ച്‌ മനസ്സിലാക്കാന്‍ സഹായിക്കുന്ന 
ഒരുതരം 'തൊഴില്‍കാവ്യ'മാണ്‌ “കൃഷിഗീത”, ഇത്‌ ആരാണ്‌, എഷോഴാണ്‌ രചിച്ച 
തെന്ന്‌ വ്യക്‌തമല്ല. കെ. പി. പത്‌മനാഭമേനോന്‍ തന്‍െറ “കൊച്ചിരാജ്യചരി(ത'ത്തില്‍ 
“ഗീത"യെഷററി വിശദമായി പറയുന്നുണ്ട്‌. ഇതിനു പല പാഠങ്ങളുമുണ്ടെന്ന്‌ 
പത്‌മനാഭമേനോന്‍ എടുത്തുപറയുന്നു. (ടാവന്‍കൂര്‍ മാനുസ്‌(കിപ്‌ട്‌സ്‌ ല്വൈബറി 
യിലെ 'ആദര്‍ശ്രഗന്‌ഥംനമ്പര്‍ 18996 എന്നനിലയില്‍ പ്രസിദ്‌ധഷെടുത്തിയ പാഠ 
മാണ്‌ ഇവിടെ പരാമര്‍ശിക്കുന്നത്‌. ഇത്‌പത”മനാഭമേടനോന്‍ ഉപയോഗിച്ച പാഠത്തില്‍ 
നിന്ന്‌ പല വ്യത്യാസങ്ങളുമുള്ളതാണ്‌. പക്‌ഷേ വിശദാംശങ്ങളില്‍ മാത്രമാണ്‌ 
വ്യത്യാസം കാണുന്നത്‌. പൊതുവേ കൃഷിയെക്കുറിച്ചുള്ള കാഴ്‌ചഷാട്‌ എല്ലാപാഠങ്ങ 
ളിലും ഒരേതരത്തിലാവണം അവതരിഷിച്ചിട്ടുള്ളത്‌. 


പത്മനാഭമേനോന്‍ ഉപയോഗിച്ച “കൃഷിഗീത'യിത്‌. “പറങ്കി'മൂളകിനെക്കുറിച്ചും 
"ചീനി'മുളകിനെക്കുറിച്ചും (പസ്‌താവിക്കുന്നുണ്ട്ര. അതുകൊണ്ട്‌ പോര്‍ത്തു 
ഗീസദൂകാര്‍ കേരളക്കരയില്‍ വന്നതിനുശേഷമാവാം “ഗറത' രചിക്കപചെട്ടതെന്ന്‌ മേനോന്‍ 
കരുതുന്നു. പക്‌ഷേ മാനുസ്‌(കിപ്‌ട്‌സ്‌ ലൈബ്രറിയുടെ “ഗീത'യില്‍ മുളകിനെ 
ക്കുറിച്ച്‌ ഇതുമാത്രമാണുള്ളത്‌:- 


തിരുവാതിര ഞാററുനിലതന്നില്‍ 
ഒരു്പെട്ടുനടേണം മുളകുകാം (വരി 570-71) 


ഇവിടെ കുരുമുളകിനെക്കുറിച്ചാണ്‌(പസ്‌താവിക്കുന്നതെന്ന്‌ തോന്നുന്നു. 


ആദ്യം വാമൊഴിയില്‍ (പചരിച്ചത്‌ പിന്നീട്‌ പല സ്‌ഥലങ്ങളില്‍ പല വിധത്തില്‍ 
എഴറുതച്ചെട്ടതുകൊണ്ടാവാം “ഗീത'യ്‌ക്ക്‌ പല പാഠങ്ങളുണ്ടായത”. വാമൊഴിയില്‍ 
എഷോഴാണ്‌ ഈ കൃതി രചിക്കചചെട്ടതെന്ന്‌ ഉറഷിക്കാന്‍ തല്‌ക്കാലം വഴിയൊന്നു 
മില്ല. പക്‌ഷേ ഭാഷാരീതീയില്‍നിന്നും മററും രചന പതിനാറാംനൂററാണ്ടിന്‍െറ 
മുമ്പാവില്ല എന്നും, (്രതിപാദ്യത്തില്‍നിന്ന്‌ പതിനെട്ടാം നൂററാണ്ടിന്‍െറശേഷം 
(ബിട്ടീഷാധിപത്യം സ്‌ഥാപിച്ചതിനുശേഷം) ആവില്ല എന്നും തീരുമാനിക്കാമെന്ന" 
തോന്നുന്നു 


സ്വര്‍ഗ്‌ഗര്‍ത്തേക്കാളുമേററംസദുഖകര.. 
മാര്‍ഗ”ഗമായുള്ള കേരളദൂതലം (35-39) 


തങ്ങാകക്കൂതന്ന പരശുരാമനോട്‌ ദൂസദുമന്‍മാര്‍ ((ബാഹ”മണര്‍) “കൃഷിചെയ്യും(പകാര 
ങ്ങളൊക്കെയും" കല്‌പിച്ചരുളണമെന്നദ്യര്‍ത”ഥിച്ചതനുസമിച്ച്‌ ഭാര്‍ഗ“ഗവരാമന്‍ കൃഷി 


യെക്കുറിച്ചുപറയുന്നതാണ്‌ “ഗീത'യില്‍ (പധാനമായും ഉള്ളത്‌. 


1, കൊച്ചിരാജ്യചരിരതം, മാത്ൃദൂമി എഡിഷന്‍, 1989, പു. 26 9.89 
2, അതേപുസ്‌തകം, പു. 27071 


ക്രേളപഠനങ്ങള്‍ 1 105 





കൃഷിചെയ്‌തറൂകഴിയാത്തവര്‍ക്കൊരു 

വഴിയില്ലയിഴഷിനൂദൂതലേ 

ദാരി്്യങ്ങാം കളയേണമെങ്കിലോ 

നേരത്തേ കൃഷിചെയ്യേണമേവരും (57-60) 
എന്നു തുടങ്ങുന്ന കൃഷികര്‍മ്മവിവരണം ഒട്ടുംതന്നെ അലസമായ കൃഷിയെയല്ല 
സൂചിഷിക്കുന്നത്‌. 

വരുംകാലത്തേയ്‌ക്കുള്ളോരു കോഷദുക- 

ളൊരുംപെട്ടുകരുതണം മുമ്പിലേ 
തുടങ്ങി മുന്‍കൂട്ടിവേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച്‌ കണിശമായി പറയുന്നു. ആദ്യം 
തൊഴുത്തുണ്ടാക്കുന്നതിനെക്കുറിച്ചാണുള്ളത്‌. ഇടയിടെ പൂല്ലുവട്ടികളും വെള്ള 
ഘാത്തികളും വേണമെന്ന്‌ പറയുന്നുണ്ട്‌. 


തൊഴറുത്തോളമിടയിട്ടിട്ടഷുറം 
കുഴിച്ചുപടുക്കേണം വളക്കുഴി (67-68) 


എന്നത്‌ പ്രത്യേകം (ശദ്‌ധിക്കണം-- നമ്മുടെ പുതിയ “കൃഷി ആഷീസര്‍'മാര്‍ 
“കമ്പോസ”ററ്‌* കുഴിയെക്കുറിച്ച്‌ ജനങ്ങളെ പഠിഷിക്കാന്‍നടക്കാറുണ്ടല്ലോ. നാട്ടില്‍ 


മുമ്പുതന്നെയുള്ള ഒന്നിനെക്കുറുറിച്ചാണ്‌ അവര്‍ ഇംഗ്ലീഷില്‍ നാട്ടുകാരെ പഠിഷി 
ക്കുന്നത്‌! 


കന്നുകളെ രക്‌ഷിക്കുന്നത്‌ കൃഷിക്കാരടന്‍റ (്രധാനകര്‍ത്തവ്യമാണെന്ന്‌ 
സൂചിഷിക്കുന്നു-- 


രാര്രിനേരം പിരിയാതെ തീനിട്ടു 
ന്റേതങ്ങാംകൊണ്ട്‌ താന്‍തന്നെനോക്കണം 
കന്നുരക്‌ഷിക്കഷോകാത്തവരെല്ലാ- 
മെങ്ങിനെകൃഷിചെയ്‌തുകഴിയുന്നമു? (73-76) 


പിന്നെ പണിയായുധങ്ങളെല്ലാം ഒരൂുക്കിവെയ്‌ക്കുന്നതിനെക്കുറിച്ചാണ്‌ പറയുന്നത്‌ , 
കൊഴു, കൊടുവാഠം, മഴു, കയ്‌ക്കോട്ട്‌, കുഴികുത്തി, അരദുവാള്‌, കോടാലി, 
കൂട്ട, വട്ടി ഇതെല്ലാം തയ്യാറായിരിക്കണമെന്ന്‌ നിര്‍ദ്ദേശിക്കുന്നു. 


പണിക്കാരുടെ (പ്രാധാന്യം എടുത്തുപറയുന്നുണ്ട്‌-- 
പണിയാളര്‍ മികവായിട്ടില്ലാഞ്ഞാല്‍ 
പിന്നെയുംകടമേവനും നിര്‍ണ്ണയം 
നശിച്ചുകൃഷിചെയ്യുന്നകാലത്തറു 

പണക്കാരനും വീഴും കടത്തിന്‌ മേല്‍. (87-90) 


പണിയിച്ചവന്‍തന്നെ വഴിപോലെ പണിയാളര്‍ക്ക്‌ വല്ലി (ഉല്‌പന്നത്തില്‍ ഒരു പങ്ക്‌. 
കൂലി) കൊടുക്കണമെന്നും പറയുന്നുണ്ട്‌. 


തമൂടര്‍ന്ന്‌ കൃഷിക്കാര്‍ക്കുണ്ടായിരിക്കേണ്ട ചില മര്യാദകളും നിഷ്‌ഠകളും 
വിവരിക്കുന്നു--- 


1) വഴി കെട്ടിഅടയ്‌ക്കാന്‍പാടില്ല. 


2) ഭൂമിയുടെ അതിരിന്നഷുറത്മേയ്‌ക്ക്‌ (അന്യന്‍െറ സ്‌ഥലഭത്തേയ്‌ക്ക്‌) നീങ്ങി 
കൃഷിചെയ്യരുത്‌. 


106 കേരളപഠനങ്ങള്‍ | 





3) ശുരദുഭക്‌തിയും ഈശ്വരഭക്‌”തിയുമുണ്ടാവണം. 

4) കൃഷിക്കാര്‍ അധികം ഉറങ്ങുന്നവരാവരുത്‌. 

5) മനസ്സില്‍ കരുണയില്ലാത്തവര്‍ കൃഷിക്കുമുതിരരുത്‌. 

6) വീഷയാസക്‌തി ഏറെയുള്ളവമ്യ കൃഷിക്ക്‌ പററില്ല. 

7) കൃഷിക്കാരന്‌ കളവ്‌” പാടില്ല 

൫) ഇടയ്‌ക്കിടെ മദ്യപാനം നടത്തുന്ന “ബദുദ*ധികെട്ടവര്‍* കൃഷിക്കാരാവേണ്ട. 
9) ശരിക്കു, കണക്കയബോധിഷിക്കാന്‍ കഴിയാത്തവര്‍ കൃഷിക്കുകൊള്ളില്ല 


കൃഷിയില്‍ വെള്ളത്തിന്‍െറ (പാധാന്യം എടദുത്തുപറയുന്നുണ_ 


വവത്ളുംതന്നെ കൃഷിക്കു(്രമാണമെ.- 
ന്നുള്ളിലെല്ലാരും വേണമറിഞ്ഞാലും (15-19 


വളത്തിന്‍െറ (പ്രാധാന്യവും സൂചിഷിക്കൂന്നുണ്ട്‌ 


വളംപാടത്തിടാഞ്ഞാലൊരിക്കലും 

തെളിവില്ല വിതച്ചാലും നട്ടാലും 
അതുതന്നെയുമല്ല വിളവിങ്കല്‍ 

അതികഷ്‌ടം കുറച്ചിലുമായ്‌ വരും. (൩9-22) 


തോല്‌ (തൂഷ്‌) നല്ല വളമാണെന്നും പറയുന്നു. 


കൃഷിദൂമിയിലുള്ള വരമ്പു കഠം വെട്ടിക്കൂറയ്‌ക്കുന്നവരെ “ഷെരമ്പോണ്ടടിക്കേണം 
നാറുങ്ങടവ' എന്ന നിര്‍ദ്ദേശമുണ്ട്‌. വരമ്പിന്‍െറ പ്രാധാന്യം സൂചിഷിക്കുന്ന വരികഠം 
വേറെയും ചിലതുണ്ട്‌. “മേലേക്കണ്ടങ്ങാം"ക്ക്‌ വരമ്പുകാം “ആലംബ'മാണെന്നും, 
“തൂക്കലേറെ'യുള്ള സ്‌ഥലത്ത്‌ വെള്ളത്തിന്‌ “കഴായ്‌" വെയ്‌ക്കരുതെന്നും പറയദുന്ന 
തില്‍ മണ്ണൊലിഷിനെക്കുറിച്ചുള്ള ബോധം കാണാം. 


കൃഷിക്കാരന്‍ മഴയ്‌ക്കുമുമ്പ്‌ എങ്ങിനെയൊക്കെ ഒരുങ്ങണമെന്ന്‌ ഏറെക്കുറെ 
വിശദമായി പറയുന്നു: വിറക്‌ നല്ലപോലെ കരൂതണം; വേലിയൊക്കെ കെട്ടി “അഴക്‌ 
പടുക്കേണം'; പടി (കടമ്പ) കെട്ടിഉറഷിക്കണം; പുരയുടെ ചുമരെല്ലാം ചളിപിടിഷിച്ച്‌ 
കരൂത്തുള്ളതാക്കണം; പുളിശേഖരിച്ച്‌ വെയ്‌ക്കണം; നല്ലെണ്ണ, വെളിച്ചെണ്ണ, 
പുവ്വത്തെണ്ണ, കൊട്ടെള്ണ എന്നിവ ഭരണികളില്‍ സംഭരിച്ച്‌ വെയ്‌ക്കണം; ഈങ്ങ, 
ചീനിക്ക, വാകത്താളിഷൊടി, ഉഷ", മാങ്ങ, നാരങ്ങ, നെല്ലിക്ക എന്നിവ സംഭരിക്കണം; 
നെല്ല്‌ പുഴുങ്ങിയുണക്കിവെയ്‌ക്കണം. എല്ലാം സൂക്‌ഷിച്ച്‌, (ശദ്‌ധിച്ച്‌, മുന്‍കരു 
തലോടെ ചെയ്യുന്നതിചാണ്‌ ഈന്നല്‍__ 


സംരഗഹിക്കണം സൂക്‌ഷിച്ചവയെല്ലാം 
സംധഗഹചിത്തസ്‌മാരെന്നറിഞ്ഞാലും (167-68) 


മണ്ണൊരുക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്‌ പാഴ്‌ക്കാടുകളൊക്കെ വേട്ടി 
ച്ചൂടുക, കുട്ടയൊക്കെ പൊടിച്ച്‌ തകര്‍ക്കുക, ചാരം വളരെ കോരിയിടുക 
എന്നിങ്ങനെ. 


ഇതോടൊഷംതന്നെ വേനല്‍ക്കാലത്ത്‌ നനച്ചുണ്ടാക്കേണ്ട സസ്യങ്ങളെക്കുറിച്ചും 
പറയുന്നു: 


നനച്ചുണ്ടാക്കീട്ടുള്ളോരു സസ്യാദി 
മനസ്സിന്നേറെ സാഖ്യമഹോ! ന്യണാം. (1987-88) 


കേരളപഠനങ്ങള്‍ ॥ 107 


നനച്ചേമ്പ്‌, കയ്‌പ, പടവലം. വഴുതിന, അറച്ചീര, ചെറുചീര, തണ്ടന്‍ചീര, വെള്ളരി, 
കുമ്പളം, വെള്ളിത്തണ്ടന്‍ പയറ്‌ എന്നിവയൊക്കെ നട്ടൂണ്ടാക്കാനാണ്‌ ആഹ്വാനം. 
ഓരോന്നിനുംപററിയ വളങ്ങളെക്കുറിച്ചും മററും നിര്‍ദ്ദേശങ്ങളുണ്ട്‌. 


ചിതലേറുന്ന ദിക്കിലിവയൊന്നും 
മുതിര്‍ന്നുണ്ടാക്കരുതു വ്ൃഥാവേല 
തുടങ്ങിയ താക്കീതുകളുമുണ്ട്‌. 


ഗീതയുടെ രണ്ടാംപാദത്തില്‍ മഴയറുടെ ആരംഭംതൊട്ട്‌* ചെയ്യേണ്ടകാര്യങ്ങളെക്കുറി 
ച്ചുപറയൂന്നു. ഇടമഴയുണ്ടാവുമ്പോഠംത്തന്നെ നിലം വെടിഷായി ഉഴണം (ഒട്ടും നന 
വില്ലാത്തഷോഠാം ഉഴുത്‌ കുന്നിനെ "കൊല്ലരുത്‌" എന്ന്‌ (പടത്യേകം പറയുന്നുണ്ട്‌) 
പിന്നെ ഓരോ ഞാററുവേലയില്‍ ചെയ്യേണ്ട പണി പ്രത്യേകം സൂചിഷിക്കുന്നുണ്ട്‌. 
ഇവിടെ ആറുതരം കൃഷിശ്രതുക്കളെക്കുറിച്ച്‌ പറയുന്നുഃ 


കാരോലത്തൂമ്പും കാനലിലെ ഞാറും 

കരിഞ്ചാഴികഠം തങ്ങളുടെകേടും 

കളകളും വരിവിലക്കുംഭുവി 

ആറല്ലോ കൃഷിശ്രതുക്കളാകുന്നു. (275-78) 
(കാരോലത്തൂമ്പ്‌ -- കടൂമ്പ്‌കരിയുന്ന രോഗം, കാനലിലെ ഞാറ്‌ -- നിഴലിലെ--സൂര്യ 
പ്രകാശമില്ലാത്തിടത്തെ -- ഞാറ്‌, കരിഞ്ചാഴികഠം -- കൃഷിനശിഷിക്കുന്ന പ്രാണികാം, 
കളകാം, വരി -- അധികാരികളുടെ പിരിവറുകാം, വിലക്ക്‌ -- മേലാളരുടെ വിലക്കുക) 


കൃഷിശ്രതുക്കളായി വരി, വിലക്ക്‌, എന്നിവ എടുത്തുപറയുന്നത്‌ ശ്രദ്ധേയ 
മാണ്‌. “ഗീത'യൂടെ ഉറവിടം കാണക്കുടിയാന്‍വിഭാഗത്തില്‍നിന്നാണെന്ന്‌* ഇതില്‍ 
നിന്നും അനുമാനിക്കാം. 


എതെല്ലാം ഭൂമിയിലാണ്‌ നല്ലവിളവുണ്ടാവറുക എന്ന്‌ തിരിച്ചറിയുന്നുണ്ട്‌-- 


കൊളനീരും വനനീരും കല്‍നീരും 

വളനീരും മലനീരുമൂര്‍നീരമും 
ആറുനീരൊഴുകീടുന്ന ഭൂമിയില്‍ 
എറെയുണ്ടുവിളവെന്നു നിര്‍ണ്ണയം. (351- 354) 


എല്ലായ്‌പോഴും വെള്ളംകെട്ടിനില്‌ക്കുന്നതും കാട്ടുചേമ്പ്‌ വളര്‍ന്നുനില്‌ക്കൂസതുമായ 
സ്‌ഥലം, വേലിയേററമ (ആററൂവലിയുള്ള'*) ഭൂമി,വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന 
("അഴികണ്ണികളായുള്ള'") പാടം എന്നിവിടങ്ങളില്‍ “"വഴിപോലെ വിളവില്ല നിര്‍ണ്ണയം“ 
എന്നും കാണുന്നുണ്ട്‌. 


““മണലുംമണ്ണും കൂടിയ ഭൂമിയില്‍ 
പണിയേണം വളമിട്ടിട്ടേവരും*" (75-7൭) 
എന്ന ഉപദേശവദുമുണ്ട്‌. 


മൂന്നാംപാദത്തില്‍ പലതരം കൃഷികളെക്കുറിച്ച്‌ പറയുന്നു. താണനിലത്തെ 
കോഠംകൃഷിയെക്കുറിച്ച്‌ (പത്യേകം പറയുന്നു. ജലം വാര്‍ത്ത്‌ നടത്തേണ്ട കോഠം 
കൃഷിയറുടെ വിഷമങ്ങാം സൂചിഷിക്കുന്നുണ്ട്‌- 

കോളുമുങ്ങിഷോകാതെയിരിക്കണം ം 

കോളുള്ളോര്‍ക്കാളടങ്ങറെയുണ്ടാക്കണം (സോ-൬ 


108 കേരളപഠനങ്ങള്‍ ॥ 


പുഞ്ചകൃഷിയെക്കുറിച്ചും പറയുന്നുണ്ട്‌. പുഞ്ചഷറമ്പുകളില്‍ പയറും ഉഴുന്നും 
ചാമയും തിനയും വിതയ്‌ക്കണമെന്ന നിര്‍ദ്ദേശമുണ്ട്‌. എവിടെയെല്ലാം ഇതൊക്കെ 
വിതയ്‌ക്കരുത്‌ എന്നും പറയൂന്നു-- 

കേട്ടാലും നിങ്ങാം തുമ്പയേറീടുന്ന 

കാട്ടിലൊന്നും വിതച്ചാലുണ്ടായിടാ 

ചെങ്ങണമെന്ന പുല്ലുമിമുവൂളു- 

മുള്ള കാടതിലൊന്നും വിതയ്‌ക്കേണ്ട 

ഇല്ലിഷട്ടലങ്ങേറിയ കാട്ടിലും 

വിതച്ചാലങ്ങുകിട്ടുവാനും പണി 

കുതിച്ചങ്ങു ചിലവുമതേറിടും. (47-52) 

ഓരോ “ഞാററുനില"'യില്‍ (ഞാററു വേലയില്‍) എന്തെല്ലാം ചെയ്യണമെന്ന്‌ പൊതു 
വില്‍ പറയുന്നു. ഞാറുണ്ടാക്കുന്നതിന്‍െറ പ്രാധാന്യത്തെക്കുറിച്ച്‌ സൂചനയുണ്ട്‌ 


ഞാറുണ്ടാക്കഷോകാത്തവര്‍ക്കാകുന്നു 
പോറയെന്നുള്ള നാമമറിഞ്ഞാലും. (6-൬ 


ഇല്ലപോലെ നിലം ഉഴുന്നതിനെ ഇങ്ങിനെ വിവരിക്കുന്നു-- 


കരിനന്നായിത്താത്തികെട്ടീട്ടുട- 
നൊരുമ്പെട്ടങ്ങുഴേണം (പതിപ്രതി 
മുമ്പില്‍ പൂട്ടുന്നകന്നിനെ വേറീട്ട- 
ങഅ്അമ്പോടെ ദരിക്കേണം വിശേഷിച്ചും 
തെളിച്ചിട്ടങ്ങൂതന്നെയൂഴേണമേ 
കളിച്ചിട്ടും തയ്‌ക്കമുത്‌ കന്നിനെ 

ക ക [5 ക നി 
വാഠാംഷിടിയും തുളെക്കല്‍ഷിടിയുള്ള 
കോല്‍ക്കരികെട്ടിത്താഴ്‌ത്തിയുടഴേണമേ 
വാല്‍ക്കൊഴറുവും ചെവിക്കൊഴുവുമിട്ടു 
മേല്‍ക്കുമേലങ്ങു പാത്തിക്കൊഴുപിട്ടും 
കരിവാളമ്മേലിട്ടങ്ങുറഷിച്ചു 
കരുത്തേറുന്ന കാളകാംപൂട്ടണം (500-15) 


ഇതിനുശേഷം തെങ്ങുകൃഷിയെക്കുറിച്ചാണ്‌ പറയുന്നത്‌: പന്തീരാണ്ട്‌ ഒരു 
പോലെ കായപിടിച്ച 'പന്തല്‍തെങ്ങി'ന”മേല്‍ മൂഷിച്ച്‌ നിര്‍ത്തുന്ന വിത്തറുതേങ്ങ 
മേല്ലെ ഇറക്കി വീടിന്നരികെ കുഴികുത്തി മണലും ഉഷദും ഇട്ട്‌ മുളഷിച്ചുണ്ടാക്കുന്ന 
തെങ്ങിന്‍ തൈകളെ തിരുവാതിരഞാററുവേലയില്‍വെയ്‌ക്കണം എന്നാണ്‌ നിര്‍ദദ്ദേശം. 
കമുക്‌, പിലാവ്‌, വാഴ, പന, മുളക്‌ എന്നിവയെല്ലാം കൃഷിചെയ്യാനുള്ള നിര്‍ദ്ദേശങ്ങ 
ളുമുണ്ട്‌. ചിലതിന്‍െറ ഗുണസിദ്‌ധികളെക്കുറിച്ച്‌ സൂചന നല്‌കുുന്നു-- തെങ്ങു 
വെയ്‌ക്കുന്ന മനുഷ്യര്‍ “പൊങ്ങിടാതെ" സ്വര്‍ഗ്‌ഗത്തിലിരിക്കുന്നു എന്നും, നല്ല 
പനസങ്ങഠം (ചക്കകഠം) ഉണ്ടാക്കുന്നവരുടെ സമീപത്തെങ്ങും യമകിങ്കരന”മാര്‍ 
വരില്ലെന്നും പറയുന്നു (ഇന്ന്‌ കേരളത്തില്‍ ചക്കു ആര്‍ക്കും വേണ്ടാത്തതായിരി 
ക്കുന്നു. പക്‌ഷേ മുമ്പ്‌ മേല്‍ത്തരം ദക“ഷണമായി ചക്ക കണക്കാക്കിയിരുന്നു എന്ന 
തിന്നു സൂചനകളുണ്ട്‌: വാസ്‌കോ ഡ ഗാമയേയും കുടുട്ടുകാരേയും സാമൂതിരിഷാട്‌ 
ആദ്യമായി സ്വീകരിച്ചഷോഠാം ചക്കയാണര്‍്രത ഭക്ഷണമായി കൊടുത്തത്‌)”. 


ത ുനുയുു 
3. ഗുണ്ടര്‍ട്ട്‌, “കേരളുഷഴമ', 'കേരടളോല്‌പത്തിയും മററും, ഡി. സി, ബുക്‌സ്‌, കോട്ടയം, 15992 പു. 53 


കേരളപഠനങ്ങള്‍ | 109 


ധാന്യങ്ങാം, പഴങ്ങാം, പച്ചക്കറികാം എന്നിവ മാതമല്ല, നടക്കാവുകാം, 
പുന്തോട്ടങ്ങാം എന്നിവയും നട്ടുനനച്ചുണ്ടാക്കണമെന്ന്‌ "ഗീത" പറയുന്നുണ്ട്‌. 
നടക്കാവുവെയ്‌ക്കറുന്നവര്‍ക്ക്‌ ഒടുക്കം എന്തായാലും ഗതിയുണ്ടാവുമെന്നും, പുന്തോട്ടം 
വെയ്‌ക്കുന്നവര്‍ സംസാരസാഗരത്തില്‍ നീന്തുകയില്ല എന്നും “അനറ്രഗഹി'ക്കുന്നു. 


“മലയാളത്തുള്ള'കൃഷിയെക്കുറിച്ച്‌ പറഞ്ഞശേഷം "പരദേശത്തു വാഴുന്ന മാര്‍ഗ”ഗ" 
ത്തെക്കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങാം സൂചിഷിച്ചുകൊണ്ട്‌ മൂന്നാം പാദം അവസാ 
നിക്കുന്നു. 

നാലാം പാരത്തിലുള്ളത്‌ (പധാനമായും കൃഷിക്കൂപററിയ കാലത്തേയും കാലാ 
വസ്‌ഥയേയുംകുറുറിച്ചുള്ള ആലോചനകളാണ്‌. ഏതുദിവസം, എതുസമയത്ത്‌ വിവിധ 
ങ്ങളായ കൃഷിപ്രവര്‍ത്തനങ്ങളിലേര്‍ഷെടണമെന്ന” ന ൪ദ്ദേശിക്കുുന്നു. പിന്നെ ഓരോ 
വര്‍ഷത്തേയും മഴയുടെ അളവ്‌ (എത്ര "പറ" മഴ എന്നത്‌) ഗണിക്കേണ്ടതെങ്ങിനെ 
യെന്ന്‌ വിശദമാക്കടടന്നു. കാലികളുടെ ലക്‌ഷണത്തെക്കുറീച്ചാണ്‌ ഒരു വിഭാഗമു 
കത്‌. കൃഷിഷണിക്കുപററിയ മൂരികളേയും (കാളകളെ) പോത്തറുകളേയുംത രിച്ച 
രിയാനാണ്‌ ഇവിടെ (രമിക്കുന്നത്‌. 

നാലാംപാദഭത്തോടെ-- 


സര്‍വ്വമുമിങ്ങിതുകേട്ടൂ രസിച്ചു 
നിര്‍വ്വൈരന്‌മാരായി വസിച്ചു 


എന്നാശ്വസിച്ചുകൊണ്ട്‌ “ഗീത” അവസാനിക്കുന്നു. 


“ഗീത'യില്‍ എടുത്തുപറയുന്ന നെല്‍വിത്തുകളുടെകാര്യം (പടത്യേകം 
ശ്രദ്ധേയമാണ്‌. ഇവിടെ പരാമര്‍ശിക്കുന്ന പാഠത്തിലുള്ളതിലും എത്രയോ അധികം 
വിത്തുകളെക്കുറിച്ച്‌ കെ. പി. പത്മനാഭമേനോന്‍ പരിശോധിച്ച 'ഗീത'യുടെ 
പാഠത്തില്‍ പറഞ്ഞതായി കാണുന്നു. അതുകൊണ്ട്‌ “““അതറുകടടി (ശദ്‌ധിച്ച്‌ 
തയ്യാറാക്കിയ വിത്തുകളുടെ വിവരമാണ്‌ താഴെ ചേര്‍ക്കുന്നത്‌. വടക്ക്‌” തുളുനാടു 
മുതല്‍ തെക്ക്‌ വേണാട്‌, പാണ്ടിവരെ നടഷുള്ള വിത്തുകളായ രുന്നു ഇവ --- 


1) കോലനാട്ടിലെ വിത്തുകം 


1. ചെന്നെല്ല്‌, 2. കരിഞ്ചെന്നെല്ല്‌, 3. കട്ടിവിത്ത്‌, 4. കുറുഞ്ഞി, 5. കോഴി 
വാലന്‍, 6, വെള്ളകോഴിവാലന്‍, 7. പൊന്നാരിയന്‍, 8. കഴമ, 9. മുണ്ടകന്‍, 
10 അരിക്കിരാലി, 11. വയ്യനാടന്‍, 12, ഒന്നിടിയന്‍, 13. മൂവാലി, 14. പടൂത്താടന്‍, 
15. മോടന്‍, 16. ചെറുമോടന്‍, 17. പറമ്പന്‍കഴമ, 18. മലയുടുമ്പന്‍ 


11) എടനാട്ടിലെ വിത്തൂകാഠം 


1. കരിമ്പാല, 2. ആരിയന്‍, 3. കഴമ, 4. കാളി, 5. വട്ടന്‍, 6. മുണ്ടഷള്ളി, 
7, നവര, 8. കോഴിവാള, 9. പൂഞ്ചവിത്ത്‌, 10. കുട്ടനാടന്‍, 11. കോടനെല്ല്‌, 
12, ചെഷിലക്കാടന്‍, 13. കൂവളക്കാടന്‍, 14. പാലവെച്ചാല, 15. കുമ്പളവന്‍, 
16, ചെന്താര്‍മണിയന്‍, 7. വെള്ളത്തായന്‍, 18. കരിങ്കാളി, 19. അരിക്കുറുമ, 
20. ആരിയങ്കാളി, 21. തനിക്കാളി, 22. ചേരണാലി, 23. സ്വര്‍ണ്ണാലി 


111) വള്ളുവനാട്ടിലെ വിത്തുകഠം 


1. കറുത്ത എരുമക്കാലി, 2. ചിറേറണി, 3. കാടക്കഴുത്തന്‍, 4. വെള്ളകുറുഞ്ഞി, 
5, അന്നചെമ്പാന്‍, 6. കല്ലുണ്ടചെമ്പാന്‍, 7. ചെഞ്ചെമ്പാന്‍, 8. എലിചെമ്പാന്‍, 
9. ഈര്‍ക്കിലി ചെമ്പാന്‍, 10. കോതമ്പറുചെമ്പാന്‍ 


1) കേരേളപഠനങ്ങള്‍ | 


1) തലഷിള്ളിനാട്ടിലെ വിത്തുകാം 
നനനാനാനനത്തെ യ്‌ തിയ്‌ 


1. വെട്ടീക്കുട്ടാടന്‍, 2. തലഷിള്ളീപാണ്ടി, 3. ചെറുപാണ്ടി 
1 പറവുരുനാട്ടിലെ വിത്ത” 
യം 


ആനക്കൊമ്പന്‍ 


1) കരഷുറത്തെ വിത്തുകാം 
നി ലിക്‌ മില 


1 തുളുനാടന്‍, 2. ചേററാരിയന്‍, 3. മണലാരിയന്‍, 4. കറുത്തകുറുവ, 5. കുറുവ 
6. പറമ്പന്‍, 7. ചെറിയപറമ്പന്‍, 8, അയനി, 9. ആരിയന്‍, 10. ചെറിയാരിയന്‍ 


11) കുട്ടനാട്ടിലെ വിത്തുകഠം 
ണില്‍ ലിലി 


1. പൊക്കാളി, 2. ചെറുപൊക്കാളി, 3. കൂര, 4. കുററാരിയന്‍, 5. ചറുവന്നാരിയന്‍ 
6. കുറുവ, 7. കരിക്കന്‍ വിത്ത്‌ 

1/1) വേണാട്ടിലെ വിത്തറുകഠം 

ത യല യതി ലി 

1. പാണ്ടി, 2. കാടക്കഴുത്തന്‍, 3. കോളവാഴ, 4. വെള്ളകുട്ടാടന്‍, 5, സീതദോഗം, 
6. മഉഴുതുവിരട്ടി, 7 എടക്കുറുക, 8 വഴുതുവെരട്ടി 


124) പാണ്ടിയിലും പരദേശത്തറുമുള്ള വിത്തുകരം 
യിലി ലല ബ്‌ യിട്ടു 


1. കാര, 2. വശനം, 3. ചെമ്പാവ്‌, 4. ഇളകറുചെമ്പാവ്‌, 5. ചീരകച്ചെമ്പാവ", 6. കല്‍ക്കു 
മായന്‍, 7, പൂങ്കാമ, 8. തിമുഷദുകില്‍, 9. കുങ്കുമച്ചെമ്പാവ", 10. വെള്ളക്കാര, 
11. എളക്കാരറു, 12. പഴുകുചെമ്പാവ്‌, 11. ചെമ്പളം, 12. പൂമ്പോള, 13. മട്ടക്കാരു 


ഇങ്ങിനെ ആകെ 93 വിത്തിനങ്ങളെക്കുറിച്ച്‌ പറയുന്നുണ്ട്‌. ഒരേവിത്ത്‌ പല 
പേരില്‍ പല നാട്ടില്‍ അറിയച്ചെടുന്നുണ്ടാവാം. ഒരേ പേരിലറിയഷെടുന്നവിത്ത്‌ നാടു 
മാറുദമ്പോഠം വ്യത്യസ്‌തമായെന്നും വരാം. 


പത്തൊമ്പതാംനൂററാണ്ടില്‍ കേരളത്തിലുണ്ടായിരറുന്ന ഹെര്‍മന്‍ ഗുണ്ടര്‍ട്ട്‌" നെല്ലി 
നങ്ങളുടെ ഒരു പട്ടിക ശേഖരിച്ചുവെച്ചിരദുന്നു. അതില്‍ മൊത്തം 58ഇനം നെല്ലുക 
രുടെ വിവരങ്ങളാണര്‍്രത ഉള്ളത്‌. 


അടുത്തകാലത്ത്‌ (അമ്പതുകളോടെ) പുതിയതരം വിത്തറുകാം (അത്യുല“പാദന 
ശേഷിയുള്ളവ-വളരെയധികം രാസവള ഞ ളുപയോഗിക്കുകയും കീടനാശിനികളെ 
ക്കൊണ്ട്‌ സംരക്‌ഷിക്കുകയുംചെയ്‌താല്‍ മാതം വേണ്ടതുപോലെ വിളയുന്ന വീധ 
ത്തില്‍ ക്യ(തിമമായി മൂപഷെട;ത്തിയ വ"ത്തുക ഠം) വന്നതോടെ നമ്മുടെ പഴയവിത്തറു 
കളില്‍ ഏറെയും കേരളത്തില്‍നിന്ന്‌ അപപത്യക്‌ഷമായിദരിക്കറുന്നു. ഇവയില്‍പലതും 
പാശ്‌ചാത്യരാജ്യങ്ങള1ലെ- പ്രത്യേകിച്ചും അമേരിക്കയിലെ --ലാബൊറട്ടറികളില്‍ 
സംമക്‌ഷിച്ച്‌ സുക്‌ഷിച്ചിട്ടുണ്ടാവണം. ഇനി അവ നമ്മുടെ ഉപയോഗത്തിനുകിട്ടണമെ 
കില്‍ “പേററന്‍റ്‌* നിയമമനുസരിച്ച്‌ വലീയ “പകര്‍ഷവകാശത്തുക' നല്‌കേണ്ടിവരും. 


നെല്‍വിത്തുകളുടെ വന്‍സമ്പത്ത്‌ നഷ്‌ടഷെടുത്തിയ നമുക്കാകുന്നു 
“പോറയെന്നുള്ള നാമമറിഞ്ഞാലും* 
എന്ന്‌ ഇക്കാര്യമറിഞ്ഞാല്‍ “പരശദുരാമന്‍' ഇന്ന്‌ മൊഴിഞ്ഞേക്കും! 


ന്നു തതതത്തതത്തു 
4. പ്രൊഫ. സ്‌കറിയാ സക്കറിയ, ആമുഖപഠനം, ഫെര്‍മന്‍ഗുണ്ങര്‍ട്ട്‌ , മളോലപത്തിയും മററും 


ബി സി. ബുക്‌സ്‌, കോട്ടയം, 1992, പു. 00% 


കേരളപഠനങ്ങള്‍ 1 ി 


112 


കൃഷിഗീത “ 


(ഒന്നാംപാദം) 


രാമ! രാമ! ജയ ജയ ഭാര്‍ഗ്‌ഗവ! 
രാമ! രാമ! ജുമദഗ്‌നിനന്ദന! 

രാമ! രാമ! പരശുധര! വീര! 

രാമ! രാമ! ഭൃഗുകുലപുംഗവ! 
രേണുകാത്‌മജ! ദേവ! ദയാനിധേ! 
സ്‌ഥാണദുശിഷ്യരപവര! ജയ ജയ 
കാര്‍ത്തവീര്‍യ്യമ്ൃതി(പദ! ഭൂരപദ! 
കീര്‍ത്തിമൂര്‍ത്തേ! ഭഗവന്‍! ജയ ജയ. 
ദൂദാനേനൈവ തൃപ്‌ തരായീടിന 
ഭൂവരന”മാരിതി സ്‌തുതി ചെയ്‌ തീട്ടു 10 
ഗോകര്‍ണ്ണാഖ്യമഹാക്‌ഷ്രേതത്തിങ്കന്നു. 

ശോകം തീര്‍ന്നഭിവനിച്ചു വിപ്രരും 
രാമനെത്തന്നെ പിന്നെയും പിന്നെയും 
ഭൂമിയില്‍ത്തന്നെ വീണു വണങ്ങിനാര്‍. 
പരമാനന്ദമായ സമാധിയി- 

ലിരുന്നീടുന്ന രാമന്‍ തിരുവടി 
തേജോരൂപമാം നാദബിന്ദുക്കളില്‍ 
യോജിഷിച്ചൊരു മാനസം മെല്ലവെ 

പേര്‍ത്തു കീഴ്‌“ഷോട്ടിറക്കീട്ടു നോക്കുമ്പോഠം 
ആര്‍ത്തി പൂണ്ടൊരു വിപ്രമെക്കാണായി. 20 
കേണുടനാക്കുന്ന ഭൂദേവന്‌മാരോടു 
രേണുകാത"മജന്‍താനറുമരറുഠാം ചെയ്‌തു:- 
ജപഹോമാദികര്‍മ്മങ്ങളൊക്കവേ 

ക്ൃപടയാടെ കഴിക്കുന്നതില്ലയോ? 

സം(പതി സുഖമല്ലയോ നിങ്ങളും 

മാംപ്രതി വന്നത്രെതയുമത്‌ഭുതം. 
നിങ്ങളെക്കുറിച്ചുള്ളോരു വാത്‌സല്യ- 
മിങ്ങുനിന്നിളക്കംവരാ നിര്‍ണ്ണയം. 
പരശുരാമന്‍തന്‍െറ നിയോഗം കേ- 
ട്ടുരചെയ്‌തിതു ഭൂസുര്രേന്ദന്‍മാരും: 30 
വീരരായുള്ള ക്‌ഷ്രതിയമെക്കൊന്ന 
വീരഹത്യാപരിഹാരമായിട്ടു 

വാരിധി നീക്കി ദൂമിയുണ്ടാക്കീട്ട. 
ങ്ങാരണര്‍ക്കു കൊടുത്തതദുമത്‌ദുതം . 
സ്വര്‍ഗ”ഗത്തെക്കാളുമേററം സദുഖകര- 
മാര്‍ഗ്‌ഗമായുള്ള കേരളഭൂതലം 

നിന്തിരുവടി ഞങ്ങാംക്കുതന്നതും 





൨. (്രാവന്‍കൂര്‍ മാനുസ്‌(കിപ്‌ററ്‌സ' 
ആദര്‍ശ്രഗന”ഥം നമ്പര്‍ 18996. 


ലവ്രറിയുടെ 


കേരളപഠനങ്ങള്‍ ॥ 


എന്തൊരുസുഖം വേണ്ടതിതില്‍ഷരം. 

പൊട്ടന്‌മാരായ ഞഞളുമിന്നൊരു 
പൊട്ടത്തമുണര്‍ത്തിക്കുന്നിതങ്ങോട്ടു. 0 
നിന്തിരുവടി തന്നെ മഹീദ്‌ര്ധത്തി- 

ന്നന്തരാളമായുള്ള മഹീതലേ 

സ്വയമായിട്ടു കല”പിച്ചിതങ്ങിനെ 

ന്യായമന്യായമെന്നിവ കേവലം. 
കൃഷിചെയ്യും(പകാരങ്ങളൊക്കെയും 

വൃഷദാധികാം സാധനമെന്നതും 

നിന്തിരുവടി കല്‌പിച്ചരുളേണ.- 

മെന്തൊരു ഗതിയല്ലാതെ ഞങ്ങാംക്ക്‌? 

എന്നുണര്‍ത്തിച്ചതു കുട്ടു ദാര്‍ഗ്‌ഗവന്‍ 

പിന്നെയുമമറുഠംചെയ”തു സുഖത്തോടെ. മ്‌ 
നിങ്ങാംക്കിന്നിതു തോന്നിയത്രെതയും 

നന്നുനന്നെന്നു കേട്ടുധരിച്ചാലും. 

നമസ്‌കൃത്യ ഗുരൂചരണാംബുജും 

ര്രമത്തോടിവചൊല്ലുന്നതുണ്ടു ഞാന്‍. 

എങ്കിലോ നിങ്ങാം കേട്ടാലുമേവരും 

ശങ്കകൂടാതെയുള്ള കൃഷിവിധം, 

കൃഷിചെയ്തു കഴിയാത്തവര്‍ക്കൊരു 

വഴിയില്ലയിഴഷിനു ദൂതലേ 

ദാരിശ്ര്യങ്ങഠാം കളയേണമെങ്കിലോ 

നേരത്തേ കൃഷിചെയ്യേണമേവരും, 60 
വരുംകാലത്തേയ്‌ക്കുള്ളോമു കോഷറുക- 

ളൊരുംപെട്ടു കരുതണം മുമ്പി. 

എകര്‍ത്തില്‍ പടുക്കേണം തൊഴുത്തുക.-- 
ഉകത്തൂട്ടങ്ങടുത്തിട്ടിരിക്കണം. 

പുല്ലുവട്ടികാം വേണമിടയിടെ 

വെള്ളഷാത്തികളോടും ബഹുവിധം. 

തൊഴുത്തോളമിടയിട്ടിട്ടചൂറം 

കുഴിച്ച പടുക്കേണം വളക്കൂഴി. 

കാളമൂരി കരിംകന്നിവയെല്ലാം 

ഓളംകൂടാതെ കെട്ടണം വെവ്വേറെ. 70 
താടക്കാലിട്ടിട്ടെല്ലോ തൊഴുത്തദുക- 

ളാടിഷോകാതിരിക്കണം കെട്ടുടമ്പാഠം. 

രാത്രി നേരം പിരിയാതെ തീനിട്ടു 

ന്വേതങ്ങഠം കൊണ്ടു താന്‍തന്നെ നോക്കണം. 

കന്നു രക്‌ ഷിക്കഷോകാത്തവളമെല്ലാ- 

മെങ്ങിനെ കൃഷിചെയ്‌തു കഴിയുന്നു? 

കന്നിനെക്കഴുകിച്ചു കളിക്കേണ.- 

മെന്നുമേ കൃഷികര്‍മ്മികളേവരും. 

തലയക്കാലംതന്നെ കരൂഭതേണം 

അലിവോടെ കരിയും നൂകങ്ങളും. [: 
ഈര്‍ച്ചയും വെള്ളക്കാലും മരങ്ങളും 

തുള്ളലില്ലാത്ത പാത്തിച്ചവിട്ടിയും 


ക്രേളപഠനങ്ങള്‍ 1 113 


114 


കൊഴുവും കൊടുവാഠം മഴു കയ്‌ക്കോട്ടും 
വഴിഞ്ഞേററമിരിക്കേണമെഷോഴും. 
കുഴികുത്തിയരുവാളു കോടാലി 
മഴു തായാദി കൊട്ടയും വട്ടിയും 
പ്രണിയാളര്‍ മികവായിട്ടില്ലാഞ്ഞാല്‍ 
പിന്നെയും കടമേവനും നിര്‍ണ്ണയം. 
നശിച്ചു കൃഷിചെയ്യുന്ന കാലത്തു 
പണക്കാരനും വീഴും കടത്തിന്‌മേല്‍. 
വിളയുന്നവ സൂക്‌ഷിഷതിന്നായി 
കളം വേണമൊരിടത്തു വേറിട്ടു. 
പണിയിച്ചവന്‍ തന്നെക്കൊടുക്കണം 
പ്രണിയാളര്‍ക്കു വല്ലി വഴിപോലെ. 
വഴി വെട്ടിയടച്ചു വിളയിച്ചാ- 
ലുഴവന്‌മാര്‍ നശിക്കുന്നിതേററവും. 
അതില്‍ നീക്കി വിളയിഷവര്‍ക്കൊരു 
ഗതിയില്ല പരലോകത്തിങ്കലും. 
വഴികൂടാതെ കാട്ടുന്നവരാരും 


കൃഷിചെയ്‌തു പിഴയ”ക്കാമെന്നോര്‍ക്കേണ്ട. 


ഗുരുദക്‌തിയുമീശ്വരദക്‌തിയും 
പെരുത്തോമരല്ലോ നല്ലു കൃഷിയിങ്കല്‍. 
നിര്രയേറിയിരിക്കുന്നവരാരും 

ഭര്രമല്ല കൃഷികരേ കര്‍മ്മണി. 
ചിത്തത്തില്‍ കരുണയില്ലാതീടുന്ന 
മത്തന്‌മാരാരും വേണ്ട കൃഷിയിങ്കല്‍. 
വിഷയത്തിങ്കല്‍ സക്‌തി പെരുത്തവര്‍ 
കൃഷികര്‍മ്മണി നോക്കേണ്ട കേവലം. 
കളവുള്ളവരാരും നടക്കേണ്ട 

വിളദൂമാ കൃഷീവലരായിട്ട്‌. 

മദ്‌ധ്യേ മദ്‌ധ്യേ മധുപാനം ചെയ്യുന്ന 
ബുഥ്‌ധികെട്ടവര്‍ വേണ്ടാ കൃഷികരേ. 
കണക്കെല്ലാമേ ചോദിക്കുന്നേരത്തു 
ചുണയ്‌ക്കുന്നവര്‍ വേണ്ടാ കൃഷിവിധ. 
വെള്ളംതന്നെ കൃഷിക്കു (്രമാണമെ.- 
ന്നുള്ളിലെല്ലാരും വേണമറിഞ്ഞാലും. 
വൈ(വേ?)ലി കെട്ടീട്ടുവേണം കൃഷീവലര്‍ 
കാലംമേവിത്തേഷാനും നടുവാനും 
വളം പാടത്തിടാഞ്ഞാലൊരിക്കലും 
തെളിവില്ല വിതച്ചാലും നട്ടാലും. 
അതുതന്നെയുമല്ല വിളവിങ്കല്‍ 
അതികഷ്‌ടം കുറച്ചിലുമായ” വരും. 
തോലും കെട്ടീട്ടു താത്തുന്നവര്‍ക്കതി- 
വേലം നെല്ലു വിളയുന്നു കേവലം. 
വരമ്പു കുറച്ചീടും നരന്‌മാരെ- 
ഷെരമ്പോണ്ടടിക്കേണം നൂറുങ്ങവേ. 
മേലേക്കണ്ടങ്ങംക്കല്ലോ വരമ്പുക- 


ക്ഷേളപഥനങ്ങള്‍ 


90 


100 


110 


120 





ാലംബേന ധരിക്കേണമെടഷോഴും. 
തൂക്കലേറയുള്ളേടത്തൊരിക്കലും 
ചേര്‍ക്കുമറുതു കഴായവെള്ളത്തിനു. 130 
വരമ്പിന്‌ മേലെഷുല്ലു കളയേണം ല്‍ 
വിരിഷിന്നതുമെന്തിനു കേട്ടാലും. 
പച്ചഷൂല്ലു വളം വലിച്ചീടുമേ 
നിശ്ചയം വെടിഷിന്നെന്നു വെയ”ക്കേണ്ട. 
പറഞ്ഞാലൂമൊടുങ്ങുകയില്ലിവ 
കുറച്ചിട്ടു പറയുന്നു കേവലം. 
വേനല്‍ക്കാലം പണിയേണ്ടതൊക്കെയും 
മാനിച്ചു പറയുന്നതുമൂണ്ടു നാം. 
വൈലി കെട്ടിയുറഷിച്ചിട്ടേവരും 
കാലമേ വിറകേറയിടേണമേ. 
വിറകാല നിറഞ്ഞു വഴിഞ്ഞിട്ടു 
പുറമേയെടുക്കേണമുറഷിച്ച”. 
ഗതവര്‍ഷേ സമര്‍ഷിച്ചോരീന്‌ധനം 
ഇതുകാലമെടൂത്താലേ നീരറു. 
വൈലിക്കൊക്കയഴകറൂ പടറുക്കേണം 
ചാലവേയികര്‍ത്തിക്കെട്ടുക ദ്ൃഡംം. 
പടിക്കാലും പടിയുമേല്ലാവര്‍ക്കും 
വെടിഷോടെയറുറഷിച്ചിരിക്കണം. 
പൂുരയ്‌ക്കുള്ളോരു സാധനമൊക്കവേ 
കരുത്തോടെ ചളിപിടിഷിക്കണം. 159 
തി്ത്രിണിമുതലായുള്ള സാധനം 
സംഭരിച്ചു ബീഡാവിലങ്ങാക്കണം. 
നല്ലെണ്ണ വെളിച്ചെണ്ണ പൂവ്വത്തെണ്ണ 
നല്ല കൊട്ടയെണ്ണയിവയൊക്കവേ 
സംഭരിച്ചു ഭമണിയിലാക്കണം 
ശുദവത്തായി സൂക്‌ഷിച്ചു വയ്‌ക്കണം. 
സംഭരിക്കണം ഇങ്ങ ചീനിക്കയും 
കുംഭമാസത്തിനുള്ളീിലിവയെല്ലാം. 
വാകതാളിഷൊടിലവണാദിക- 
ഉാകെയുണ്ടാക്കിക്കൊണ്ടു കരുതണം. 
മാങ്ങ നാരങ്ങ പാകത്തിലൊക്കവേ 
ക നീങ്ങാതെ നെല്ലിക്കായും കരുതണം. 
പറുമയൊക്കവേ കെട്ടി മേഞ്ഞിട്ടുട.. 
നിരിക്കേണം സുഖിച്ചുടനേവരും. 
തദനന്തരം നെല്ലു പെരുംപുഴു- 
ക്കോദനത്തിനു വെച്ചൂണക്കീടണം. 
സം(ഗ്രഹിക്കണം സൂക്‌ഷിച്ചവയെല്ലാം 
സം(ഗഹചിത്തന്‌മാരെന്നറിഞ്ഞാലും. 
എങ്കിലോ പഴതായിക്കിടക്കുന്ന 
വങ്കാടൊക്കെ മുറിച്ചു ദഹിഷിച്ചു 170 
സങ്കരങ്ങളെയൊക്കെക്കളഞ്ഞിട്ടു 
ശങ്കകൂടാതൂഴുവുമാറാക്കണം. 


കേരളപഥനങ്ങള്‍ 1 115 





116 


കന്നു തിന്നുന്ന തോലൊക്കെക്കൊണ്ടന്നു 

കന്നിനു കൊടുക്കേണം ദിനം(പതി. 

പട്ടോഴവു കഴിച്ചിട്ടു പാർക്കണം 

കുട്ടാടന്‍ വിതച്ചീടുന്ന ഭൂമിയില്‍. 

കട്ടയൊക്കെ ഷൊടിച്ചു തകര്‍ക്കണം 

കൊട്ടിക്കൊണ്ടങ്ങുലര്‍ച്ച വരുവോളം. 

മാനിഴച്ചാലങ്ങയ്യഞ്ചു ചാലങ്ങു 

മാനമോടെ ചാല്‍ തൂര്‍ത്തുഴുതീടണം. 180 
വളവും പൊടിച്ചാരവുമെന്നിവ 

വളരെക്കോരിയിട്ടു ചുട്ടീടണം, 
വരമ്പിന"മേലെച്ചുള്ളിവായ്‌ക്കാടുകാം 

പരിചോടെ വെട്ടിച്ചുട്ടീടേണമേ. 

അതു നില്‍ക്കട്ടെ ട്േട്ടാലുമിന്നിയും 

മതദേദം പറയുന്നതല്ല നാം. 

നനച്ചുണ്ടാക്കീട്ടുള്ളോരു സസ്യാദിീ 

മനസ്സിന്നേറെ സനഖ്യമഹോ! ന്യണാം. 

വെള്ളത്താവളമുള്ളോരു ഭാഗത്തു 
പരള്ളമുണ്ടാക്കിക്കൊള്ളേണമേവരും. 190 
നനച്ചേമ്പാദിയായുള്ളതൊക്കെയും 
കനക്കെക്കുഴികുത്തി നടടേണമേ, 
കിഴക്കന്‍ കയ്‌പവിത്തു പടവലം 
വഴിക്കക്കുത്തിയിട്ടു പടര്‍ത്തണം. 
തണുഷേറുന്ന ദിക്കിലിവററിനു 
കണക്കല്ല കുറഞ്ഞീടും കായകളും. 
വിത്തു നേരത്തേ പാകി മുളഷിച്ചു 
നിര്‍ത്തിടേണം വഴറുതിനത്തയ്യുടമേ. 
അറച്ചീര ചെറുചീരവിത്തതു- 
മറുത്തു തടംപാകി മദുളഷിക്ക. 
തണ്ടന്‍കീര വിതച്ചാലും നട്ടാലു- 
മുണ്ടാകുന്നു വഴിപോലെ ദീര്‍ഘത്തില്‍. 
മുണ്ടന്‍ കയ്‌പക്ക വേനല്‍ വരിഷവദു- 
മുണ്ടു കായും വളരെ വര്‍ദ്‌ധിക്കുന്നു. 
കള്ളിയൊക്കെച്ചെറുതായിട്ടുണ്ടാക്കി- 
ഘള്ളമായി നടേണം വഴറുതിന. 
തിരിവെള്ളവും തേകിയ വെള്ളവു- 
മീരണ്ടെങ്കിലറും വേണം സുലഭമായ, 
വെള്ളരിക്കുഴി കുത്തിഷദുതയിട്ടു 
വെള്ളത്തോടെ വളവും കലക്കണം. 
ഇവററിന്നൊക്കെച്ചുട്ടുവളമിട്ടു 
ഭൂമിതന്നില്‍ മുളഷിക്കവേണമേ. 
ചിതലേറുന്ന ദിീക്കിലിവയൊന്നും 
മുതിര്‍ന്നുണ്ടാക്കരുതു വ്ൃഥാവേല, 
വേനല്‍ക്കുമ്പളമ്രെതയും വിസ്‌മയം 
മറനിച്ചുണ്ടാക്കിഷന്തലിടേണമേ. 
വെള്ളിത്തണ്ടന്‍ പയറുമതുപോലെ 


200 


210 


കേരളപഠനങ്ങള്‍ 1 


വെള്ളം വാടാതിരിക്കേണമെഷോഴും. 
പരശറുധരഭനേവമരറുാംചെയ' തു 
ധരണീസുതന”്‌മാമോ,ടതു കേട്ടു 
പരമാനന്ദം പൂണ്ടു തെളിഞ്ഞിഹ 
മരുവീടിനാരക്കാലമേവമും. 


ഇതി കൃഷിഗീതാ 
(പഥമപാദം സമാപ്‌തം 


രണ്ടാം പാദം 


ശിവ! ശങ്കര! ദേവ! പശദൂപതേ! 

ഭവ। ഭാനുശശിദേവലോചന! 
ശിതികണ്‌ഠ। ഭാവാനീപതേ! വിഭോ! 
ധ്ൃതശൂല! ഗിരീശ! മഹേശ്വര! 
ദ്വാദശനാമമിത"ഥം മഹേശസ്യ 

സാദരം ജപിച്ചാശയശുദ്‌ധനായ്‌ 
മേവിടുന്ന പരശദുധരന്‍ പുന. 
രേവമങ്ങരദുാംചെയ്‌തിതു പിന്നെയും:- 
ഭൂസുര്രേന്ദരേ! കേട്ടാലൂമെങ്കിലോ 
ഭാസുരചിത്തന്‌ മാരായിട്ടേവരും. 
കൃഷിചെയ്യും(പകാരങ്ങളൊക്കെയും 
ജഷിവാക്യ (്പമാണമിതാകുന്നു. 
ഭൂമിക്കുള്ളോമറു നന്മയും തിന”മയും 
വിളവും വിളവില്ലാത്ത ഭൂമിയും 
കാലവും വിതഷാനും നടൂവാനും 
കാലമേ നല്ല പട്ടും തരങ്ങളും 
കാലമേ പറയുന്നതു കേട്ടാലും 

കാലം വൈകാതെ ചൊല്ലുന്നതുണ്ടു നാം. 
പട്ടൊഴവങ്ങുഴുതു പൊടിച്ചിട്ടു 

കട്ട കൂടാതെയിട്ടതിന്‍െറ ശേഷം 
ഇടമാരി ചൊരിഞ്ഞറുവരാദിനം 
അടവോടങ്ങുഴേണം വെടിഷായി. 
പറുകിലില്ലാതുഴുതിട്ടു കന്നിനെ. 
ഷകകൂടാതെ കൊല്ലമുതാരുമേ. 
പത്തുചാലില്‍ കുറഞ്ഞിട്ടൊരുത്തരും 
വിത്തു കണ്ടത്തിലാക്കായ്‌കവേണമേ. 
മുമ്പിലുള്ള കഴായു കിളചിട്ടി. 
ട്ടമ്പോടങ്ങു വരമ്പു പൊതിയേണം. 
മഴ നോക്കീട്ടു ചെയ്യേണമേവരും 
കൃഷികര്‍മ്മണി കര്‍മ്മങ്ങളേവരും. 
അതിലും പിന്നെ പട്ടുപണിയൊക്കെ.- 
ച്ചതികൂടാതെ വേഗം കഴിക്കണം. 
മഴഭയറിക്കുഴഞ്ഞൂു വിതച്ചാലോ 


കേരളപഥനങ്ങള്‍ ! 


റ, 


220 


230 


240 


250 


117 


നി 


118 


പഴുതേ തന്നെയാകുുമൊലിവിത. 
തടവില്ല വിളവു കുറഞ്ഞുപോ- 
മുടന്‍ ചാലും വിതച്ചാലൊരേടത്തും. 
കുട്ടാടന്‍ വിതച്ചീടുന്ന ഭൂമിയില്‍ 
ഒഒട്ടുടമ കാലം വൈകരുതോര്‍ത്താലും. 
വട്ടന്‍വിത്തിനു കാച്ചിലങ്ങേറിയാല്‍ 
ഒട്ടുമേ സഹിച്ചീടുകയില്ല പോല്‍. 
ഭരണിയാകും ഞാററുനിലതന്നില്‍ 
ചരതിച്ചു വിതയ്‌ക്കേണമേവരും. 
വട്ടെള്ളുമതില്‍ത്തന്നെ വിതയ്‌ക്കണം, 
പട്ടുപോകാതിരിക്കേണം വെള്ളത്തില്‍. 
മുണ്ടമ്പള്ളി ദരണിയില്‍ത്തന്നെയു- 
മുണ്ടാകുന്നിതു ചാമയുമഷോലെ. 
മണലേറുന്ന ദീക്കിലൊരേടത്തും 
പണിചെയ്യേണ്ട ഞാററിനു നിര്‍ണ്ണയം. 
ഞാറുണ്ടാക്കഷോകാത്തവരാരുമേ 
ചേരേണ്ട കൃഷികര്‍മ്മണി കുറുരതചില്‍. 
കൃഷിശ്രതുക്കളാറുണ്ടവയെല്ലാം 
ജഷിവാക്യരകമേണ പറഞ്ഞിടാം. 
കാരോലത്തൂമ്പും കാനലിലേ ഞാറും 
കരിഞ്ചാഴീകാംതങ്ങളുടെ കേടും 
കളകളും വരി വിലക്കും ദുവി 
ആറല്ലോ കൃഷിശ്രതുക്കളാകുന്നു. 
ഭരണിയാകും ഞാററുനിലതന്നില്‍ 
വിമുഷിന്നൊക്കെ ഞാറതു പാകണം, 
കാര്‍ത്തികയിലും കുട്ടിച്ചുകൊള്ളുന്നു 
ചേര്‍ക്കുന്നു ചീലര്‍ വള്ളിയാലില്‍ത്തന്നെ 
രോഹിണിയിലൊലിവിതച്ചിട്ടുടന്‍ 
ദേഹവ്യത്തി കഴിയുന്നിതേവരും. 
വരിഷംതന്നെയേറിയാലുമതില്‍ 
വരുമേ കൃഷി നന്നായിട്ടേവര്‍ക്കും. 
കരിഷാലി ഭരണിയിലങ്ങോട്ടു 
വിരിഷിന്നു ചീതമല്ല നിര്‍ണ്ണയം. 
വട്ടനും മുണ്ടന്‍പള്ളിയാം വിത്തിനും 
പട്ടെല്ലാം ഭരണിതന്നിലാകൂന്നു. 
രോഹിണിയിലും കാര്‍ത്തിക തന്നിലും 
ആഹന്ത! വിതച്ചീടുന്നു കുട്ടിച്ച 
മലയാളത്തില്‍ രോഹിണിക്കഷുറം 
ഒലിയായിട്ടങ്ങോട്ടും വിതക്കേണ്ട. 
പറമ്പന്‍ മോടനാദിയായുള്ളവ 
പറമ്പില്‍ വിതയ്‌ക്കേണം ഭരണിയില്‍. 
രമോഹിണിയില്‍ ചെറുമോടനാദിയെ 
മോഹിച്ചു വിതയ്ക്കുന്നു ചിലരഹോ! 
പറമ്പില്‍ക്കഴമയ്‌ക്കങ്ങു രോഫിണി 
പറയുന്നു മലയുടനെന്നുമേ. 


260 


270 


280 


290 


300 


ക്രേളപഠനങ്ങള്‍ 1 


ദമണിയിലരിവിരിയെല്ലാരും 

കരുതീട്ടു വിതച്ചു തുടങ്ങണം. 

ഞാറു പാടകണമൊക്കെ വിരുഷിനു 
വേറിട്ടു ഭരണി കാര്‍ത്തികയിലും. 
വിരിഷാകുന്ന വിത്തങ്ങരിവിരി 
ചെറുത്തുള്ളോരു മൂഷതിനാകുന്നു. 
പരന്നു വിതച്ചാലുമേ നട്ടാലും 

വരുന്നു വിളവൊഷമഭിവിരി. 
ചേമ്പുചേനകരിമ്പാദിയൊക്കെയും 
തൂമ്പിടേണമേ രോഹിണിക്കിഷുറം. 330 
ചിലകാലത്തിടവഞായററിലും 

ഒലിയും വിതയ്‌ക്കുന്നിതൊടുക്കത്ത്‌. 
പാര്‍ത്തിട്ടു വിതയ്ക്കുന്നു മകീരത്തില്‍ 
പേര്‍ത്തു പിന്നെയും വിത്തു വലിയവ 
വിരിഷിന്നൊക്കെ ഞാറങ്ങിളമയില്‍ 
പറിച്ചിട്ടു നടേണം പഴകാതെ. 
തിരുവാതിര ഞാററുനിലയോളം 
വിരിഷങ്ങു നടുന്നുണ്ടു കട്രതചില്‍. 
പുണർതത്തിൽ വിരുഷു നടുന്നവര്‍ 
ഗുണഹീനന്‌മാരായ കൃഷീവലര്‍. 32 
കുമ്പളവനും ചെന്താര്‍മണിയനും 
മുന്പേയുള്ളളൊരു വിത്തിവ മുണ്ടകം 
മുണ്ടകത്തിലിജമാനനാകിയ 
മുണ്ടകംപാലയും കൊടനിറയും, 
മുമ്പനാകുമരിക്കിരാലിവിത്തും 
മുമ്പില്‍ത്തന്നെ ഭരണിയില്‍ പാകണം. 
മകീരം തിരുവാതിരതന്നിലും 

തീര്‍ത്തു പാകേണം ഞാറു കരിംകുറ. 
മുമ്പില്‍ നട്ടൂ മുതിര്‍ന്നാലങ്ങഷൊഴേ 
അമ്പോടെ താങ്ങി നിര്‍ത്തേണം വെള്ളവും. 330 
വള്ളിയാല്‍ക്കു വിരിഷുവിത്താകുന്നു 
യില്‍ത്തന്നെ കേട്ടാലൂദമേവരും. 
വള്ളിയാല്‍ പണിയൊക്കെക്കഴിഞ്ഞിട്ടു 
കൊള്ളു കേലഷൊഴുതു കരിംകുറ. 
തോലിടാതെ നടേണ്ട കരിംകൂറ 

കാലമേ വേണമല്ലോ വിരിഷിനും. 
ഒലിക്കൊക്കെ (പമാണം വളമെന്നു 
പലരും ധരിക്കേണം കൃഷീവലര്‍. 
കളയൊട്ടും മുളയ്‌ക്കമുതെങ്കിലോ 

വളം ചുട്ടിട്ടിടേണം വഴിപോലെ. 340 
വരിയും കളയും വിരിഷോടുട. 

നരികേ മുളയ്ക്കുന്നു വിതയ്‌ക്കുമ്പോഠം. 
വരി നട്ടാലുമുണ്ടു വിരുഷിങ്കല്‍ 
പിരിയാതെ ചിലേടത്തു വിസ്‌മയം. 
ഭൂമിതന്നുടെ ഭേദമെന്നും ചില- 





കേരളപഠനങ്ങള്‍ | 119 





120 


രാമോദം ബീജുദേദേന കടരതചില്‍, 
പുതുമാരിയും ബീജവും കൂടുമ്പോഠം 
എതിര്‍ക്കുന്നു വരിയും കളകളും. 
കേട്ടാലുമിവയൊക്കെയുമിന്നിഹ 

വാട്ടം കൂടാതെയുള്ള വിളവുകാം. 350 
കൊളനീരും വനനീരും കല്‍വനീരും 
വളനീമും മലനീരുമൂര്‍നീരും 
ആറുനീമൊഴുകീടുന്ന ഭൂമിയില്‍ 
ഏറെയുണ്ടു വിളവെന്നു നിര്‍ണ്ണയം. 
കരിംപാറയങ്ങുള്ള വയലിന്ന്‌ 
ഇരുന്നിട്ടുടന്‍ വാഴുമെന്നാകിലും 
വിളവങ്ങതിലേറെയയണ്ടാകൂന്നു 
തെളിവോടെ പറഞ്ഞിതു നാമിഷോഠാം. 
ഉറവില്ലാതെയുള്ളോരു ഭൂമിയില്‍ 
ഉറവുള്ളൊരു വെള്ളമൊഴുകിലും 39 
വിളവേറെയുണ്ടാകുമതിലെന്നു 

പലരും ധരിക്കേണം കൃഷീവലര്‍. 
വിളവില്ലാതെയുള്ളോമു ഭൂമികാം 
തെളിവോടെ പറയുന്നു കേട്ടാലും. 
വറാംച്ചയുള്ള പാടവുമവ്വണ്ണ- 

മുറച്ച ജലമുണ്ടാകുമെങ്കിലും 
ഉദയങ്ങളില്‍ കീഴ്‌പാറയുണ്ടെങ്കി.. 
ലഭയം ജലമുണ്ടാകിലും തദാം 
ചേമ്പുമുണ്ടങ്ങുറവുമേല്ലാ നാളും 
സംഭരിച്ചാലതില്‍ വിളവില്ലപോല്‍. 370 
കേട്ടുകൊള്ളുവിനാററുവലിയുള്ള 
കോട്ടഷാടം വിളവില്ല കേവലം. 
അഴികണ്ണികളായുള്ള പാടത്തു 
വഴിപോലെ വിളവില്ല നിര്‍ണ്ണയം. 
മണലും മണ്ണും കൂടിയ ഭൂമിയില്‍ 
പണിയേണം വളമിട്ടിട്ടേവരും. 

ഇങ്ങനെ ഭൂമിഭദേവന്‌മാര്‍ക്കായ്‌ക്കൊണ്ടു 
മങ്ങാതെ കൃഷിചെയ്യും പ്രകാരവും 
മരറുഠംചെയ്‌തു ഭാര്‍ഗ്‌ഗവരാമനന്നേ. 


ഇതി ദ്വിതീയപാദം സമാപ്‌തം 


മൂന്നാം പാദം 


കൃതവിര്യസൂതരിപു ഭാര്‍ഗ്‌ ഗവന്‍ 380 
മതിചേര്‍ന്നരുഠംചെയ്‌തിതു പിന്നെയും 

പരഭദശത്തുവാഴുന്ന മാര്‍ഗ്‌ഗവും 

പരന്ന നവധാന്യങ്ങളൊക്കെയും 

താണവീതി കരഷദുറത്തേററവും 

താലങ്ങാം കൊടിവാഴ കവുങ്ങുകാം 


കേരളപഥനങ്ങള്‍ 





പരിചോടെ പറയുന്നു കേട്ടാലും 

പറയുന്നൂണ്ടു നിങ്ങളോടൊട്ടു ഞാന്‍. 

എങ്കിലോ താണവീതിയിലാകുന്നു 

പങ്കത്തില്‍ കോളും പുഞ്ചയുമെന്നിവ. 

രണ്ടു വാഴ്‌ചയുണ്ടങ്ങതിലേററവു- 390 
മുണ്ടല്ലോ വിളവേററമറിഞ്ഞാലും. 

ചെന്നെല്ലല്ലോ പിടിക്കുന്നു കോളതില്‍ 

മൂന്നദുമാസത്ത നുള്ളില്‍ വിളഞ്ഞിടും,. 

കോഠാത്തോണികൊണ്ടു തേകി ജലമൊക്കെ 
വാര്‍ക്കേണമക്കൊലകൊണ്ടു താഴ്‌ത്തീട്ടു 

ചി പൊങ്ങിച്ചുവേണം വിതയ്‌ക്കുമ്പോം 

അളവ കോളുണ്ടാകൂന്നു നിര്‍ണ്ണയം. 

കള്ളിമാടി നടുക വിതയ്‌ക്കയും 

വെള്ളംകൊണ്ടു പൊറുതിയില്ലാഞ്ഞിടും 

വെട്ടിയിട്ടമ്ങെറിഞ്ഞറു നടുകയാള്‍ ം 
വട്ടിക്കൂട്ടാടനെന്നു പറയുന്നു. 

കോളിനങ്ങു തവരയും വട്ടനും 

മേളിച്ചു വിതച്ചീടുന്നു ഭൂമിയില്‍. 

വെളുത്ത നവര പിടിച്ചീടുന്നൂ 

കുളൂര്‍ഷേറുന്ന പുഞ്ചയ്‌ക്കു കുുര്തചില്‍. 

മകരം കുംഭമാസങ്ങളിലിവ 

വടിവോടെ കറുത്ത നവരയും 

വിതച്ചീടുന്നു വട്ടനുമവ്ുള്ള- 

മിതു കൊയ്യുന്നു മേടമാസംതന്നെ. 

കോളു മുങ്ങിഷോകാതെയിരിക്കണം പം 
കോളുള്ളോര്‍ക്കാളങ്ങേറെയുണ്ടാക്കണം. 

തിരുവാതിര ഞാററൂവേലതന്നില്‍ 

വരുന്നു കോളുമുങ്ങല്‍ ചിലകാലം. 

കോളൂമുങ്ങിയ കാലത്തവര്‍ക്കൊരു 

കോളൂതന്നെയതായതു നിര്‍ണ്ണയം. 

വെള്ളമേറിയ കാലത്തു കാട്ടാട- 

നുള്ളില്‍ത്തന്നെ നശിക്കുന്നു വെള്ളത്തില്‍. 

മേടമാസത്തിലും വിതച്ചീടുന്നു. 

കേടുകൂടാതെ കോളുമേ കു(്രചില്‍. 

അമരദുംപൂരെന്ന ദേശത്തിവജയെല്ലാം ി 
പെരുകുന്നു പരമ്പരയായിട്ടു. 

വള്ളനാടതിലുള്ളോരു പുഞ്ചയ്‌ക്കു 

വെള്ളക്കേടു വരുന്നതു ദൂര്‍ല്ലദം. 

കിണറും കുളവൂമതിലുള്്ളൊരു 
തെളിവെള്ളമതിന്നൊക്കെയാകുന്നു. 

കുഴിയും തോടും താങ്ങലദുമെന്നിവ 

പുഴന്ന നദീവെള്ളവുമില്ലപോല്‍. 

പുഞ്ചയാകുന്ന പൊന്നാരിയനിഹ 

ചഞ്ചലഹീനമുണ്ടു കഴമയും 
കാര്‍ത്തികരോഹിണിയിലിവയൊക്ക. 430 





കേരപഠനങ്ങള്‍ |! ം ] 





122 


ച്ചേര്‍ത്തു കൊയ്യുന്നതും പുഞ്ചയാകുന്നു. 
അതു നില്‍ക്കട്ടെ മേഷാദിധാന്യങ്ങാം 
മിഥുനം കര്‍ക്കിഞായര്‍ പതിനഞ്ചില്‍ 
വിതയ്‌ക്കേണം പറമ്പിലുഴുതിട്ടു 
വിധിച്ചവണ്ണമൂുണ്ടാക്കിക്കൊള്ളുണം. 
രോഹിണിയിലതേററം പിടിക്കുന്നു 
മോദത്തോടെ വിതയ്‌ക്കേണമേവമരും 
പയറുമുഴുന്നു മൊരുകാലത്തു 
വിതച്ചിട്ടറൂക്കുന്നു സമാനമായ”. 
തകരക്കാടങ്ങുള്ള പറമ്പതില്‍ 
മികവുള്ള കൊഴിഞ്ഞില്‍ഷറമ്പിലും 
വിതയ്‌ക്കേണം ചെറുമോടനാദികാം 
തകര്‍ക്കുന്നിതു പേഴുള്ള കാട്ടിലും. 
ചാമയും തിനയെന്നിവയൊക്കവേ 
കാമിച്ചു വിതയ്‌ക്കേണം പറമ്പതില്‍. 
കേട്ടാലും നിങ്ങാം തുമ്പയേറീടുന്ന 
കാട്ടിലൊന്നും വിതച്ചാലുണ്ടായിടാ. 
ചെങ്ങണയെന്ന പുല്ലുമിരുവൂളു- 
മുള്ള കാടതിലൊന്നും വിതയ്‌ക്കേണ്ട. 
ഇല്ലിഷട്ടലങ്ങേറിയ കാട്ടിലും 
വിതച്ചാലങ്ങു കിട്ടുവാനും പണി 
കൂതിച്ചങ്ങു ചിലവദുമതേറീടും. 
മകമായില്യം ഞാററുനിലതന്നില്‍ 
മികവോടെ ഞാറൊക്കവ പാകണം. 
മുണ്ടകത്തിനങ്ങഷുറം പാകിയാ.- 
ലുണ്ടാകയില്ല നെല്ലുമേ വയ്‌ക്കോലും. 
പ്രൂരത്തില്‍ ചെറിയെള്ളു വിതയ്‌ക്കണ- 
മേറെയുണ്ടാകവേണമെന്നുണ്ടെങ്കില്‍. 
മകത്തില്‍ വലിയെള്ളു വിതയ്‌ക്കണം 
തകര്‍ക്കും ചരക്കല്ലിലെന്നാകിലും. 
ആയില്യത്തിലൂഴുക വിധിയതി- 
ലായത്തോടെ വിതയ”ക്ക വലിയെള്ള്‌. 
ഞായമായിട്ടു പാകേണം ഞാറതി- 
ലായമിട്ടങ്ങു ചേറതിലേവമും. 
ഞാറുണ്ടാക്കഷോകാത്തവര്‍ക്കാകുന്നു 
പോറയെന്നുള്ള നാമമറിഞ്ഞാലും. 
എട്ടുചാലില്‍ കുറഞ്ഞിട്ടൊരുത്തരും 
നട്ടീടും ഞാറൂപാകരുതാരുമേ. 
ഞാററിനു മൂഷു മുഷതുനാളല്ലോ 
ചേററിലും പൊടിയില്‍ത്തന്നെയെങ്കിലൂം. 
നമ്പു ഞാറങ്ങരിവിദരിക്കുണ്ടെങ്കി- 
ലമ്പോടു വിളവേറുമറിഞ്ഞാലും. 
പിന്‍വരിഷമങ്ങേറിയ കാലത്തു 
നമ്പുകൊയ്യാമരിവിരി നിര്‍ണ്ണയം. 
മുണ്ടകത്തിനു ഞാറു പഴുഷിച്ചു 


ക 


450 


460 


470 


കേരളപഠനങ്ങള്‍ ॥ 


കൊണ്ടു നട്ടാലുടമേറ നടുമല്ലോ. 
ചി്തഞാററുനിലയോളമെല്ലാരും 
ചി്രമായി നടന്നിതു കാലായും. 
മൂത്തു കമ്പുവെച്ചുള്ളോരൂ ഞാറുകൊ.-- 
ണ്ടോര്‍ത്തു നട്ടാലൂമാക വിളവിങ്കല്‍. 
കരതഷോഠാംത്തന്നെ താളു വലിക്കയും 
ചെയ്‌തൂ നട്ടാലുമ്രെതയൂം വിസ്‌മയം. 
താളൂമൊക്കെഷഴുത്തളിയൂറേ 
മേളത്തോടെ നട്ടാലുമതുത്തമം. 
മുണ്ടകത്തിനു തോലിട്ടുഴാതവ- 
രുണ്ടിട്ടെങ്ങും സുഖിക്കയുമില്ലാരും. 
കണ്ടത്തിലങ്ങരക്കോലു താഴ്‌ത്തീട്ടു 
കൊണ്ടു തോലിട്ടു തൂര്‍ക്കയിടെയിടെ. 
കര്‍ക്കിടമാസമുമ്മാനില്ലാത്തവ- 





മോര്‍ക്കേണ്ടാ കൃഷിചെയ്‌തു പൂലരുവാന്‍. 


കന്നിമാസത്തില്‍ കന്നിനൂ വയ്‌ക്കോലു 
നന്നായിട്ടു കരൂതാത്തവരുമേ 
പത്തരക്കന്നില്‍ മേല്‌പോട്ടുഴുന്നവര്‍ 
കത്തി കയ്‌ക്കൊണ്ടെടുത്തു പണിയേണ്ട. 
രണ്ടരക്കുന്നു പൂട്ടുന്നവരാരും 
കണ്ടത്തീന്നു കമേറരുതെഷൊഴും. 
വെള്ളമൊക്കെത്തലേന്നാളുറഷിച്ചു 
കൊള്ളേണമുഴവിന്നു വഴിപോലെ. 

കരി നന്നായിത്താത്തിക്കെട്ടീട്ടൂട- 
നൊരുമ്പെടുങ്ങുഴേണം (പതി പ്രതി. 
മുമ്പില്‍ പൂട്ടുന്ന കന്നിനെ വേറിട്ട. 
അമ്പോടെ ഭരിക്കേണം വിശേഷിച്ചും. 
തെളിച്ചിട്ടങ്ങു തന്നെയുഴേണമേ 
കളിച്ചിട്ടും തയ്‌ക്കരുതു കന്നിനെ 
തിയ്യിട്ടൊക്കവേ കന്നിനെ വേവിക്കും 
കയ്യുരാരുമൊടുക്കത്തു നന്നാകാ. 
വാഠാംഷിടിയും തുളെക്കല്‍ഷിടിയുള്ള 
കോല്‍ക്കരി കെട്ടിത്താഴ്‌ത്തിയുഴേണര്‍മേ. 
ര്‍ച്ച കെട്ടിയിട്ടൂര്‍ന്നു നിരത്തേണം 
പ്രരമാം കരിങ്കന്നു കൊണ്ടേവരും. 
വാല്‍ക്കൊഴുവും ചെവിക്കൊഴുവുമിട്ടു 
മേല്‍ക്കുദേലങ്ങു പാത്തിക്കൊഴുവിട്ടും 
കരിവാളമ്മേലിട്ടങ്ങുറഷിച്ചു 
കരുത്തേറുന്ന കാളകാം പൂട്ടണം. 
ഇരിക്കട്ടെയിതൊക്കെയുമിങ്ങനെ 
പ്രമക്കെച്ചെവി തന്നിതുകേട്ടാലും. 
പന്തീരാണ്ടങ്ങൊരുപോലെ കാച്ചു, 
പന്തല്‍തെങ്ങിന്‌ മേല്‍ മൂഷിച്ചുനിര്‍ത്തണം. 
വിത്തുതേങ്ങയിറക്കീട്ടുമെല്ലവേ 
പത്തനങ്ങളരികേ മുളഷിക്ക. 





ക്രേളപഠനങ്ങള്‍ ॥ 


480 


490 


500 


510 


520 


123 





124. 


കുണ്ടുള്ള കുഴി കൂത്തി മണലിട്ടു 
കൊണ്ടിടേണം ലവണം പുദരോദുവി 
തിരുവാതിര ഞാററുനിലതന്നില്‍ 
കരുത്തോടെ വെച്ചീടണം തെങ്ങിനെ. 
മുടഷറിടും കവുങ്ങിന്‍ (്രമുകങ്ങം 
കഴ്‌ഷ്ചെട്ടങ്ങിറക്കീടണം മൂഷിച്ച്‌. 
പാകത്തില്‍ നനച്ചിട്ടു മുളഷിച്ചു 
പോകാതെ കണ്ടു സൂക്‌ഷിച്ചുകൊള്ളണം. 
ധാരയങ്ങു മുറിയാതെയായിട്ട. 
അാരംഭിച്ചു നടേണമിവയെല്ലാം. 530 
പിത്യക്കഠംക്കിഷ്‌ടമേറുക കൊണ്ടറുമേ.- 
യെതിര്‍ത്തങ്ങൂ നടന്നു പിലാവിനെ. 
മൂന്നുമൊന്നങ്ങു കാച്ചൂടനുണ്ടായ 
കാനല്‍വിത്തങ്ങെടുത്തു പൂലാവിഹ 
പുഷ്‌ടിയോടുടന്‍ നട്ടു വര്‍ദ്‌ധിഷിച്ചാല്‍ 
വ്ൃഷ്‌ടിനേരം കുഴികുത്തി വെയ്‌ക്കണം. 
കവുങ്ങുണ്ടാക്കഷോകാത്തവരീഹ 
ചമയുന്നു കൃഷിക്കായിട്ടെന്തിനു? 
തെങ്ങു വയ്‌ക്കുന്ന മാനുഷരെല്ലാരും 
പൊങ്ങിടാതെയിരിക്കുന്നു സ്വര്‍ഗ”ഗത്തില്‍. ലി 
നല്ല നല്ല പനസങ്ങളുണ്ടാക്കി. 

ക്കൊള്ളുന്ന നരന്‌മാര്‍ക്കു സുഖമിഹ. 
യമകിങ്കരന്‌ മാരുമവമുടെ 

സമീപത്തു വരാ യമശാസനാല്‍. 
നടക്കാവങ്ങു വയ്‌ക്കുന്നവര്‍ക്കൂട-, 
നൊടുക്കം ഗതിയുണ്ടെന്നു നിര്‍ണ്ണയം. 

വാഴ വച്ചുണ്ടാക്കീടാത്തവരല്ലോ 

ദോഷരായ കൃഷീവലര്‍ കേവലം. 

താലങ്ങാം വയ്‌ക്കഷോകാത്തവമൊരു 
കാലത്തും നന്നല്ലെന്നു ധരിച്ചാലും. ക 
മൂന്നുകൂട്ടം പനയുള്ളതൊക്കയറും 
നന്നായുണ്ടാക്കീടേണം കൃഷീവലര്‍. 
കദളിഷഴമുണ്ടാക്കീട്ടേവരും 

വിദുഷാ കരം നല്‍കേണം ദേവാര്‍ത്‌ഥം. 
ദേവന്‌ മാര്‍ക്കങ്ങലങ്കരിച്ചീടൂവാന്‍ 
ഈശസന്നിധൌ പൂന്തോട്ടം വെയ്‌ക്കണം. 
പൂന്തോട്ടം വച്ചുണ്ടാക്കൂന്നവരിഹ 
നീന്തീടുന്നീല സംസാരസാഗരേ. 
താമ്പൂലങ്ങാം നവവിധമുള്ളവ 
ജംബുദ്വീപിങ്കലൊക്കയുമാകുുന്നു. ച്‌ 
മനുജാദികാം താമ്പൂലം കൊണഞ്ടല്ലോ 
കനിവോടെ തെളിയുന്നു മാനസം. 
(ശ്രമൂകാദികളൊക്കെയുമവ്വണ്ണം 
ശമിച്ചുണ്ടാക്കി വെയ്‌ക്കേണഭമേവമും. 
പറഞ്ഞാലുമൊടുങ്ങുകയില്ലിവ 


കേരളപഠനങ്ങള്‍ 1 





നിറഞ്ഞുള്ളോരു സാധനമാകയാല്‍. 

ജൂടയന്‍ കല്‌പമുണ്ടാക്കീട്ടേവരും 

ജൂടാധാരികഠം കയ്യില്‍ കൊടുക്കണം. 

തിരുവാതിര ഞാററുനിലതന്നില്‍ 

ഒരുമ്പെട്ടു നടേണം മുളകുകാം. 570 
നവധാന്യങ്ങളൊക്കെയുമുണ്ടാക്കി 

ജയിക്കേണം ജനങ്ങളിതിനാലെ. 

ഇങ്ങിനെ മലയാളത്തിലുള്ളവ 

മങ്ങിടാതെ പറഞ്ഞിതു നാമിഷോാം. 

പ്രദേശത്തു വാഴുന്ന മാര്‍ഗ്‌ഗവും 

പറയുന്നുണ്ടു നിങ്ങളോടൊട്ടു ഞാന്‍:- 

എരിവെള്ളം വയലില്‍ തിരിച്ചിട്ടു 

പൂരിക്കുന്നിതു മിക്കവാറും തദാ. 

കാവേരീജലം കൊണ്ടന്നിട്ടേല്ലാരും 

ജീവിക്കുന്നിതു ചോലാജലങ്ങളും. 580 
നാലുചാലങ്ങുഴുന്ന കൃഷീവലര്‍ 

മേലായിട്ടു വരുന്നിതു നിര്‍ണ്ണയം 

മൂന്നുചാലുഴുതീട്ടു വിതച്ചാലും 

വന്നീടുന്നു വിളവു കുറയാതെ. 

രണ്ദേകാല്‍ഷറ വിത്തിന്നൊരുകാല - 

മുണ്ടെന്നു പറയുന്നു കൃഷീവലര്‍ 
വിത്തൊരുകാലമഞ്ചുവിതച്ചാലു- 

മത്തല്‍ കൂടാതെ നാല”പതുണ്ടാകുന്നു. 

തോലിട്ടിട്ടല്ലോ ഞാറങ്ങു പാകുന്നു. 

കാലമേ വയലില്‍ത്തന്നെയാകുന്നു. 590 
കാളയോരര പൂട്ടുന്നവനൊരു 

കാലം തന്നെ വിളയുമൊരായിരം 

മൂന്നുചാലങ്ങുഴുതിട്ടു കയ്‌ക്കോട്ടു 

തന്നെക്കൊണ്ടങ്ങതു കിളയ്‌ക്കേണമേ. 

നാലൂഭാഗത്തും പ്രന്തണ്ടടി വച്ചി. 

ട്ടാലംബേന കുഴിയൊന്നതാകുന്നു. 

ആയിരംകുഴി രണ്ടായിരംകറുഴി 

വയലലെല്ലാമുഴുന്നു കൃഷീവലര്‍. 

ഞാറുണ്ടാക്കി നടുന്നവരേയുള്ളു 

കാരുമീകിളംകാരും വശാനവും. (?) 00 
മിഥുനം കര്‍ക്കിടമാസമെന്നതില്‍ 

ചതികൂടാതെ വാഴുന്നിതേവരും. 

മകരം കുംഭമാസത്തിലാകുറുര്‍നു 

മികവോടറുക്കറുന്നു വിളഞ്ഞീട്ടു. 

ആടിയില്‍ വിരയൊക്കവേ വീഴണം 

ആടല്‍കൂടാതെ ചൊല്ലുന്നിതവ്വണ്ടം. 

പാഞ്ഞീടും ജലമേരി തുറക്കുമ്പോം 

ആഞ്ഞുകെട്ടേണമേരി മടങ്ങിയാല്‍ 

ധാന്യങ്ങളുമങ്ങാടിക്കു മദുന്നമേ 

മാന്യന്‌മാര്‍ വിതച്ചീടുമറിഞ്ഞാലും. 10 


ക്രേളപഠനങ്ങള്‍ 1 125 





126 


ആടിവിത്തു വിതയാത്ത മാനവര്‍ 
മാടെന്നു പറയുന്നു കൃഷീവലര്‍. 
കടുകും തുമര പരത്തിക്കൊട്ട 

കടലക്ക വിതയ്ക്കുന്നു കാടതില്‍, 
ചീരകാദി ചെറുധാന്യമൊക്കെയും 
ഈരണ്ടൂഴമറുക്കുന്നു കുധ്രചില്‍. 
കാടുവാഴ്‌ചയ്‌ക്കവിടെയും വേണമേ 
പാടേ മാരികൊണ്ടല്ലോ കഴിയുന്നു. 
പരശുധരനേവമരദുഠംചെയ്‌തു 
ധരണീസുരന്‌മാരോടതു കേട്ടു 
ഭൂദേവന്‌മാരിവയൊക്കെക്കേട്ടുട- 
നേവരും കൂടിയൊന്നുണര്‍ത്തിച്ചിതു. 
കൃഷിയാരംഭിക്കേണ്ടുന്നതിനുള്ള 

നല്ല നാളുകാം പക്കവും രാശിയും 
കാളമൂരി കരിങ്കന്നുലക്‌ഷണം, 
കാലവര്‍ഷവും കാലമേ കോംക്കണം. 
വിഷുസം(കാന്തി വന്നോരങ്ങാഴ്‌ച്ചയ്‌ക്കു 
ളം പറയുടെ മാനവും 

കാലമേ വീശും കാററങ്ങറിഞ്ഞടുടന്‍ 
കാലവര്‍ഷം മഴയ്‌ക്കുള്ള ദേദവും 
ഇവയൊക്കെയരുഠംചെയ്‌തു കോംക്കണം 
പരശറദുധര! പാലയ പാഹിമാം. 

ഇങ്ങനെ ഭൂമിദേവന്‌മാര്‍ക്കായ്‌ക്കൊണ്ടു 
മങ്ങാതെ കൃഷിചെയ്യും (പകാരവു- 
മരുഠംചെയ്‌തു ഭാര്‍ഗ്‌ഗവരാമനന്നേ, 





ഇതി ഭാര്‍ഗ”ഗവീയചരിഭതേ കൃഷിഗീതാ 
തൃതീ. പാദം സമാപ്‌തം. 


നാലാം പാദം 


അച്യയൂത!കേശവ!മാധവ! ശൌരേ! 
സച്ചിദാനന്ദ! മുകുന്ദ! ആനന്ദ! 
ഭക്‌തജനപ്രിയ! പങ്കജുന്റേത! 


മുക്‌തിദ! വിഷ്‌ ണോ! കൃഷ്‌ണ! നമസ്‌തേ. 


നാമവുമേവാതുരചെയ്‌തിട്ടു 
കാമാദികളങ്ങൊക്കെ വെടിഞ്ഞു. 
മാര്‍ഗ്‌ഗികളാകിയ ഭൂസുരമോടു 
ഭാര്‍ഗ്‌ഗവരാമനുമങ്ങരറുഠം ചെയ്‌തറു:- 
മേലിഹകാലമതായതുമാൂലം 
കാലവിചാരവുമുണ്ടെല്ലാര്‍ക്കും. 
ക്‌ഷ്രതകളാകിയ ജനമിതു കോംഷിന്‍ 
രാര്രിയിലിട്ടാല്‍ ചാലുമിളഷം, 
രാര്രിയില്‍ വിത്തു മുഹൂര്‍ത്തംകൊണ്ടതി- 
ന്റെതയുമല്ല വിളവക്കാലം 


620 


630 


640. 


കേരളപഠനങ്ങള്‍ | 








കാടുമുറിക്കരൂതെന്നറിയേണം 
പാടുള്ളൊരു കാലാകിയ നാളില്‍. 
വിഷ്‌ടിയിലിട്ടോരു ചാലിഹ വിത്തു 
നഷ്‌ടമിതെന്നു ധരിച്ചീടേണം 
ഗുളികന്‍ തട്ടിയ രാശിയിലൊട്ടും 
വിളവില്ലാ കൃഷിയാരംഭിക്കില്‍ 
വ്യശ്‌ചികമാശ പഴുതങ്ങഴുതാല്‍ 
നിശ്‌ചയമങ്ങു നശിച്ചിട്ടോടും. 
ശനിവാമേ കൃഷിയാരംഭിച്ചൊരു 
മനുജന”മാരെ കാണ്‍മാനില്ല. 
ദ്വിജവാരേയിതു കഷ്‌ടം !, കഷ്‌ടം 
കറുജവാരേ കൃഷിയാരംഭിച്ചാല്‍. 
ഗണ'ഡാന്തങ്ങളിലുഴുതുവിതച്ചാ- 
ലുണ്ണേണ്ടാ കൃഷി ചെയ്‌തിട്ടവരും. 
നന്നല്ലൊട്ടും വിഷഘടികങ്ങളില്‍ 
വന്നാലുഴവും വിതയും നൂനം. 
പന്തംതട്ടിയ തിഥികളിലൊട്ടും 
ബന്ധിച്ചു കൃഷി ചെയ്യരുതാരും 
വെന്തുരുകീട്ടു നശിക്കുമതൊക്കെ 
സന്തതമന്തഃകരണേനൈവ. 
വെയിലിയിറക്കിക്കൊണ്ടൊരു ദിവസം 
ചാലും വിതയും ചെയ്യരുതാരും. 
കന്നിരാശിയില്‍ വിത ചെയ്‌തീടുകി- 
ലന്യന്‌മാര്‍ കൃഷിചെയ്തു പിഴയ്ക്കും. 
പത്താംഭാവേ മിഹിരയുതേ യദി 
വിത്തിട്ടാലൊരു ഫലമില്ലാരും. 
പക്‌ഷതി രണ്ടിലിറക്കിയ വിത്തു 
കക്‌ഷിയിലാകറും പക്‌ഷിനരാണാം. 
മേഷേ ധനുഷി ച രാശിയിലന്തേ 
ദോഷവുമേറും വിത്തുവിതച്ചതു- 
മൊന്നിനുമാകാതേ കൃഷി തീരും. 
കാരണം പശുവില്‍ വിതച്ചാലാരും 
തിരയേണ്ട കൊയ്‌തിട്ടങ്ങിടുവാന്‍ 
കഴറുതക്കരണം മധ്യമമെന്നു 
കൃഷിീവലരെല്ലാമോര്‍ത്തീടേണം. 
പാപന്‌മാരിവ നോക്കിയ രാശിയില്‍ 
ആപത്തുണ്ടാമുഴുതു വിതച്ചാല്‍. 
ലാടൈകാര്‍ഗ്‌ഗളവൈധ്യതനാളതി- 
ലോടിയ വിത്തും ചാലും പഴുതേ, 
രാഹുവിനുള്ളൊരു വേധം തട്ടുകി- 
ലാഹന്ത! കൃഷി ചെയ്‌തതു കഷ്‌ടം! 
ശ്രഹണംകൊണ്ടൊരു ദീവസം പാത്താ 
ലീഹ കൃഷിയാരംദേന നശിക്കും. 
ചാലതിലിട്ടാലങ്ങഹിശിരസി 

കാലേ വിത്തു വിതച്ചതു കഷ്‌ടം! 


കേരളപഠനങ്ങള്‍ | 





650 


660 


670 


680 


690 


127 


128. 


അര്‍ക്കനുദിച്ചു വിധിച്ചൊരു നാളില്‍ 
ചേര്‍ക്കരുതാരദും കൃഷി വേധത്തില്‍. 
അതിമാസ്രതയമുള്്ളൊരു കാലം 
ചതിയല്ലോ കൃഷികാലേ നൂനം. 
ഗുരുശു(്രന്‌മാര്‍ തമ്മിലതാകിയ 
ദരിശിനകാലം നന്നല്ലൊട്ടും 
പകലങ്ങിവരെക്കണ്ടൊരു കാലം 
വകയില്ലാ കൃഷിയാരംഭിക്കില്‍. 

കോം ദോഷങ്ങളിതായതു വിദുഷാ 
മദ്ദോഷം കൃഷികര്‍മ്മണിവര്‍ജു”ജ്യം. 
നല്ലൊരു നാളുകാം രാശികരം പക്കം 
നല്ലതുമിഷോഠം ചൊല്ലാമെങ്കില്‍ 
രവിവാരേ കൃഷിചെയ്‌തവരാരും 
ഭുവി നന്നാകാതില്ലൊരു നാളും. 
ദേവ്രബാഹ്‌മണരായുള്ളവരുടെ 
ദാവ്രപീതിഷു കൃഷിചെയ്യേണം 
രോഹിണി പൂര്‍ണതം പൂയവുമത്തം 
മോഹമൊടന്ത്യോത്തരയോര്‍മ്മുലം 
നാളിവ കരണം സിംഹം ഗജുവും 
കോളേ പുലിയും വൃഷദം രാശാ. 
മിഥുനം മീനം മകരകുളീര 
കഥിതഞ്ചാഷൊഴുതസ്‌മിന്നിത്‌ഥം. 
സലിലസമൃദ്‌ധര കൃഷി ചെയ്‌താല- 
ങ്ങൂലകില്‍ മരിദ്ര്യം തീരും നൂനം. 
കൂജവാരേ പൊഴുതെള്ളിനുു കൊണ്ടാല്‍ 
എജുമാനന്‌മാരന്നു നശിക്കും. 
സിതവാരേപൊഴുതെള്ളു വിതച്ചാ- 
ലതിയായിട്ടു നശിക്കും നൂനം. 
ഗുരുവാരേപൊഴുതെള്ളിനു മദ്‌ധ്യം 
തിരിയച്ചോല്ലീ മുനിമാരിത്‌ഥം. 
ശനിയുടെ വാരം നന്നങ്ങെള്ളിനു 
മദുനിമാരെല്ലാമെന്നു വദന്തി. 
ബുധവാരത്തിനുമില്ലൊരു ഭദാഷം. 
വിധിയര്‍്രേ വലിയെള്ളിന്നോര്‍ത്താല്‍. 
ചേമ്പും ചേനയുമിഹ കുജവാരേ 
ചാമ്പീയവിഞ്ഞു നശിക്കും നട്ടാല്‍. 
കക്കരി വരകും കൊള്ളുമുഴുന്നും 
തക്കത്തോടെ വഴുതിന കൂര്‍ക്ക 
വെള്ളരി പയറും മിളകും നട്ടാ- 
ലില്ലാടത പോം ദിനകരവാരേ 
വലിയകിഴങ്ങിനു വര്‍ജു്‌ജരിക്കേണം 
വെളിവില്ലാ ശനിവാരം നൂനം, 
വാഴയ്‌ക്കിഹ കുഴികുത്തി നടേണം 
വ്യാഴം ക്രേദ്ദിച്ചുള്ളൊരു രാശിയില്‍ 
ശൂഭമല്ലോ ശിഖിയൂര്‍ദ്‌ധ്വമതാകില്‍ 





700 


710 


720 


730 


കേരളപഥനങ്ങള്‍ 1 


ചലി 





ശൂദവാദരേ ശുദദൃഷ”*ടേ രാശ൭. 
തെങ്ങുമതങ്ങു നടേണമതെങ്കില്‍ 
ഭ്യംഗം കര്‍ക്കിടമാസമൊഴിച്ച 
രാശിയില്‍ വേണം കാനാളുകളിഹ 
(്രാശനനാളില്‍ സലിലേ വ്യദ്‌ധേ 
വനദുവിപോലും ദഹിതേ വേധേ 
പനസാദികാം വെച്ചുണ്ടാക്കേണം. 
ഭക്‌ഷണമങ്ങു കഴിഞ്ഞു സുഖിച്ചു 
വ്യക്‌ഷാദികാം നടുവാനും നൂനം. 
പട്ടണമാകും വനദുവി മാര്‍ഗ്ഗേ 
നട്ടു നടക്കാവുണ്ടാക്കിടുക 
ശ്രാവണമാസേ സിതതിഥിപൂര്‍ജ്ജേ 
ജീവനവ്യദ്‌ധേ കുംഭസമ്യദ്‌ധ 
തിഥിനക്‌ഷ്രതശശാങ്കസമ്യദ്‌ ധേ 
വിധിവല്‍ ഭവനേ പൂര്‍ത്തിം കുര്യാല്‍ 
ഫണിഗജന്റരകപ്രോജുതിരാശയ 
ഗണകൈര്‍വ്വര്‍ജ്‌ ജിതശറ്രകാന്യര്‍ക്‌ഷേ 
ജലമതു പറയുടെ മാനം കോംഷിന്‍ 
അലിവോടതു ഞാന്‍ പറയാമെങ്കില്‍. 
എവീടും ശതയോജന നീളം 
പറയുടെ മാനമിതെല്ലാരും പറ- 
യുന്നു ദേവന്‌മാമളവേ പറ 
മൂന്നതു കൊണ്ടുള്ളൊരു കാലം പറം 
യേണ്ടാ പോലന്നങ്ങു സമ്യദ്‌ധി. 
ജലമൊരു പറയുണ്ടാകും കാലം 
പലരും കൃഷിചെയ്താലും ലാഭം. 
പറ നാലുള്ള്ളൊരുകാലം ജൂലമ. 
അറിയുന്നു ഭൂവി ദാരിദ്്യങ്ങാം. 
തള്ളലു വെള്ളംകൊണ്ടു വിരൂഷിനു 
വെള്ളം പറ രണ്ടുള്ളൊരു കാലം 
വെള്ളം പറനാലങ്ങതിലേറുക- 
യില്ലന്നത്രേ മുനിമതമോര്‍ക്കില്‍. 
ശനിവാരേ വിഷുസം(കമമാകില്‍ 
തനിയേ പറയൊന്നക്കാലം പോല്‍. 
രവികുജവാദര വിഷുസം(രകാന്തത 
ഭുവി പറ രണ്ടക്കാലത്താകും. 
ശശിബുധവാരേ വിഷുവല്‍ സൂര്യേ 
ദിശി മൂുന്നത്രേ പറയക്കാലം 

ഗുരു ഭൃഗുവാരേ വിഷുസം (കമണേ 
പറ നാലുണ്ടാമക്കാലം പോല്‍ 
വാരൂണമണ്‌ഡലമാകിയ കാലം 
നേരേ കൃഷി ചെയ്തിട്ടു പിഴയ്‌ക്കും. 
മണ”"ഡലമതു മാഹ്റേന്ദമമതായാല്‍ 
ദണ്‌ഡം ദാരിദ്ര്യേണ നശിക്കും. 
വിജ്ജുവര്‍മാനസമൊന്നുമടങ്ങും 


കേരളപഠനങ്ങള്‍ ] 





740 


750 


760 


770 


780 


129 


ര 


130 


മണ്‌ഡലമഗ്‌നിയതാകും കാലം. 
പായുന്നു ജലമോരോ ദിശി ദിശി 
വായോര്‍മ്മണ്‌ഡലമാകിയ കാലം. 
നാലല്ലോ ദൂവി മണ്‌ഡലമായത്‌ 

കാലേ വിഷദുവല്‍ (്രമനക്‌ഷട്ര്ത. 
ശേഷം കാലേ വര്‍ഷമതറിവാന്‍ 790 
വീശും കാററതു സൂക്‌ഷിച്ചാലും 
കാററതുവീശും കാലത്തിന്‍െറ 
ഏഴാമ്മാസേ വര്‍ഷിക്കുന്നു. 
ഞാററിലതന്നുടെ നക്‌ഷര്‍്രേ മഴ. 
യുണ്ടാം തൂലാമാസത്തോടെ 
എണ്ണിയയേഴാം മാസേ വര്‍ഷമ- 
തേററവുമുണ്ടാം ഞാററിലചി(്ത 

വായു അടിച്ചാലശ്വതിഞാററില 
വര്‍ഷിക്കുന്നു തുലാമാസംമുതല്‍. 
മകരത്തോളം വീശും കാററിനു 800 
ഗര്‍ഭമതുണ്ടാകും മേടം മുതല്‍. 
കര്‍ക്കിടകമാസത്തോടും (പ്രസവം 
മേഘത്തിന്നു തികഞ്ഞാല്‍ ഗര്‍ഭം 
വായുവീശും നാഠം ശേഷം മഴയും 

കുംഭം മമുപതുനാളിലകത്തൂു 

വീശും നാളതു സൂക്ഷിച്ചാലും 
ചി്രയവിട്ടം പത്തതു നാളില്‍ 

ശേഷം മാസം നാലതില്‍ മഴയും 
കാലവുമിങ്ങനെ നോക്കിയറിഞ്ഞ- 
ക്രാലേ കൃഷിവലര്‍ വിത്തിട്ടാലും. 3൨0 
നില്‍ക്കട്ടേയിതു കുന്നിനെ വഴിയേ 
വില്‍ക്കേണ്ട വക നോക്കിക്കൊള്ളുക. 
മടവാലുള്ളൊരു കുന്നിനെയാമും 
മടികൂടാതേ കൊള്ളരുതോര്‍ത്താല്‍ 
തണ്ടെല്ലങ്ങു വളഞ്ഞൊരു മൂരിയെ 
വേണ്ടാപോല്‍ കൃഷികര്‍മ്മണി പാരം. 
മുതുകു നിമര്‍ന്നു സമത്തില്‍ഷൊങ്ങി- 
ഷതുമ പെരുക്കില്‍ക്കൊള്ളാമോര്‍ത്താല്‍. 
കൊമ്പില്‍ക്കനമങ്ങേറിയ കന്നിനു 
വമ്പുപെമുക്കിലുമുണ്ടാം കുററം 820 
നീണ്ട കുളമ്പങ്ങുള്ളൊരു കന്നിനെ 
വേണ്ടാകൃഷി കര്‍മ്മണി പോലൊട്ടും. 
കൊടിയാട്ടുള്ളൊരു കന്നിനെയാരും 
വടിവൊടേ കൊണ്ടീടുക വേണ്ട. 
കടൂററിയതായോരെല്ലു വയററില്‍ 

കുററം പാരമതുണ്ടെന്നറിക 
ആനക്കാരിയതാകിയ മൂരിയെ 
മാനിച്ചിട്ടിഹ കൊള്ളരുതാരും. 
നീരൊഴവന്‌മാമാകിയ കന്നിനു 


കേരളപഥനങ്ങള്‍ ॥ 


പ്രാരം നേരില്ലാ കൃഷികര്‍മ്മണി, 
മോഴയതാകിയ മൂരിയെ വേറി- 
ട്ടുഴുവതിനായുദ്സേററം നില്‍ക്കും. 
കരുനരയെന്നൊരു കുററം കാണും 
നരവീരന്‌മാരെന്നതു ചൊല്ലും. 
ഭവതിജ്വരമെന്നുരചെയ്യുന്നു. 

ധവളം പുണ്ടോരുമുവു ധരിക്ക. 
നീരററീടിനൊരുരുവിനെ വേണം 
പാരതിലുഴുവാന്‍ കണ്ടീടേണം. 
പല്ലിഹ വെങ്കന്നിര നോക്കീടുക 
പല്ലില്‍ത്തരവഴി നോക്കീടേണം. 
പല്ലിനു കേടങ്ങുള്ളൊരു കന്നിനു 
ചൊല്ലീടുന്നു ദൂഷണബഹുലം. 
പുള്ളിയതുള്ളൊരു കന്നിനെ വേണം 
തുള്ളിച്ചാടിക്കൊള്ളുക നിയതം. 
തുമ്പലുമേക്കമുരമ്പലുടമററം 
തയ്യില്‍ഷൊരുതിട്ടേരു മുടക്കും. 
മൂക്കിലടഷങ്ങുള്ളൊരു കന്നിനു 
ചാക്കിനെളുഷം പണി നന്നാവാന്‍. 
പല്ലൊത്തുള്ളൊരു കന്നിനു നിയതം 
ചൊല്ലുന്നു വിലയല“പമിളഷം. 
വെന്തലയുള്ളൊരു കന്നിനെയാരും 
ചന്തമൊടേ പല്ലതു നോക്കേണ്ട. 
മുഴുവന്‍ പാണ്ടങ്ങുള്ൊരു മൂരിയെ 
വഴിയേ നന്നായുഴുവാനാകാ. 
കൊമ്പില്‍ക്കനമില്ലാതൊരു കന്നിനെ 
വമ്പുണ്ടെങ്കിലുമതിനെക്കൊഠംക, 
ശൂരഷട്ടികാം പോലെയതറുള്ളൊരു 
മൂരികാം നന്നായീടുകയില്ല. 
കൊമ്പങ്ങുള്ളില്‍ വളഞ്ഞൊരു കന്നിനു 
പിമ്പുപെരുത്താല്‍ നന്നു പണിക്കു”. 
വലിയ കിഴക്കന്‍ കാളയ്‌ക്കുങ്ങൊരു 
കളവു പണിക്കതു കാണ്‌മാനില്ല. 
നേരു പെരുത്തോമെരുതുകള്ളെത 
നേരേ പണിയിക്കേണമതെങ്കില്‍ 
ളിയതാകിയ കാളയെ നിത്യം 
ഷണി ചെയ്യിഷിക്കേണം. 
കാളയ്‌ക്കിരിപതുനാലുവയയസ്സും 
മേളിച്ചു പറയുന്നിതു ശാസ്‌ത്രം. 
മഹിഷങ്ങാംക്കും ചതൂര്‍വിംശതിയെം 





- ന്നിഹ ചൊല്ലുന്നു വയമ്തും നൂനം. 


കൂളിഷയ്‌ക്കുാം പെറുന്നൊരു മൂരികാം 
കൂളന്‌മാരെന്നുരചെയ്യുന്നിതു. 
കൂളന്‌മാര്‍ക്കങ്ങിരിപതിലകേ 

കാലം പരമായുസ്സു പറഞ്ഞു. 


കേരളപഠനങ്ങള്‍ 1 





830 


80 


850 


860 


870 


131 





132 


വന്‌ധ്യാമഹിഷികളേറയിരിക്കും 
സന്തത്യനുഭവമില്ലാഞ്ഞാലും. 
ചുമലര്‍്രേ മഹിഷത്തിനു കാര്യം 
നിമിഷം പല്ലിനു കേടുണ്ടാകും. 
കകുദം കന്നിനതേറിയിരുന്നാ- 

ലകമേ ബലമങ്ങുണ്ടാമേററം. 
തൊലിനേര്‍ഷുള്ളൊരു കന്നിനു മേലേ 
ബലയറും രോമമടങ്ങിയിരിക്കും. 
രമോമവുമെല്ലുകളൊക്കെയെറിച്ചാ- 
ലാമിഷമല്‌പം കന്നുമീളഷം. 
പിമ്പു വെളുത്തുപരന്നൊരു കുന്നി- 
ന്നമ്പൊടുൂ ദീര്‍ഘായുമ്സെന്നറിക. 
വാല്‍ക്കൊടമേറിയ കുന്നിനു നിയതം 
നില്‍ക്കരുതാതേ വ്യാധിയുമുണ്ടാം 
ശ്യാമളനിറമാം ചാണകമിട്ടാ- 
ലാമയമില്ലുതിനൊട്ടും പാര്‍ത്താല്‍. 
കണ്ടു പഴുത്തീടുന്നൊരു കന്നിനു 
ദണ്‌ഡം പാരമതുണ്ടാമറിക. 
നിമിഷം തിന്നു നിറയ്‌ക്കും കന്നിനെ 
സമയം കൊള്ളാനെന്നറിയേണം. 
പ്രള്ളക്കണ്ണി ചെരുത്തൊരു കന്നിനു 
കള്ളത്തീനുണ്ടെന്നതു നിയതം 
പാലൊടയങ്ങു കഴിഞ്ഞൊരു കന്നിം 
ന്നോളം പൊരുതുണ്ടാക യറുമില്ല. 
മുത്തീട്ടൊടവു കഴിഞ്ഞൊരു കന്നി- 
ന്നെത്തീടുന്നു വാട്ടമനേകം. 
കയറിട്ടിട്ടിഹ കെട്ടിയ കുന്നിനു 
വേറേ വേണ്ട പരിഷതിനൊന്നും. 
ഗോമയനാററമതേററു കിടന്നാ- 
ലാമയമേററം കന്നിനു കോംഷിന്‍. 
ചാണകമങ്ങു കരിങ്കന്നിന്നുടെ 
(്ലാണം മൃത്യുദമിഹ കന്നിന്നു. 
പല്ലു തടുഷങ്ങുള്ളൊരു കുന്നിനു 
പുല്ലിഹ തിന്നാല്‍ പററുകയില്ല. 
പല്ലിന്നരവുണ്ടാകിലുമിവിടെ- 
ക്കൊള്ളാമെന്നുണ്ടൊരദു മതമോര്‍ത്താല്‍, 
പോത്തും കാളയുമൊരു നൊകമിട്ടാ- 
ലെത്തീടാ കൃഷി മുഴുവന്‍ നൂനം. 
വിട്ടിഹ കന്നിനെ രാത്രിയിലാരും 
പൂട്ടമുതെന്നു ധരിച്ചീടേണം. 
നിര്രയതേറിഷകലിഹ തൂക്കി 
ഭ്രദമതായിത്തീനുമതില്ല. 

പോത്തു കറുത്തുരു നീണ്ടു തടിച്ചാ- 
ലൂത്തമമെന്നു പറഞ്ഞീടുന്നു. 
കൊമ്പതുരുങ്ങു കുറഞ്ഞു കറുത്താ- 


880 


890 


900 


910 


ലിമ്പമൊടേ പോത്തതിനെക്കൊള്ളാം. 920 
കൊമ്പുവരഞ്ഞു തടിച്ചു പരന്നാ. 

ലമ്പുവെളുഷദുള്ളൊരു പോത്താകാ. 

ഗോക്കളെ രക്‌ഷിച്ചീടുക വേണ്ടതു, 

ലക്‌ഷണമിങ്ങനെ കന്നിനുമുക്‌ത്വാ 

ദക്‌ഷന്‌മാരിതു കേട്ടു ധരിഷിന്‍. 

കൃഷികര്‍മ്മണി നാം ലൊന്നതുു കേട്ടു 

കൃഷിചെയ്‌ വിന്‍ പിഴയാതെകണ്ടു. 

സുഖമേ ചെന്നിനി നിങ്ങളിരിഷിന്‍ 

അഖിലന്‌മാരും നിജഗേഹേഷു. 
ഭാര്‍ഗ”ഗവരാമനിതരുളിച്ചെയ്‌തു 930 
ദര്‍ഗ”ഗഗിരീന്ദ്രേ ചെന്നു വസിച്ചു. 

ഗര്‍ഗ്‌ഗാദികളിതു കേട്ടു രസിച്ചാ 

ഭാര്‍ഗ”ഗവമേവ സ്‌തൂത്വാപ്യഗമന്‍. 

ഭൃഗുകൂലമാലേരാജു്‌ഞാം മനസാ 

നഗവദ്‌ധ്യത്വാ ഭൂസുരസംഘം 

നിജനിജുദവനേ പോയിട്ടങ്ങു 

നിജഗതിമാര്രം സ്‌മാരം സ്‌മാരം 

ജു"ഞാനേനൈവ വരുന്നിതു ഗതിയെ- 

ന്നാനന്ദേന വസിച്ചാരവരും. 

സര്‍വരുമങ്ങിതു കേട്ടു രസിച്ചു 940 
നിര്‍വൈരന്‌മാരായി വസിച്ചു. 


ഇതി ഭാര്‍ഗ്‌ഗവീയചരിതേ 
കൃഷിഗീതാ 
ചതൂര്‍ത്‌ഥപാദം സമാപ്‌തം. 


ക്രേളപഥനങ്ങള്‍ 1 133 








ടി 


112 2031൩,18ജതജ ഠ൬൭ ന്ത ൬നഅദ 


കവിതാരഗന“ഥങ്ങള്‍ 
1. മൃഗശിക്ഷകന്‍ വിജയലകഷ്‌മി 
2. ഭൂമിയുടെ നട്ടെല്ല* ഡി. വിനയച്ര്ന്‍ 


3. ഭൂമിയേയും മരണത്തേയും കുറിച്ച മേതില്‍ രാധാകൃഷ്‌ണന്‍ 


4. നൊസ്‌ററാള്‍ജിയ ഷെല്‍വി 


09 ല്യജലഠഠലുട 
25, ലേ 82, 5.22. 5027 
1ധമദ1യഥ൦. ദച്വ-673 001 





134 കേരളപഥനങ്ങള്‍ | 


വിശകലനം 





ക്രേളപഠനങ്ങള്‍ | 


കേരള ഇക്കണോമിക്‌ 
റെവ്യു 1992 


കെ, മുരകീധരയ 


സംസ്‌ഥാന ആസദ്രതണ ബോര്‍ഡ്‌ തയ്യാ 
റാക്കുന്ന സാമ്പത്തിക റെവ്യു നിയമസഭ 
യിലെ ബജററ്‌ അവതരണത്തിനു മറന്നോ 
ടിയാണ്‌. കഴിഞ്ഞുപോയ സാമ്പത്തികവര്‍ഷ 
ത്തിലെ നേട്ടങ്ങളേയും കോട്ടങ്ങളേയും 
വിലയിരുത്തുകയും സ്‌ഥിതിവിവരക്കണക്കറു 
കളുടെ സഹായത്തോടെ വികസനദിശ സൂചി 
ഷിക്കുകയുമാണ്‌ റെവ്യുവിന്‍െറ ധര്‍മ്മം. 
റെവ്യുവിന്‍െറ ഒന്നാം അദ്ധ്യായം സംസ്‌ഥാ 
നത്തെ സാമ്പത്തികരംഗത്തെക്കറുററിച്ചറുള്ള 
പൊതറുനിരീക്‌ഷണങ്ങാം അവതര ഷി 
ക്കുന്നു. ബാക്കി ഒമ്പത്‌ അദ്‌ ധ്യായങ്ങാം 
വരുമാനവും തൊഴിലും; വിലനിലവാരം, 
ജീവിതച്ചെലവ്‌, കൂലി; കൃഷി; ജൂലസേച 
നവും വൈദ്യുതിയും; വ്യവസായം; ഗതാഗത 
വും വിനിമയവും, വിദേശവ്യാപാരം; സാമൂ 
ഹ്യക്‌ഷേമം; ദുര്‍ബ്ബലവിഭാഗങ്ങാംക്കറുള്ള 
(പ്രത്യേക പദ്‌ധതികാം; ധനകാര്യസ്‌ഥാപന 
ങ്ങളുടെ പ്രവര്‍ത്തനം എന്നീ വിഷയങ്ങളുടെ 
മേഖലകളുടെ വിവമണമാണ്‌. റെവ്യുവിന്‍െറ 
പകുതിയോളം പേജുകാം സ്ഥിതിവിവര 
ക്കണക്കുകളുടെ അനദുബന”ധമാണ്‌. 


ബജററ്‌ പ്രത്യേകം (പസിദ്‌ധീകരിക്കു 
നതുകൊണ്ടാവാം റെവ്യുവില്‍ സംസ്‌ഥാന 
ധനവ്യയത്തിന്‍െറ (പപശ്‌നങ്ങാം ഒഴിവാക്കി 
യിരിക്കുന്നത്‌. പക്‌ഷേ ഈ കുറവ്‌റെവ്യു 
നടത്തുന്ന വിലയിരുത്തലുകളെ സൂക്‌ഷ്‌മ 
മായി പരിശോധിക്കാന്‍ തടസ്സമാകുന്നു. 
റെവ്യു സ്വീകരിച്ചിരിക്കുന്ന സാമ്പത്തിക 
ശാസ്‌ര്ര സങ്കല്‌പനങ്ങാംക്കും പരിമിതിക 
ളൂണ്ട്‌. വരുമാന വിതരണരീതിയെക്കുറി 
ച്ചുള്ള സൂചനയുടെ അഭാവത്തില്‍ ആളോഹരി 
വരുമാനം അയഥാര്‍ത്‌ഥമായ ശരാശരിയാകു 
ന്നു എന്നതുപോലെ. 


1991-92 വര്‍ഷത്തില്‍ മൊത്തം സംസ്‌ഥാന 
വരുമാനം 13,543 കോടി മൂപയായിരുന്നു. 


135 


അതിനു തലേവര്‍ഷത്തെ അപേക്‌ഷിച്ച്‌ 12.3 ശതമാനത്തിന്‍െറ വര്‍ദ്ധനവ്‌. 
1992-93 വര്‍ഷത്തില്‍ സംസ്‌ഥാന വരുമാനത്തില്‍ 6.61 ശതമാനം വളര്‍ച്ചഭയ റെവ്യു 
പ്രതീക്‌ഷിക്കുന്നുള്ളു. അതായത്‌ സാമ്പത്തികവളര്‍ച്ച മന്ദിദവിക്കുമെന്നര്‍ത”ഥം. 
സംസ്‌ഥാനവരുമാനത്തിന്‍െറ ഏററവും വലിയ പങ്ക്‌ സേവനമേഖലയില്‍ നിന്നാണ്‌--- 
39.71 ശതമാനം. കാര്‍ഷിക മേഖലയുടെ പങ്ക്‌ 33.32 ശതമാനവും വ്യാവസായിക 
മേഖലയുടേത്‌ 26.97 ശതമാനവുമാണ്‌. 


സംസ്‌ഥാനത്തെ ആളോഹരിവരുമാനം മൊത്തം ഇന്ത്യയെ അപേക്ഷിച്ച്‌ 
കുറവാണ്‌; യഥാ്രകമം 1,890 രൂപയും 2,174 രൂപയും. താരതമ്യേന കൂടുതല്‍ 
വ്യവസായ-വാണിജ്യ വികസനം കൈവരിച്ചിട്ടുള്ള എറണാകുളം ജില്ലയാണ്‌ ആളോ 
ഹര വരുമാനത്തില്‍ ഒന്നാം സ്‌ഥാനത്ത്‌ (2,868രൂപ). ഇടുക്കി, വയനാടു ജില്ലകഠം 
യഥാക്രമം രണ്ടും മൂന്നും സ്‌ഥാനത്ത്‌ നില്‌ക്കുന്നു. തൊട്ടുതാഴെയായി കോട്ടയം 
പത്തനംതിട്ട എന്നീ രണ്ടുജില്ലകളും. തോട്ടവിളമേഖലയില്‍നിന്നുള്ള വരുമാന 
മാണ്‌ മേല്‌പറഞ്ഞ ജില്ലകളിലെ താരതമ്യേന ഉയര്‍ന്ന ആളോഹരിവരുമാനത്തിന്‌ 
അടിസ"ഥാനമെന്ന്‌ അനുമാനിക്കാം. വയനാട്‌ ഒഴികെയുള്ള മലബാര്‍ ജില്ലകളിലെ 
ആളോഹരി വരുമാനം സംസ്‌ഥാനശരാശരിയേക്കാഠം വളരെ താഴെയാണ്‌. ആളോ 
ഹരീ വരുമാനത്തില്‍ ഏററവും പിറകില്‍ നില്‌ക്കുന്നത്‌” മലഷുറം ജില്ലയാണ്‌ 
(൨.068രൂപ). ശേഷം ഇന്ത്യയെ അപേക്‌ഷിച്ച്‌ കേരളത്തിലെ ആളോഹരിവരുമാനം 
കുറവാണെന്നും സംസ്‌ഥാനത്തിനുള്ളില്‍ത്തന്നെ വിവിധ ജില്ലകാം തമ്മില്‍ ഇക്കാര്യ 
ത്തില്‍ അന്തരമൂണ്ടെന്നും മേല്‍ക്കണക്കുകാം വ്യക്‌തമാക്കുന്നുണ്ട്‌. റെവ്യു സാമ്പ 
ത്തികവര്‍ഷത്തില്‍ ഏററവും ഉയര്‍ന്ന ആളോഹരിവരുമാനവളര്‍ച്ചാനിരക്ക്‌ എറണാകുള 
ത്തിനും (7.93 ശതമാനം) ഏററവും കുറഞ്ഞവളര്‍ച്ചാ നിരക്ക്‌ മലഷുറത്തിനും 
(4.68 ശതമാനം) ആയിരുന്നുവെന്നത്‌ സംസ്ഥാനത്തിലെ പ്രാദേശിക അസമാന 
തകാം പുനരുല”പാദിഷിക്കഷെടുന്നു എന്നു സൂചന തരുന്നു. 


തൊഴില്‍, കൂലി, ജീവിതനിലവാരം 


സംസ്‌ഥാനത്തെ സംഘടിതമേഖല (ഠ1റുദവ്ടദഠി 580107) യിലെ മൊത്തം തൊഴില്‍ 
ശക്‌തി 11.81 ലക"ഷം വരും. ഇതില്‍ 6,53 ലക്ഷം പേര്‍ പൊതുമേഖലയിലാണ്‌”. 
റെജിിസ്റ്റേഡ്‌ ഫാക്‌ടറിമേഖല (പൊതു ഉടമയിലോ സ്വകാര്യമേഖലയിലോ) യില്‍ 
3.68 ലക്‌ഷം തൊഴിലാളികളുണ്ട്‌. എന്നാല്‍ വര്‍ഷം മുഴുവന്‍ പണിനല്‌കാന്‍ കഴി 
യാത്ത കശുവണ്ടി മേഖലയിലാണ്‌ ഇവരില്‍ ഒരു ലക്‌ഷത്തിലേറെഷേര്‍ ജോലിചെ 
യ്യുന്നുവെന്നത്‌ ഓര്‍മ്മിക്കേണ്ടതുണ്ട്‌. സംഘടിതമേഖലയിലെ മൊത്തം ൭തെൌാഴില്‍ 
ശക്‌തിയെക്കുറിച്ചുള്ള സര്‍ക്കാര്‍ കണക്ക്‌ അതിശയോക്‌തിപരമാണെന്ന്‌ അര്‍ത്ഥം. 
തന്നെയുമല്ല റെജിസ്റ്റേഡ്‌ ഫാക്‌ടറിമേഖലയിലെ തൊഴിലാളികളുടെ എണ്ണത്തില്‍ 
1991-ല്‍ ഒന്നരലക്‌ഷത്തിലധികം കുറവുണ്ടായിട്ടുണ്ട്‌ എന്നത്‌ ഗാരവപൂര്‍വ്വമായ 
ശ്രദ്ധ അര്‍ഹിക്കുന്നു. 


1992 അവസാനമായഷോഴേയ്‌ക്കും ഡംസ്‌ഥാനത്തിലെ തൊഴില്‍രഹിതരുടെ സംഖ്യ 
(എംപ്ലോയ്‌മെന്‍റ്‌ എക്‌സ്‌ചേഞ്ചില്‍ രജിസ്റ്റര്‍ ചെയ്‌തിട്ടുള്ളവര്‍ മാര്തഭമ ഇതില്‍ 
പെടുന്നുള്ളൂ) 40 ലക്ഷമായി വര്‍ദ്ധിച്ചു. അതായത്‌ 1981 ലെ തൊഴില്‍ രഹിത 
കൂടെ സംഖ്യയുടെ ഇരമട്ടീയിലേറെയായി. 1981 ല്‍ തൊഴില്‍രഹിതരില്‍ 48.5 ശതമാനം 
പേര്‍ എസ്‌. എസ്‌. എല്‍. സിയോ അതിലുപരിയോ വിദ്യാഭ്യാസയോഗ്യത ഉള്ളവരാ 
യിരുന്നു. 1991 ആയഷോഴേയ്‌ക്കും അവരുടെ ശതമാനം 63.8 ആയി ഉയര്‍ന്നു. 
മെഡിക്കല്‍, എന്‍ജിനിയറിങ്ങ്‌, മററു സാങ്കേതിക വിദ്യാഭ്യാസം എന്നിവയില്‍ 


136 കേരളപഥനങ്ങള്‍ | 


യോഗ്യതയുള്ള തൊഴില്‍രഹിതരറുടെ എണ്ണം 1.19 ലക്‌ഷമാണ്‌. 1980-ല്‍ ഇത്‌ 38,000 
ത്തിനടുത്തായിരുന്നു. മൊത്തം 40ലക്‌ഷം തൊഴില്‍രഹിതരില്‍ കേവലം 2.63ലക്‌ഷം 
പേര്‍ക്കാണ്‌ തൊഴിലില്ലായ്‌മാവേതനം കിട്ടുന്നത്‌ (അനദുബന്‌ധം 2.8). 1992-93 
വര്‍ഷത്തിന്‍െറ ആദ്യപകുതിയില്‍ വെറും 8,700 പേര്‍ക്ക്‌ തൊഴില്‍ നല്‌കാന്‍ 
മാത്രമേ എംപ്പോയ്‌മെന്‍റ്‌ എക്‌സ്‌ചെഞ്ചറുകാംക്ക്‌* കഴിഞ്ഞിട്ടു ള്ളൂവെന്നതും 
(പു. 11-12) തൊഴിലില്ലായ്‌മയുടെ രൂക്‌ഷതരയേറിവരുന്നുവെന്നതിലേയ"ക്ക്‌" വിരല്‍ 
ചൂണ്ടുന്നു. 


കൂലിനിരമക്കുകളെക്കുറിച്ച്‌ റെവ്യു തീര്‍ത്തും ശുഷ്‌ക്കമായവിവരമേ തരുന്നുള്ളൂ. 
കാര്‍ഷികമേഖലയിലേയും .കെട്ടിടനിര്‍മ്മാണമേഖലയിലേയും തൊഴിലാളികളുടെ 
കൂലിനിരക്കൂകാം നാലു പട്ടികുകളിലായി കൊടുത്തിട്ടുണ്ട്‌ (പു. 19, അതില്‍ 
പട്ടിക 3.9 കാര്‍ഷികമേഖലയിലെ വിദഗ്‌ദ്ധ തൊഴിലാളികളുടെ വേതനനിരക്കാ 
ണെന്നദു തലക്കെട്ടുപറയൂന്നദു, എന്നാല്‍ കോളംതലക്കെട്ട കൊടുൂത്തിരിക്കുന്നത്‌ 
മരഷണിക്കാരഭന്‍റയും കല്‌പണിക്കാരദന്‍റയും വേതനമെന്നാണ്‌, ആണ്‍-പെണ്‍ 
കൂലിനിരക്കുകളായിരിക്കണമിത്‌). കാര്‍ഷികമേഖലയില്‍ ആണ്‍-പെണ്‍തൊഴിലാള?ി 
കളുടെ (“അവിദഗ്‌ദ്‌ധ' തൊഴിലാളികഠം) കൂലിയിലുള്ള അന്തരം വര്‍ദ്ധിച്ചു 
വരുന്നതായി കാണാം. 1990-92ല്‍ ആണ്‍ തൊഴിലാളിയുടെ കൂലി 1981-82 നെ 
അപേക്‌ഷിച്ച്‌ 3.2 മടങ്ങ്‌ വര്‍ദ്‌ധിച്ചപോഠം പെണ്‍ തൊഴിലാളിയുടേത്‌ 2.9മടങ്ങേ 
വര്‍ദ്‌ധിച്ചുള്ളൂ. ഈ പട്ടികകളൊന്നുംതന്നെ യഥാര്‍ത്‌ഥകൂലിനിരക്ക്‌ (വിലവര്‍ദ്‌ധ 
നവ്‌ കണക്കിലെടുത്തുകൊണ്ടുള്ളത്‌- ടി 14/ഒറുടട) നല്‌കുന്നില്ലെന്നതിനാല്‍ കൂലി 
നിരക്കുകളിലെ പ്രവണതകളെക്കുറിച്ച്‌ (ദഘ്ട)  കൃത്യമായധാരണ നല്‌കാന്‍ 
റെവ്യു ഉപകരിക്കുന്നില്ല 


കര്‍ഷകരുടെ സാമ്പത്തിക-ജീവിത നിലവാരത്തിലേയ്‌ക്കു വെളിച്ചംതരുന്ന ചില 
കണക്കുകാം റെവ്യുവിലൂണ്ട്‌. കര്‍ഷകര്‍ക്ക്‌ ഉല്‌പന്നങ്ങാക്കൂലഭിച്ച വിലയും 
കൃഷിസാമ്രഗികാംക്കുംമററുമായി കൊടുളടക്കണ്ടിവന്ന വിലയും താരതമ്യം ചെയ്യുന്ന 
സൂചിക (ദ്ല്ല/ !൨൧90) 1987നുശേഷം താഴുന്നതായി - അതായത്‌ അനുപാതം 
കര്‍ഷകര്‍ക്കു (പതികൂലമാകുന്നതായി - കാണാം. കശാവണ്ടി, നെല്ല്‌. അടയ്‌ക്ക, തേങ്ങ 
തുടങ്ങിയ ഉല്‌പന്നങ്ങളുടെ വിലയില്‍ വര്‍ദ്‌ധനവുണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യ 
സൂചിക 1991-92ല്‍ താഴുകയുണ്ടായി. രാസവളം തുടങ്ങിയ കാര്‍ഷിക സാമ്രഗികളുടെ 
വിലവര്‍ദ്‌ധനവും (250 ശതമാനഭത്തോളം) കുരുമുളക്‌, ഇഞ്ചി, റബ്ബര്‍ തുടങ്ങിയ ചില 
പ്രധാനവിളകളുടെ വിലയിടിവുമാകണം ഇതിനുകാരണം. കുരുമുളകിന്‍െറ വിച 
1991-92ല്‍ 20 ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട്‌ (പൂ. 15). കുരുമുളകിന്‍െറ ഉല്‌പാദന 
ക്‌ഷമത (ഒരു ഹെക്‌ടറിന്‌ ഇ്രത കിലോദ്രഗാം വിള എന്ന തോത്‌) യിലും കാര്യമായ 
കറുറവുണ്ടായിട്ടുണ്ട്‌ (പു, 23), തേങ്ങ, ഏലക്കാ, കശുവണ്ടി എന്നീ വിളകളുടെ 
ഉല്‌പാദനക്‌ഷമതയിലറും 1991-92ല്‍ കുറവ" അനുഭവച്ചെട്ടു (പട്ടിക 4.8). 


സംസ്‌ഥാനത്തിലെ ഉപദോക്‌ത്യവിലസൂചിക കാണിക്കുന്നത്‌ 1991നെ 
അപേക്‌ഷിച്ച്‌ 1992ല്‍ വിലയില്‍ 10.87 ശതമാനം വര്‍ദ്ധനവുണ്ടായി എന്നാണ്‌. 
15 ക്രേന്ദങ്ങളിലെ വിലസുചിക റെവ്യു നല്‌കുന്നു. മലഷുറമാണ്‌ ഏററവും 
ഉയര്‍ന്ന വിലസദുചിക വെളിഷെടുത്തുന്നത്‌. ഏററവും കുറവ്‌ എറണാകുളവും. 
എന്നാല്‍ പോയവര്‍ഷത്തില്‍ വിലസൂചിക എററവുംകൂടുതല്‍ വര്‍ദ്‌ധിച്ചത്‌ 
എറണാകുളത്താണ്‌. 


വ്യവസായമേഖല 


വ്യവസായരംഗത്ത്‌ "(ശദ്‌ധേയമായ പുരോഗതി” കൈവരിക്കാന്‍ കഴിഞ്ഞുവെന്നറു 
റെവ്യു അവകാശച്പെടുന്നു. 10,000 ചെറുകിടവ്യവസായശാലകാം തുടങ്ങാനായി 


കേരളപഥനങ്ങള്‍ | 137 


ലക്‌ഷ്യംവെച്ചു; എന്നാല്‍ 10, 918 വ്യവസായശാല ചം സ്‌ഥാപിതമായി. സ്‌ര്രീക 
ളേയും അധഃസ്‌ഥിതവിഭാഗങ്ങളളയും ഉദ്ദേശിച്ചുള്ള വ്യവസായവികസനപരിപാടി 
കളും ലക്‌ഷ്യം കൈവരിച്ചതായി റെവ്യു പറയുന്നു. പുതുതായി രൂപംകൊണ്ട 
ചെറുകിടവ്യവസായശാലകളില്‍ 780 എണ്ണും സ്‌ധ്രീകളുടേയും 339 എണ്ണം പട്ടിക 
ജാതി__വര്‍ഗ”ഗത്തില്‍ പെടുന്നവരുടേയും മുന്‍കൈയിലായിമുന്നു. പുതുതായി 
52,797 പേര്‍ക്ക്‌ ചെറുകിടവ്യവസായങ്ങളില്‍ തൊഴില്‍ ലഭിച്ചു (പു.60). 


1991 അവസാനമായഷോഴേയ്‌ക്കും സംസ്‌ഥാനത്ത്‌ 13,457 റെജിസ്‌റേറഡ്‌ ഫാക്‌ട 
റികളുണ്ടായിരുന്നു. അതിനു തലേവര്‍ഷത്തെ അപേക്‌ഷിച്ച്‌ 644 എണ്ണം കൂടുതല്‍. 
എന്നാല്‍ മൊത്തം തൊഴിലാളികളുടെ എണ്ണും 5.2 ലക്‌ഷത്തില്‍നിന്ന്‌ 3,68 ലക്ഷമായി 
കറുറയുകയാണുണ്ടായത്‌ (പു. 53). കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്‌ വ്യവസായ 
ത്തൊഴിലാളികളുടെ എണ്ണത്തില്‍ കുത്തനെ കുറവുണ്ടായിരിക്കുുന്നത്‌ എന്നതില്‍ 
നിന്നും കശദുവണ്ടിവ്യവസായത്തിലെ പ്രതിസന്‌ധിയാണ്‌ ഇതിനു (പധാനകാരണ 
മെന്ന്‌ അനുമാനിക്കാം. 


കേമളസര്‍ക്കാര്‍ഉടമസ്‌ഥതയിലുള്ള വ്യവസായസ്‌ഥാപനരഠം 1991-92 വര്‍ഷ 
ത്തില്‍ മൊത്തം 1,776.03 ലക"ഷം രൂപയുടെ നഷ്‌ടംവമരുത്തി. എന്നാല്‍ സംസ്‌ഥാന 
ത്തിലെ ക്രേന്ദസര്‍ക്കാര്‍ വ്യവസായസ്‌ഥാപനങ്ങം മിക്കവയും നല്ല ലാഭം നേടുന്നുണ്ട്‌. 
റെവ്യൂവില്‍ 18 ക്രേന്ദസര്‍ക്കാര്‍ വ്യവസായസ്‌ഥാപനങ്ങളുടെ (പ്രവർത്തനഫലം കൊടു 
ത്തിട്ടുള്ളതില്‍ മൂന്നെണ്ണമൊഴികെ (കൊച്ചി കഷല്‍ശാലയും നാഷണല്‍ ടെക്‌സ്‌റൈറല്‍ 
കോര്‍ഷറേഷനുകീഴിലുള്ള രണ്ടു മില്ലുകളും) ലാദം നേടദുന്നവയാാണ * 
(അനുബന്ധം 6.11). 


ഇന്ത്യയും കേരളവും 


സാമുഹ്യക്‌ഷേമമേഖലകളില്‍ പലതിലും ശേഷംഇന്ത്യയെക്കാഠം മെച്ചമാണെ 
ങ്കിലും സാമ്പത്തികവികസനത്തിന്‍െറ കാര്യത്തില്‍ കേരളം പുറകിലാണ്‌. 
സംസ്‌ഥാന ആളോഹരിവരുമാനം അഖിലേന്ത്യാ ആളോഹരിവരുമാനത്തിനു 
താഴെയാണെന്നു നേരത്തേ സൂചിഷിച്ചുവല്ലോ: 1991-92ല്‍ വരുമാനവളര്‍ച്ചാനിരക്ക്‌ 
അഖിലേന്ത്യാതലത്തില്‍ 14.3 ശതമാനമായിരുന്നു; കേരളത്തില്‍ 12.28ശതമാനവുട 
(പൂു.9). 


മൊത്തം ക്രേന്ദസ്‌ഥാപനങ്ങളുടെ മുതല്‍മുടക്കിന്‍െറ 1.43 ശതമാനം മാര്തമാണ്‌ 
കേരളത്തിനു ലഭിച്ചത്‌. മഹാരാഷ്‌ (ടയില്‍ ഇത്‌ 16.37 ശതമാനവും, ആന്റ, 
മദധ്യപ്രദേശ്‌ എന്നിവിടങ്ങളില്‍ 10ശതമാനംവീതവും ആണ്‌. പൊതുവേ ഏററവും, 
അവഗണിക്കഷെടുന്നുവെന്നു പറയഷെടുന്ന ബീഹാ൪ (8.24 ശതമാനം), ഒറീസ (5.32), 
അസം (4.21) എന്നീ സംസ്‌ഥാനങ്ങളേക്കാളും എതയോ താഴെയാണ്‌ കേരളം എന്നും 
റെവ്യൂ കണക്ക്‌ വെളിവാക്കുന്നു (അനുബന്‌ധം 6.8), മാതമല്ല അഖിലേന്ത്യാ വ്യവ 
സായവികസനബാങ്ക്‌ (1081), അഖിലേന്ത്യാ (ഖ്യവസായധനസഹായകോര്‍ഷഭറേഷന്‍ 
(00). യൂണിററ്‌ (ടസ്‌ററ്‌ ഒഫ്‌ ഇന്ത്യ ഡു തുടങ്ങിയ അഖിലേന്ത്യാ ധനകാര്യ 
സ്‌ഥാപനങ്ങളുടെ മൊത്തം സാമ്പത്തിക സഹായത്തിന്‍െറ 1.91 ശതതാനം മാത്രമാണ്‌ 
1990-91 വര്‍ഷത്തില്‍ കേരളത്തിനു ലഭ്യമായത്‌. കേരളത്തേക്കാഠം കൂടൂതല്‍ ഇക്കാര്യ 
ത്തില്‍ അവഗണിക്കഷചെട്ട രണ്ടു സംസ്‌ഥാനങ്ങള്‍ളേ ഉള്ളൂ- അസമും ബീഹാറും. അഖി 
ലേന്ത്യാ ധനകാര്യ സ“ഥാപനങ്ങാം ഇതുവരെ ലഭ്യമാക്കിയ മൊത്തം ധനസഹായം 
കണക്കാക്കൂമ്പോം കേരളം അസമിനേക്കാഠാം മാര്തം മെച്ചമാണ്‌ - അസം 0.99 ശതമാനം, 
കേരളം 2.75 ശതമാനം (അനുബന്ധം 11.2). 


1) ! 'കേരളപഠനങ്ങള്‍ ॥ 


കേരളത്തി ലെ മൊത്തം 
ഇതില്‍ 3,500 കോടി, 
സംസ്‌ഥാനത്ത്‌ 


ബാങ്ക്‌നിക്‌ഷേപം 10,000 കോടി രൂപയിലേറെ വരും. 
റൂപയോളം വിദേശമലയാളികളുടെ സമ്പാദ്യമാണ്‌. എന്നാല്‍ 
വിതരണംചെയ്‌ത ബാങ്ക്‌വായ”പ ഇവിടെനിന്നു സമാഹമിച്ച 
നിക്‌ഷേപങ്ങളുടെ പകുതിടയാളമേ ദും മാത്രമല്ല, വായ്‌പാ-നിക“ഷേപ അനു 
പാതം വര്‍ഷംതോറും കടുറയുന്നതായും കാണാം. തെക്കെ ഇന്ത്യയിലെ മററു 
സംസ്‌ഥാനങ്ങളിലെ വായ്‌പാ-നിക”ഷേപ അനുപാതം ശരാശരി 95 ശതമാനം 
വരുമെന്നതു (്രദ്‌ധേയമാണ്‌., ൭ 


(തുടരും) 


കേരളപഠഥനങ്ങള്‍ 1 3 


കടജാട്‌ 
1. എസ്‌, രാജുവിന്‍െറ പഠനം ആദ്യം പ്രസിദ"ധീകരിച്ചത്‌ സ്തറഡീസ്‌ ഇന്‍ ഹിസ്റ്ററി, 
ഏല 

പുസ്‌തകം 7, ലക്കം 1, 1991. 


മ. എം. എസ്‌. എസ്‌. പാണ്‌ഡ്യന്‍െറ പഠനം, അതേമാസിക, പുസ്‌തകം 8, ലക്കം കം 
1992. 


3, “പ്രളയവും വരാംച്ചയും' എന്ന പഠനത്തോടൊഷം കൊടുത്തിരിക്കുുന്ന ചിത്രങ്ങ 
നര്‍മ്മദാ പദ്‌ധതിവിരുദ്‌ധ (്രക്‌ഷോഭത്തിനുവേണ്ടി കെ. പി. ശശി 
(ആല്‍ക്കോം, ദല്‍ഹി) വരച്ചത്‌. 


എഴുത്തുകാരുടെ മേല്‍ലിലാദഡം 


എസ്‌. രാജും സ്‌കൂ ഒഫ്‌ സോഷ്യല്‍ സയന്‍സസ്‌, മഹാത്‌മാഗാന”ധി സര്‍വ്വകലാ 
ശാല, പുല്ലരിക്കുന്ന്‌, മറിയാ തുരുത്ത്‌ (പോസ്റ്റ്‌), കോട്ടയം 686 027 


എം. എസ്‌. എസ്‌. പാണ”ഡ്യന്‍, മ്രദാസ്‌ ഇന്‍സ്റ്റിററ്യൂട്ട്‌ ഒഫ്‌ ഡവലപ്‌മെന്‍റ്‌ 
സ്റ്റഡീസ്‌, 79 സെക്കണ്ട്‌ മെയിന്‍ റോഡ്‌, ഗാന്‌ധിനഗര്‍, അഡയാര്‍, മ്രദാസ്‌ 600 020 


ദേവിക ജെ., സ്‌കരൂഠം ഒഫ്‌ സോഷ്യല്‍ സയന്‍സസ്‌, മഹാത”മാഗാന്‌ധി സര്‍വ്വകലാ 
ശാല, പുല്ലരിക്കുന്ന്‌, മറിയാ തുരുത്ത്‌ (പോസ്റ്റ്‌), കോട്ടയം 686 027 


ആര്‍. എന്‍. യേശുദാസ്‌, ഇന്‍സ്റ്റിറല്യൂട്ട്‌ ഒഫ്‌ കറസ്‌പോണ്ടന്‍സ്‌ എജുക്കേഷന്‍, 
കേരള സര്‍വ്വകലാശാല, കാര്യവട്ടം, തിരുവനന്തപുരം 


കെ. ടി. റാംഭമാഫന്‍, സെന്‍റര്‍ ഫോര്‍ ഡവലപ്‌മെന്‍റ്‌ സ്നഡീസ്‌, പ്രശാന്ത നഗര്‍, 
മെഡിക്കല്‍ കോളേജ്‌ (പോസ്റ്റ്‌), തിരുവനന്തപദുരം 695 011 


എം. ജി. എസ്‌. നാരായണന്‍, എം-6(7 മ്രൈതി, മലാഷറമ്പ്‌ ഹൌസിങ്ങ്‌ കോളനിം 
കോഴിക്കോട്‌ 673 009 


വിജയകുമാര്‍ മേനോന്‍, ജ്‌ ഞാനാ ശമം, വടക്കാഞ്ചേരി, വ്യാസഗിരീ (പോസ്‌ററ്‌), 
തൃശൂര്‍ 6890 623 


കെ. ജൂ. ശങ്കരഷിള്ള, രാധാകൃഷ്‌ണാലയം, വാരിയം ലെയിന്‍, തൃശൂര്‍ 680 001 


പി. ശിവാനന്ദന്‍, സെന്‍റര്‍ ഫോര്‍ ഡവലപ്‌ മെന്‍റ്‌ സ്റ്റഡീസ്‌, (പശാന്ത നഗര്‍, മെഡി 
ക്കല്‍ കോളേജു” (പോസ്റ്റ്‌). തിരുവനന്തപദുരം 695 011 


ഡാര്‍ളി ജോസ്‌, എന്‍.എ. ആര്‍.പി. സ്‌പെഷല്‍ സ്റ്റേഷന്‍, സമദാനന്ദപദുരം (പോസ്റ്റ്‌), 
കൊട്ടാരക്കര, കൊല്ലം 

പി. എസ്‌, വിജയശങ്കര്‍, 60 എം. ഐ. ജി. ജവഹര്‍ നഗര്‍, ദേവാസ്‌, ഇന്‍ഡോര്‍, 
മദ്‌ധ്യര്രദേശ്‌ 

പി.കെ. മൈക്ക ഠം തരകന്‍, സെന്‍റര്‍ ഫോര്‍ ഡവലപ്‌ മെന്‍റ്‌ സ്റ്റഡീസ്‌, പ്പശാന്ത നഗര്‍ 
മെഡിക്കല്‍ കോളേജ്‌ (പോസ്റ്റ്‌), തിരുവനന്തപുരം 695 011 

എം. ഗംഗാധരന്‍, കൈലാസം", പരഷനങ്ങാടി 676 303 


കെ. മുരളീധരന്‍, വടയമ്പാടി (പോസ്ററ്‌), പുത്തന്‍ കുരിശ്‌ (വഴി), എറണാകുളം 


140 കേരളപഠനങ്ങള്‍ 1 





ച്‌്‌ ന്നാ 





വരിസംഖ്യാ ഫോറം 


സഡര്‍ക്കുലേക൯ മാനേജര്‍, 

ചിത്തിര (പിന്‍േറഴ“സ്‌ & പബ്ലിഷേഴസ" 

89/2507, ഭിവാ൯ഡ്‌ റോഡ്‌, [॥ 
എറണാകുകം, 

കൊച്ചി 68206 


പേര്‌ :. 





വിലാസം : 








പ്രിന്‍ : 





കേരളപഠനങ്ങാം / സമകാലീന കവിത ഒരു വര്‍ഷത്തേയ്‌ക്ക്‌ തപാലില്‍ അയച്ചു 
തരുവാന്‍ അപേക്ഷിക്കുന്നു. വരിസംഖ്യയായ രൂപ... 208 


തീയതിയിലെ ചെക്കു ((ഡാഫ്‌ററ്‌/മണിഓര്‍ഡര്‍ നമ്പര്‍ ആയി 


അയയ്‌ക്കുന്നു 





സ്‌ഥലം : 


തീയതി ; ഒഷ്‌ 





ചെക്ക്‌ / (്രാഫ്‌ററ്‌ / മണിഓര്‍ഡര്‍ 
ചിത്തിര (പിന്‍േറഴ“സ്‌ 8 പബ്ലിഷേഴ്‌സി'“ന്‍െറ പേരില്‍. 
ചെക്കിന്‌ മേല്‍ കളക്‌ഷൻ ചാര്‍ജിനായി 8 രൂപ അധികം ചേര്‍ക്കുക 





വരിസംഖ്യാ നിരക്കുകഠം;- ഇന്ത്യയില്‍ പരൂറമേ 
1, കേരളപഠനങ്ങാം രൂപ 50.00 ൮5 10.00 
2. സമകാലീന കവിത രൂപ 50.00 ൮5 10.00 
3. കേരളപഠനങ്ങളും സമകാലീന കവിതയും രൂപ 90.00 ൮5$ 20.00 


ട്ധടടലഘഠല ഠ്‌ 
1ഠ 


10൦ 0നധ്ദ0ഠ൩ 'ഗീദഥ9ല/, 
പേള്‍ റ്വലട & ധ്ഥി!ട്ഘടെ, 
39/2507, ഉദഥദറ്‌ട 8030, 
£ന/ഡ്ദന, 0ഠ00-682 016. 


6൧൩ 
ദന : 


കാഠിഠ്ടട 





൧൧ :. ലം എ 





1ടദട ടി നട (ഒ/ദ1ദ ദഠ്ദററുദ।/5ദനദ!ശ!ദദഗദ !(ദധ്യീദ 0) 005 100 


1 1൫37. 5ഥ്ഥ0്റേ0൨ 0൫0955 85 .............. .......15 560൧ 003ദ്ധം2ന്ധ്ധ്‌ 
1000൭ 006 [൮൦ ............. 93190 .............. ...:... 

ദേ : 

൧6 : ട്രിഡ 


൧16956 ട60ഠ 00൭൦2 ദന/ഗിഠ0൭ 07067 (പ ്ദ്ധാധ ൨ 
േബഭ 0ദ്നട്ടെ ൭ വട്ട 
0൩ ദ്ദേസ്ധട ൦001 ദാഠ 8ട. 8/- 10 0ോ॥ടഠിഠന നടെ 


6ധ0ടന്ലേഴിഠറ 8195: -- ദ ക്ഡാനാദാ 
1. (ദ്രദ്്ദ ദ്ദ! ദുട. 50.00 ൮5 $ 10.00 
2. €ദനദ്ദ!ദദദ !(ദഗ്0ദ മുട. 50.00 ൮5 $ 10.00 


3. |ദ൫ദദ 0ദഠ്ദറദ0റുദ। ദന 5ദനദ/ദിദടനദ (ദധി 8ട. 90.00 ൮59 20.00 


ടധാഠ്യോലഠ0 40. ല്‌ [[[[[ 


